കെ.കെ.മാസ്റ്റര്‍; 
ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 





കെ.കെ.മാസ്റ്റര്‍; 
ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


പ്രസിദ്ധീകരണം 
ഏപ്രില്‍ 2021 


പ്രവരീത്തകസസാഘം 
വി.കെ.രവീന്ദ്രന്‍ 
എ.കെ.ശ്രീധരന്‍ മാസ്റ്റര്‍ 
പി.പി.കെ പൊതുവാള്‍ 
കെ.വി.കൃഷ്ണന്‍ മാസ്റ്റര്‍ 
വത്സരാജ്‌ തൃക്കരിപ്പൂര്‍ 
കെ.തമ്പാന്‍ 
പി.പി.ഗോവിന്ദന്‍ 
ഇ.രാഘവന്‍ 
എ.മുകുന്ദന്‍ 
ഇ.ജയചന്ദ്രന്‍ 

ഗംഗന്‍ ആയിറ്റി 
എം.ടി.അന്നൂര്‍ 
കെ.ച്്ര്ദ്രന്‍ 
വി.വി.രവീരദ്രന്‍ 
എ.കെ.കുഞ്ഞിരാമന്‍ പണിക്കര്‍ 
കെ.കെ.രാമകൃഷ്ണന്‍ 
ഭാസ്ക്കരന്‍ പേക്കടം 
പി.സി.രാധാകൃഷ്ണന്‍ 
പി.എം.അനില്‍ കുമാര്‍ 


എഡിറ്റര്‍ 
ഇ.പി.രാജഗോപാലന്‍ 


പ്രസ്ധഥാഗകന൯ 

പി.എം. അനില്‍കുമാര്‍ 
തങ്കയം, പി.ഒ. തൃക്കരിപ്പൂര്‍ 
കാസര്‍ഗോഡ്‌ ജില്ല 
ഫോണ്‍: 9447478815 
ദബ്ലാനദ്വിരാന്മി॥.ഠേനേ 


രുചകത്ചന 
മധു ഒറിജിന്‍, 9746703055 


രേഖാചിത്രങ്ങള്‍: 
ബിജു കാഞ്ഞങ്ങാട്‌ 
ഗോവിന്ദന്‍ ദീപ്തി 
അനില്‍കുമാര്‍ എ 


പോര്‍ദ്ടവ്റ്റ്‌: 
മനോജ്‌ തങ്കയം 


പ്രിന്റിംഗ്‌; 
എവണ്‍ പ്രിന്റേഴ്‌സ്‌ 





കെ.കെ.മാസ്റ്റര്‍: 
ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


എഡിറ്റര്‍: 
ഇ.പി.രാജഗോപാലന്‍ 


2021 


ആമുഖം 


ചരിത്രം അങ്ങ്‌ ദൂരത്തെവിടെയുമല്ല. ഒരോരുത്തരും, ഓരോ 
(ചെറിയ) നാടും ചരിര്രത്തിനകത്താണ്‌. ചരിത്രം ഉണ്ടാക്കിക്കൊണ്ടാണ്‌, 
ചരിത്രത്തില്‍ പങ്കാളികളായിക്കൊണ്ടാണ്‌ എല്ലാവരും ജീവിച്ചുപോ 
രുന്നത്‌. അതിനാല്‍ ഓരോ നാടിനും ചരിധ്രമായി ആഖ്യാനം നേടാന്‍ 
അര്‍ഹതയുണ്ട്‌ അവകാശമുണ്ട്‌. ഇത്‌ പ്രാഥമികമായ ജനാധിപത്യാശയ 
ങ്ങളിലൊന്നാണ്‌. 

ചരിത്രം അധികാരത്തിന്റെ കഥ മാതമല്ല. ഭക്ഷണത്തിനും ഉടു 
പ്പിനും ഉടലിനും അറിവിനും ചരിത്രം ഉണ്ട്‌. കെട്ടിടത്തിനും കളിക്കും 
കലയ്ക്കും ചരിത്രം ഉണ്ട്‌. മരങ്ങള്‍ക്ക്‌, വഴികള്‍ക്ക്‌, വാഹനങ്ങള്‍ക്ക്‌ 
മൈതാനങ്ങള്‍ക്ക്‌, വെള്ളക്കെട്ടുകള്‍ക്ക്‌ ചരിര്രം സാധ്യമാണ്‌. എല്ലാറ്റിനും 
ചരിത്രത്തില്‍ ഇടം ഉണ്ട്‌ ഇടം കൊടുക്കേണ്ടതുണ്ട്‌. 

കല സകലത്തെയും ഉള്‍ക്കൊള്ളാന്‍ തയ്യാറായ സംവിധാന 
മാകയാല്‍ അതിന്റെ ചരിര്തം സവിശേഷമായ ഒന്നായിരിക്കും. നേരി 
ന്റെയെന്ന പോലെ, കനവിന്റെയും ചേര്‍ച്ചയാണ്‌ കല. വ്യക്തി കലയില്‍ 
ഉണ്ട്‌ പക്ഷെ, കലയില്‍ വരുന്ന വ്യക്തികള്‍ സ്വകാര്യശരീരങ്ങള്‍ക്കപ്പുറത്തെ 
ആശയരൂപങ്ങളായിട്ടാണ്‌ വര്‍ത്തിക്കുന്നത്‌. 

കെ.കെ. മാസ്റ്റര്‍ തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 
കാര്യം കലയാണ്‌ എന്ന്‌ കരുതിപ്പോന്ന തൃക്കരിപ്പൂരുകാരനാണ്‌. ഈ 
അഭിപ്രായം മാസ്റ്ററുടെ സഹാധ്യാപകരോ വീട്ടുകാരോ തള്ളിക്കളയാനി 
ടയില്ല. അദ്ദേഹം അധ്യാപനവൃത്തിയെയും തിയേറ്റര്‍പോലെ സങ്കല്‍പിച്ചു 
തൃക്കരിപ്പൂര്‍ തങ്കയം ആലുംവളപ്പിനടുത്ത സ്വന്തം വീടിനെ കലാസമിതി 
പോലെയാക്കി. പാട്ടിന്‌, കൊട്ടിന്‌, വരയ്ക്ക്‌, വാക്കിന്‌, നടനത്തിന്‌ 


അവിടെ എന്നും ഇടം കിട്ടി. അഥവാ വീട്‌ സ്വന്തം മനസ്സുപോലെ 
യായി. അതിനോട്‌ ഇണങ്ങുന്ന വീട്ടുകാരും ഉണ്ടായി. അങ്ങനെ മാസ്റ്റര്‍ 
നെടുനാള്‍ അഞ്ചരപതിറ്റാണ്ടോളം കലയില്‍ പ്രവര്‍ത്തിച്ചു. പ്രായോ 
ഗികമായും സൈദ്ധാന്തികമായും സ്വയം പുതുക്കാനുള്ള സന്നദ്ധത 
അദ്ദേഹത്തിന്‌ പ്രവര്‍ത്തനകാലത്ത്‌ എന്നും ഉണ്ടായിരുന്നു. അതും 
മാസ്റ്ററെ ഈര്‍ജ്ജസ്വലനാക്കിപ്പോന്നു. 

നാടകത്തിന്റെയും ചിര്ര-ശില്പകലകളുടെയും സംഗീതത്തി 
ന്റെയും പ്രയോക്താവും വ്യാഖ്യാതാവുമായിരുന്നു. നിരവധി കലാ 
സമിതി കളില്‍ പ്രവര്‍ത്തിച്ചു. വ്യത്യസ്തതയ്ക്കും പുതുമയ്ക്കും വേണ്ടി 
അദ്ധ്വാനിച്ചു. പരിമിതികളെ സാദ്ധ്യതകളാക്കി. മാഷി വേണ്ടപ്പോഴൊക്കെ 
മറ്റു കലാകാരന്മാരുടെ സഹായിയുമായി. കലാകാരന്മാരുടെ സഹോദര്യം 
എന്ന ആശയത്തെ പ്രയോഗിച്ച്‌ കാണിച്ചു. എപ്പോഴും ഉത്സാഹിയായിരുന്നു. 
വിമര്‍ശനങ്ങള്‍ ആരോഗ്യകരമാവാന്‍ സദാ ശ്രദ്ധിച്ചു. 

കല തന്നെയായിരുന്നു തന്റെ പ്രത്യയശാസ്ത്രം. അതില്‍ 
ഉള്‍ച്ചേര്‍ന്ന സംഘബോധശത്തിലും വിമോചനാത്മകതയിലും അദ്ദേഹം 
വിശ്വാസമര്‍പ്പിച്ചു.കലാകാരന്‍ സമൂഹത്തിനൊപ്പം നില്‍ക്കണമെന്നതില്‍ 
മാഷ്ക്ക്‌ സംശയമില്ലായിരുന്നു. കല സമൂഹത്തിന്റെ സവിശേഷമായ 
വെളിപ്പെടലാണ്‌ എന്ന്‌ അദ്ദേഹം പറഞ്ഞുനടന്നില്ല ര്രവര്‍ത്തിച്ചുകാട്ടി. 

ഇങ്ങനെ ജീവിച്ച ഒരാളുടെ ഓര്‍മ്മകള്‍ അനാഥമാവരുത്‌. പ്ര 
വര്‍ത്തനത്തിന്റെ കഥകള്‍ക്ക്‌ രേഖയുണ്ടാവണം. ഈ ആഗ്രഹമാണ്‌ ഈ 
പുസ്തകത്തിന്റെ രൂപത്തില്‍ നിറവേറുന്നത്‌. സ്വാഭാവികമായും ഈ പു 
സ്തകത്തിലെ ഓര്‍മ്മകള്‍ ഒരാളുടെ മാത്രം അരങ്ങല്ല. ഒരു ഗ്രാമത്തിലെ 
രണ്ടു, മൂന്നു തലമുറകളില്‍ പെട്ട ആളുകള്‍ ഇതില്‍ പല തലങ്ങളില്‍ 
വന്നു ചേരുന്നുണ്ട്‌. ഒരാള്‍ക്ക്‌ മാത്രമായി ചരിത്രം ഇല്ല എന്ന്‌ സമൃ 
മായി വെളിവാക്കുന്ന പുസ്തകമാണിത്‌ എന്ന്‌ ഞങ്ങള്‍ കരുതുന്നു. 

തൃക്കരിപ്പൂരിന്റെ കലാചരിര്തത്തിലേക്കുള്ള ഒരു വഴി കൂടിയാ 
ണ്‌ ഇത്‌ എന്നും ഞങ്ങള്‍ വിശ്വസിക്കുന്നുണ്ട്‌. ഇവിടത്തെ ഓര്‍മ്മകളെ 
മറവിയ്ക്ക്‌ വിട്ടുകൊടുക്കാതിരിക്കാനുള്ള കൂടുതല്‍ ശ്രമങ്ങള്‍ തുടര്‍ന്നു 
ണ്ടാവും എന്നതാണ്‌ ഞങ്ങളുടെ പ്രതീക്ഷ. 

ഇതിലേക്ക്‌ ഓര്‍മ്മകള്‍ എഴുതിത്തന്ന എല്ലാവര്‍ക്കും നന്ദി. പല 
നിലകളില്‍ ഇതുമായി ചേര്‍ന്നു നിന്നവരെ ഞങ്ങള്‍ ഓര്‍മ്മിക്കുന്നു. കെ. 
കെ. മാസ്റ്ററുടെ കുടുബാംഗങ്ങളാണ്‌ ഇങ്ങനെയൊരു പുസ്തകത്തിന്റെ 
കാര്യം ആദ്യമായി പറഞ്ഞത്‌. അതിന്റെ പ്രസക്തിയും പ്രാധാന്യവും 
പെട്ടെന്ന്‌ തിരിച്ചറിഞ്ഞ കുറച്ചാളുകള്‍ പല തവണ സത്ത്‌ തൃക്കരിപ്പൂര്‍ 
സ്കൂളിന്റെ മരത്തണലില്‍ കൂടിയിരുന്നു. ആ ഇരിപ്പുകളില്‍ നിന്ന്‌ ഉണ്ടാ 
യതാണ്‌ ഈ പുസ്തകത്തിന്റെ ഘടന. 


പ്രവര്‍ത്തകസംഘത്തിന്‌ വേണ്ടി, 
എഡിറ്റര്‍ 








[റ 








ഷ്ല ജീവിതരേഖ 


എം 


പി.പി.കുഞ്ഞികൃഷ്ണന്‍ എന്നാണ്‌ മുഴുവന്‍ പേര്‍. 
1939 ജൂലായ്‌ 23 ന്‌ ഇന്നത്തെ കാസര്‍കോട്‌ ജില്ലയിലെ 
വടക്കെ തൃക്കരിപ്പൂര്‍ ഗ്രാമത്തിലെ തങ്കയത്ത്‌ ജനിച്ചു. 
പറമ്പത്ത്‌ കുഞ്ഞിക്കണ്ണപ്പൊതുവാള്‍, പരിയാച്ചേരി പടി 
ക്കാല്‍ വീട്ടില്‍ ചിരിയക്കുഞ്ഞിയമ്മ എന്നിവരുടെ മകന്‍. 
അച്ഛന്‍ പ്രൈമറി സ്‌കൂള്‍ അദ്ധ്യാപകനായിരുന്നു. 

കുന്നച്ചേരി എ.എല്‍.പി.സ്‌കൂളില്‍ പ്രാഥമിക വിദ്യാഭ്യാ 
സവും പയ്യന്നൂര്‍, കാഞ്ഞങ്ങാട എന്നിവിടങ്ങളിലായി 
ഹൈസ്‌കൂള്‍ വിദ്യാഭ്യാസവും പൂര്‍ത്തിയാക്കി. കണ്ണൂര്‍ 
ഗവ. ടീച്ചേഴ്‌സ്‌ ട്രെയ്നിംഗ്‌ സ്‌കൂളില്‍ നിന്ന്‌ ടി.ടി.സി. 
പരീക്ഷ ജയിച്ചു. അതിന്‌ മുന്‍പ്‌ വിവിധ സര്‍ക്കാര്‍ 
കാര്യാലയങ്ങളില്‍ താത്ക്കാലികമായി ജോലി ചെയ്തു. 
അതിനിടയില്‍ ജന്മസിദ്ധമായ ചിധ്രകലാപാടവ 














ത്തിനുള്ള ഓദമ്യാഗികാഗീകാരം തേടി കെ.ജി.ടി.ഇ 
ഡ്രോയിംഗ്‌ പരീക്ഷയെഴുതി ജയിച്ചു. ശില്പകലയിലും 
തല്‍പരനായിരുന്നു. 

തൃക്കരിപ്പൂരിലെ വിവിധ കലാസമിതികളുമായി ബന്ധം 
സ്ഥാപിക്കുക വഴി ശാസ്ത്രീയസംഗീതത്തില്‍ പരിശീ 
ലനം നേടി. ഇതേ വഴിയ്ക്കു തന്നെ ഹാര്‍മോണിയം, 
തബല, എന്നിവയിലും പ്രാവീണ്യം നേടിയെടുത്തു. 
ചിത്രകലയിലുള്ള സിദ്ധി നാടകാവതരണവുമായി ബന്ധ 
പ്പെട്ട പ്രവര്‍ത്തനങ്ങള്‍ക്കായി സ്വമേധയാ ദീര്‍ഘകാലം 
പ്രയോജനപ്പെടുത്തിപ്പോന്നു. ശ്രദ്ധേയനായ അഭിനേതാ 
വും സംവിധായകനുമായിരുന്നു, രംഗപടനിര്‍മ്മാതാവും. 
നാടകസംഘാടകന്‍ എന്ന നിലയിലും പ്രവര്‍ത്തിച്ചു. 
ചമയകലാകാരന്‍ എന്ന നിലയില്‍ വിപുലമായ സേവനം 
നടത്തി. ഇതൊന്നും വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള 
തൊഴിലുക ളായി കണ്ടില്ല. 

തൃക്കരിപ്പൂര്‍ കെ.എം.കെ. സ്മാരക കലാസമിതി, ദേശീയ 
കലാവേദി, ബി.എസ്‌.എസ്‌. കലാസമിതി, ദേശാഭിമാനി 
തിയറ്റേഴ്‌സ്‌, ഉദയ ചൊച്ചേരി, നവജീവന്‍ തങ്കയം, 
പയ്യന്നൂര്‍ ശരണഭവ നാട്യസംഘം, തൃക്കരിപ്പൂര്‍ തങ്കയം 
മുഹമ്മദ്‌ അബ്ദുള്‍ റഹ്മാന്‍ സ്മാരക വായനശാല, രാഗാ 
ഞ്ജലി സംഗീത വിദ്യാലയം എന്നിവയുമായി വിവിധ 
കാല ഘട്ടങ്ങളില്‍ ബന്ധം പുലര്‍ത്തി. കോഴിക്കോട്‌, 
കണ്ണൂര്‍ ആകാശവാണി നിലയങ്ങളിലെ നിരവധി നാടക 
ങ്ങളില്‍ അഭിനയിച്ചു. 

“തപസ്യ” എന്ന പേരില്‍ ഒരു നാടക സംഗീത ചിത്രകലാ 
വിദ്യാലയം സ്വന്തം മുന്‍കൈയില്‍ ജനകിീയസ്വഭാവം നില 
നിര്‍ത്തിക്കൊണ്ട്‌ നടത്തിയിരുന്നു. യുവകലാസാഹിതി 
പ്രസ്ഥാനവുമായി അടുത്ത ബന്ധം പുലര്‍ത്തി. 
നാടകസ്ക്രിപ്റ്റുകളുടെയും തിയേറ്റര്‍ സംബന്ധിയായ 
ലേഖനങ്ങളുടെയും പ്രതക്കുറിപ്പുകളുടെയും ചിത്രങ്ങളു 
ടെയും മികച്ച ശേഖരത്തിന്റെ ഉടമയായിരുന്നു. ഒരു കമ്പം 
എന്നതിനപ്പുറം, തിയേറ്ററിനെ സൈദ്ധാന്തികമായിക്കൂടി 
കാണാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണ്‌ ഇത്‌ എന്ന്‌ 
വിലയിരുത്താം. 

കവിതകളും ലളിത-നാടകഗാനങ്ങളും കഥകളും എഴു 
തിയിരുന്നു. മുഴുനീളനാടകങ്ങളും ഏകാങ്കങ്ങളും രചി 














ച്ചിട്ടുണ്ട്‌. ഒന്നും സമാഹരി ച്ചിട്ടില്ല. കലാരംഗത്ത്‌ വലിയ 
സൌഹൃദത്തിന്റെ ഉടമയായിരുന്നു. 

സൌത്ത്‌ തൃക്കരിപ്പൂര്‍ ഗവ.ഹയര്‍സെക്കന്ററി സ്‌കൂളില്‍ 
യു.പി.വിഭാഗത്തില്‍ ദീര്‍ഘകാലം അദ്ധ്യാപകനായി പ്ര 
വര്‍ത്തിച്ചു. കന്നുവീട്‌ കടപ്പുറം ഗവ.യു.പി. സ്‌കൂളിലും 
തൃക്കരിപ്പൂര്‍ ഗവ.ഹൈസ്കൂളിലും സേവനം നടത്തുക 
യുണ്ടായി. പ്രധാനാദ്ധ്യാപകനായി തെക്കില്‍ വെസ്റ്റ്‌ 
ഗവ.യു.പി.സ്കൂള്‍, പിലിക്കോട്‌ ഗവ. യു.പി.സ്കൂള്‍ എന്നി 
വിടങ്ങളിലും പ്രവര്‍ത്തിച്ചു. നാടകം, സംഗീതം, ചിത്രശില്പ 
കലകള്‍ എന്നിവയുടെ പ്രയോഗം അക്കാദമിക രംഗത്തും 
ഓചിത്യത്തോടെ നടത്തിയതായി വിദ്യാര്‍ത്ഥികളും സഹ 
പ്രവര്‍ത്തകരും സാക്ഷ്യപ്പെടുത്താറുണ്ട്‌. 1995 മാര്‍ച്ചില്‍ 
സര്‍ക്കാര്‍ സേവനത്തില്‍ നിന്ന്‌ പിരിഞ്ഞു. തുടര്‍ന്ന്‌, രോ 
ഗാതുരനായി കിടപ്പിലാകും വരെ കലാ സാംസ്‌കാരിക പ്ര 
വര്‍ത്തനങ്ങള്‍ക്കായി പൂര്‍ണ്ണമായും സമയം ചെലവഴിച്ചു. 
പി.എം.പദ്‌ മാക്ഷിയാണ്‌ ഭാര്യ. മക്കള്‍ അനില്‍ കുമാ 
റും അനിതയും. ഇരുവരും സര്‍ക്കാര്‍ വിദ്യാലയങ്ങളില്‍ 
അദഭ്ധ്യാപനവ്യത്തിയില്‍. പരേതയായ നാരായണി, കുഞ്ഞി 
പാര്‍വ്വതി എന്നിവര്‍ സഹോദരിമാര്‍. രാഷ്ട്രീയ-സാമൂഹ്യ.- 
സാംസ്‌കാരിക പ്രവര്‍ത്തകന്‍ കൂടിയായിരുന്ന പരേതനാ 
യ പി.പി. കുഞ്ഞിരാമന്‍ മാസ്റ്റര്‍ മുത്തസഹോദരന്‍. മികച്ച 
അദ്ധ്യാപകനും, ശാസ്ര്രസാഹിത്യകാരനും ബാലസാ 
ഹിത്യകാരനും വിവര്‍ത്തകനുമായ പി. പി. കെ. പൊതു 
വാള്‍, ചിര്രകാരനും ചമയ കലാകാരനും ഗൃഹനിര്‍മ്മാണ 
കലാവിദഗ്ധനുമായ പി.പി. ഗോവിന്ദന്‍ എന്നിവര്‍ അനുജ 
ന്മാര്‍. 

സര്‍ക്കാരിന്റെയോ കലാ-സാംസ്കാരികസംഘടനകളു 
ടെയോ ഓഈദ്യോഗികമായ അംഗീകാരങ്ങളൊന്നും കെ.കെ. 
മാസ്റ്ററെ തേടി വന്നില്ല. 

2016 ഫെ്രുവരി 3ന്‌ അന്തരിച്ചു. 








ഉള്ളടക്കം 


കലാകാരന്‍ എന്ന ജീവിതം 


എ ത്വദ്(ന്ദരാമഥ്‌ ..............െ 14 
ശ്രുതിചേരല്‍ 
എഠ.പി.രാഘവന.....................................:.:ം 17 
നിഷ്കളങ്കമായ ചിരി 

എരി.കെ. ഭാസ്‌കരന................................................:.ം 19 
ഓടക്കുഴല്‍ 

ടി ചിഭാസ്സ്കരരി: കാം. 22 
ഓര്‍മ്മയില്‍ ഒന്നാം ഗൌതമന്‍ 

കരിവെളകുര്‌ മുരളി.............................................:.::::::ം 25 
നാടകം എന്ന സൌഹൃദമാധ്യമം 

ഉദിനുര്‍ ബഥലഗോചാചന്‍...............................................::::::::.ം 301 
മറവിയിലെ ഓര്‍മ്മകള്‍ 
൨/.കെ:ര൪൨/0900..:::::::%്വി്്ക 34 
ആ ജീവിതത്തിലെ ഹാര്‍മണി 

കെതദ്ധ?ന്‌.::ക 37 
സര്‍ഗ്ഗം 

വത്സരാജ്‌ തൃക്തെച്ചുര്‍...് ടാം 44 
ഓര്‍മ്മയിലെ പ്രസന്നത 

എ.കെ. കുഞ്ഞിരഥാമന്‍൯ പണിക്കാര.............................................. 7 
ഒരു ജീവിതവും സന്ദേശവും 

ഷം മുല മാത്ര. 61 
സ്നേഹീതികള്‍ 

എകെ വേങ്ങ... 63 
അരങ്ങില്‍-അണിയറയില്‍ 

എന്‌. പത്മനാഭന..............................................:.:ം 65 
പ്രചോദകനായ കലാകാരന്‍ 

കക്കുനനാം പത്മനാാഭന്‌.......................................................:..::.::ം 67 
കലാലോകം സമത്വലോകം 
കെ.ഷൃഷ്ണനി...............................................ം 69 
നല്ല അധ്യാപകന്‍ 

പി.സി ഗോപാലകൃഷ്ണന....................................................... 72 
ഒരു മനുഷ്യന്റെ, ഒരു കലാകാരന്റെ പകര്‍ന്നാട്ടങ്ങള്‍ 
൨/.കെ.അനിത്കുമാര്‌.........................................................::.::..: 73 
വഴിവിളക്കായ ഒരു ജീവിതം 

മഹേഷ്ലാതി തൃക്കാരിച്ചുരി...............................:::::::ം 76 
സ്നേഹത്തിന്റെ ശ്രുതി 

മോഷ്‌ തൃക്കതിപ്തുര.......::....ം 78 


മനുഷ്യത്വമുള്ള മാന്ത്രികന്‍ 
ശശിധരന്‌ കെയോകങ്കര................................................:.ം 81 


രാഗം ശുഭപന്തുപരാളി 


3൫൭ താന്നു. 83 
കൃഷ്ണനാട്ടങ്ങള്‍ 

എ.കെ.(ശ?ധരല്‍ മാന്നര്‌....................................::::ം 87 
സഫലമായ കലാജീവിതം 

കെ.എ.ശങ്കര൯ നന്ധുതിരി.......................................................ം 90 
ജനകീയാസുധതണവും കെ.കെ.മാസ്റ്ററും 

ചി.ചി. വേണുഗോചാലന്‍....................................:.::ം 93 
പ്രിയപ്പെട്ട ഒരാള്‍ 
ഇ.ഫി.രാജഗോപചാലന്‌.........................................:.:ം 97 
സ്നേഹത്തിന്റെ വഴികളില്‍ 

ഇച്രദാനി്‌...ംം: ലട 102 
സംവാദസ്മരണകള്‍ 

കരിവെള്ളുര്‍ നാരായണന്‌....................................................... 104 


അധ്യാപനത്തെ പ്രണയിച്ച കലാകാരന്‍ 


കെ.വി.രാഘവ മാഗ്തൃര്‍...............................::-::ം 107 
സ്നേഹത്തിന്റെ ബാനര്‍ജി 
എ൦.എ.ഭാസ്‌കരന...........................................:.:.ം 109 
ആനയും അനിലനും ചിത്രശാലയും 

വി.൨൧. രവി(ന്൫നീ.........................................:.:.ം 113 


എന്റെ ജേഷ്ഠന്‍ 


ചി.ചി.കെ. ചൊതുവാശ്‌.....................................::ം 119 
ജ്യേഷ്ഠന്‍, ഗുരു, സുഹൃത്ത്‌ 

ചി.ഛഫി. ഗേറിന്ദനി..........................................:.ം 122 
കൃഷ്ണേട്ടന്‍ 

രിതി എ. കൊച. 126 
അമ്മാമന്‍ 

ു്റാല്റാമണ്്‌......:ട ലാം 128 
എന്റെ കട്ടമ്മാന്‍ 

0൫07 സിലി ക് 130 
അച്ഛന്റെ അംശം 

ത്0്റാ/തി.പ ലാം 135 
ഓര്‍മ്മകള്‍ 


ഗാനങ്ങള്‍ കവിതകള്‍.............................................:..:::ം 143 
ഉണര്‍ത്തുപാട്ടിന്റെ അനുസ്യൂതി 


പ്രൊഫ. എ.എം. ശ്രീധരന്‍...................................................... 164 
കാല്പനികഭാവങ്ങള്‍ 

പി. യം. ഉണ്ണികൃഷ്ണന്‍ അടിയോടി.................................... 169 
സത്യപ്രകാശം 

വാസു ചോറോട്‌................................................:..::::ം 175 
കവിതയില്‍ നിന്ന്‌ കവിയിലേക്ക്‌ 

എ.വി. സദാനന്ദന്‍................................................................:....: 177 
കാത്തിരിപ്പ്‌ (ടെലിഫിലിം)..................................................... 182 
മൌനനൊമ്പരങ്ങള്‍.................................................................... 206 
ഓര്‍മ്മക്കുറിപ്പുകള്‍................................................:...ം 214 


തൃക്കരിപ്പൂര്‍ എന്ന നാടകവേദി 
സംയോജനം: വി.വി. രവീന്ദ്രന്‍............................................. 325 





ഒരു നാടകജീവിതം സൌന്ദര്യാന്വേഷണം 
മാര്രമാവാതെ സൌഹൃദത്തിന്റെയും 
സാമൂഹികതയുടേയും ആവിഷ്ക്കാരമായി 
തീര്‍ന്നതെങ്ങനെയെന്ന്‌ 
ആരായുന്ന കുറിപ്പുകള്‍ 


(ക 


കലാകാരന്‍ എന്ന 
ജിവിതം 





എം.രവീന്ദ്രനാഥ്‌ 


] ര്‍മ്മലമായിരുന്നു ആ മനസ്സ്‌. നിറച്ചും കരുണ, സ്നേഹം. ഇവയൊ 
ക്കെ ആവോളം പകര്‍ന്നുതന്നിരുന്ന സുഹൃത്ത്‌, നിസ്വാര്‍ത്ഥനായ 
ഒരു കലോപാസകന്‍, വിശ്വാസങ്ങളിലെ പിടിവാശിക്കാരന്‍, പുത്തന്‍ 
അറിവുകള്‍ക്കായി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാര്‍ത്ഥി, 
വിനയാന്വിതനായ അധ്യാപകന്‍ ഇങ്ങനെയൊക്കെയായിരുന്നില്ലേ 
ദിവംഗതനായ കെ കെ മാസ്റ്റര്‍? 

ജ്ൃേഷഠസഹോദരന്‍, സുഹൃത്ത്‌, സന്നിഗ്ധ ഘട്ടങ്ങളില്‍ കൈ 
പിടിച്ചു മുന്നോട്ടു നയിച്ചു വഴികാട്ടി, അനുമോദനങ്ങളും അവഹേളനങ്ങളും 
സംയമനത്തോടെ ഉള്‍ക്കൊള്ളാന്‍ ശീലിപ്പിച്ച ഗുരു, ധനേച്ഛയില്ലാതെ 
കലാപ്രവര്‍ത്തനങ്ങളില്‍ അഭിരമിക്കാന്‍ പ്രോത്സാഹിപ്പിച്ച കലോപാ 
സകന്‍.... ഇങ്ങനെയൊക്കെയായിരുന്നു കെ കെ മാസ്റ്റര്‍ എനിക്ക്‌. 

മിതത്വവും ലാളിത്യവും ജീവിതത്തില്‍ ആര്‍ഭാടമാക്കിയ കെ 
കെ, ശുദ്ധ കലാസങ്കല്പങ്ങളുടെ ആരാധകനായിരുന്നു. പൂര്‍ണ്ണത 
യ്ക്കു വേണ്ടിയുള്ള തീര്വാഭിനിവേശം അദ്ദേഹത്തിനുണ്ടായിരുന്നു. 
ഈ തീര്വാഭിനിവേശം പലപ്പോഴും കാലഘട്ടത്തിന്‌ അനുയോജ്യ 
മല്ലെന്ന തിരിച്ചറിവുണ്ടായിട്ടും വിട്ടുവീഴ്ചയ്ക്ക്‌ അദ്ദേഹം തയ്യാ 
റായിരുന്നില്ല. ഈ പിടിവാശി ഉലപന്ന-വിപണനകമ്പോളത്തില്‍ വിപ 
രീത ഫലമുളവാക്കിയതും അദ്ദേഹം കാര്യമാക്കിയില്ല. വളരെ പിന്നിലാ 
യിരുന്നവര്‍ ഉല്‍പന്നങ്ങള്‍ വിറ്റഴിച്ചപ്പോഴും അവരെല്ലാം ബഹുമാനി 
ക്കപ്പെട്ടപ്പോഴും ഒരനിഷ്ടവും അദ്ദേഹത്തില്‍നിന്നുണ്ടായതുമില്ല. അത്തരം 
സംസ്്‌കരിക്കപ്പെട്ട ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു ആ കലാകാരന്‍. 


ചിത്രരചന, പ്രതിമാനിര്‍മ്മാണം, നാടകം, സംഗീതം അങ്ങനെ 
കലയുടെ വിവിധ മേഖലകളില്‍ വിഹരിച്ച കെ കെ, മികച്ചൊരു ആസ്വാ 
ദകനും വിമര്‍ശകനുമൊക്കെയായിരുന്നു. നല്ലതെന്നു തോന്നിയതിനെ 
പ്രശംസിക്കാനും കൊള്ളാത്തവയെ നിശിതമായി വിമര്‍ശിക്കാനും 
ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. ആരംഭക്കാരെ ഉപദേശിച്ച്‌ സ്നേ 
ഹത്തോടെ പ്രോത്സാഹിപ്പിക്കുന്നതില്‍ അദ്ദേഹം പ്രത്യേകം താല്പര്യം 
കാണിച്ചിരുന്നു. 

എന്നിലെ നാടകക്കാരനെ, അഭിനേതാവിനെ അദ്ദേഹം മന 
സാ ഇഷ്ടപ്പെട്ടു. അവിടെ തുടങ്ങി പിന്നീട്‌ അതൊരു ആത്മബന്ധമായി 
വളര്‍ന്നു. പരിപൂര്‍ണ്ണതയ്ക്കു വേണ്ടി വഴി വിട്ടുകൊടുക്കുകയും തന്റെ 
ആഗ്രഹങ്ങളെ ബലി കഴിക്കുകയും ചെയ്ത വലിയ മനസ്സ്‌ അദ്ദേഹത്തിനു 
ണ്ടായിരുന്നു. 

1992 ലാണെന്നാണ്‌ ഓര്‍മ്മ. “കാല്‍വരിമലമുകളില്‍” എന്ന നാട 
കത്തിന്റെ ഗര്‍ഭഗൃഹത്തില്‍ യേശുക്രിസ്തുവിന്റെ അവസാന നാളുകളും 
കുരിശാരോഹണവും ജൂദാസിന്റെ മാനസികസംഘര്‍ഷവും ആസ്പ 
ദമാക്കിയുള്ളതാണ്‌ രചന. ഏറെ വെല്ലുവിളികളുയര്‍ത്തുന്നതായിരുന്നു 
ഈ നാടകപ്രവര്‍ത്തനം. ദിവംഗതനായ പ്രിയ സുഹൃത്തും സഹോദരനു 
മൊക്കെയായിരുന്ന അഡ്വ. ജീവാനന്ദിന്റെ നിര്‍ബ്ബന്ധത്തിനു വഴങ്ങിയാണ്‌ 
ഈ ദാത്യം ഏറ്റെടുത്തത്‌. സഹകരിക്കാന്‍ കെ കെ മാസ്റ്റരും തയ്യാറായി. 
രംഗങ്ങള്‍ക്ക്‌ രൂപംനല്‍കാനും കഥാപാരതസൃഷ്ടിക്കുമൊക്കെ മാസ്റ്റരുടെ 
ഉപദേശനിര്‍ദ്ദേശങ്ങള്‍ സഹായകമായി. 

നാടകത്തിലായും സിനിമയിലായും വേറിട്ട വഴികളിലൂടെ 
സഞ്ചരിച്ച അതുല്യകലാകാരന്‍ ശ്രീനിവാസന്‍ ഈ നാടകത്തില്‍ വേഷ 
മിടുവാന്‍ തയ്യാറായത്‌ കെ കെ മാസ്റ്റരുടെ ആവേശം ഇരട്ടിപ്പിച്ചു എന്നു 
തന്നെ പറയാം. ശ്രീനിവാസനെന്ന കലാകാരനെ അദ്ദേഹം അത്രമാത്രം 
ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു. ശ്രീനിവാസനോ 
ടൊപ്പം അഭിനയിക്കാന്‍ ഏറെ തല്‍പരനുമായിരുന്നു. 

നാടകചര്‍ച്ചയിലും അഭിനേതാക്കളെ തെരഞ്ഞടുക്കുന്നതിലും 
അദ്ദേഹം സജീവമായിരുന്നു. യഹൂദ പുരോഹിതപ്രമാണിയായ 
“അന്നാസ്‌' എന്ന കഥാപാത്രത്തിന്റെ വേഷം കെ കെ മാസ്റ്റര്‍ക്കായി 
നീക്കിവെച്ചു. ഒന്നു രണ്ടു റിഹേഴ്‌സല്‍ കഴിഞ്ഞപ്പോള്‍ അദ്ദേഹം പിന്‍ 
വാങ്ങുകയായിരുന്നു. തന്റെ ഭാവനയിലുള്ള അന്നാസ്‌ എന്ന കഥാപാ 
ത്രത്തോട്‌ പൂര്‍ണ്ണനീതി പുലര്‍ത്താന്‍ കഴിയുന്നില്ല എന്നതായിരുന്നു 
കാരണം. ശ്രീനിവാസനെപ്പോലുള്ള ഒരു പ്രതിഭ രംഗത്തുവരുമ്പോള്‍ 
ഒരു കഥാപാത്രവും മങ്ങിപ്പോകരുതെന്ന നിര്‍ബന്ധബുദ്ധിയാണ്‌ ഈ 
പിന്‍മാറ്റത്തിനു കാരണം. അരങ്ങത്തുനിന്നും അണിയറയിലേക്ക്‌ സ്വയം 
പിന്‍വാങ്ങിയ കെ കെ, യഹുദപുരോഹിതരുടെ കൊട്ടാരങ്ങള്‍ക്കും 
റോമാസ്മ്രാജ്യത്തിലെ കോടതി മുറിക്കും അക്കാലത്തെ ആടയാഭരണ 
ങ്ങള്‍ക്കും രൂപംനല്‍കുകയായിരുന്നു. യഹൂദ വാസ്തുശിലല്‍പങ്ങളും 
രണ്ടായിരം വര്‍ഷങ്ങള്‍ക്കുമുമ്പിലുള്ള യഹുദജനതയുടെ വസ്ത്രാലങ്കാര 


രീതികളും മനസ്സിലാക്കാന്‍ കഠിനാദ്ധ്വാനം തന്നെ ചെയ്തു. സഹായി 
കളായി സഹോദരന്‍ ഗോവിന്ദനും ദിവംഗതനായ പി ജി അന്നുരു 
മുണ്ടായിരുന്നു. 

ആ നാടകം വിജയം നേടാന്‍ രംഗസജ്ജീകരണങ്ങളും ഉട 
യാടകളും ഏറെ സഹായിച്ചു. പ്രതിഫലേച്ഛ ഒട്ടുമില്ലാതെ ഈ കലോ 
പാസകന്‍ നടത്തിയ സേവനം മറ്റൊരാളില്‍ നിന്നും പ്രതീക്ഷിക്കാന്‍ 
വയ്യാത്തതുമായിരുന്നു. 

ഓര്‍മ്മ ശിഥിലമായ അവസാനനാളുകളിലും അദ്ദേഹത്തിലെ 
കലാചിന്ത സജീവമായിരിക്കാം. അദ്ദേഹത്തെ കാണാനെത്തുന്ന എന്നെ 
പേരുചൊല്ലി വിളിക്കാനും പുഞ്ചിരിക്കാനും അദ്ദേഹത്തിന്‌ കഴിഞ്ഞി 
രുന്നത്‌ അതുകൊണ്ടാവാം. 


ശ്രുതിചേരല്‍ 





എഠ പി രാഘവന്‍ 


[॥ ലം 1964-65. തൃക്കരിപ്പൂര്‍ മത്സ്യമാര്‍ക്കറ്റിനു സമീപത്തെ കെട്ടിടത്തിന്റെ 
മുകള്‍നില. തൃക്കരിപ്പൂര്‍ കെ.എം.കെ. സ്മാരക കലാസമിതി. ആയുര്‍വേദ 
കടയിലെ ജോലി കഴിഞ്ഞ്‌ ഞാന്‍ അങ്ങോട്ടാണ്‌ പോവുക. കെ.കെ. 
മാഷെ എല്ലാ ദിവസങ്ങളിലും അവിടെ കാണാം. ആ കൂടിച്ചേരലില്‍ കെ 
കൃഷ്ണന്‍ മാസ്റ്റര്‍, വി പി കൃഷ്ണന്‍, കരിമ്പില്‍ കുഞ്ഞമ്പു, എം വി 
കുഞ്ഞപ്പന്‍, എം വി ഗോവിന്ദന്‍, കെ പി രാമന്‍ നായര്‍, പി വി ബാല 
കൃഷ്ണന്‍ തുടങ്ങിയ സംഗീത അഭിനയ പ്രതിഭകള്‍. സംഗീത സാന്ദ്രമായ 
ആ വൈകുന്നേരങ്ങളില്‍ എന്നിലെ സംഗീതത്തേയും തൊട്ടുണര്‍ത്താന്‍ 
കഴിഞ്ഞു. തൃക്കരിപ്പൂര്‍ ഹൈസ്‌കൂളിലെ സംഗീത അധ്യാപകനായിരുന്ന 
കണ്ണൂര്‍ കുഞ്ഞിരാമന്‍ മാസ്റ്ററുടെ കീഴില്‍ കര്‍ണാടക സംഗീതം 
അഭ്യസിക്കാന്‍ തുടങ്ങി. കെ കെ മാസ്റ്റര്‍, കെ കൃഷ്ണന്‍ മാസ്റ്റര്‍, കുഞ്ഞമ്പു 
മാസ്റ്റര്‍ (എടാട്ടുമ്മല്‍), പി ഭാസ്‌കരന്‍ മാസ്റ്റര്‍ (എടാട്ടുമ്മല്‍), കരിമ്പില്‍ 
കുഞ്ഞമ്പു എന്നിവരുമുണ്ടായിരുന്നു. തുടര്‍ന്ന്‌ കണ്ണൂര്‍ ബാബുരാജ്‌ 
എന്ന ബാബു അണ്ണന്റെ ശിക്ഷണത്തില്‍ തബലപഠനവും. പള്ളിയത്ത്‌ 
കുഞ്ഞമ്പു നായരുടെ ശിക്ഷണത്തിലും സംഗീതപഠനം തുടര്‍ന്നു. 
പഠനത്തില്‍ കെ കെ മാസ്റ്ററുടെ സ്ഥിരോത്സാഹവും ആത്മാര്‍ത്ഥതയും 
എടുത്തുപറയേണ്ടതാണ്‌. സ്വരങ്ങളൊക്കെ പുസ്തകത്തില്‍ അദ്ദേഹം 
എഴുതിവെച്ചത്‌ കാണാന്‍ തന്നെ പ്രത്യേക ചന്തമാണ്‌. തങ്കയം മുഹമ്മദ്‌ 
അബ്ദുറഹിമാന്‍ സ്മാരക വായനശാലയ്ക്കുവേണ്ടി അദ്ദേഹം നാടകം 
സംവിധാനം ചെയ്തു അവതരിപ്പിച്ചിട്ടുള്ളത്‌ ഓര്‍ക്കുന്നു. വായനശാലയി 
ല്‍ മുഹമ്മദ്‌ അബ്ദുറഹിമാന്‍ സാഹിബിന്റെ മനോഹരമായ ഒരു ചിത്രവും 
വരച്ചു വച്ചത്‌ ഓര്‍ക്കുന്നു. 





18 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ഒരിക്കല്‍ തൃക്കരിപ്പൂരില്‍ ഒരു ചിത്രകലാ ക്യാമ്പ്‌. പൂവന്‍ കോഴി 
യുടെ ചിത്രം വരച്ച്‌ ഉദ്ഘാടനം ചെയ്തു കെ കെ മാഷ്‌. കാഹളം മുഴക്കി 
ചിര്രകലയിലേക്ക്‌ ഉണര്‍ത്തുന്ന പ്രതീകാത്മക ചിത്രം. കലാപരമായ 
ഏതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാന്‍ അത്‌ തീരുന്നതുവരെ യാതൊ 
രു പ്രതിഫലേച്ഛയുമില്ലാതെ അവസാനം വരെ അദ്ദേഹമുണ്ടാകും. (പ്രകൃ 
തിയെ ആരാധിച്ചിരുന്ന മാസ്റ്റര്‍ ഒരുവിധ അനുഷ്ഠാന ആചാരങ്ങളിലും 
തല്‍പ്പരനായിരുന്നില്ല. എന്നാല്‍ കലാപരിപാടികള്‍ കാണാനും അവതരി 
പ്പിക്കാനും അദ്ദേഹം തെയ്യപ്പറമ്പിലുണ്ടാകും. എന്റെ അഭൃര്‍ത്ഥന മാനിച്ച്‌ 
താല്‍പര്യമില്ലെങ്കിലും ഒരു ഭക്തിഗാനം എഴുതിത്തന്നിട്ടുണ്ട്‌. 

“ശങ്കര നന്ദന പാദപത്മം തൊഴാന്‍ 

ശബരിയിലെത്തും കുരുവികളേ.....” 
മധ്യമാവതി രാഗത്തില്‍ ഞാനതിനു സംഗീതം പകര്‍ന്നു. കൂടാതെ അദ്ദേഹം 
അഭിനയിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത നാടകങ്ങളില്‍ 
സംഗീതമൊരുക്കാന്‍ അവസരമുണ്ടായിട്ടുണ്ട്‌. അസാധാരണമായ ഒരു 
ശ്രുതിചേരല്‍ ഞങ്ങള്‍ തമ്മിലുണ്ടായിട്ടുണ്ട്‌. മാഷെക്കുറിച്ച്‌ എത്രയോ 
അനുഭവങ്ങള്‍ എഴുതാനുണ്ട്‌. ഇന്നത്തെ എന്റെ ആരോഗ്യസ്ഥിതിയില്‍ 
ഓര്‍ത്തെടുക്കാന്‍ പറ്റുന്നില്ല. എന്നും ഈര്‍ജ്ജം തുടിക്കുന്ന ചിരിക്കുന്ന 
ആ മുഖം മറവിയാല്‍ മെല്ലെമെല്ലെ മാഞ്ഞുപോകുന്നതാണ്‌ പിന്നീടു 
കണ്ടത്‌. ഒന്നുരണ്ടുപ്രാവശ്യം കാണാന്‍ പോയപ്പോള്‍ തമാശകളൊക്കെ 
പറഞ്ഞിരുന്നു. 


ജാ 
ര 


നിഷ്കളങ്കമായ 
ചിരി 





എന്‍ കെ ഭാസ്കരന്‍ 


യിരത്തിത്തൊള്ളായിരത്തി എഴുപത്തിമുന്നിലായിരിക്കണം.. ഏപ്രില്‍ 
മാസം. ആദ്യ ശനി. വൈകുന്നേരം നാലുമണി. പയുന്നൂര്‍ തെക്കേ ബസാ 
റിലെ ശരവണഭവ നാട്യസദനത്തില്‍ പാലാ ഭാസ്കരന്‍ ഭാഗവതര്‍ ഇരുപ 
തിലധികം കുട്ടികള്‍ക്ക്‌ സംഗീതം പകര്‍ന്നുകൊടുക്കുന്നു. എല്ലാവരും 
വിദ്യാര്‍ഥികള്‍ ആണെങ്കിലും ജീവിതത്തില്‍ അവര്‍ പല തട്ടുകളിലും 
ആയിരുന്നു. പേരൂല്‍ സ്‌കൂളിലെ നമ്പൂതിരി മാഷ്‌, സ്വാതി നാരായണന്‍, 
പ്രേംകുമാര്‍ മുംബൈ, ഗാനരചയിതാവ്‌ പയ്യന്നൂര്‍ ശ്രീധരന്‍ മാസ്റ്റര്‍, 
ഗായിക കാറമേല്‍ തങ്കമണി, പാടിച്ചാലിലെ പങ്കജാക്ഷന്‍ മാസ്റ്റര്‍ 
തുടങ്ങിയവര്‍. ക്ലാസ്‌ തുടരുന്നതിനിടയില്‍ ഏണിപ്പടി കയറി ഒരു യുവാവ്‌ 
എല്ലാവരെയും ആകര്‍ഷിക്കുന്ന ചിരിയുമായി കടന്നുവന്ന്‌ വാതില്‍പടി 
യില്‍ നിന്ന്‌ സംഗീത അധ്യാപകനെ തൊഴുതുനിന്നു. 

ഭാഗവതര്‍ : ആരാ? എന്താ?* 

യുവാവ്‌ : “ സംഗീത ക്ലാസ്സിന്റെ ശബ്ദം കേട്ട്‌ വന്നതാ. എനിക്കും സംഗീതം 
പഠിക്കണമെന്നുണ്ട്‌* 

ഭഗവതര്‍ : “ആയ്ക്കോട്ടെ. കയറിവരൂ, ഇരിക്കൂ” 

യുവാവ്‌: ” ഞാന്‍ ദക്ഷിണ കൊണ്ടുവന്നില്ല. അടുത്ത ക്ലാസില്‍ വരാം” 
ഭാഗവതര്‍: “ശരി, എങ്കില്‍ നാളെ ഒമ്പതുമണിക്ക്‌ ക്ലാസ്സുണ്ട്‌. അപ്പോള്‍ 
വന്നാല്‍ മതി ' 

എല്ലാവരെയും തൊഴുതുകൊണ്ട്‌ ആ യുവാവ്‌ ഇറങ്ങിവരാന്‍ ഭാവിക്കു 
മ്പോഴാണ്‌ ഞാനും കൃഷ്ണമണിയും കൂടി ഏണിപ്പടി കയറി ശരവണ 
ഭവയിലെത്തിയത്‌. അപ്പോള്‍ ആ യുവാവ്‌ മാറിനിന്നു. ഞാന്‍ മണി 
മാഷോട്‌ പറഞ്ഞു ഇത്‌ തൃക്കരിപ്പൂര്‍ ഇളമ്പച്ചി സ്‌കൂളിലെ മാഷ്‌.നമ്മുടെ 





ഗി ജഃ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ശിവരാമന്റെ അളിയന്‍. കൃഷ്ണമണിക്ക്‌ ആളെ മനസ്സിലായി. മാഷിന്റെ 
കല്യാണത്തിന്‌ ഞാന്‍ വന്നിരുന്നു. പക്ഷേ സംസാരിക്കാന്‍ പറ്റിയിട്ടില്ല. 
ഓഫീസില്‍ ഉണ്ടായിരുന്ന ടി കെ രാഘവന്‍, പയുന്നൂര്‍ മാധവന്‍, ടി ടി 
കൃഷ്ണന്‍ എന്നിവരുമായി കെ കെ മാസ്റ്റര്‍ പരിചയപ്പെട്ടു. 

നിരവധി കലകളില്‍ പ്രവീണനായ കെ കെ മാസ്റ്റര്‍ അന്നുമുതല്‍ 
പയ്യന്നൂര്‍ ശരവണഭവ നാട്യസദനത്തിന്റെ എല്ലാമെല്ലാമായി മാറി. ഗാന 
രചയിതാവ്‌, ഗായകന്‍, നടന്‍, സംവിധായകന്‍, മേക്കപ്പ്മേന്‍, ചിത്രകാരന്‍ 
എന്നു വേണ്ട എത്രയോ കഴിവുകള്‍ മനസ്സില്‍ സൂക്ഷിച്ച ഒരു വിസ്മയം. 

ശരവണഭവയുടെ തൊട്ടടുത്ത മുറിയില്‍ 1975 ല്‍ “അനില്‍ ആര്‍ടസ്‌' 
എന്ന ഒരു സ്ഥാപനം കെ കെ മാസ്റ്റര്‍ തുടങ്ങിയിരുന്നു. എര്രയ്രെത 
പരസ്യബോര്‍ഡുകള്‍! 1973 മുതല്‍ 1988 വരെ ശരവണഭവയുടെ നൃത്ത 
നാടകങ്ങള്‍ക്കും സാമുഹ്യ നാടകങ്ങള്‍ക്കും ജീവന്‍ തുടിക്കുന്ന കര്‍ട്ടനു 
കളും ഫ്‌ളോട്ടുകളും മാസ്റ്ററുടെ കരംകൊണ്ടു സൃഷ്ടിക്കപ്പെട്ടു. എത്ര 
എഴുതിയാലും തീരാത്ത അനുഭവങ്ങള്‍, സംഭവങ്ങള്‍- ആ കാലത്ത്‌ 
എന്നും പിരിയാത്ത ചങ്ങാതിമാരായിരുന്നു ഞങ്ങള്‍. 

1975ല്‍ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോള്‍ ഒരു രാഷ്ട്രീയ 
ക്കാരന്‍ കൂടിയായിരുന്ന എനിക്കും ചില സുഹൃത്തുക്കള്‍ക്കും മാഷി 
ന്റെ “അനില്‍ ആര്‍ട്സ്‌' ഒരു കവചം ആയിരുന്നു. ഇന്നത്തെ പോലെ 
ഫ്ളക്സ്‌ ബോര്‍ഡോ മറ്റു ആധുനിക സൌകര്യങ്ങളോ ഒന്നും ഇല്ലാതി 
രുന്ന കാലം. പരസ്യബോര്‍ഡുകള്‍ എഴുതാന്‍ മാസ്റ്റര്‍ ഇന്ത്യനിങ്കാണ്‌ 
ഉപയോഗിച്ചിരുന്നത്‌. ആ ഓഫീസിന്റെ താക്കോല്‍ എന്റെ കൈവശം 
ആയിരുന്നതിനാല്‍ അടിയന്തരാവസ്ഥക്കെതിരെ ഉള്ള പോസ്റ്ററുകള്‍ 
എഴുതിയിരുന്നത്‌ മാഷിന്റെ മഷിയും കടലാസും ഉപയോഗിച്ചായിരുന്നു. 
പലതവണ പോസ്റ്ററിലെ മഷി തേടി പയ്യന്നൂര്‍ പോലീസ്‌ അജന്താ ആര്‍ട 
സിലും ചിധ്രശാലയിലും ബോബി ആര്‍ട്സിലും അന്വേഷിച്ചു പോയി. 
ഒരു ദിവസം ശരവണഭവയിലും എത്തി. പക്ഷേ അവിടെ കര്‍ട്ടനുകളും 
ഹാര്‍മോണിയവും തബല, മൃദംഗം തുടങ്ങിയ സംഗീതോപകരണങ്ങളും 
മാത്രമേ കാണാന്‍ സാധിച്ചുള്ളൂ. അതില്‍ ഒരു പോലീസുകാരന്‍ അനി 
ല്‍ ആര്‍ട്സില്‍ പരിശോധിക്കാമെന്ന്‌ പറഞ്ഞപ്പോള്‍ തൃക്കരിപ്പൂരുകാരനാ 
യ നാണു പോലീസ്‌ പറഞ്ഞത്‌, “കെ കെ മാസ്റ്ററുടേതാണത്‌. അയാള്‍ 
ആര്‍എസ്‌എസ്‌ അല്ല, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്‍ മാഷ്‌ പക്കാ കോണ്‍ 
ഗ്രസ്‌ നേതാവാണ്‌. അവിടെ നോക്കേണ്ട്‌ എന്നാണ്‌. 

പിറ്റേദിവസം മാഷ്‌ വന്നപ്പോള്‍ ഞാന്‍ പറഞ്ഞു: “മാഷേ, ഇന്ന 
ലെ പോലീസ്‌ റെയ്ഡ്‌ ഉണ്ടായിരുന്നു.” കാര്യം പറഞ്ഞപ്പോള്‍ മാഷ്‌ 
പൊട്ടിച്ചിരിച്ചത്‌ ഇന്നും ഓര്‍മ്മിക്കുന്നു-നിഷ്കളങ്കമായ ആ ചിരി. കാലം 
മുന്നോട്ടു പോയി. പലരും പലവഴിക്ക്‌ പിരിഞ്ഞു. പരസ്പരം കാണാതായി, 
ബന്ധപ്പെടാന്‍ വേദി ഇല്ലാതായി... ഒരു ദിവസം മാസ്റ്ററുടെ സഹോദരന്‍ 
ഫോണില്‍ വിളിച്ചു പറഞ്ഞപ്പോഴാണ്‌ അദ്ദേഹം അസുഖബാധിതനാ 
യി കിടപ്പിലാണ്‌ എന്നും പഴയ കാര്യങ്ങള്‍ ഒന്നും ഓര്‍മ്മയില്ലാത്ത 
അവസ്ഥയിലാണെന്നും അറിഞ്ഞത്‌. പഴയ കൂട്ടുകാരെ കണ്ടാല്‍ 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍  ] ] 


ചിലപ്പോള്‍ പഴയ ഓര്‍മ്മകള്‍ ഉണ്ടാകാന്‍ സാധ്ൃതയുണ്ടെന്നും 
പറഞ്ഞതിനാല്‍ ശരവണഭവയുടെ പഴയ എല്ലാവരും ഒരു ദിവസം 
തൃക്കരിപ്പൂരിലെ വീട്ടിലെത്തി. ആരെയും പെട്ടെന്ന്‌ മാസ്റ്റര്‍ക്ക്‌ മനസ്സിലായി 
ല്ല. എന്റെ അനുജന്‍ മരിച്ചുപോയ ചന്ദ്രദാസ്‌ “വത്സലാപരിണയം' എന്ന 
നൃത്തനാടകത്തിലെ രണ്ടുവരി പാട്ട്‌ പാടിയ പ്പോള്‍ എല്ലാവരും അത്‌ 
ഏറ്റുപാടി. നിര്‍ത്തിയപ്പോള്‍ എല്ലാവരെ യും അത്ഭുതപ്പെടുത്തികൊണ്ട്‌ 
മാസ്റ്റര്‍ അടുത്ത വരി പാടിയത്‌ ഇന്നും കോരിത്തരിപ്പിക്കുന്നു. 
സത്യത്തില്‍ അന്നു വൈകുന്നേരംവരെ ആ വീട്‌ സംഗീതവിരുന്നിന്‌ 
പാത്രീഭവിക്കുകയുണ്ടായി. പിരിയുമ്പോള്‍ നമുക്കെല്ലാവര്‍ക്കും എന്തോ 
മഹാകാര്യം സാധിച്ചതുപോലെ തോന്നി. അതില്‍ എടുത്തുപറയേണ്ട 
ഒരു കാര്യം മാസ്റ്റര്‍ എഴുതിയതാണെന്ന്‌ തോന്നുന്നു. പാലാ ഭാസ്‌കരന്‍ 
ഭാഗവതര്‍ ചിട്ടപ്പെടുത്തിയ, 
“കണ്ടുമുട്ടിയ നാളിലന്നാ കന്നി വയല്‍ വരമ്പത്ത്‌ 
കല്ലുമാല ചാര്‍ത്തി നിന്ന പെണ്ടേ...... ഓ... 
കല്ലുമാല ചാര്‍ത്തി നിന്ന പെണ്ണേ...” എന്ന ഒരു ഗാനം മാസ്റ്റര്‍ മാത്രം 
പാടിയതാണ്‌. 

ശരവണഭവയുടെ ആ നിത്യകാമുകന്‍ നമ്മെ വിട്ടുപിരിഞ്ഞെ 
ങ്കിലും ഓര്‍മ്മയില്‍ മങ്ങാതെ, മായാതെ കിടക്കുന്നു. നിഷ്കളങ്കമായ 
ആ ചിരി- അത്‌ ഒരു സര്‍ഗ്ഗമു്രപോലെ ബാക്കിനില്‍ക്കുന്നു. 





ഓടക്കുഴല്‍ 





ടി പി ഭാസ്കരന്‍ 


റെ. മാഷ്‌ ബഹുമുഖപ്രതിഭയാണ്‌.നാടകത്തിന്റേയും സംഗീതത്തിന്റേയും 
ചിര്രകലയുടേയും സങ്കേതങ്ങള്‍ മാഷ്‌ ചെറുപ്പത്തിലേ ഹൃദിസ്ഥമാക്കി. 
എന്‍ എന്‍ പിള്ളയുടെ നാടക പഠനങ്ങള്‍ തനിയ്ക്ക്‌ വഴികാട്ടിയായി. 
അവയിലെ നിലപാടുകള്‍ സൂക്ഷ്മാര്‍ത്ഥത്തില്‍ വായിച്ചെടുത്ത്‌, തിയേറ്ററി 
ന്റെ പ്രകാരഭേദങ്ങള്‍ മനസ്സിലാക്കി നടന്‍ അനിവാര്യമായും ഒരു നടനാ 
യിരിക്കണമെന്നും ഒരിക്കലും നാടകത്തില്‍ ജീവിക്കുവാന്‍ പാടില്ലെന്നും 
പഠിച്ചു. നാടകത്തില്‍ നടന്‍ ജീവിക്കാന്‍ തുടങ്ങുമ്പോള്‍ നഷ്ടപ്പെടുന്നത്‌ 
നാടകമാണ്‌. തന്മയത്വം എന്ന സമസ്യയെ വ്യാഖ്യാനിക്കുന്നതില്‍ നമ്മള്‍ 
ക്കുണ്ടായ ധാരണപ്പിശക്‌ നാടകത്തിന്റെ ആത്മാവിനെ പലപ്പോഴും 
നോവിച്ചു. നടന്‍ നാടകത്തില്‍ ജീവിക്കുമ്പോള്‍ ഒരു സന്ദര്‍ഭത്തിലെ 
വികാരാധികൃത്തില്‍ത്തന്നെ നിന്നുപോവുകയും അടുത്ത വൃതൃസ്ത 
മായ ഭാവമണ്ഡലത്തിന്റെ ചടുലതയിലേക്ക്‌ എളുപ്പത്തില്‍ ചേക്കേറാന്‍ 
സാധിക്കാതെ വരികയും ചെയ്യുന്നു. സംഗീതത്തേയും ചിത്രകലയേയും 
സംബന്ധിച്ച്‌ മാഷ്‌ വളരെ വായിച്ചു പഠിച്ചു. പക്ഷെ ഒന്നും പറഞ്ഞുനട 
ന്നില്ല. എല്ലാ ശരീരവ്യാകരണങ്ങളേയും പോലെ അതും പരിണമിച്ച്‌ 
മാഷെന്ന സംസ്കൃതിയും സംസ്കാരവുമായി മാറി. ചെന്നിടത്തെല്ലാം 
അത്‌ സൌരഭ്യം പകര്‍ന്നു. ചിരിക്കുന്ന മുഖവുമായാണ്‌ മാഷ്‌ എപ്പോഴും 
പ്രവര്‍ത്തിച്ചത്‌. 
ഞാനും മാഷും തമ്മിലുള്ള ബന്ധം അബ്ദുള്‍ റഹിമാന്‍ സ്മാരക 
വായനശാലയില്‍ പുസ്തകമെടുക്കാന്‍ പോകുന്ന വളരെ ചെറുപ്പത്തില്‍ 
തുടങ്ങി. ഞാന്‍ ഡിറ്റക്റ്റീവ്‌ നോവലുകള്‍ വായിച്ചു. മാഷ്‌ എപ്പോഴും കവി 
തകളന്വേഷിച്ചു. വായിച്ച കവിതകള്‍ ഏറെ ശബ്ദമില്ലാതെ പാടി നടന്നു. 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ |?) 


1962 ലെ ചൈനീസ്‌ ആക്രമണത്തിന്റെ സമയത്ത്‌ ഭാരത്‌ സേവ 
ക്‌ സമാജ്‌ (ടട) കലാസമിതിയുടെ പേരില്‍ മാഷും ഞാനും മറ്റും 
ചേര്‍ന്ന്‌ പടപ്പാട്ടെഴുതി വില്‍പ്ന നടത്തുകയുണ്ടായി. പാട്ടുകള്‍ ട്യൂണ്‍ 
ചെയ്തതും പാടിയതും മാഷാണ്‌. പാട്ടിന്റെ വരികളെ ട്യൂണിന്റെ ഘടന 
യില്‍ ലയപ്പെടുത്തുവാന്‍ മാഷിന്‌ അനായാസേന കഴിഞ്ഞു. എന്റെ വരി 
കളിലെ മുഴച്ചുനില്‍ക്കുന്ന കൂര്‍ത്ത അറ്റങ്ങള്‍ മാഷ്‌ രാകി മയപ്പെടുത്തി. 
സംഗീതമെന്ന സങ്കല്‍പത്തെ കാണിക്കുന്ന ഹാര്‍മണിയെന്ന പദത്തെ 
അന്വര്‍ത്ഥമാക്കി. അത്‌ അനായാസം സാധിച്ചത്‌ പണ്ടേയുള്ള കവിതാ 
വായന കൊണ്ടാണ്‌. പടപ്പാട്ടിന്റെ അച്ചടി, വിതരണം, വരവു-ചെലവു 
കണക്ക്‌ മുതലായ ക്രമീകരണങ്ങള്‍ തൃക്കരിപ്പുരിലെ ടൈലര്‍ കെ.വി.നാ 
രായണന്റേതായിരുന്നു. 

നാടകവും നര്‍മവും ബാല്യത്തിന്റെ ആവേശങ്ങളായിരുന്നുവല്ലോ. 
ഏകദേശം ഇരുപതുവര്‍ഷം ഒന്നിച്ച്‌ നാടകം കളിച്ചു. നാടകത്തെ പഠി 
ക്കാന്‍ ശ്രമിച്ചു. സാധിച്ചുവോ എന്നു ചോദിച്ചാല്‍ ലോകത്ത്‌ സാധിക്കാത്ത 
വളരെ കുറച്ചു സംഗതികളില്‍ ഒന്ന്‌ നാടകത്തെ സംബന്ധിച്ച അവസാന 
തീര്‍പ്പ്‌ എന്നുമനസ്സിലായി. ഈ മറുപടി നല്‍കാനാവും. ഇപ്പോഴും നവ 
ങ്ങളായ പരീക്ഷണങ്ങള്‍ അവിടെ നടക്കുന്നു. പുതിയ ചോദ്യങ്ങള്‍ അത്‌ 
ഉന്നയിക്കുന്നു. 

ബി.എസ്‌.എസ്സിന്റെ എല്ലാ നാടകത്തിനും രംഗസജ്ജീകരണം 
നടത്തിയത്‌ മാഷാണ്‌. സഹായത്തിന്‌ മുല്ലേരി ദാമോദരന്‍ മാഷും. ഒരു 
ചന്്രക്കീറുകൊണ്ട്‌ ഒരു ആകാശം അവര്‍ നിര്‍മ്മിച്ചു. അതിന്റെ ഗഹന 
തയിലേക്ക്‌ കാണികളെ നയിച്ചു. കാലം എന്ന അനാദിയായ സങ്കല്പ 
ത്തെ രംഗമണ്ഡപത്തില്‍ ആവാഹിച്ചു. രണ്ടു കമ്പി വരകള്‍ കൊണ്ട്‌ 
അവര്‍ വരച്ചിട്ട തടവുമുറി കാണികളുടെ മനസ്സില്‍ നിത്ൃയസത്യമായ 
കുറ്റ കൃത്യങ്ങളേയും ന്യായാസനങ്ങളുടെ അധീശത്വത്തേയും അടയാ 
ളപ്പെടുത്തി. ചെറിയ ചൊട്ടുവിദ്യകള്‍ കൊണ്ട്‌ ഞങ്ങളുടെ രംഗപടം 
അദ്ദേഹം സാന്തന്രമാക്കി. 

മിക്ക കഥാപാത്രങ്ങളുടേയും മെയ്ക്കപ്പിന്‌ മാഷും മുല്ലേരിയു 
മുണ്ടായിരുന്നു. ചിധ്രകലയിലുള്ള അവഗാഹവും കഥാപാത്രത്തിന്റെ 
ഉള്ളറിയാനുള്ള സൂക്ഷ്മ ദൃഷ്ടിയും ഉപയോഗപ്പെടുത്തി മാഷ്‌ ഓരോ 
കഥാപാഠ്രതത്തിന്റെയും ഉള്ളില്‍ കടന്ന്‌ അവരുടെ ഭാവമണ്ഡലങ്ങളെ 
വിശകലനം ചെയ്തു പഠിച്ച്‌ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി. ഇവര്‍ക്ക്‌ 
അതിന്‌ വലിയ സമയമൊന്നും വേണ്ടതില്ല. ഒരു നീണ്ട ഡയലോഗ്‌ പ 
റയുന്ന സമയം മതി ഇവര്‍ക്ക്‌ ഒരു രൂപാന്തരപ്രാപ്തി നടത്താന്‍- കാല 
വും ആയുസ്സും വയസ്സും എല്ലാം തോറ്റു പോകുന്ന കാലക്രിയ. 

മാണിയാട്ടെ പി കുമാരന്‍ മാഷിന്റെ “തീപ്പൊരി” നാടകം 1967 
ല്‍ തിരുവനന്തപുരത്തു വെച്ചു നടന്ന പി.കെ.വിക്രമന്‍ നായര്‍ സ്മാരക 
സംസ്ഥാനതല നാടക മത്സരത്തില്‍ അവതരിപ്പിച്ചപ്പോള്‍ അതിനായി 
രുന്നു ഒന്നാം സ്ഥാനം. ഈ നാടകത്തിന്റെ രംഗപടം മുഴുവന്‍ കെകെ 
മാഷിന്റേതായിരുന്നു. 





04 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


മാഷ്‌ പാട്ടുകാരനായി വിജയിച്ചില്ല. അദ്ദേഹത്തിന്റെ ഉള്ളിലെ 
ഏതോ ഒരു ഫിസിക്കല്‍ തന്ത്രി സ്വരത്തെ ഉള്ളിലോട്ടു വലിച്ച്‌ അലോസ 
രപ്പെടുത്തിയതായി എനിക്കു തോന്നി. പലപ്പോഴും ഒച്ച പുറത്തുവരാന്‍ 
പ്രയാസപ്പെട്ടു; പക്ഷെ പരിശ്രമിച്ചു. പരിശ്രമവും ഈ പരിമിതിയും 
തമ്മിലുള്ള ഒരു മത്സരത്തില്‍ കിട്ടാതെ പോയ സിംഫണിയാണ്‌ മാഷി 
ന്റെ സംഗീതം. പക്ഷെ ഒരു സംഗീത സംവിധായകനെന്ന നിലയില്‍ 
മാഷ്‌ തികച്ചും ഒരു സാമാന്യ ശ്രുതിയില്‍ത്തന്നെയാണ്‌. നമ്മുടെ പ്രദേ 
ശത്ത്‌ ഈ കാര്യത്തില്‍ മാഷെ ആര്‍ക്കും തോല്‍പിക്കാന്‍ കഴിയില്ല. പാ 
പ്പിനിശ്ശേരിയിലെ മൊയ്തു സാഹേബാണ്‌ ഒടടന്റെ സ്ഥിരം പാട്ടുകാരന്‍. 
മാഷിന്റെ സംവിധാനത്തില്‍ മൊയ്തുക്ക പാടി. ആ നാദ്ര്രഛ്മത്തിന്റെ 
സ്വനം ഇപ്പോഴും മനസ്സില്‍ വല്ലപ്പോഴും വെറുതെ വന്ന്‌ നഷ്ടബോധം 
സൃഷ്ടിക്കുന്നു. ദടടന്റെ സകല നാടകഗാനവും എഴുതുവാനുള്ള ഭാഗ്യം 
എനിക്കായിരുന്നു. ആ ഗാനപരമ്പര ഒട്ടുമുക്കാലും മാഷ്‌ സംവിധാനം 
ചെയ്തു. 

മാഷ്‌ ഒരു നാടക സംവിധായകനായി മുന്നോട്ടു വന്നിട്ടില്ല. 
എന്നാല്‍ ഒടടന്റെ ഒട്ടുമിക്ക നാടകങ്ങളിലും സംവിധാന ക്രിയയില്‍ മാഷ്‌ 
എന്നെ സഹായിച്ചു. 

എല്ലാം കൊണ്ടും കലയ്ക്ക്‌ സമര്‍പ്പിച്ചതായിരുന്നു ആ പൊതു 
ജീവിതം. സ്വകാരൃജീവിതത്തിലാകട്ടെ കാര്യമായ ഒരു നേട്ടവും ഭാതിക 
മായി രേഖപ്പെടുത്തുവാനില്ല തന്നെ. പലപ്പോഴും ഇന്ത്യന്‍ സാമുഹൃ 
സന്ധിയില്‍ ഇല്ലാതെപോയ ഒരു പരിവര്‍ത്തനസാധ്ൃയതയെപ്പറ്റി മാഷി പ 
റയുമായിരുന്നു. പുരോഗമനരാഷ്ട്ടീയത്തിന്റെ പരിപ്രേക്ഷ്യം ഒരു ഘട്ട 
ത്തില്‍ ആകര്‍ഷിച്ചതായി അറിയാം 

വിഖ്യാതനായ നടന്‍ ശ്രീനിവാസന്‍, മാഷിന്റെ ഒരു നല്ല 
കൂട്ടുകാരനാണ്‌. സിനിമയില്‍ പോകുന്നതിനുമുമ്പ്‌ ധാരാളം കിട്ടുന്ന 
ഒഴിവുവേളയില്‍ ശ്രീനി തൃക്കരിപ്പൂരില്‍ വന്ന്‌ മാഷിന്റെ കൂടെ പ്രവര്‍ 
ത്തിച്ചിരുന്നു. ശ്രീനി അന്നു തന്നെ അറിവും കഴിവുമുള്ള വ്യക്തിയാണ്‌. 
അതില്‍ നിന്ന്‌ കുറെ കോരിക്കുടിക്കാന്‍ മാഷ്‌ ശ്രമിച്ചിട്ടുണ്ടാകും. ശ്രീനി 
യുടെ ജീവിതത്തിന്റെ ആ അന്തരാളഘട്ടത്തില്‍ മാഷ്‌ ശ്രീനിയെ വളരെ 
സഹായിച്ചു. കഥ പറയുമ്പോള്‍ എന്ന ചലച്ചിത്രം കണ്ടപ്പോള്‍ ഈ ബന്ധം 
പുതിയ അര്‍ത്ഥങ്ങളോടെ എന്റെ മനസ്സില്‍ തെളിയുകയുണ്ടായി. 

ജീവിച്ചു തീര്‍ത്ത കാലത്തിന്റെ സാഫല്യത്തിന്‌ കണക്കു ചോദി 
ക്കാന്‍ കാത്തിരിക്കാതെ മറവിയുടെ കേവലതയിലേക്ക്‌ മറഞ്ഞ മാഷിന്‌ 
എന്റെ ഓര്‍മ്മപ്പുക്കള്‍. 





ഓര്‍മ്മയില്‍ 
ഒന്നാം ഗൌതമന്‍ 





കരിവെള്ളൂര്‍ മുരളി 


[[[] നില൯ ചിത്രശാല തൃക്കരിപ്പൂര്‍ എന്ന പേരില്‍ കലാരംഗത്ത്‌ അറിയ 
പ്പെട്ടിരുന്ന കെ.കെ.മാസ്റ്റര്‍ എന്ന കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്ററെ നേരിട്ട 
കാണുന്നതിനും പരിചയപ്പെടുന്നതിനും എത്രയോ മുമ്പ്‌ തന്നെ അദ്ദേഹ 
ത്തെക്കുറിച്ച്‌ ധാരാളം കേട്ടിരുന്നു. ബഹുമുഖ പ്രതിഭയാണ്‌. ചിത്രകാരന്‍, 
ശില്‍പ്പി, നടന്‍, സംവിധായകന്‍, ഗാന രചയിതാവ്‌. ശിഷ്യരായും സഹഹപ്ര 
വര്‍ത്തകരായും ധാരാളം പേരുണ്ട്‌. യുവജനോത്സവ വേദികളില്‍, കലാ 
സമിതി-വായനശാലാ വാര്‍ഷികങ്ങളില്‍, സ്കൂള്‍ വാര്‍ഷിക കലാപരി 
പാടികളില്‍ എവിടെയും അദ്ദേഹത്തിന്റെ സാന്നിദ്ധ്യമുണ്ട്‌. ചിലപ്പോള്‍ 
സംവിധായകനായി, ചിലപ്പോള്‍ സംഘാടകനായി, ചിലപ്പോള്‍ നടനോ, 
പരിശീലകനോ ആയി. മിക്ക സ്ഥലങ്ങളിലും വിധി നിര്‍ണ്ണയത്തിനുള്ള 
ജഡ്ജ്‌ ആയി. ചിലപ്പോള്‍ ആകാശവാണിയില്‍, ചിലപ്പോള്‍ സംഗീതനാ 
ടക അക്കാദമി മത്സരത്തില്‍. വടക്കന്‍ കേരളത്തില്‍ കലയുടെ മണ്ഡല 
ത്തില്‍ ഒരു ഉദ്ധത ശിരസ്സ്‌ തന്നെയായിരുന്നു അദ്ദേഹം. നല്ല ഉയര 
വും തലയെടുപ്പും. നീട്ടിവളര്‍ത്തിയ മുടിയും കൃതാവും കനത്ത മീശ 
യും. ജുബ്ബയും മുണ്ടും കണ്ണടയും കയ്യില്‍ ഒരു കാലന്‍ കുടയുമാണ്‌ 
വേഷം. ഒറ്റനോട്ടത്തില്‍ തന്നെ കലാകാരന്റെ വേഷഭുഷാദികള്‍. തന്റെ 
ജീവിതത്തിലെ വസന്ത കാലമത്രയും അദ്ദേഹം നാടകങ്ങള്‍ക്കും കലാ 
സമിതി- വായനശാലാ വാര്‍ഷികങ്ങള്‍ക്കും വേണ്ടി ഉറക്കമിളച്ചു. പുതിയ 
തലമുറകളെ കണ്ടെത്തി ആവോളം പ്രോത്സാഹിപ്പിച്ചു. 

അനിലന്‍ ചിത്രശാല തൃക്കരിപ്പൂര്‍ എന്ന പേരില്‍ കലാരംഗത്ത്‌ 
അറിയപ്പെട്ടിരുന്ന കെ.കെ.മാസ്റ്റര്‍ എന്ന കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്ററെ നേ 
രിട്ട കാണുന്നതിനും പരിചയപ്പെടുന്നതിനും എത്രയോ മുമ്പ്‌ തന്നെ 





00 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


അദ്ദേഹത്തെക്കുറിച്ച്‌ ധാരാളം കേട്ടിരുന്നു. ബഹുമുഖ്രപ്രതിഭയാണ്‌. 
ചിത്രകാരന്‍, ശില്‍പ്പി, നടന്‍, സംവിധായകന്‍, ഗാനരചയിതാവ്‌.. ശിഷ്യരാ 
യും സഹപ്രവര്‍ത്തകരായും ധാരാളം പേരുണ്ട്‌. യുവജനോത്സവവേദികളി 
ല്‍,കലാസമിതി-വായനശാലാവാര്‍ഷികങ്ങളില്‍, സ്കൂള്‍ വാര്‍ഷികകലാപ 
രി പാടികളില്‍ എവിടെയും അദ്ദേഹത്തിന്റെ സാന്നിദ്ധ്യമുണ്ട്‌. ചിലപ്പോള്‍ 
സംവിധായകനായി, ചിലപ്പോള്‍ സംഘാടകനായി, ചിലപ്പോള്‍ നടനോ, 
പരിശീലകനോ ആയി. മിക്ക സ്ഥലങ്ങളിലും വിധി നിര്‍ണ്ണയത്തിനുള്ള 
ജഡ്ജ്‌ ആയി. ചിലപ്പോള്‍ ആകാശവാണിയില്‍, ചിലപ്പോള്‍ സംഗീത 
നാടക അക്കാദമി മത്സരത്തില്‍. വടക്കന്‍ കേരളത്തില്‍ കലയുടെ 
മണ്ഡലത്തില്‍ ഒരു ഉദ്ധത ശിരസ്സ്‌ തന്നെയായിരുന്നു അദ്ദേഹം. നല്ല ഉയ 
രവും തലയെടുപ്പും. നീട്ടിവളര്‍ത്തിയ മുടിയും കൃതാവും കനത്ത മീശ 
യും. ജുബ്ബയും മുണ്ടും കണ്ണടയും കയ്യില്‍ ഒരു കാലന്‍ കുടയുമാണ്‌ 
വേഷം. ഒറ്റനോട്ടത്തില്‍ തന്നെ കലാകാരന്റെ വേഷഭൂഷാദികള്‍. തന്റെ 
ജീവിതത്തിലെ വസന്ത കാലമത്രയും അദ്ദേഹം നാടകങ്ങള്‍ക്കും കലാ 
സമിതി- വായനശാലാ വാര്‍ഷികങ്ങള്‍ക്കും വേണ്ടി ഉറക്കമിളച്ചു. പുതിയ 
തലമുറകളെ കണ്ടെത്തി ആവോളം പ്രോത്സാഹിപ്പിച്ചു. 

ഒരേയൊരു നാടകമാണ്‌ എന്നെയും കെ.കെ.മാസ്റ്ററെയും പരസ്പ 
രം ബന്ധിപ്പിച്ചത്‌. എം.സുകുമാരന്റെ “സംഘഗാനം” എന്ന കഥയെ മുന്‍നി 
ര്‍ത്തി ഒരു നാടകം നിര്‍മ്മിക്കാനുള്ള തീരുമാനമെടുത്തത്‌ തൃക്കരിപ്പൂര്‍ 
ദേശാഭിമാനി തീയേറ്റേഴ്‌സ്‌ ആണ്‌. രചനയിലും സംവിധാനത്തിലും 
അവതരണത്തിലും മൌാലികതകള്‍ നിറഞ്ഞ ഒരു നാടകമായിരുന്നു 
അത്‌. ഇങ്ങ്‌ വടക്ക്‌ “ദേശാഭിമാനി തീയേറ്റേഴസ്‌' എന്ന ഒരു നാടക 
സംഘവും ഉണ്ടെന്ന്‌ കേരളത്തെ അറിയിച്ച നാടകം. വി.കെ.രവീന്ദ്രന്‍, 
എ.കെ.ശ്രീധരന്‍ മാസ്റ്റര്‍ എന്നിവരാണ്‌ അക്കാലത്ത്‌ “തൃക്കരിപ്പൂര്‍ 
ദേശാഭിമാനി'യുടെ മുന്‍ നിര സംഘാടകര്‍. രണ്ടു പേരും കൂടിയാണ്‌ 1979 
അവസാനം എന്നെ കാണാന്‍ കരിവെള്ളൂരില്‍ എത്തിയത്‌. “അപരാജി 
തരുടെ രാത്രി”, “അഗ്രയാനം', എന്നീ പ്രൊസീനിയം നാടകങ്ങളും പട 
യോട്ടം, ആഷാഡം, മടക്കയാര്ര എന്നീ തെരുവുനാടകങ്ങളുമായി നാട 
കരംഗത്ത്‌ ഞാന്‍ ചുവടുറപ്പിക്കുന്ന കാലമായിരുന്നു അത്‌. ഞങ്ങളുടെ 
തലമുറയ്ക്ക്‌ ഏറ്റവും ആദരവും ആരാധനയുമുള്ള കഥാകൃത്തായിരുന്നു 
എം.സുകുമാരൻ. അത്രയും രാഷ്ട്രീയ ബോധവും വിപ്ലവചിന്തയുമുള്ള 
ഒരു കഥാകൃത്ത്‌ അതിനു മുമ്പും പിന്‍പും ഉണ്ടായിട്ടില്ല. ചരിത്രഗാഥ, 
തൂക്കുമരങ്ങള്‍ ഞങ്ങള്‍ക്ക്‌, മരിച്ചിട്ടില്ലാത്തവരുടെ സ്മാരകങ്ങള്‍ 
തുടങ്ങിയ അദ്ദേഹത്തിന്റെ കഥകളെല്ലാം ഗരവബോധമുള്ള വായന 
ക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. കേരള ഭാഷാ ഇന്‍സ്റ്റിറ്റ്യൂട്ട സ്ഥാപി 
ക്കപ്പെട്ട ആദൃഘട്ടത്തില്‍ തന്നെ അവിടെയുള്ള ജീവനക്കാരനായിരുന്നു 
എം.സുകുമാരൻ. എന്‍.വി.കൃഷ്ണവാരിയര്‍ ഡയറക്റ്ററായിരുന്ന കാലത്ത്‌ 
പിരിച്ചു വിടപ്പെട്ടവരുടെ കൂട്ടത്തില്‍ എം.സുകുമാരനും ഉണ്ടായിരുന്നു. 
അതിനെതിരായി ഭാഷാ ഇന്‍സ്റ്റിറ്റ്യൂട്ടില്‍ ദീര്‍ഘകാലത്തെ തൊഴിലാളി 
സമരം നടന്നു. ട്രേഡ്‌ യൂണിയന്‍ പ്രവര്‍ത്തനത്തിന്‍റെ പേരിലായിരുന്നു 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ |? 


ഈ പിരിച്ചുവിടല്‍. പിരിച്ചുവിട്ടവരുടെ കൂട്ടത്തില്‍ മാവിലായിലെ 
എ.കെ.ജനാര്‍ദ്ദനനുമുണ്ട്‌. എ.കെ.ജിയുടെ സഹോദരീ പുഥ്തനാണ്‌ 
എ.കെ.ജനാര്‍ദ്ദനന്‍. ജനാര്‍ദ്ദനന്‍ പിന്നീട്‌ കെല്‍ട്രോണിലാണ്‌ ജോലി 
ചെയ്തത്‌. കെല്‍ട്രോണിലെ ആദ്യ ട്രേഡ്‌ യൂണിയന്റെ സ്രെകട്ടറിയായി 
അദ്ദേഹമാണ്‌ തെരഞ്ഞെടുക്കപ്പെട്ടത്‌. അദ്ദേഹത്തെ മാനേജ്മെന്റ്‌ ജോലി 
യില്‍ നിന്നും പിരിച്ചുവിട്ടു. യൂണിയന്റെ വൈസ്‌ പ്രസിഡന്റ്‌ അപ്പോള്‍ 
ഞാനായിരുന്നു.1978 ഡിസംബര്‍ 1 മുതല്‍ പിരിച്ചുവിടലിനെതിരായ നട 
ന്ന ആ സമരമാണ്‌ കെൽട്രോണിന്റെ ചരിത്രത്തിലെ ഏക പണിമുടക്ക്‌. 
ഏറ്റുമുട്ടലും ലാത്തിച്ചാര്‍ജ്ജുമൊക്കെയായി സംഭവ ബഹുലമായിരുന്നു 
കെല്‍ട്രോണ്‍ സമരം. എം.സുകുമാരൻ പിന്നീട്‌ “ഇന്ത്യന്‍ സ്കൂള്‍ ഓഫ്‌ 
സോഷ്യല്‍ സയന്‍സി'ലാണ്‌ ജോലി ചെയ്തത്‌. ഡോ.ജേക്കബ്ബ്‌ ഈപ്പന്‍, 
ഡോ:എം.പി.പരമേശ്വരന്‍, ഡോ:പി.കെ.ആര്‍.വാര്യര്‍ തുടങ്ങിയവരെല്ലാം 
അന്ന്‌ ഇന്ത്യന്‍ സ്കൂളിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്‌ 
അവിടെയും പൊരുത്തപ്പെടാന്‍ കഴിഞ്ഞില്ല. സംഘര്‍ഷഭരിതമായ ആ 
നാളുകളെക്കുറിച്ചുള്ള നോവല്‍ ആണ്‌ എം.സുകുമാരന്റെ “ശേഷക്രിയ. 
ഭാഷാ ഇന്‍സ്റ്റിറ്റ്യുട്ട സമരം “സംഘഗാനം” എന്ന കഥ എഴുതുമ്പോള്‍ 
എം.സുകുമാരനെ സ്വാധീനിച്ചതുപോലെ തന്നെ, നാടകരചനയില്‍ 
കെല്‍ട്രോണ്‍ സമരം എന്നെയും സ്വാധീനിച്ചു. 

കഥയില്‍ എന്നതു പോലെ “സംഘഗാനം” അടിസ്ഥാനപരമായി 
വര്‍ഗ്ഗരാഷഷ്ട്രീയം ഉയര്‍ത്തിപ്പിടിക്കുന്ന നാടകമാണ്‌. മദ്ധ്യവര്‍ഗ്ഗത്തില്‍ 
പെട്ട ഒരു യുവാവ്‌ തൊഴിലന്വേഷകനായി നഗരത്തില്‍ എത്തുകയും 
പലതരം അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ച്‌ ഒടുവില്‍ സ്വന്തം വര്‍ഗ്ഗത്തെ 
കണ്ടെത്തുകയും രക്തത്തെ തിരിച്ചറിയുകയും ചെയ്യുകയാണ്‌ ഈ 
നാടകത്തില്‍. ദാരിദ്ര്യവും നിസ്സഹായതയും ഇടത്തരക്കാരന്റെ ദുര 
ഭിമാനവും ചേര്‍ന്ന്‌ സൃഷ്ടിക്കുന്ന ഒരു ഇരുണ്ട ചിരി കഥയിലും നാട 
കത്തിലുമുണ്ട്‌. ഐറണിയുടെയും ബ്ളാക്ക്‌ ഹ്യുമറിന്റെയും ഉത്സവമാ 
ണ്‌ രചനയില്‍ ഉടനീളം. “ഗോഡ്സെ സ്മാരക വായനശാല, “യുദാസ്‌ 
മെമ്മോറിയല്‍ പാര്‍ക്ക്‌” തുടങ്ങി സ്ഥാപനങ്ങളെല്ലാം വിരുദ്ധോക്തി 
നിറഞ്ഞ പേരുകളിലാണ്‌ അറിയപ്പെടുന്നത്‌. ബൂര്‍ഷ്വാ,പെറ്റിബൂര്‍ഷ്വാ, 
പ്രോലിറ്റേറിയേറ്റ്‌ എന്നീ മൂന്ന്‌ വര്‍ഗ്ഗങ്ങളെയും നിര്‍വ്ൃവചിക്കുകയും 
വ്യാഖ്യാനിക്കുകയുമാണ്‌ കഥയും നാടകവും. അസാമാന്യമായ ക്രൂര 
തയും മനുഷ്യത്വരാഹിത്യവും ഉപരിവര്‍ഗ്ഗത്തിന്റെ മുഖമുദ്രയായി 
സുകുമാരന്‍ വരച്ചുവെക്കുന്നു. പക്ഷേ, കടുത്ത ആക്രമണം അദ്ദേഹം 
നടത്തുന്നത്‌ മധ്യവര്‍ഗ്ഗത്തിന്‌ നേര്‍ക്കാണ്‌. ഇടത്തരക്കാരന്റെ നിഷ്പ 
ക്ഷതാ നാട്യവും, മുകളില്‍ എത്താനുള്ള ദുര്‍മോഹവും പുരോഗമന 
വാചാടോപവുമെല്ലാം ഇത്ര നിശിതമായ ആക്രമണത്തിന്‌ വിധേയ 
മായത്‌ അന്നത്തെ രാഷ്്്രീയകാലാവസ്ഥയില്‍ നിന്ന്‌ ലഭിച്ച ആത്മ 
വിമര്‍ശനബോധം കൊണ്ട്‌ കൂടിയാണ്‌. സി.അച്യുതമേനോന്‍ എന്ന 
ആദര്‍ശ പ്രതീകമായി വാഴ്ത്തപ്പെടുന്ന കമ്മ്യുണിസ്റ്റ്‌ നേതാവ്‌ മുഖ്യ 
മന്ത്രിയായിരുന്ന കാലത്താണ്‌ എം.സുകുമാരനും സഖാക്കളും തൊ 





00 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ഴിലില്‍ നിന്ന്‌ തന്നെ പിരിച്ചുവിടപ്പെട്ടത്‌. അതിന്റെ തുടര്‍ച്ചയായി 
കേരളത്തില്‍ അര്‍ദ്ധഫാസിസ്റ്റ്‌ വാഴ്ച അരങ്ങേറുമ്പോഴും, പിന്നെ 
അടിയന്തരാവസ്ഥാ അതിക്രമങ്ങള്‍ അരങ്ങേറുമ്പോഴും കോണ്‍ഗ്രസ്സ്‌ 
ഗുണ്ടാവാഴ്ചയ്ക്ക്‌ സിപിഐയുടെ പിന്തുണയും പങ്കാളിത്തവുമുണ്ട്‌. 
സുകുമാരന്‍ അടക്കിപ്പിടിച്ച സംഘര്‍ഷങ്ങള്‍ പലതും നാടകമായപ്പോള്‍ 
ഞാന്‍ തുറന്നുവിട്ടു. സ്വന്തം വര്‍ഗ്ഗസ്വത്വം തേടിയുള്ള മധ്യവര്‍ഗ്ഗക്കാരനാ 
യ തൊഴിലന്വേഷകന്‍ കണ്ടെത്തുന്ന കഥാപാത്രങ്ങള്‍ ഒന്നാം ഗൌതമന്‍ 
(ബൂര്‍ഷ്വാ) രണ്ടാം ഗൌതമന്‍ (പെറ്റി ബൂര്‍ഷ്വാ) മൂന്നാം ഗൌാതമന്‍(പ്രോ 
ലിറ്റേറിയേറ്റ്‌) എന്നിങ്ങനെയാണ്‌ കഥയിലെന്ന പോലെ നാടകത്തിലും 
പ്രത്യക്ഷപ്പെട്ടത്‌. 

സ്വന്തമായി ഫാക്റ്ററിയും ധനസദ്രമാജ്യവുമുള്ള വന്‍ മുതലാളി 
യാണ്‌ ഒന്നാം ഗൌതമന്‍ എന്ന കഥാപാഠ്രതം. ക്ഷിപ്ര കോപിയും ഉദ്ധതനു 
മായ ഈ കഥാപാത്രം ഒരു സാധാരണ വില്ലന്‍ കഥാപാത്രമല്ല. മറിച്ച്‌ ഒരു 
മൂലധന സ്ദ്രമാജ്യത്തിന്റെ, അത്‌ കയ്യാളുന്ന വര്‍ഗ്ഗത്തിന്റെ പ്രതിനിധി 
യാണ്‌. ഇത്തരം കഥാപാത്രത്തിനിണങ്ങുന്ന മികച്ച രൂപപ്പൊലിമയുണ്ട്‌ 
ദേശാഭിമാനി തീയറ്റേഴ്‌സ്‌ അതിനു വേണ്ടി കണ്ടെത്തിയ കെ.കെ. 
മാസ്റ്റര്‍ക്ക്‌. കഥാപാത്രത്തെ കാഴ്ചയില്‍ തന്നെ ധ്വനിപ്പിക്കാന്‍ കഴിയു 
ക എന്നത്‌ കാസ്റ്റിംഗിലെ പ്രധാന നേട്ടമാണ്‌. അതിന്റെ പിന്‍ബലമുണ്ട്‌ 
കെ.കെ..മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പില്‍. ക്ഷോഭവും ക്രര്യവുമെല്ലാം മിന്നി 
മറയാന്‍ പോന്ന വിസ്തൃതമായ മുഖം. വലിയ തലയെടുപ്പുള്ള നടന്‍. 
അപ്പോള്‍ തന്നെ പല അസുഖങ്ങളുമുണ്ട്‌. പക്ഷെ ഒറ്റ ദിവസം പോലും 
റിഹേര്‍സല്‍ മുടക്കില്ല. ജുബ്ബയും മുണ്ടും കണ്ണടയും നീളന്‍ കാലന്‍ കു 
ടയുമായി നേരത്തെ ക്യാമ്പില്‍ ഹാജര്‍. ആദ്യ ദിവസം തന്നെ ദീര്‍ഘനേ 
രം സംസാരിച്ച്‌ ഞങ്ങള്‍ അടുത്ത സുഹൃത്തുക്കളായി.1980 ഒക്റ്റോബര്‍ 
4നായിരുന്നു പയുന്നൂര്‍ ബോയ്സ്‌ ഹൈസ്കൂള്‍ അങ്കണത്തില്‍ വെച്ച്‌ 
“സംഘഗാനം” നാടകത്തിന്റെ ആദ്യ അവതരണം. അതിനുള്ള ഒരു 
ക്കങ്ങളില്‍ രാവും പകലും എന്നില്ലാതെ ഞങ്ങള്‍ മുഴുകി. 

ഒന്നാം ഗാതമന്റെ ബംഗ്ളാവ്‌ ആദ്യമായി നാടകത്തില്‍ കാണി 
ക്കുമ്പോള്‍ തന്നെ വിചിത്രമായ അനുഭവങ്ങളാണ്‌ അവിടെ കഥാനാ 
യകനായ അന്വേഷകന്‍ നേരിടേണ്ടി വരുന്നത്‌. അത്രയും വലിയ ഒരു 
കൊട്ടാരത്തിലേക്ക്‌ ഭയചകിതനായാണ്‌ അയാള്‍ കടന്നെത്തുന്നത്‌. 
അവിടെ മുതലാളിയുടെ പത്നിയും പരിചാരകനും മാത്രമേയുള്ളൂ. 
അവര്‍ക്ക്‌ കുട്ടികളില്ല. അസംതൃപ്തമായ ലൈംഗികജീവിതവും അനപ 
തൃതയും ഏകാന്തതയും അവരുടെ മനസ്സിന്റെ സമനില തെറ്റിച്ചിട്ടുണ്ട. 
അന്വേഷകന്റെ ഭയാശങ്കുകളെ മുഴുവന്‍ അസ്ഥാനത്താക്കിക്കൊണ്ട്‌ 
അപ്രതീക്ഷിതമായ വരവേല്‍പ്പാണ്‌ അയാള്‍ക്ക്‌ അവിടെ ലഭിക്കുന്നത്‌. 
എത്രയോ കാലമായി കാണാന്‍ കാത്തിരിക്കുന്ന ഒരാളെ എന്നത്‌ 
പോലെ ഗൌതമ പത്നി അന്വേഷകനെ സ്വീകരിക്കുന്നു. “നിങ്ങളെന്താണ്‌ 
ഇത്ര കാലമായും വരാതിരുന്നത്‌” എന്ന ചോദ്യത്തോടെ അയാളെ കൈ 
പിടിച്ച്‌ കിടപ്പുമുറിയിലേക്ക്‌ ആനയിക്കുന്നു. അവരുടെ കിടക്കയില്‍ 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 70 


ഇരുത്തുന്നു. മക്കളില്ലെങ്കിലും അവര്‍ സ്‌കൂളില്‍ പോയിരിക്കയാണെന്ന്‌ 
കള്ളം പറയുന്നു. ശീതളപാനീയം കുടിപ്പിക്കുന്നു. വടക്കന്‍കേരളത്തിലെ 
മികച്ച നടിയായ ലക്ഷ്മിയാണ്‌ ഈ വേഷത്തില്‍ അരങ്ങിലെത്തിയത്‌. 
അസാമാനൃമായ സൂന്ദര്യവും രൂപസൌയഷ്ഠവവും ആകര്‍ഷകമായ 
ശബ്ദവും ഉള്ള ലക്ഷ്മി ഇളംനീലനിറമുള്ള ഒരു നേരിയ നൈറ്റ്‌ ഗനണ്‍ 
ധരിച്ചാണ്‌ ഈ രംഗത്ത്‌ പ്രതൃക്ഷപ്പെടുന്നത്‌. സവിശേഷമായ ലൈറ്റിങ്ങ്‌ 
പാറ്റേണില്‍ മാദകമായ സംഗീതത്തിന്റെ അകമ്പടിയിലാണ്‌ ആ പ്ര 
വേശം. “സംഘഗാനം” നാടകത്തിലെ അതുല്യ ദൃശ്യഭംഗിയുള്ള ഒരു 
ഭാഗമായിരുന്നു അത്‌. സദസ്സ്‌ എന്താണ്‌ സംഭവിക്കുകയെന്നറിയാതെ 
ശ്വാസം അടക്കിപ്പിടിച്ചിരിക്കുമ്പോള്‍ പെട്ടെന്ന്‌ അവരുടെ നിറം മാറുന്നു. 
കളിപ്പാട്ടങ്ങളും പാവകളും അന്വേഷകന്റെ നേര്‍ക്ക്‌ വലിച്ചെറിഞ്ഞ ശേഷം 
അവര്‍ അട്ടഹസിക്കുന്നു. അന്വേഷകന്‍ ഭയന്നുവിറച്ച്‌ ഓടിപ്പോകുന്നു. 

അവിടെയാണ്‌ കോട്ടും സൂട്ടും ഷൂസും ചുണ്ടില്‍ പുകയുന്ന 
പൈപ്പും കയ്യില്‍ ഒരു കറുത്ത സൂട്ടകേസുമായി കാര്‍ നിര്‍ത്തി മുതലാളി 
കയറി വരുന്നത്‌. ആദ്യ്രവേശത്തിന്റെ രംഗം തന്നെ സദസ്സിനെ കിടി 
ലം കൊള്ളിക്കാന്‍ പോന്നതാണ്‌. സംഭാഷണങ്ങളില്‍ വാക്കുകളുടെ 
മാര്രകളുടെ മാത്രം ഒരു പ്രശ്നം ഇടയ്ക്ക്‌ വരും. അക്കാര്യം ശ്രദ്ധിക്കാന്‍ 
സംവിധായകനായ ഒ.കെ. മാഷ്‌എന്നെയാണ്‌ ചുമതലപ്പെടുത്തിയിരുന്നത്‌. 
ഞങ്ങള്‍ മാത്രമായി സ്വകാര്യമായി സംസാരിക്കും. പോസ്‌ എന്നത്‌ ഡയ 
ലോഗ്‌ ഡെലിവറിയില്‍ കെ.കെ.മാഷെ കുഴക്കിയിരുന്ന ഒരു പ്രശ്നമാണ്‌. 
ഒരു വാചകത്തില്‍ വാക്കുകള്‍ക്കിടയില്‍ പുലര്‍ത്തേണ്ട മാത്രകളുടെ 
വ്യത്യാസം. ഉദാഹരണത്തിന്‌ “വാടാ. ഇവിടെ..തെണ്ടി..”എന്ന ക്രോധ 
പ്രകടനത്തില്‍ “വാടാ ഇവിടെ” എന്ന്‌ ഒന്നിച്ചും “തെണ്ടി” എന്നത്‌ ഒരു 
പോസിനുശേഷം വേറൊരു മോഡുലേഷനിലുമാണ്‌ വേണ്ടത്‌. പക്ഷെ 
അദ്ദേഹം ഒരു ആവേശത്തില്‍ അവ ഒറ്റ വീര്‍പ്പിനു പറയും. പക്ഷെ, 
ഞങ്ങള്‍ ഓരോ ആളുടെ സംഭാഷണവും ആവര്‍ത്തിച്ചു കേട്ട്‌ അതിന്റെ 
കയറ്റിറക്കങ്ങളും മോഡുലേഷനും തിരുത്തി മാത്രമാണ്‌ മുന്നോട്ടു പോ 
യത്‌. നാടകസംഘത്തിനും അത്‌ ഒരു വൃത്യസ്ത അനുഭവമായിരുന്നു. 
ദിവസങ്ങള്‍ക്കുള്ളില്‍ അസാമാന്യമായ പ്രകടനത്തിലെത്തി അദ്ദേഹം. 
ഓരോ അവതരണം കഴിയുമ്പോഴും അദ്ദേഹം ചോദിക്കും. “ഇപ്പോ 
ഴെങ്ങനെയുണ്ട്‌”?. “അതിഗംഭീരമായിരുന്നു”. അദ്ദേഹത്തിന്റെ ആത്മാ 
ര്‍ത്ഥതയ്ക്കുള്ള അംഗീകാരമായിരുന്നു എന്നും എന്റെ പ്രതികരണം. 
അത്രയും ആത്മാര്‍ത്ഥത നിറഞ്ഞു നിന്ന കലാകാരനാണ്‌ കെ.കെ. 
മാസ്റ്റര്‍. 

മൂന്നാം ഗൌതമനായി അഭിനയിച്ചത്‌ വി.കെ.രവീന്ദ്രനാണ്‌. 
അന്ന്‌ കെ എസ്‌ വൈ എഫിന്റെ അവിഭക്ത കണ്ണൂര്‍ ജില്ലാ ജോയിന്റ്‌ 
സ്വരകട്ടറി. മികച്ച അഭിനയമാണ്‌ ഈ നാടകത്തില്‍ രവിയേട്ടന്റേത്‌. 
ഗൌതം ഷുഗര്‍ മില്‍സിന്റെ ഫാക്റ്ററിയുടെ കെട്ടിടം പണിയില്‍ ഉണ്ടാ 
യിരുന്ന തൊഴിലാളികളില്‍ ചിലരെ കൂടി ഫാക്റ്ററിയില്‍ നിയമി 
ക്കണമെന്ന ആവശ്യവുമായിട്ടാണ്‌ മൂന്നാം ഗൌതമന്റെ വരവ്‌. ഒരു 





റി ജഃ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


സോഫ്റ്റ്രഡിജ: അയാള്‍ക്ക്‌ കുടിക്കാന്‍ കൊടുത്തിട്ടുണ്ട്‌. പെട്ടെന്ന്‌ ഒരു 
സ്ഫോടക ശബ്ദത്തില്‍ ഒന്നാം ഗൌതമന്‍ ചോദിക്കുന്നു. “നിങ്ങളെന്താണ്‌ 
കഴിക്കുന്നത്‌"? “സര്‍ബ്ബത്ത്‌”. ശബ്ദം താഴ്ത്തി അയാള്‍ ഉത്തരം പ 
റയുന്നു. “അല്ല വിയര്‍പ്പ്‌.. എന്റെ വിയര്‍പ്പ്‌”. ഇത്തരം ഒരു സ്ഫോടക 
സ്വഭാവിയായ കഥാപാത്രത്തെ. അനായാസം അദ്ദേഹം അഭിനയിച്ചു 
തീര്‍ത്തു. നിരവധി വേദികളില്‍ സംഘഗാനം വന്‍ പ്രേക്ഷക 
പിന്തുണയോടെ അവതരിപ്പിക്കപ്പെട്ടു. നാടകവും യാത്രയുമായി 
എന്നും നീണ്ട മണിക്കൂറുകളുടെ ഉറക്കൊഴിച്ചില്‍. എങ്കിലും അദ്ദേഹം 
നാടകം മുടക്കിയില്ല. ഒരേയൊരു സ്റ്റേജില്‍ മാര്രമാണ്‌ അഭിനയിക്കാന്‍ 
കഴിയാത്ത വിധം അദ്ദേഹം രോഗബാധിതനായത്‌. ആ ദിവസം കിനാ 
ത്തില്‍ കെ.മുരളി മാസ്റ്റര്‍ ഒന്നാം ഗൌതമന്റെ വേഷം അവതരിപ്പിച്ചു. 

അരങ്ങിനെ കീഴടക്കുന്ന ആകാരവുമായി ജലിച്ചു നിന്ന കെ.കെ. 
മാസ്റ്റര്‍ “സംഘഗാനം” കണ്ട ഏവരുടെയും മനസ്സില്‍ ഇപ്പോഴും ഒട്ടും 
മങ്ങാതെ നില്‍പ്പുണ്ടാകും. നാടകം പുറത്തുവന്ന അതേകാലത്ത്‌ സംഘ 
ഗാനം എന്ന കഥ പി.എ. ബക്കര്‍ ശ്രീനിവാസനെ ക്രേന്ദ്ര കഥാപാത്രമാക്കി 
ചലച്ചിര്രമാക്കിയിരുന്നു. അതിനു തൊട്ടുമുമ്പ്‌ നാടക പ്രവര്‍ത്തനത്തില്‍ 
തൃക്കരിപ്പൂരില്‍ ശ്രീനിവാസനും കെ.കെ.മാസ്റ്ററും ഒപ്പം ഉണ്ടായിരുന്നു. 
സിനിമയില്‍ ഒന്നാം ഗൌതമന്റെ വേഷം അഭിനയിച്ചത്‌ രാമു കാര്യാട്ട 
ആയിരുന്നു. വര്‍ഷങ്ങള്‍ക്കു ശേഷം ദൂരദര്‍ശനിലാണ്‌ ഞാന്‍ ബക്കറുടെ 
സംഘഗാനം കണ്ടത്‌. രണ്ടു മാധ്യമങ്ങളാണ്‌. പരസ്പരം താരതമ്യം 
ചെയ്യുന്നതില്‍ അനാചിത്യമുണ്ട്‌. പക്ഷേ, ഒന്നാം ഗൌാതമനായി ഒന്നുകൂടി 
മികച്ചുനിന്നത്‌ കെ.കെ.മാസ്റ്ററാണ്‌ എന്നാണ്‌ എനിക്ക്‌ തോന്നിയത്‌. 

പല തലമുറകളില്‍പ്പെട്ട പ്രഗത്ഭമതികളായ നാടക പ്രവര്‍ത്ത 
കരുടെ കൂടെ അദ്ദേഹം പ്രവര്‍ത്തിച്ചിട്ടുണ്ട്‌. അക്കൂട്ടത്തില്‍ എന്റെയും ഒ.കെ. 
കുറ്റിക്കോലിന്റെയും കൂടെ, ഞങ്ങളുടെ ഏറ്റവും പ്രസിദ്ധമായിത്തീര്‍ന്ന 
ഒരു നാടകത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേഷത്തില്‍ അദ്ദേഹം 
അഭിനയിച്ചിട്ടുണ്ട്‌. ഒ .കെ.മാഷും കെ.കെ.മാഷും ഇന്നില്ല. പ്രേക്ഷകരുടെ 
ഓര്‍മ്മയില്‍ ഇന്നും ജീവിക്കുന്ന “സംഘഗാന ത്തിലെ ഒന്നാം ഗൌതമന്‍ 


എന്റെ ആദരം. 





നാടകമെന്ന 
സാഹൃദമാധ്യമം 


ഉദിനൂര്‍ ബാലഗോപാലന്‍ 





ക്കരിപ്പൂരിനും പരിസരപ്രദേശങ്ങള്‍ക്കും ശ്രദ്ധേയമായ കലാസാംസ്‌കാ 
രിക പാരമ്പര്യമുണ്ട്‌. അനേകം നാടകാവതരണങ്ങള്‍ക്ക്‌ തൃക്കരിപ്പൂര്‍ 
ടൌണ്‍ തന്നെ വേദിയായിട്ടുണ്ട്‌. വായനശാലകളും കലാസമിതികളും 
മറ്റു സംഘടനകളും നാടകം അവതരിപ്പിച്ചിരുന്നു. (്രസിദ്ധങ്ങളായ 
നാടക സംഘങ്ങളും ഇവിടെ അവതരണം നടത്തിയിരുന്നു. സംസ്ഥാന 
തലത്തില്‍ ശ്രദ്ധേയമായ അമേചചര്‍ നാടകമത്സരങ്ങള്‍ക്കും തൃക്കരിപ്പൂര്‍ 
വേദിയാകാറുണ്ട്‌. കെ എം കെ സ്മാരക കലാസമിതി ഇന്നും തല 
യെടുപ്പോടെ ടൌാണിലുണ്ട്‌. ദേശാഭിമാനി തിയേറ്റേഴസ്‌, ദേശീയ കലാ 
സമിതി, ബി എസ്‌ എസ്‌, ഉദയ ചൊവ്വേരി, തൃക്കരിപ്പൂരിലെ സി എം 
ബില്‍ഡിംഗില്‍ കെ വി ലക്ഷ്മണേട്ടന്റേയും മറ്റും നേതൃത്വത്തില്‍ പ്ര 
വര്‍ത്തിച്ച സമിതി, പേക്കടത്ത്‌ പ്രവര്‍ത്തിച്ചിരുന്ന സമിതി, വൈക്കത്ത്‌, 
നടക്കാവ്‌, ഈയ്യക്കാട്‌, തങ്കയം, ഇളമ്പച്ചി തുടങ്ങിയ സ്ഥലങ്ങളിലെ 
സംഘടനകളും സമിതികളും, തങ്കയം മുഹമ്മദ്‌ അബ്ദുള്‍ റഹ്മാന്‍ സ്മാര 
ക ഗ്രന്ഥാലയം, മോഡേണ്‍ ര്മാറ്റിക്ക ഇവയൊക്കെ അന്നത്തെ സജീവ 
മായ സംഘടനകള്‍ ആയിരുന്നു. തൃക്കരിപ്പൂര്‍ ഗവണ്‍മെന്‍റ്‌ ഹൈസ്‌ 
കൂളിലും സെന്‍റ്‌ പോള്‍സ്‌ എ യു പി സ്‌കൂളിലും ആയിരുന്നു പ്രധാന 
വേദികള്‍. 

വിശ്വ കേരള കലാസമിതി, സൂര്യ സോമ, കാളിദാസ കലാക്രേന്ദ്രം, 
കെ പി എ സി, കോട്ടയം നാഷണല്‍ തീയേറ്റേഴ്‌സ്‌, ആറ്റിങ്ങല്‍ ദേശാഭി 
മാനി, കോഴിക്കോട്‌ സംഗമം, കലിംഗ തുടങ്ങിയ പ്രശസ്തമായ സമിതി 
കളുടെ നാടകങ്ങള്‍, അമേചര്‍ നാടക മത്സരങ്ങള്‍ ഇവയൊക്കെ അര 
ങ്ങേറിയ പ്രദേശമായിരുന്നു തൃക്കരിപ്പൂര്‍. കനസ്റ്റ ക്ലബ്ബും മോഡേണ്‍ 





30 അ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


രമാറ്റിക്കയും ശ്രദ്ധേയമായ മത്സരങ്ങള്‍ സംഘടിപ്പിച്ചിരുന്നു. ഭൂമി 
യിലെ മാലാഖ, ദൈവം മരിച്ചു, ക്രോസ്‌ബെല്‍റ്റ്‌, മണല്‍ക്കാട തുടങ്ങിയ 
നാടകങ്ങള്‍ തൃക്കരിപ്പൂരിലെ സമിതികള്‍ തന്നെ അവതരിപ്പിച്ചിരുന്നു. 

കെ ചന്തു, കുഞ്ഞിക്കണ്ണന്‍, കണ്ണപൊതുവാള്‍, വി പി കൃഷ്ണന്‍, 
കോരന്‍ മാസ്റ്റര്‍, പി വി ബാലകൃഷ്ണന്‍, കെ പി കുഞ്ഞിരാമന്‍ 
നായര്‍, ടി പി ഭാസ്കരന്‍, മോഡേണ്‍ ടൈലേഴ്സ്‌ നാരായണന്‍, കെ 
വി ലക്ഷ്മണന്‍, പി വി രാഘവന്‍ (കാഥികന്‍) തുടങ്ങിയ പ്രശസ്തരായ 
നടന്മാരുടെ അഭിനയം എന്നെപ്പോലുള്ളവര്‍ക്ക്‌ ആവേശമായിരുന്നു. 
പലരും ഇന്ന്‌ നമ്മോടൊപ്പമില്ല. 

ആ പാരമ്പര്യം തന്നെയാണ്‌ കുഞ്ഞികൃഷ്ണന്‍ എന്ന കെ കെ 
മാഷും തുടര്‍ന്നത്‌. കലാസാംസ്‌കാരികരംഗത്ത്‌ അനിലന്‍ ചിത്രശാല 
എന്ന പേരില്‍ അറിയപ്പെട്ടിരുന്ന മാഷ്‌ കൈവെക്കാത്ത മേഖലകളില്ല. 
പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളിലും അവിടുത്തെ കലാസംഘടനകളിലും 
സജീവമായി ഇടപെട്ട വ്യക്തിത്വം. ചിര്രരചന, സംഗീതം, ചമയം, രംഗ 
പടനിര്‍മ്മിതി, ശില്പനിര്‍മ്മാണം, അഭിനയം, സംവിധാനം തുടങ്ങി 
എല്ലാ രംഗത്തും തിളങ്ങിനിന്ന പ്രതിഭയായിരുന്നു കെ കെ മാഷ്‌. 

തങ്കയം എന്ന കൊച്ചുപ്രദേശത്തുനിന്നും ജില്ലയ്ക്ക്‌ അകത്തും 
പുറത്തും ശ്രദ്ധേയനായി മാറി. അധ്യാപകന്‍, പ്രധാനാധ്യാപകന്‍ 
എന്നീ പദവികളിലും വ്യക്തിമുദ്രപതിപ്പിച്ചു. മാഷുടെ വിയോഗം കലാ 
സാംസ്കാരിക മേഖലയ്ക്ക്‌ കനത്ത നഷ്ടം തന്നെയാണ്‌. പക്ഷേ 
അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തുനടത്തിയ പ്രവര്‍ത്തനങ്ങള്‍ കാലമ്മെര്ത 
കഴിഞ്ഞാലും ജനമനസ്സുകളില്‍ നിലനില്‍ക്കുന്നതാണ്‌. 

ഞാനും മാഷും തമ്മില്‍ നല്ല സൌഹൃദമായിരുന്നു. കുട്ടിക്കാലത്ത്‌ 
മാഷുടെ താമസസ്ഥലമായ തങ്കയം പ്രദേശത്ത്‌ കഴിഞ്ഞിരുന്നു. 
അദ്ദേഹത്തിന്റെ വീടും വീട്ടുകാരും എനിക്ക്‌ സുപരിചിതം. പി പി 
കുഞ്ഞിരാമന്‍ മാസ്റ്റര്‍, കെ കെ മാഷ്‌, പി പി കെ പൊതുവാള്‍ മാഷ്‌, 
പി പി ഗോവിന്ദന്‍ (ദീപ്തി) ഇവര്‍ എന്നെപ്പോലുള്ളവരുടെ അടുത്ത 
സൌഹൃദത്തിനുടമകള്‍. കുഞ്ഞിരാമന്‍ മാഷ്‌ രാഷ്ട്രീയരംഗത്ത്‌ നിറഞ്ഞു 
നിന്നിരുന്നു. കെ കെ മാഷും ഗോവിന്ദനും കലാരംഗത്ത്‌. പി പികെ 
വിജ്ഞാനസാഹിത്യ രംഗത്ത്‌. 

തൃക്കരിപ്പൂര്‍ ഹൈസ്‌കൂളിലെ പഠനകാലത്താണ്‌ കൂടുതലാ 
യി കെ കെ മാഷെ അടുത്തറിയാനിടയായത്‌. പിന്നീട്‌ അധ്യാപകനാ 
യപ്പോള്‍ ഞങ്ങള്‍ ഒരുമിച്ച്‌ പല മത്സരവേദികളിലും വിധിനിര്‍ണയത്തിന്‌ 
പങ്കെടുക്കുമായിരുന്നു. മത്സരിക്കുന്ന കുട്ടികളുടെ ന്യൂനത എന്താണെന്ന്‌ 
കാര്യകാരണസഹിതം ബോധ്യപ്പെടുത്തിക്കൊടുക്കാനുള്ള കഴിവുള്ള 
മനുഷ്യന്‍. സംഗീത മത്സരമാണ്‌ എങ്കില്‍ അതിന്റെ നാനാ വശങ്ങളും 
കുട്ടികള്‍ക്ക്‌ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. നാടകാഭിനയ 
ത്തില്‍ ദേശാഭിമാനി തിയറ്റേഴസിന്റെ “സംഘഗാനം” എടുത്തുപറയേ 
ണ്ടതാണ്‌. പല വേദികളിലും ചര്‍ച്ച ചെയ്യപ്പെട്ട ആ നാടകത്തിലെ പ്ര 
ധാനപ്പെട്ട വേഷം മാഷ്‌ ഭംഗിയായി ചെയ്തു. ദേശീയ കലാസമിതിയുടെ 








കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ |) 


നാടകങ്ങളിലും കെ എം കെ യുടെ നാടകങ്ങളിലും മികച്ച അഭിനയം 
കാഴ്ചവെച്ചു. “സമസ്യ'യിലെ അച്ഛന്‍ നമ്പൂതിരി എടുത്തുപറയേണ്ട ഒരു 
കഥാപാഠര്തമാണ്‌. 

കാലടി ഗോപിയുടെ ഗ്രാമം" എന്ന നാടകം തൃക്കരിപ്പൂരില്‍ 
മാഷും സംഘവും അവതരിപ്പിച്ചത്‌ കണ്ടതിനുശേഷമാണ്‌ സെന്‍ട്രല്‍ 
യൂണിറ്റി ക്ലബ്ബ്‌ ഉദിനൂരില്‍ അരങ്ങേറിയത്‌.അതിനുവേണ്ടുന്ന സഹായ 
വും, ചമയം മുതല്‍ രംഗപടനിര്‍മ്മിതി വരെ, ഞങ്ങള്‍ക്ക്‌ അദ്ദേഹം 
ചെയ്തു തന്നു. ഉദിനൂരുമായി മാഷിന്‌ നല്ല ബന്ധം അവസാന കാലം 
വരെ ഉണ്ടായിരുന്നു. 

തനിക്കു ശരിയെന്ന്‌ തോന്നുന്ന കാര്യങ്ങള്‍ കൃത്യമായി പ 
റയാനും ബോധ്യപ്പെടുത്താനും അദ്ദേഹത്തിന്‌ കഴിഞ്ഞിരുന്നു. 
ഒരു കര്‍ക്കശക്കാരനായി പലര്‍ക്കും തോന്നുമെങ്കിലും തന്റെ 
ആത്മാര്‍ത്ഥതയാണ്‌ അദ്ദേഹത്തെ അത്തരത്തിലുള്ള ശക്തമായ വിമര്‍ 
ശനം ഉന്നയിപ്പിക്കുന്നത്‌. കെ കെ മാഷ്‌ കലാരംഗത്ത്‌ നല്‍കിയ സംഭാവന 
കള്‍ വലുതാണ്‌. 


ടു 


മറവിയിലെ 
ഓര്‍മകള്‍.... 





വി കെ രവീന്ദ്രന്‍ 


്ിത്തിരിക്കേണ്ട പലതും മറന്നുപോവുകയോ മറയ്ക്കപ്പെടുകയോ 
ചെയ്യുന്ന ഒരു സമകാലികജനതയാണ്‌ ഇവിടെയിപ്പോള്‍ പുലര്‍ന്നു 
പോരുന്നത്‌. ചരിത്രം വിസ്മൃതമാക്കുകയോ തമസ്ക്കരിക്കപ്പെടുകയോ 
ചെയ്യുകയും ചരിത്രേതരമായവ ആ സ്ഥാനം കയ്യേറി കൈക്കലാക്കുകയും 
ചെയ്യുന്ന വിചിത്രമായൊരു കാലം. സത്യാനന്തരകാലം എന്നും അതു 
വിളിക്കപ്പെടുന്നു. 
ദേശചരിത്രവും പ്രാദേശികചരിത്രവും ഓര്‍മകളുടെ സംഭരണി 
കളില്‍ അടരുകളായി സംഭരിച്ചുവെച്ചിരുന്ന മനുഷ്യപുസ്തകങ്ങള്‍ താളു 
കളവശേഷിപ്പിക്കാതെ കൊഴിഞ്ഞുപോയിരിക്കുന്നു; പൊയ്ക്കൊണ്ടി 
രിക്കുന്നു. അങ്ങനെയുള്ള ഒരോര്‍മപ്പുസ്തകമാണ്‌ അനിലന്‍ എന്ന കെ 
കെ മാസ്റ്റര്‍ എന്ന കുഞ്ഞികൃഷ്ണന്‍ മാസ്റ്ററുടെ തിരോഭാവത്തിലൂടെ 
വീണ്ടെടുക്കാനാവാത്തവിധം നമുക്ക്‌ നഷ്ടമായിരിക്കുന്നത്‌. 
ഇനിയിപ്പോള്‍ അദ്ദേഹത്തില്‍ നിന്നു ചരിത്രത്തിന്‌ മുതല്‍ക്കൂട്ടാനായി 
ഒന്നുമേ ചോര്‍ത്തിയെടുക്കാനാവില്ല. പകരം ഓര്‍ത്തിരിക്കുന്നവരുടെ 
ഓര്‍മകളിലൂടെ ഒരു വ്യക്തിയെന്ന നിലയിലും സാമൂഹൃജീവിയെന്ന 
നിലയിലും അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തോട്‌ എങ്ങനെ പെരുമാറി 
യെന്ന്‌ കണ്ടെത്തുകയേ നിര്‍വാഹമുള്ളൂ. 
തങ്കയത്തും തൃക്കരിപ്പുരും അതിനപ്പുറത്തും കെ കെ മാസ്റ്റര്‍ 
എന്തായിരുന്നുവെന്നും എങ്ങനെയായിരുന്നുവെന്നുമുള്ള അന്വേഷണമാ 
ണ്‌ പ്രധാനം. ജീവിതം തന്നെയാണ്‌ ചരിത്രമായി രേഖപ്പെടുന്നത്‌. 
അതുകൊണ്ട്‌ കെ കെ മാസ്റ്റര്‍ സ്വാഭാവികമായും ചരിത്രത്തിലെ 
ഒരദ്ധ്യായമാണ്‌. എന്നാല്‍ ഏതൊരു വ്യക്തിയെയും ചരിത്രത്തില്‍ 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 90 


,്രസക്തമാകുന്നത്‌ അദ്ദേഹം സമൂഹത്തില്‍ നടത്തിയ ഇടപെടലുകളാ 
ണ്‌. അതു ധനാത്മകമോ ജുണാത്മകമോ ആകാം. 

അടിസ്ഥാനപരമായി കെ കെ മാസ്റ്റര്‍ ഒരു അദ്ധ്യാപകനായിരുന്നു. 
എന്നാല്‍ അദ്ദേഹം വ്യവസ്ഥാപിതരീതിയില്‍ ക്ലാസ്മുറികളില്‍ തളച്ചിട 
പ്പെട്ട ഒരദ്ധ്യാപകനായിരുന്നില്ല. പല മേഖലകളിലും അദ്ദേഹം അദ്ധ്യാപ 
കന്‍ തന്നെയായിരുന്നു. 

ചിര്രമെഴുത്ത്‌, ശില്‍പ്പനിര്‍മാണം, സംഗീതം, അഭിനയം, സംവിധാനം, 
സാഹിത്യം എന്നീ മേഖലകളിലെല്ലാം അദ്ദേഹം രചനാത്മകമായ 
സംഭാവനകള്‍ നല്‍കിയിട്ടുണ്ട്‌. ആ നിലയില്‍ കെ കെ മാസ്റ്റര്‍ സാംസ്‌കാ 
രികരംഗത്തെ ബഹുലതയായിരുന്നു; സഫലമായിത്തന്നെ. 

അദ്ദേഹം ഒരു റെബല്‍ കൂടിയായിരുന്നു. ശരിയെന്നു 
തോന്നുന്നവയോട്‌ ആത്മാര്‍ഥമായി ഒട്ടിനില്‍ക്കുകയും ശരികേടുകളാ 
യി തോന്നുന്നവയോട ഒരുവിട്ടുവീഴ്ചയുമില്ലാത്ത കാര്‍ക്കശ്യം പുലര്‍ 
ത്തുകയും കലഹിക്കുകയും ചെയ്യുമായിരുന്നു അദ്ദേഹം. ഈ ഒരു നില 
പാടാണ്‌ അദ്ദേഹത്തെ വേറൊരാളാക്കി തീര്‍ക്കുന്നത്‌. അതെ, കെ കെ 
മാസ്റ്റര്‍ വൃത്യസ്തനായിരുന്നു. 
തൃക്കരിപ്പൂരില്‍ പ്രമുഖര്‍ പങ്കെടുത്ത ഒരു സാഹിത്യക്യാമ്പ്‌ 
നടന്നിരുന്നു. എം മുകുന്ദന്‍ ഉള്‍പ്പെടെയുള്ള പ്രമുഖര്‍ അതില്‍ പ 
ങ്കെടുത്തിരുന്നുവെന്നാണ്‌ ഓര്‍മ്മ. പ്രാദേശികമായ ക്ഷണമോ പ്രാതി 
നിധ്യമോ ഉണ്ടായിരുന്നില്ല. ആ സാഹിതൃ സമ്മേളനസദസ്സിലേക്ക്‌ 
കൂസലില്ലാതെ കടന്നുചെല്ലുകയും “നിങ്ങളെല്ലാം സിംഹാസനങ്ങളില്‍ 
ഇരുന്നോളു. ഞങ്ങളെ പോലുള്ളവര്‍ക്ക്‌ ഒരു കീറപ്പായയെങ്കിലും 
തന്നുകൂടെ ' എന്നു ചോദിക്കാനുള്ള ആര്‍ജ്ജവം കാട്ടിയ വ്യക്തിയായി 
രുന്നു കെ കെ മാസ്റ്റര്‍. തദ്ദേശീയ സാംസ്‌കാരികരംഗത്തെ സജീവ 
സാന്നിധ്യമായിരുന്നിട്ടും സമ്മേളനത്തില്‍ ക്ഷണിക്കുകയോ പ്രതിനിധി 
യാക്കുകയോ ചെയ്യാത്തതിലുള്ള ക്ഷോഭവും പ്രതിഷേധവുമായിരുന്നു 
അദ്ദേഹം പ്രകടിപ്പിച്ചത്‌. അതുംപറഞ്ഞ്‌ അദ്ദേഹം ഇറങ്ങിപ്പോരുകയും 
ചെയ്തു; എന്താണ്‌ സംഭവിച്ചതെന്നു തിരിച്ചറിയാന്‍ സമ്മേളനവേദി 
അല്‍പ്പം സമയമെടുത്തുവെങ്കിലും. പലരുടേയും മനസ്സില്‍ അങ്ങനെയൊ 
രു വികാരമുണ്ടായിരുന്നുവെങ്കിലും സമ്മേളനവേദിയിലേക്ക്‌ കയറിച്ചെന്നു 
അതു പ്രകടിപ്പിക്കാനുള്ള ഉള്ളുറപ്പ്‌ മറ്റാര്‍ക്കുമുണ്ടായിരുന്നില്ല. 

ഈ കുറിപ്പെഴുത്തുകാരന്‍ കെ കെ മാസ്റ്ററുമായി കൂടുതല്‍ അടുക്കുന്നത്‌ 
ഒന്നിച്ചഭിനയിച്ച ഒരു നാടകത്തിലൂടെയായിരുന്നു.ഏതൊരു വ്യക്തിയെയും 
അടുത്തിടപഴകുമ്പോള്‍ മാര്രമേ അദ്ദേഹത്തെ കുറിച്ചു കൂടുതലറി 
യാനും അവരുടെ നൈര്‍മല്യം അനുഭവിക്കാനും ആസ്വദിക്കാനും 
നമുക്ക്‌ കഴിയുകയുള്ളു. അങ്ങനെയൊരു അനുഭവമായിരുന്നു ഈ 
അടുപ്പത്തിലൂടെ നേടാനായത്‌. 

എം സുകുമാരന്റെ പ്രസിദ്ധമായ “സംഘഗാനം 'എന്ന ചെറു 
കഥയെ ആസ്പദമാക്കി കരിവെള്ളൂര്‍ മുരളി എഴുതിയ നാടക 
ത്തിലായിരുന്നു ഞങ്ങള്‍ ഒന്നിച്ചഭിനയിച്ചത്‌. കണ്ണൂര്‍ കാസര്‍കോട്‌ 








90 അ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


മേഖലകളിലായി (അന്നത്തെ കണ്ണൂര്‍ ജില്ല) നിരവധി വേദികളിലാണ്‌ 
ആ നാടകം അരങ്ങേറിയത്‌. 
അടിയന്തിരാവസ്ഥക്കുശേഷം രചിക്കപ്പെട്ട ആ നാടകത്തിന്റെ അവത 

രണം ഒരുക്കിയത്‌ തൃക്കരിപ്പൂര്‍ “ദേശാഭിമാനി തീയറ്റേഴ്‌സ്‌” ആയിരുന്നു. 
ഒ കെ കുറ്റിക്കോല്‍ ആയിരുന്നു നാടകത്തിന്റെ സംവിധായകന്‍. 
നാടകത്തിലേക്കു കഥാപാര്രങ്ങളെ നിശ്ചയിക്കുമ്പോള്‍ പ്രധാന കഥാ 
പാര്രങ്ങളിലൊന്നായ ഒന്നാം ഗൌതമന്റെ കാര്യത്തില്‍ സംവിധായകനു 
ള്‍പ്പെടെ ആര്‍ക്കും ഒരു തര്‍ക്കവുമുണ്ടായിരുന്നില്ല.ആ വേഷത്തിലേക്ക്‌ 
സര്‍വ്വസമ്മതനായി തെരഞ്ഞെടുക്കപ്പെട്ട ആളായിരുന്നു കെ കെ മാസ്റ്റര്‍. 

മൂന്നു ഗൌതമന്മാരായിരുന്നു നാടകത്തിലുണ്ടായിരുന്നത്‌. മുത 
ലാളി ഇടത്തരക്കാരന്‍ തൊഴിലാളി എന്നിങ്ങനെയുള്ള വര്‍ഗ്ഗപരികല്‍ലപന 
കളുടെ പ്രതീകങ്ങളായിരുന്നു മൂന്നു ഗൌതമന്മാര്‍. ആകാരം കൊണ്ടും 
ശബ്ദം കൊണ്ടും ശരീരഭാഷ കൊണ്ടും ആ കഥാപാര്രത്തിന്‌ അനുയോ 
ജ്യനായിരുന്നു അദ്ദേഹം. വിജയകരമായി തന്നെ ആ കഥാപാത്രത്തെ 
അവതരിപ്പിക്കാന്‍ അദ്ദേഹത്തിനു കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്‌ മാറി നി 
ല്‍ക്കേണ്ടി വന്ന സന്ദര്‍ഭങ്ങളില്‍ പകരക്കാരായിവന്ന ആര്‍ക്കും ആ കഥാ 
പാത്രത്തെ അത്രത്തോളം വിജയിപ്പിക്കാന്‍ കഴിഞ്ഞിരുന്നുമില്ല. ഏതാണ്ട്‌ 
ഒരു മാസത്തോളം നീണ്ടുനിന്ന റിഹേഴ്‌സല്‍ ക്യാമ്പിലൂടെയായിരുന്നു 
ആ നാടകം രൂപപ്പെട്ടുവന്നത്‌. അത്രയുംനാള്‍ ഒരു തപസ്യയായി കണ്ടു 
കൂടെ നില്‍ക്കുകയായിരുന്നു അദ്ദേഹം. 

കലാസംബന്ധിയായ വിഷയങ്ങളില്‍ ആഴത്തിലുള്ള അറിവു 
ണ്ടായിരുന്നു അദ്ദേഹത്തിന്‌. അതുകൊണ്ടുതന്നെ അലിവുള്ള മന 
സ്സിന്റെ ഉടമയുമായിരുന്നു. ആ അറിവിനെ വേണ്ടവിധം പ്രയോജന 
പ്പെടുത്താന്‍ അദ്ദേഹത്തിനും അതിനുള്ള സാഹചര്യവും സന്ദര്‍ഭങ്ങളും 
ഒരുക്കിക്കൊടുക്കാന്‍ തൃക്കരിപ്പൂരിനും കഴിഞ്ഞുവോ എന്ന സംശയം 
മാര്രമല്ല, അതില്‍ നാം വല്ലാത്ത വിമുഖത കാട്ടിയില്ലേ എന്ന ആത്മ 
വിമര്‍ശനവും ഇവിടെ പങ്കുവെക്കുകയാണ്‌. 


ആ ജീവിതത്തിലെ 
ഹാര്‍മണി 





കെ തമ്പാന്‍ 


॥॥] ക്കരിപ്പൂര്‍ തങ്കയം നവജീവന്റെ ഒരു ആദൃകാലപരിപാടിയിലാണ്‌ എനിക്കു 
കെ കെ മാഷെ അടുത്തുകാണാനും ഒപ്പം പ്രവര്‍ത്തിക്കാനും ഇടവന്നത്‌. 
നവജീവന്റെ ആദ്യകാലങ്ങളില്‍ ശിവരാര്രി ദിവസങ്ങളിലായിരുന്നു 
കലാപരിപാടി നടത്തിയിരുന്നത്‌. ഡാന്‍സ്‌, തിരുവാതിരക്കളി, എ കെ 
കുഞ്ഞിരാമന്‍ പണിക്കര്‍ സംവിധാനം ചെയ്ത നാടകം ഇവയായിരുന്നു 
ഒരു ശിവരാത്രി നാളിലെ പരിപാടികള്‍. ഇതിന്റെ പിന്നണി വായിക്കുന്നത്‌ 
കെ ബാലകൃഷ്ണന്‍ പൂച്ചോല്‍ (ഹാര്‍മോണിയം), കുഞ്ഞികൃഷ്ണന്‍ 
മീലിയാട്ട (വയലിന്‍) എന്നിവര്‍. ഇവരുടെകൂടെ തബല വായിക്കുവാന്‍ 
എന്നെയാണ്‌ ക്ലബ്പ്രവര്‍ത്തകരും സംവിധായകനും തീരുമാനിച്ചത്‌. 
രണ്ടുപേരും പരിചയസമ്പന്നരായിരുന്നു, ഞാന്‍ ആദ്യമായിട്ടും. ഇതിന്റെ 
മ്യൂസിക്‌ റിഹേഴ്‌സല്‍ പി പി കെ മാസ്റ്ററുടെ വീട്ടിലായിരുന്നു. എനിക്ക്‌ 
വല്ലാത്തൊരു പേടി. കാരണം തൊട്ടടുത്ത വീട്ടിലാണ്‌ ചിര്രകാരനും 
സംഗീതജ്ഞനും നടനും സംവിധായകനുമൊക്കെയായ കെ കെ മാസ്റ്റര്‍. 
റിഹേഴ്‌സല്‍ സമയത്ത്‌ മാസ്റ്റര്‍ ഇങ്ങോട്ടു കടന്നുവരരുതേ എന്നായിരുന്നു 
എന്റെ പ്രാര്‍ത്ഥന. റിഹേഴ്‌സല്‍ പുരോഗമിക്കുന്നു, മാസ്റ്റര്‍ പുറത്തുനി 
ന്നു എല്ലാം കാണുകയും കേള്‍ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. 
ഞാന്‍ കണ്ടിരുന്നില്ല. ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോള്‍ മാസ്റ്റര്‍ അകത്തു 
വന്നു. ബാലകൃഷ്ണേട്ടനേയും കൂട്ടി പുറത്തേക്കു പോയി. ശബ്ദം 
കുറച്ചു എന്തൊക്കെയോ സംസാരിക്കുന്നു. ഞാന്‍ വായിച്ചുതിന്റെ 
കുറവുകളായിരിക്കും പറയുന്നത്‌ എന്നതായിരുന്നു എന്റെ ആശങ്ക. 
ബാലകൃഷ്‌ ണേട്ടന്‍ തിരിച്ചുവന്നു. റിഹേഴ്‌സല്‍ തുടങ്ങാമെന്നു പ 
റഞ്ഞു. എനിക്ക്‌ സമാധാനമായി. അല്പം കഴിഞ്ഞപ്പോള്‍ മാസ്റ്റര്‍ ബോ 





90 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ക്സും പ്ലെയറും അടങ്ങിയ ഓര്‍ഗണുമായി അകത്തുവന്ന്‌ “ഇതും 
കൂടി വായിച്ചോളൂ” എന്നു പറഞ്ഞു. ആ പ്രോത്സാഹനത്തിന്റെ കൂടി 
ഫലമായി പരിപാടികള്‍ നന്നായി വിജയിപ്പിക്കാന്‍ കഴിഞ്ഞു. നാടകം 
നല്ല നിലവാരം പുലര്‍ത്തി. പിന്നീട്‌ പാപ്പിനിശ്ശേരിയില്‍ മത്സരത്തിനു 
കളിച്ചപ്പോള്‍ സംഗീതത്തിന്‌ ഒന്നാം സ്ഥാനവും മാട്ടൂലില്‍ കളിച്ചപ്പോള്‍ 
നാടകാവതരണത്തിന്‌ ഒന്നാം സ്ഥാനവും കിട്ടി. ഈ നാടകത്തില്‍ 
പ്രവര്‍ത്തിച്ചവര്‍ നാടകരചന, ഗാനരചന, സംവിധാനം, അഭിനയം, 
ചമയം, സംഘാടനം തുടങ്ങിയ മേഖലകളില്‍ ഇന്നും സജീവമായി പ്ര 
വര്‍ത്തിക്കുന്നു. പി പി കെ മാസ്റ്ററുടെ വീടിന്റെ മുകള്‍ഭാഗവും ജ്യഷ്ഠന്‍ 
കുഞ്ഞിരാമന്‍ മാസ്റ്ററുടെ വീടും പരിസരവും നവജീവന്റെ കലാപ 
രിശീലനത്തിനായി തന്നുകൊണ്ട്‌ കെ കെ മാസ്റ്ററുടെ കുടുംബാംഗങ്ങള്‍ 
എന്നും നിറഞ്ഞമനസ്സോടെ കലാപ്രവര്‍ത്തനത്തിന്റെ ഭാഗമാകുന്നുണ്ട്‌. 
കുറച്ചുവര്‍ഷങ്ങള്‍ക്കു മുമ്പ്‌ കെ കെ മാസ്റ്റര്‍ സംവിധാനം ചെയ്ത 

നാടകം നവജീവന്‍ അവതതരിപ്പിച്ചിരുന്നു. ഈ നാടകത്തിനു സംഗീതം 
നല്‍കിയത്‌ എം പി രാഘവന്‍. ഫ്ളൂട്ട ജോണ്‍സണ്‍ പുഞ്ചക്കാട്‌. 
എനിക്കും എന്റെ സഹോദരന്‍ കൃഷ്ണനും ഒന്നിച്ചു തബല വായിക്കാന്‍ 
സാധിച്ചിരുന്നു. ഇതില്‍ മായാതെ മനസ്സില്‍ നില്‍ക്കുന്നതാണ്‌ മാസ്റ്റര്‍ 
ഒരുക്കിയ വീടിന്റെ സിറ്റനട്ട അടങ്ങിയ കട്ടട്ട. പൂച്ചട്ടികളും പൂക്കളും 
ഒരുക്കിക്കൊണ്ട്‌ അതിസുന്ദരമായ വീട്‌. ഇളം പച്ചയിലും മഞ്ഞയിലും ഉള്ള 
പെയിന്റിംഗ്‌. വര്‍ണാഭമായ വെളിച്ചം വന്നുചേരുമ്പോള്‍ നാടകത്തിന്‌ 
ഇതു മാറ്റു കൂട്ടിയിരുന്നു. മായാത്ത വര്‍ണ്ണചിത്രമായി ഇന്നും ഇത്‌ മന 
സ്സിലുണ്ട്‌. നാടകം കഴിഞ്ഞതിനുശേഷം മാസങ്ങളോളം മാസ്റ്ററുടെ വീടി 
ന്റെ മുന്നില്‍ ഇത്‌ ഇടംപിടിച്ചിരുന്നു. ഈ നാടകത്തില്‍ അഭിനയിച്ച കെ പി 
സുരേഷ്‌ വിഗ്ഗ്‌ വെച്ചിരുന്നു. ഇതിനെക്കുറിച്ച്‌ കെപി യോടു ചോദിച്ചപ്പോള്‍ 
പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു. മാസ്റ്റര്‍ കെ പി യോട്‌ പറഞ്ഞത്‌, 
“സാധാരണ നീയൊരു കെ പി സുരയാണ്‌. എന്നാല്‍ നാടകത്തില്‍ നീ 
യൊരു കഥാപാത്രമാണ്‌. കഥാപാത്രത്തിന്റെ രൂപമാറ്റത്തിനു വേണ്ടിയാ 
ണ്‌ വിഗ്ഗ്‌ വെച്ചു തന്നത്‌.” സുര അത്‌ ഉള്‍ക്കൊള്ളുകയും ചെയ്തിരുന്നു. 
ഈ നാടകവും നന്നായി കളിച്ചു. 

നവജീവനു വേണ്ടി വത്സരാജ്‌ തൃക്കരിപ്പൂര്‍ രചനയും സംവിധാന 
വും നിര്‍വഹിച്ച “പാലന്തായി കണ്ണന്‍", “കണ്ണകി” എന്നീ സംഗീത 
ശില്പങ്ങള്‍ നിരവധി വേദികളില്‍ അവതരിപ്പിക്കുകയുണ്ടായി. ഈ പ 
രിപാടിയെക്കുറിച്ച്‌ കെ കെ മാസ്റ്ററോടും പി പി കെ മാസ്റ്ററോടും ഞാന്‍ 
അഭിപ്രായം ചോദിച്ചിരുന്നു. “സംഗീതശില്പം എന്നത്‌ ഒരു നിരൂപണം 
ചെയ്യേണ്ട കലയല്ല; അത്‌ ആസ്വാദന കലയാണ്‌. നൃത്തവും സംഗീത 
വും അഭിനയവും ചേര്‍ന്ന ഒരു കലാരൂപമാണ്‌. സംഗീതവും നൃത്തവും 
അഭിനയവും ഇഷ്ടപ്പെടാത്തവര്‍ ആരാണുള്ളത്‌... ആയതു കൊണ്ട്‌ ഈ 
കലാസൃഷ്ടിയെ അങ്ങനെ കണ്ടാല്‍ മതി.” ഇതായിരുന്നു മറുപടി. 

നവജീവന്റെ പരിപാടികളില്‍ പങ്കെടുത്ത ഒട്ടുമിക്ക അഭിനേതാ 
ക്കളെ കുറിച്ചും മനസ്സുനിറഞ്ഞ്‌ അഭിപ്രായമാണ്‌ കെ കെ മാസ്റ്ററില്‍ 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 0 


നിന്നും ഉണ്ടായിട്ടുള്ളത്‌. പ്രത്യേകിച്ച്‌, ജത്ന സി വി, അശ്വതി മാണിയാട്ട്‌, 
പി സി ഗോപാലകൃഷ്ണന്‍, മുരളി പേക്കടം, വിഷ്ണു തങ്കയം, ഹരീഷ്‌ 
തങ്കയം, മിഥുന്‍ തരംഗിണി എന്നിവരെക്കുറിച്ച്‌. (പി സി ഗോപാ 
ലകൃഷ്ണന്‍ കെ എം കെ യുടെ ശ്രദ്ധേയമായ നാടകം “ഖസാക്കിന്റെ 
ഇതിഹാസത്തില്‍ മികവാര്‍ന്ന അഭിനയം കാഴ്ചവച്ചതിന്റെ ഭാഗമായി 
ലാല്‍ജോസിന്റെ “നാല്പത്തിയൊന്ന്‌' എന്ന സിനിമയില്‍ ശ്രദ്ധേയമായ 
അബൂബക്കര്‍ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച്‌ സിനിമാരംഗത്തും 
മുന്നേറുന്നു). 

വര്‍ഷങ്ങള്‍ക്കു മുമ്പ്‌ തൃക്കരിപ്പൂര്‍ ഉദയ നഗറില്‍ വൈകു 
ന്നേരങ്ങളില്‍ ബാലജനസഖ്യം കുട്ടികളുടെ കലാപരിപാടികള്‍ നട 
ത്താറുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായാണ്‌ മാസ്റ്ററുമായി എനിക്ക്‌ 
അടുത്തിടപഴകാന്‍ സാധിച്ചത്‌. അന്ന്‌ പരിപാടിയുടെ മുഖ്യപ്രസംഗം 
മാസ്റ്ററുടേതായിരുന്നു. പ്രസംഗം കഴിഞ്ഞ്‌ പരിപാടി കാണാന്‍ മാസ്റ്റര്‍ 
സ്റ്റേജിന്റെ മുന്നിലിരുന്നു. സംഘഗാനം, ലളിതഗാനം, മോണോ 
ആക്ട, കഥാപ്രസംഗം ഇവയായിരുന്നു പരിപാടികള്‍. നല്ല റിഹേ 
ഴ്സല്‍ നടത്തിയാണ്‌ അക്കാലത്ത്‌ ഓരോന്നും അവതരിപ്പിക്കുക. 
അതുകൊണ്ടുതന്നെ നല്ല നിലവാരം പുലര്‍ത്തി. ഇതിന്റെ ഭാഗമായി 
മാസ്റ്റര്‍ എല്ലാവരെയും അഭിനന്ദിച്ചു. ഇനിയും യുക്തിഭ്രദമായ, കലാ 
മൂല്യമുള്ള പരിപാടികള്‍ കുട്ടികളെക്കൊണ്ട്‌ അവതരിപ്പിക്കണം എന്ന്‌ പ 
റഞ്ഞു. അന്നുമുതല്‍ എനിക്കു മാസ്റ്ററെ അഭിമുഖീകരിക്കാനും സംസാ 
രിക്കാനും അഭിപ്രായങ്ങള്‍ പറയാനും അവസരങ്ങള്‍ വന്നു ചേര്‍ന്നു. 
തൃക്കരിപ്പൂരില്‍ മാസ്റ്റര്‍ക്കും അനുജന്‍ ഗോവിന്ദേട്ടനും (ദീപ്തി ആര്‍ടസ്‌) 
കൂടി ഒരു ചിത്രാലയം ഉണ്ടായിരുന്നു. അവിടെവെച്ച്‌ മാസ്റ്റര്‍ ചിത്രം 
വരയ്ക്കുമായിരുന്നു. ഒരു ദിവസം അവിടെ പോകാന്‍ എനിക്ക്‌ അവസ 
രമുണ്ടായി. മുറിയില്‍ ചുമരില്‍ ഒരാള്‍ പൊക്കത്തില്‍ കഥകളിയുടെയും 
മോഹിനിയാട്ടത്തിന്റേയും ചിത്രങ്ങള്‍ തുണിയില്‍ വരച്ച്‌ ചുമരില്‍ ചേര്‍ത്തു 
വെച്ചിരുന്നു. ആരെയും ആകര്‍ഷിക്കുന്ന ചിത്രങ്ങള്‍. പിന്നെ പ്ലാവില്‍ 
തീര്‍ത്ത ചെറിയ ഒരു കലപ്പ, രണ്ടു ഗദകള്‍. മറ്റു ചിധ്രങ്ങള്‍ക്കൊപ്പം ഇവ 
യും മുറിയില്‍ ഇടാപിടിച്ചിരുന്നു. ദിവസങ്ങള്‍ കഴിഞ്ഞു. ഒരു ദിവസം 
മാസ്റ്റര്‍ വീട്ടില്‍ വന്നു എന്നോടു പറഞ്ഞു “ഞാന്‍ ആ മുറി ഒഴിഞ്ഞു 
കൊടുക്കുന്നു; അതിലുള്ള കുറച്ച്‌ സാധനങ്ങള്‍ വീട്ടിലേക്ക്‌ മാറ്റുവാന്‍ നീ 
ഒന്ന്‌ സഹായിക്കണം; വൈകുന്നേരം അങ്ങോട്ടു വരിക”. വൈകുന്നേരം 
റൂമില്‍ പോയപ്പോള്‍ സാധനങ്ങളെല്ലാം പുറത്തെടുത്തു വെച്ചിരിക്കുന്നു. 
രണ്ടു ചിത്രങ്ങളില്‍ ചുവരില്‍ തന്നെയുണ്ട്‌. അവിടെയുണ്ടായിരുന്ന 
ചിത്രങ്ങള്‍ തരുമോ എന്ന്‌ ചോദിച്ചു. ആ ചിത്രങ്ങളോടൊപ്പം ഗദകളും 
കലപ്പയും കൂടി തരാന്‍ മാഷ്‌ തയ്യാറായി. ഇവയൊക്കെ ചേര്‍ത്തുവച്ചാണ്‌ 
പിന്നീട്‌ ഉദയായുടെ നഗരി ഒരുക്കിയത്‌. പരിപാടി കാണാന്‍ എത്തുന്ന 
എല്ലാവരും മനോഹരമായ ആ ചിത്രങ്ങള്‍ നോക്കിനില്‍ക്കുമായിരുന്നു. 
അവ രണ്ടും ഇന്നും മനസ്സില്‍ നിന്ന്‌ മായുന്നില്ല. 





40ജ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


കോഴിക്കോട്‌ ആകാശവാണിയില്‍ പ്രാദേശിക നാടകങ്ങള്‍ക്കും 
ദേശീയ നാടകങ്ങള്‍ക്കും നിരവധി തവണ കെ കെ മാസ്റ്റര്‍ ശബ്ദം 
നല്‍ കിയിട്ടുണ്ട്‌. ആകാശവാണിയിലെ കലാപ്രവര്‍ത്തനവുമായി 
തിക്കോ ടിയന്‍, ഖാന്‍ കാവില്‍, വില്യാപ്പള്ളി രാജന്‍ മാസ്റ്റര്‍ തുടങ്ങി 
നിരവധി കലാകാരന്‍മാരുമായി ബന്ധമുണ്ടായിരുന്നു മാസ്റ്റര്‍ക്ക്‌. യുവ 
വാണിയില്‍ ഉദയ ചൊവ്വേരിയുടെ ഒരു പരിപാടി അവതരിപ്പിക്കാന 
ൂള്ള അവസരമുണ്ടാക്കിത്തരണം എന്ന്‌ മാഷോട്‌ അഭ്യര്‍ത്ഥിച്ചു. ദിവസ 
ങ്ങള്‍ക്കുള്ളില്‍ത്തന്നെ അതിനുള്ള അവസരവും ഉണ്ടായി. അപ്പോള്‍ 
ഞങ്ങള്‍ മാസ്റ്ററോട്‌ ഒരു പ്രത്യേക കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഖാന്‍ 
കാവില്‍ ആയിരിക്കണം അവതാരകനായി വരേണ്ടതെന്ന്‌. എന്തെന്നാല്‍ 
അക്കാലങ്ങളില്‍ ആകാശവാണിയിലെ നാടകങ്ങളിലും മറ്റു പരിപാടികളി 
ലും തന്റെ ഘനഗംഭീരമായ ശബ്ദം കൊണ്ടും അവതരണമികവു 
കൊണ്ടും പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചുപറ്റുന്ന കലാകാരനായിരുന്നു 
അദ്ദേഹം. റെക്കോര്‍ഡിങ്ങിനു എത്തിയ അദ്ദേഹത്തിന്റെ ശബ്ദം ഇന്നും 
കാതില്‍ മുഴങ്ങുന്നു. നാടക രചനയും ഗാനരചനയും നിര്‍വൃഹിച്ചത്‌ കെ 
കെ മാസ്റ്ററായിരുന്നു. 

“കളിമണ്‍ വിളക്കുകള്‍ എരിഞ്ഞു തീര്‍ന്നു......” എന്നു തുടങ്ങുന്ന 
ഗാനം പാടിയത്‌ എം പ്രസന്ന ടീച്ചര്‍ മാണിയാട്ട്‌. രണ്ടാമത്തെ ഗാനം 
ആലപിച്ചത്‌ സി കെ തമ്പാന്‍. സംഗീതം സി വേണുഗോപാലന്‍ മാസ്റ്റര്‍, 
ചെറുകുന്ന്‌. പി പി കെ മാസ്റ്റര്‍ തയ്യാറാക്കിയ ശാസ്ത്രപ്രഭാഷണം 
അവതരിപ്പിച്ചത്‌ പി വി ദിനേശന്‍. “മണ്ണിലെ ദൈവങ്ങള്‍” എന്ന നാടക 
ത്തിന്‌ ശബ്ദം നല്‍കിയവര്‍ ഇ ബാലകൃഷ്ണന്‍, എ കെ കുഞ്ഞിരാമന്‍ 
പണിക്കര്‍, പി ഗംഗാധരന്‍, ഇ രാമചന്ദ്രന്‍, ദിനേശന്‍ എം പി എന്നിവരും 
കുഞ്ഞാരന്‍ പെരുവണ്ണാന്‍ (ക്രമപ്പെടുത്തിയ കതിവന്നൂര്‍ വീരന്‍ തോറ്റം 
പാട്ട്‌ ചൊല്ലിയത്‌ ഞാനും. 

റെക്കോര്‍ഡിങ്ങിനു ശേഷം എല്ലാവരെയും ഖാന്‍ കാവില്‍ 
അഭിനന്ദിച്ചു. പ്രക്ഷേപണദിവസം ഞങ്ങളെല്ലാവരും പരിപാടി കേട്ടു. 
ജീവിതത്തില്‍ വളരെ സന്തോഷം കിട്ടിയ ഒരു ദിവസമായിരുന്നു 
ഞങ്ങള്‍ക്ക്‌. നല്ല അഭിപ്രായങ്ങള്‍ അടങ്ങിയ കത്തുകള്‍ ആകാശവാണി 
പ്രക്ഷേപണം ചെയ്തിരുന്നു. “കളിമണ്‍വിളക്കുകള്‍...” എന്ന ഗാനം പുന: പ്ര 
ക്ഷേപണം ചെയ്തിരുന്നു. ഗ്രാമത്തിലെ ക്ലബ്ബിന്‌ മാഷ്‌ നല്‍കിയ വലിയ 
സംഭാവനയാണ്‌) ഇത്‌. 

ഉദയ ചൊലവ്വേരിയുടെ വേറിട്ട നാടകമായിരുന്നു “കുടുക്ക അഥവാ 
വിശക്കുന്നവന്റെ വേദാന്തം”. മാസ്റ്റര്‍ തന്നെ തെരഞ്ഞെടുത്തതായിരുന്നു 
ഈ നാടകം. സംവിധാനവും ചമയവും മാസ്റ്റര്‍ തന്നെയായിരുന്നു. 
കോറസ്വര്‍ക്ക്‌ ഏറെ ചെയ്യാന്‍ സാധ്യതയുള്ളതായിരുന്നു നാടകം. 
ദിവസങ്ങളോളം അതിന്റെ റിഹേഴ്‌സല്‍ ചൊലവ്വേരി ഹാളില്‍ നടന്നു. 
കുറേ വര്‍ക്കുകള്‍ മാഷ്‌ ചെയ്തുതന്നിരുന്നു. “ഇനിയും ചെയ്യാനു 
ണ്ട്‌. അതിനായി നീലേശ്വരത്തുള്ള ശശിയേയും രാജ്മോഹനെയും 
കൊണ്ടുവരുന്നുണ്ട്‌.” മാഷ്‌ പറഞ്ഞു. ഇതു കേട്ടപ്പോള്‍ ഞങ്ങള്‍ക്കു 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 1] ] 


ഭയം തോന്നി. എന്തെന്നാല്‍ അവര്‍ രണ്ടുപേരും അഭിനയത്തിലും 
സംവിധാനത്തിലും പ്രാഗല്ഭ്യം തെളിയിച്ച നാടകപ്രവര്‍ത്തകര്‍. 
അവര്‍ പറഞ്ഞുതരുന്ന കാര്യങ്ങള്‍ ഞങ്ങള്‍ക്ക്‌ ചെയ്യാന്‍ കഴിയുമോ 
എന്നതായിരുന്നു ഭയത്തിനു കാരണം. ഒരു ദിവസം രണ്ടുപേരും 
മാസ്റ്ററോടൊന്നിച്ച്‌ റിഹേഴ്‌സല്‍ ഹാളില്‍ എത്തി. ഇതുവരെ ചെയ്തത്‌ 
കാണിക്കാന്‍ പറഞ്ഞു. ഞങ്ങള്‍ ചെയ്തു. അവര്‍ നാ ടകത്തെക്കുറിച്ച്‌ നല്ല 
അഭിപ്രായം പറഞ്ഞു. പിന്നെ നൂതനമായ കുറേ ചലനങ്ങള്‍ കാണിച്ചു 
തന്നു. ഇതുകൂടി നാടകത്തില്‍ ചേര്‍ത്തുവെച്ചു. ഈ പരിശീലനം കൂടി 
ആയപ്പോള്‍ സ്റ്റേജില്‍ നാടകം നന്നായി കളിക്കുവാന്‍ ഞങ്ങള്‍ക്കു 
കഴിഞ്ഞു. കൊയോങ്കരയിലും ഈ നാടകം അവതരിപ്പിച്ചു. ഈ നാടകം 
പരിഹാസരൂപത്തിലല്ല ഗൌരവരൂപത്തിലാണ്‌ കളിക്കേണ്ടതെന്നു നാ 
ടകരചയിതാവായ പി എം താജ്‌ കുറെ വര്‍ഷങ്ങള്‍ക്കു ശേഷം നാടക 
അവലോകനയോഗത്തില്‍ വിശദീകരിച്ച കാര്യം പ്രതത്തില്‍ വന്നിരുന്നു. 
മാസ്റ്റര്‍ ഗൌരവരൂപത്തിലാണ്‌ ഈ നാടകം സംവിധാനം ചെയ്തത്‌. വിശപ്പും 
ദാരിദ്ര്യവും പ്രമേയമാക്കിയ നാടകമായിരുന്നു ഇത്‌. വിശക്കുന്നവന്റേയും 
ദാരിദ്്യമുള്ളവന്റേയും മുന്നില്‍ പ്രലോഭനങ്ങളും വാഗ്ദാനങ്ങളും നല്‍കി 
മോഹമാകുന്ന “കുടുക്ക'യില്‍ വാഗ്ദാനങ്ങള്‍ പുതുക്കി കടന്നുകളയുന്ന 
അധികാരവര്‍ഗത്തിന്‌ എതിരെ ആയിരുന്നു നാടകം. 

മാസ്റ്റര്‍ തന്നെ സംവിധാനം ചെയ്ത ഒരു സാമൂഹയ സംഗീത 
നാടകം. ഇതില്‍ ഒരുപാട്ട ഉണ്ടായിരുന്നു: 

“വെള്ളാരം കുന്നിന്റെ താഴ്വരയില്‍ 

വെള്ളാമ്പല്‍ പൂക്കുന്ന പൊയ്കകളില്‍, 

തേനുണ്ണാന്‍ ഓടി വരും പുങ്കുയിലേ 

താതെയും കാട്ടിലെ തേന്‍ കുയിലേ...” 
ഇതിനു സംഗീതം നല്‍കിയതും കെ കെ മാസ്റ്റര്‍. ബിസ്മില്ല സ്റ്റുഡിയോ 
യില്‍ റെക്കോര്‍ഡിങ്‌. പാടിയത്‌ പ്രീത ടീച്ചര്‍. ഈ ഗാനം സ്റ്റേജില്‍ ഒരു 
കഥാപാത്രം ടേപ്പ്‌ റെക്കോര്‍ഡറില്‍ കേള്‍ക്കുന്നതാണ്‌. ഉദയ ചൊവ്വേരി 
യുടെ മറ്റൊരു നാടകം. മാസ്റ്ററുടെ സഹകരണം. അന്നൂര്‍ ബാലചന്്േട്ടന്റെ 
“പഴയ പുതിയ കഥ. പഞ്ചായത്തുതലത്തിലും ജില്ലാ തലത്തിലും 
കേരളോത്സവത്തിന്റെ ഭാഗമായി കളിച്ചിരുന്നു. നീലേശ്വരത്തു വെച്ച്‌ 
കളിച്ചപ്പോള്‍ കെ കെ മാസ്റ്റര്‍ കൂടി നാടകടീമിലുണ്ട്‌ എന്നറിഞ്ഞ്‌ നീ 
ലേശ്വരത്തുള്ള മേക്കപ്പ്‌ ആര്‍ട്ടിസ്റ്റ്‌ ദേവന്‍ബാലേട്ടന്‍ നാടകത്തിലെ പെ 
രിയോര്‍ എന്ന കഥാപാത്രത്തിന്‌ വിഗ്ഗും അണിയാനുള്ള മാലയുമായി 
മേക്കപ്പ്റുമില്‍ എത്തിയിരുന്നു. മാസ്റ്ററുമായുള്ള സൌഹൃദത്തിന്റെ പേരി 
ലായിരുന്നു ബാലേട്ടന്‍ അവിടെ എത്തിയത്‌. ബാലേട്ടന്‍ മാസ്റ്ററെ വലിയ 
ഇഷ്ടമായിരുന്നു. കലാകാരന്മാര്‍ എന്ന നിലയില്‍ ഇരുവരും അന്യോന്യം 
ബഹുമാനിച്ചിരുന്നു. 

കലാപ്രവര്‍ത്തനത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂരില്‍ സ്വതന്ത്രമായി 
“തപസ്യ” എന്ന പേരില്‍ ഒരു കലാപ്രസ്ഥാനം തുടങ്ങി. ചുമരില്‍ “സംഗീത 
നാടക ചിത്രകലാ സംഗമം” എന്ന്‌ എഴുതി വെച്ചു. “ഠ' എന്ന ഇംഗ്ലീഷ്‌ 








40 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


അക്ഷരത്തെ യോഗദണ്ഡിന്റെ ആകൃതിയിലാക്കിയ എംബ്ജും രൂപകല്‍പ്പന 
ചെയ്തു. എനിക്കും തപസ്യയുടെ ഭാഗമാകാന്‍ സാധിച്ചു. ചുമരില്‍ 
എഴുതിവച്ച കാര്യങ്ങള്‍ നടക്കുമോ എന്ന്‌ പലരും തമാശയായി ചര്‍ച്ച 
ചെയ്തിരുന്നു. മുന്നൊരുക്കം ഇല്ലാതെയാണ്‌ പ്രവര്‍ത്തനം തുടങ്ങിയത്‌. 
അങ്ങനെ ആദ്യപടി ആറുവര്‍ഷം തബല ക്ലാസ്സ്‌, അതില്‍നിന്ന്‌ അതുവ 
രെയുള്ള തൃക്കരിപ്പൂരിന്റെ തബലവാദകരില്‍ നിന്നും വൃത്യസ്തമായി 
ഉത്തരേന്ത്യന്‍ സംഗീതമായ ഹിന്ദുസ്ഥാനി സംഗീതത്തിനു സോളോ 
വായിക്കാന്‍ കഴിവുള്ള രണ്ടു തബല വാദകരെ - മഹേഷ്്‌ലാല്‍ എടാട്ടു 
മ്മല്‍, കൃഷ്ണന്‍ എടാട്ടുമ്മല്‍-താളവാദ്ൃത്തിനു സംഭാവന നല്‍കി. 
അതുപോലെ മാസ്റ്ററുടെ വലിയ ആഗ്രഹമായിരുന്നു സംഗീത കോളേ 
ജില്‍ പോയി തൃക്കരിപ്പൂരില്‍ നിന്നും ഒരു കുട്ടി ശാസ്രതീയ സംഗീതം 
പഠിക്കുകയും പാടുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നത്‌. അങ്ങനെ 
യിക്കെയാണ്‌ കോളേജ്‌ പഠനം കഴിഞ്ഞ്‌ സംഗീതം പഠിക്കണം എന്നും 
അത്‌ സംഗീതകോളേജില്‍ പോയിത്തന്നെയാവണം എന്നുമുള്ള 
ആഗ്രഹം രാജേഷിനുണ്ടാവുന്നത്‌. ഈ കാര്യം കെ കെ മാസ്റ്ററെയും 
അറിയിച്ചു. നല്ല കാര്യം എന്ന്‌ പറഞ്ഞ്‌ അഭിനന്ദിച്ചു പ്രോത്സാഹിപ്പിച്ചു 
മാസ്റ്റര്‍. രാജേഷ്‌ പാലക്കാട്‌ ചെമ്പൈ സംഗീതകോളേജില്‍ പോയി 
സംഗീതം സ്വായത്തമാക്കി തൃക്കരിപ്പൂരില്‍ “രാഗാഞ്ജലി കലാക്ഷ്രേതം' 
തുടങ്ങി. ഇതിന്റെ ഉദ്ഘാടനപരിപാടിയിലും മാസ്റ്റര്‍ സന്നിഹിതനാ 
യിരുന്നു. അഞ്ചുവര്‍ഷത്തെ സംഗീത പരിശീലനത്തിനുശേഷം 
വിദ്യാര്‍ത്ഥികളുടെ അരങ്ങേറ്റം. ഇതിന്റെ രക്ഷാധികാരിയായി കെ കെ 
മാസ്റ്ററെ തെരഞ്ഞെടുത്തു. മാസ്റ്ററുടെ ആഗ്രഹം സഫലീകരിക്കുവാന്‍ 
രാജേഷിനും അദ്ദേഹത്തിന്റെ ശിഷ്യസമ്പത്തിനും കഴിഞ്ഞു, അതു 
പോലെ കൈരളി ചാനലിന്റെ “ഗന്ധര്‍വ സംഗീതം” പരിപാടിയില്‍ ഫൈന 
ലിലും രാജേഷ്‌ പാടി. കേരളത്തിന്റെ വാനമ്പാടി കെ എസ്‌ ചിത്ര, കരി 
വെള്ളൂര്‍ മുച്ചിലോട്ട്‌ പെരുങ്കളിയാട്ടത്തിനു ഗാനമേള അവതരിപ്പിച്ചപ്പോള്‍ 
രാജേഷ്‌ തൃക്കരിപ്പൂര്‍ സംഗീതം നല്‍കിയ ഒരു പാട്ടുപാടിയിരുന്നു. 
അതുപോലെ തൃക്കരിപ്പൂരിലും മറ്റു സമീപ പ്രദേശങ്ങളില്‍ നിന്നും ഉള്ള 
വര്‍ക്കും ശാസ്ത്രീയസംഗീതം പഠിക്കാനും പഠിപ്പിക്കാനും സ്‌കൂ 
ള്‍ തലങ്ങളിലും സംസ്ഥാനതലങ്ങളിലും കൂട്ടികള്‍ക്ക്‌ അവസരങ്ങള്‍ 
കൈവന്നു. മാസ്റ്റര്‍ യവനികയ്ക്കപ്പുറത്ത്‌ മറഞ്ഞ ശേഷം രാഗാഞ്ജലി 
കലാക്ഷേത്രത്തിന്റെ ആര്‍ടസ്‌ കണ്‍വീനര്‍ ഞാനാണ്‌. മാസ്റ്ററുടെ ഉപദേശ 
നിര്‍ദ്ദേശങ്ങളുടെ ബലത്തിലാണ്‌ എനിക്ക്‌ ആ സ്ഥാനം ഏറ്റെടുത്തു 
പ്രവര്‍ത്തിക്കാന്‍ കഴിയുന്നത്‌. 

“തപസ്യ'യില്‍ നാടകനടന്‍ ആകാനോ സംവിധായകന്‍ ആകാ 
നോ രക്ഷിതാവ്‌ ആകാനോ മാസ്റ്റര്‍ക്ക്‌ ആഗ്രഹമുണ്ടായിരുന്നില്ല. കഴി 
വുള്ള ആരും കടന്നുവരണം എന്നാണ്‌ മാസ്റ്ററുടെ ചിന്ത. അങ്ങനെ 
യിരിക്കെയാണ്‌ എ കെ കുഞ്ഞിരാമന്‍ പണിക്കര്‍ രചനയും സംവിധാന 
വും നിര്‍വൃഹിച്ചുകൊണ്ട്‌ “ബാലി” എന്ന നാടകം കളിക്കണമെന്ന 
ആഗ്രഹം മാസ്റ്ററുടെ മുന്നില്‍ പറയുന്നത്‌. വളരെ സന്തോഷപൂര്‍വ്വം 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 49 


സമ്മതം തരുന്നു. നിരവധി സ്റ്റേജില്‍ ഈ നാടകം അരങ്ങേറി. 
നാടകത്തിനു വേണ്ടിയിരുന്ന കൊട്ടാരത്തിന്റെ നാലുതൂണുകളും 
ഗുഹയും കുഞ്ഞിമംഗലം നാരായണന്‍ മാസ്റ്റര്‍ തന്റെ കരവിരുതിനാ 
ല്‍ ചേതോഹരമാക്കി. ജൃശ്യമുകപര്‍വ്ൃതത്തിന്റെ ദൃശ്യവും അതിമനോ 
ഹരം തന്നെ. കെ കെ മാസ്റ്റര്‍ വരച്ച കര്‍ട്ടനുകളും മികച്ചതായിരുന്നു. 
നാടകത്തിനു വേണ്ടുന്ന കോസ്റ്റ്യൂുമുകള്‍ ഒരുക്കിത്തന്നത്‌ മാസ്റ്ററുടെ 
നിര്‍ദ്ദേശപ്രകാരം നീലേശ്വരത്തുള്ള ദേവന്‍ബാലേട്ടന്‍ ആയിരുന്നു. 
ചെറിയ പ്രതിഫലമേ അദ്ദേഹം വാങ്ങിയിരുന്നുള്ളു. ഈ നാടകം 
ഒരുക്കുന്നതിനുള്ള പണം സ്വരൂപിച്ചത്‌ ഞങ്ങളെല്ലാവരും ചേര്‍ന്ന്‌ പ 
രിസര്രപദേശങ്ങളിലുള്ള ക്ലബ്ബുകള്‍ക്ക്‌ നാടകം കളിച്ചും കയ്യില്‍ നിന്ന്‌ 
എടുത്തുമാണ്‌. 

ഒരു ദിവസത്തേക്കെന്നുപറഞ്ഞ്‌ മാസ്റ്റര്‍ എനിക്ക്‌ പി ബാല 
ച്ര്ദ്രന്‍ രചന നിര്‍വഹിച്ച “പാവം ഉസ്മാന്‍ ' എന്ന നാടകം വായിക്കാന്‍ 
തന്നിരുന്നു. ഏറെ വ്യാഖ്യാനങ്ങള്‍ ഉള്ള നാടകമായിരുന്നു അത്‌. ഞാന്‍ 
വായിച്ച്‌ പിറ്റേദിവസം തന്നെ മാസ്റ്ററെ തിരിച്ചേല്‍പ്പിച്ചു. “എങ്ങനെയുണ്ട്‌ 
നാടകം?” മാഷ്‌ ചോദിച്ചു. നല്ലതെന്ന്‌ ഞാന്‍ മറുപടി പറഞ്ഞു. “എങ്കില്‍ 
ഇതു തപസ്യയ്ക്കുവേണ്ടി കളിച്ചു കൂടേ?” എന്നു ചോദിച്ചു. ഞാനും 
അതാധഗ്രഹിച്ചിരുന്നു. കേരളത്തിലെ അറിയപ്പെടുന്ന നാടകപ്ചവര്‍ത്തകര്‍ 
അഭിപ്രായം പറഞ്ഞ നാടകമായിരുന്നു അത്‌. ഈയൊരു നാടകം എനിക്ക്‌ 
വായിക്കാന്‍ തന്നത്‌ മാസ്റ്റര്‍ വലിയവനാണെന്നും മറ്റുള്ളവര്‍ ചെറിയവര്‍ 
ആണെന്നുമുള്ള തോന്നല്‍ ഇല്ലാത്തതുകൊണ്ടായിരുന്നു. പിന്നീട 
ഞങ്ങള്‍ കൂടിയിരുന്നു തൃക്കരിപ്പൂര്‍ ഫൈന്‍ ആര്‍ട്സ്‌ സൊസ്്റ്്റി 
യുടെ ഉത്തരമേഖലാ നാടകമത്സരത്തിന്‌ അയച്ചു. സെലക്ഷന്‍ കിട്ടി. ന 
ടകം കളിച്ചു. എ കെ കുഞ്ഞിരാമന്‍ പണിക്കര്‍ സംവിധാനം നിര്‍വഹിച്ചു. 
ആറിനങ്ങളിലും സമ്മാനം കിട്ടി. ആര്‍ അഭിനയിക്കുന്നു, രചന നടത്തുന്നു, 
സംവിധാനം ചെയ്യുന്നു എന്നതൊന്നും മാസ്റ്റര്‍ക്ക്‌ വിഷയമായിരുന്നില്ല. 
കഴിവുള്ളവരെ അദ്ദേഹം അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും 
ചെയ്തിരുന്നു. കലയുമായി ബന്ധപ്പെട്ട “തപസ്യ'യില്‍ എത്തുന്ന 
എല്ലാവരോടും വലിയ സ്നേഹമായിരുന്നു മാസ്റ്റര്‍ക്ക്‌. അദ്ദേഹം ചിത്ര 
രചനാക്ലാസും നടത്തിയിരുന്നു. ഒട്ടേറെ കുട്ടികള്‍ അതില്‍ പങ്കെടു 
ത്തിരുന്നു. അവരില്‍ രാജു എടാട്ടുമ്മലും മനോജ്‌ തങ്കയവും ഇപ്പോഴും 
ചിധ്രകലയുമായി സജീവമായി രംഗത്തുണ്ട്‌. 

“സംഗീത-നാടക-ചിര്രകലാസംഗമം” എന്നത്‌ നിസ്വാര്‍ത്ഥ പ്ര 
വര്‍ത്തനത്തിലൂടെ യാഥാര്‍ഥ്യമാക്കി കെ കെ മാസ്റ്റര്‍ എന്ന ആ മഹാനു 
ഭാവന്‍. വസ്തുനിഷ്ഠവും വസ്തുതാപരവും ദിര്‍ഘവീക്ഷണത്തോടും 
കൂടിയ മാസ്റ്ററുടെ വിലയിരുത്തലും അഭിപ്രായപ്രകടനവും പ്രവൃത്തിയും 
വിലമതിക്കത്തക്കതല്ലേ....? അദ്ദേഹം നമ്മോടൊപ്പമില്ല എന്നുള്ള 
യാഥാര്‍ത്ഥ്യം ഉള്‍ക്കൊള്ളുന്നുണ്ടെങ്കിലും ഒരു ശുന്യത അനുഭവ 
പ്പെടുന്നില്ലേ....? 


സര്‍ഗ്ഗം 





വത്സരാജ്‌ തൃക്കരിപ്പൂര്‍ 


॥॥ം.ം മാസ്റ്റര്‍- ചെറുപ്രായത്തില്‍ത്തന്നെ ഞാന്‍ കാണുന്നുണ്ട്‌. 1964 
ലാണ്‌ തങ്കയം എ.എല്‍.പി.സ്കൂളില്‍ എന്റെ എഴുത്തിനിരുത്ത്‌. കെ.കെ. 
മാസ്റ്ററുടെ പിതാവ്‌ കണ്ണന്‍മാഷും മൂത്തജ്യേഷ്ഠനായ സാമൂഹ്ൃ 
-രാഷ്ര്രീയ മണ്ഡലങ്ങളില്‍ പിന്നീടു നിറഞ്ഞുനിന്ന പി.പി.കുഞ്ഞിരാമന്‍ 
മാസ്റ്ററും അതേ സ്‌കൂളിലാണ്‌ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്‌. തങ്കയം ഉത്തമ 
ന്തില്‍ ക്ഷേത്രത്തിനു വടക്കുഭാഗത്താണ്‌ എന്റെ അമ്മവീട്‌. അവിടെ 
നിന്നു കിഴക്കോട്ടുനോക്കിയാല്‍ മാഷുടെ കുടുംബവീടും കാണാം. 
ഒരു ദൂരക്കാഴ്ച. പിന്നീട്‌ വര്‍ഷങ്ങള്‍ കടന്നുപോയി. ഞാന്‍ നാടകവു 
മായി ബന്ധപ്പെട്ട പ്രവര്‍ത്തിക്കാന്‍ തുടങ്ങിയ 1975-76 കാലംതൊട്ട്‌ കെ.കെ. 
മാസ്റ്ററെ അടുത്തറിയാന്‍ തുടങ്ങി. തൃക്കരിപ്പൂര്‍ ദേശീയകലാവേദിയുടെ നാ 
ടകവുമായി ബന്ധപ്പെട്ട്‌ ചമയവും രംഗപടമൊരുക്കുന്നതിലുമൊക്കെ 
മാസ്റ്ററുടെ കഴിവ്‌ നേരിട്ടനുഭവിക്കാന്‍ കഴിഞ്ഞു. 

നാടകരചയിതാവും സംവിധായകനും നടനുമായ രവിയേട്ടന്റെ 
(എം.രവീന്ദ്രനാഥ്‌, തലശ്ശേരി) വരവോടുകൂടി അത്‌ കൂടുതല്‍ സജീ 
വമായി. ആ കാലത്ത്‌ നാട്ടിന്‍പുറങ്ങളിലെ വാര്‍ഷികാഘോഷങ്ങളില്‍ 
അവതരിപ്പിക്കുന്ന സാമൂഹൃനാടകങ്ങളില്‍ നിന്നും വ്യത്യസ്തങ്ങളായ 
നാടകങ്ങളാണ്‌ ദേശീയകലാവേദി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്‌. നൂ 
തനമായ അവതരണ ശൈലിയാണ്‌ ഓരോ നാടകത്തിനും. പെരുച്ചാ 
ഴികള്‍ക്കൊരമ്പലം, അവസ്കന്ദം, തുഷാഗ്നി, തുളസിവനം, ഗോപുരന 
ടയില്‍, ചാവേര്‍പ്പട, പിഗ്മാലിയന്‍... ചില നാടകങ്ങളുടെ പേരുകള്‍ 
മാത്രം ഇവിടെ സൂചിപ്പിച്ചുവെന്നേയുള്ളൂു. അതില്‍ മാഹി സ്വാതന്ത്ര്യ 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 40 


സമരചരിര്രവുമായി ബന്ധപ്പെട്ട ഒരു നാടകത്തിന്റെ രചന, സംവിധാനം 
രവിയേട്ടന്‍ (പേര്‍ ഓര്‍മ്മയില്ല) രംഗപടമൊക്കെ അത്യാകര്‍ഷകമായ 
രീതിയിലാണ്‌ കെ.കെ.മാസ്റ്റര്‍ ഒരുക്കിയത്‌. 

ഇതിനിടയിലുള്ള ഒരു വര്‍ഷമാണ്‌ എന്റെ ഓര്‍മ്മയിലുള്ള 
കരിവെള്ളൂര്‍ മുച്ചിലോട്ടെ പെരുങ്കളിയാട്ടം നടക്കുന്നത്‌. അവിടെ രവി 
യേട്ടന്‍ രചനയും സംവിധാനവും നിര്‍വൃഹിച്ച “അവസ്കന്ധം' നാടകം 
അവതരിപ്പിക്കാന്‍ അവസരമുണ്ടാകുന്നു. അതില്‍ അഭിനയിക്കാന്‍ വേണ്ടി 
യാണ്‌ പിന്നീട്‌ നടന്‍, തിരക്കഥാകൃത്ത്‌, സംവിധായകന്‍ എന്ന നിലയി 
ല്‍ പ്രശസ്തനായ ശ്രീനിവാസന്‍ തൃക്കരിപ്പൂരിലെത്തുന്നത്‌. തൃക്കരിപ്പൂര്‍ 
ടൌണ്‍ ഒഓട്ടോസ്റ്റാന്റിനു കിഴക്കുഭാഗത്തുള്ള പഴയ കെട്ടിടത്തിന്റെ മുക 
ളില്‍ “അനിലന്‍ ചിത്രശാല' എന്ന തൂലികാനാമത്തില്‍ മാസ്റ്റര്‍ക്കു ഒരു 
മുറിയുണ്ടായിരുന്നു. അനുജന്‍ ഗോവിന്ദേട്ടന്റെ ദീപ്തി ആര്‍ട്സ്‌. അവിടെ 
യാണു രവിയേട്ടന്റെയും ്രീനിവാസന്റെയുമൊക്കെ വിശ്രമ- ചര്‍ച്ചാകേന്ദ്രം. 
“തപസ്യ'യ്ക്കു മുമ്പേയുള്ള മാസ്റ്ററുടെ കലാപ്രവര്‍ത്തനം അവിടെയാണ്‌. 
പിന്നെ തൃക്കരിപ്പൂരില്‍ ഒരു നാടക്രശഗുപ്പ്‌ ഉണ്ടാക്കുന്നതിനെപ്പറ്റിയായി 
ആലോചന. കെ.കെ..മാസ്റ്റര്‍, രവിയേട്ടന്‍, ശ്രീനിവാസന്‍, മറ്റു ചില 
നാടക്രപവര്‍ത്തകര്‍ ഇവരെല്ലാം ചേര്‍ന്നു '“ഘനശ്യാമ' എന്ന പേ 
രില്‍ പ്രവര്‍ത്തനമാരംഭിച്ചു. നാടകം എഴുതാന്‍ വേണ്ടി ശ്രീനിവാസ 
നും, സംവിധാനം ചെയ്യാന്‍ രവിയേട്ടനെയും ചുമതലപ്പെടുത്തി. 
അതിന്നിടയിലാണു ശ്രീനിവാസന്‍ സിനിമയിലേക്കുള്ള വഴി വരുന്നത്‌. 
അദ്ദേഹം പോകുന്നു. നാടകത്തില്‍ അസാമാന്യ അഭിനയ പാടവവും, 
സംഭാഷണചാതുരിയുമുള്ള അദ്ദേഹത്തെ സിനിമയില്‍ ഇന്നുകാണുന്ന 
നിലയിലേക്കു വളര്‍ന്നുനില്‍ക്കുന്നതാണു പിന്നീട കാണാന്‍ കഴിഞ്ഞത്‌. 
ഘനശ്യാമ'യെ എന്തുകൊണ്ടോ പിന്നീടു മുന്നോട്ടു കൊണ്ടുപോ 
കാന്‍ കഴിഞ്ഞില്ല. അടുത്തകാലത്ത്‌ തങ്കയം നവജീവന്റെ നവീകരിച്ച 
ലൈഡ്രറി കെട്ടിടോല്‍ഘാടനത്തോടനുബന്ധിച്ച്‌ ശ്രീനിവാസനും 
രവിയേട്ടനുമൊക്കെ വരികയുണ്ടായി. അന്നത്തെ പ്രസംഗത്തില്‍ 
ഓര്‍മ്മകള്‍ പങ്കുവെക്കുകയും എഴുതാതെ പോയ നാടകം ഇതുവരെ 
എഴുതിയിട്ടില്ലെന്നും എന്നെങ്കിലും എഴുതുമെന്നും ശ്രീനിവാസന്‍ 
സൂചിപ്പിക്കുകയുണ്ടായി. മാസ്റ്ററുടെ മരണം വരെ രവിയേട്ടനും 
ശ്രീനിവാസനുമൊക്കെ ഏറ്റവും ഈഷ്മളമായ ബന്ധമാണു നിലനി 
ര്‍ത്തിയത്‌. മാഷിന്റെ കുടുംബവുമായി അവര്‍ക്ക്‌ ഇന്നും ഹൃദ്യമായ ബ 
സ്ധമാണുള്ളത്‌. 

ഇച്ഛാശക്തി വേണ്ടുവോളമുള്ള ഒരു വ്യക്തിയായിരുന്നല്ലോ 
കെ.കെ..മാസ്റ്റര്‍. ക്ഷമയും പ്രതിബദ്ധതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. 
അതുകൊണ്ടായിരിക്കാം മാസ്റ്റര്‍ ചിലപ്പോള്‍ കൂട്ടത്തില്‍ ഒറ്റപ്പെട്ടു 
പോയത്‌. മാസ്റ്ററുടെ ഇച്ഛാശക്തിയുടെയും ധൈര്യത്തിന്റെയും ഫലമായി 
തൃക്കരിപ്പൂരില്‍ വലിയ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. ചിത്രശാല എന്ന പേ 
രില്‍ കണ്ണൂര്‍, കാസര്‍ഗോഡ്‌ ജില്ലയിലെ പ്രശസ്ത നാടക പ്രവര്‍ത്തകരെ 
ഉള്‍പ്പെടുത്തി “ഗ്രാമം” എന്ന നാടകം അവതരിപ്പിക്കാന്‍ തീരുമാനിക്കുന്നു. 





40ജ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


അതില്‍ അഭിനയിക്കാന്‍ സിവിക്‌ കൊടക്കാട്‌, കോട്ടയന്‍ കുഞ്ഞിരാമന്‍ 
മാഷ്‌, പി.ജി.അന്നൂര്‍, ഉദിനൂര്‍ ബാലഗോപാലന്‍ മാസ്റ്റര്‍, ശങ്കരന്‍ ഉദിനൂര്‍, 
കൃഷ്ണന്‍ ഉദിനൂര്‍, വത്സരാജ്‌, ശ്രീധരനാരായണന്‍, ജോയ്സി, വനജ 
തുടങ്ങിയവര്‍. എല്ലാവരെയും വിവരമറിയിച്ചുവരുത്തി. നാടകത്തെയും 
ഓരോരോ കഥാപാത്രത്തെയും വിശദീകരിച്ചു. മാഷ്‌ തന്നെ പകര്‍ത്തി 
എഴുതിയ കഥാപാത്രങ്ങളുടെ ഡയലോഗും എല്ലാവര്‍ക്കും കൊടുത്ത 
റിഹേഴ്‌സലിനു ഒരു തീയതിയും തീരുമാനിച്ചു. നാടകത്തിന്റെ പ്ര 
ചരണത്തിന്‌ ശില്പി കുഞ്ഞിമംഗലം നാരായണന്‍ മാസ്റ്റര്‍ (ബോബി 
ആര്‍ട്സ്‌) വരച്ച്‌ തൃക്കരിപ്പൂര്‍ ടൌണില്‍ സ്ഥാപിച്ച അഗ്നികുണ്ഡത്തിലേക്കു 
എടുത്തുചാടുന്ന വെളിച്ചപ്പാടിന്റെ ചിതം കണ്ടവരുടെ മനസ്സിലൊ 
ക്കെ ഇന്നും മായാതെ നില്‍പ്പുണ്ടാവും. രംഗപടമൊരുക്കാന്‍ നാ രായ 
ണന്‍ മാസ്റ്ററുടെ സഹായിയായി എ.കെ.പി. വിശ്വനാഥന്‍ മാഷും 
(അന്നൂര്‍) ചമയത്തിന്‌ കൂടെ തമ്പാന്‍ അപ്സരയും. ചുരുങ്ങിയ ദിവസ 
ത്തെ റിഹേഴ്‌സല്‍ കൊണ്ടുതന്നെ നാടകം അവതരണസജ്ജമായി. 
തൃക്കരിപ്പൂര്‍ ഹൈസ്കൂള്‍ ഓഡിറ്റോറിയത്തില്‍ ടിക്കറ്റുവെച്ചാണ്‌ ആള്‍ 
ക്കാര്‍ക്കു പ്രവേശനം. അതിനും മാസ്റ്റര്‍ക്കു കാരണമുണ്ട്‌. എപ്പോഴും 
തെക്കന്‍ ഭാഗങ്ങളില്‍ നിന്നുള്ള നാടകമാണു നമ്മുടെ പ്രദേശങ്ങളില്‍ 
കളിപ്പിക്കുന്നത്‌. നമ്മുടെ നാട്ടിലും കഴിവുള്ള കലാകാരന്‍മാരുണ്ട്‌. നമു 
ക്കും ശക്തമായ ഒരു ടീമിനെ വെച്ച്‌ നാടകം കളിക്കാന്‍ കഴിയും. അതു 
കാണിച്ചുകൊടുക്കുക എന്നുള്ളതായിരുന്നു മാഷുടെ അഭിലാഷം. 

നാടകാവതരണദിവസം ഏഴുമണിക്ക്‌ തന്നെ പ്രവേശന 
മാരംഭിച്ചു. ഓഡിറ്റോറിയം തിങ്ങിനിറഞ്ഞു. ഇരിക്കാന്‍ സീറ്റില്ലാതെ 
കാണികള്‍ പുറത്ത്‌. കെ വി കൃഷ്ണന്‍മാസ്റ്റര്‍, എന്‍ സുകുമാരന്‍, 
ഗോപിമാഷ്‌, ലക്ഷ്മണന്‍ മാഷ്‌ തുടങ്ങിയര്‍ കുറച്ചുദുരെയുള്ള സ്റ്റാര്‍ 
ട്യൂട്ടോറിയലില്‍ നിന്ന്‌ ബഞ്ചും ഡസ്ക്കും ചുമന്നുകൊണ്ടുവന്നു കുറെ 
സീറ്റൊരുക്കി. എന്നിട്ടും കുറച്ചാള്‍ക്കാര്‍ക്ക്‌ ഇരിക്കാന്‍ സ്ഥലമില്ലാതെ നില്‍ 
ക്കേണ്ടിവന്നു. സംഗീതനിയ്രന്രണത്തിലെ പോരായ്മ ചെറിയ തോതില്‍ 
നാടകത്തെ ബാധിച്ചെങ്കിലും ഏറ്റവും ശക്തമായ അവതരണമായിരുന്നു 
അന്നു നടന്നത്‌. കഥാപാത്രങ്ങള്‍ക്ക്‌ യോജിച്ച ശരീരം കൊണ്ടും ശാരീര വും 
കൊണ്ടും അഭിനയമികവ്‌ കൊണ്ടും നാടകം വിജയ്പ്രദമായതില്‍ നാട 
കാസ്വാദകര്‍ക്കെന്ന പോലെ കെ കെ മാസ്റ്റര്‍ക്കും ആനന്ദവും സംത്ൃ 
പ്തിയുമുളവാക്കി. തെറ്റുപറ്റിയേക്കുമോ എന്നു കരുതി മാസ്റ്റര്‍ ഒരു പ്ര 
വൃത്തിയില്‍ നിന്നും പിന്മാറില്ല. അതൊക്കെക്കൊണ്ടായിരിക്കാം 
മാസ്റ്ററുടെ പല പരിശ്രമങ്ങള്‍ക്കും വേണ്ട അംഗീകാരം കിട്ടാതെ 
പോയത്‌. 

ദേശീയ കലാവേദി പ്രവര്‍ത്തനമാരംഭിക്കുന്നതിനു മുമ്പ്‌ 
തൃക്കരിപ്പൂരില്‍ ബി.എസ്‌.എസ്‌. (ഭാരത്‌ സേവക്‌ സമാജ്‌) എന്ന പേരില്‍ 
കലാസമിതിയുണ്ടായിരുന്നു. അവര്‍ അവതരിപ്പിച്ച കുറെ നാടകങ്ങളിലെ 
ഗാനങ്ങളുടെ സംഗീതവും, ചമയവും, രംഗപടവുമൊരുക്കിയത്‌ കെ.കെ. 
മാസ്റ്ററെന്നാണ്‌ അനുഭവസ്ഥരുടെ സാക്ഷ്യം. അതേപോലെ തൃക്കരിപ്പൂര്‍ 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 47 


കെ.എം.കെ.യുടെ ആദ്യകാല പ്രവര്‍ത്തനത്തിലും തുടര്‍ന്നും മാസ്റ്ററുടെ 
സര്‍ഗ്ലസ്പര്‍ശമുണ്ടായിട്ടുണ്ട്‌. തൃക്കരിപ്പൂരും പരിസര്രപപദേശങ്ങളിലും 
കെ കെ മാസ്റ്റര്‍ അഭിനയിച്ച കുറെ നാടകങ്ങളും കഥാപാത്രങ്ങളും 
ഞങ്ങളുടെയൊക്കെ മനസ്സില്‍ ഇന്നും തെളിഞ്ഞുനില്‍ക്കുന്നുണ്ട്‌. 
കുന്നച്ചേരി എല്‍.പി.സ്‌കൂള്‍ പൂര്‍വ്വ വിദ്യാര്‍ത്ഥികളവതരിപ്പിച്ച “അക്ഷത” 
ത്തിലെയും, കെ.എം.കെ. കലാസമിതിയുടെ “സമസ്യ'യിലെയും 
നമ്പൂതിരി വേഷങ്ങള്‍, തൃക്കരിപ്പൂര്‍ ദേശാഭിമാനി തിയറ്റേഴ്‌സ്‌ അവതരി 
പ്പിച്ച സംഘഗാനം" നാടകത്തിലെ “ഒന്നാം ഗാതമന്‍'.... അംഗചലനങ്ങള്‍ 
കൊണ്ടും അഭിനയരീതികൊണ്ടും മുക്തകണ്ഠ്രപശംസ പിടിച്ചുപറ്റിയ 
നാടകമായിരുന്നു “സംഘഗാനം. കരിവെള്ളൂര്‍ രക്തസാക്ഷി നഗറില്‍ 
തിങ്ങിനിറഞ്ഞ സദസ്സിനുമുന്നിലാണ്‌ ആ നാടകം അവതരിപ്പിച്ചത്‌. 
മാഷെ കൂടാതെ, വി.കെ.രവീന്ദ്രന്‍, കരിവെള്ളൂര്‍ ബാലന്‍, രാഘവന്‍, 
കമ്മാടത്തു ശ്രീധരന്‍, എം.വി.സുകുമാരന്‍, ജനാര്‍ദ്ദനന്‍ മീലിയാട്ട്‌, 
കെ.രാഘവന്‍, കെ.ജനാര്‍ദദുനന്‍ മാണിയാട്..... നിരവധി സ്റ്റേജുകള 
റില്‍ ആ നാടകം അവതരിപ്പിക്കുകയുണ്ടായി. 1989-ല്‍ തൃക്കരിപ്പൂര്‍ 
കെ.എം.കെ. അവതരിപ്പിച്ച “പ്രതിമകള്‍ വില്‍ക്കാനുണ്ട്‌” എന്ന നാടകം 
അവതരിപ്പിച്ചു. രചന-രാജശേഖരന്‍. അതിന്റെ സംവിധാനം നിര്‍വൃഹിച്ച്‌, 
പ്രധാന വേഷം ചെയ്ത 
ത്‌ കെ. കെ. മാസ്റ്ററാണ്‌. 
അതില്‍ കെ.എം.കെ.യുടെ 
നടന്മാരോടൊപ്പം ഒരു പ്ര 
ധാന കഥാപാര്രത്തെ അവ 
തരിപ്പിക്കാനുള്ള അവസ രം 
എനിക്കുമുണ്ടായി. അതി 
ന്റെ ക്ലൈമാക്സ്‌ രംഗ 
ത്തില്‍ മാഷുടെ കൂടെ 
അഭിനയിച്ചു നിമിഷങ്ങള്‍ 
ഇന്നും എന്നില്‍ ത്രസിച്ചു 
നില്‍ക്കുന്നു. ആത്മാംശ 
മുള്ള ഡാവിഞ്ചി എന്ന ശില്‍പ്പിയുടെ വേഷമാണ്‌ മാഷ്‌ ചെയ്തത്‌. 
മകന്റെ വേഷത്തില്‍ ഞാനും. ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളില്‍ ജീവന്‍ 
തുടിക്കുന്ന ജീവനില്ലാത്ത പ്രതിമകളാകുന്നുണ്ട്‌ ഓരോ മനുഷ്യനും. ആനാ 
ടകത്തിലൂടെ നമുക്കത്‌ ദര്‍ശിക്കാന്‍ കഴിയും. മാഷുടെ സംവിധാനത്തില്‍ 
ഏറ്റവും നന്നായി അവതരിപ്പിച്ച ഒരു നാടകമായിരുന്നു അത്‌. 

ആ കാലത്ത്‌ തൃക്കരിപ്പൂരില്‍ നാടകങ്ങളുടെ ഒരു വേലിയേറ്റം 
തന്നെയുണ്ടായിരുന്നു, നാടകമത്സരങ്ങളുടെയും. തൃക്കരിപ്പൂര്‍ ഫൈന്‍ 
ആര്‍ട്സ്‌ സൊസൈറ്റി ഒരു നാടകമത്സരം നടത്തുന്നു. മത്സരത്തിനു 
വന്ന സ്ക്രിപ്റ്റുകളില്‍ നിന്നു നാലുനാടകങ്ങള്‍ തിരഞ്ഞെടുക്കുന്നു. 
കെ.കെ.മാസ്റ്റര്‍ ശുപാര്‍ശ ചെയ്ത നാടകത്തെ മാറ്റിനിര്‍ത്തുന്നു. പിന്നീട 
മാഷുടെ നിര്‍ബന്ധത്തിനു വഴങ്ങി അതു ഉള്‍പ്പെടുത്തുന്നു. അങ്ങനെ 








40ജ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


അഞ്ചു നാടകങ്ങള്‍ മത്സരത്തിന്‌. ഒരു ദിവസം തന്നെയാണു അഞ്ചു 
നാടകങ്ങളും. അവതരണം നടന്നുകൊണ്ടിരിക്കുന്നു. അതില്‍ ഒരു നാ 
ടകം. രണ്ടു നടന്മാര്‍ മാര്രം അരങ്ങില്‍. സംഘര്‍ഷഭരിതമായ അഭിന 
യമികവുകൊണ്ട്‌ ജിജ്ഞാസയുടെ കൊടുമുടിയിലെത്തിച്ച നാടകം. 
കണ്ണപുരം വര്‍ണ്ണവേദി അവതരിപ്പിച്ച തീന്‍മേശയിലെ ദുരന്തം. രാധന്‍ 
കണ്ണപുരവും. നയന ജനാര്‍ദ്നനും മത്സരിച്ചഭിനയിച്ച നാടകം. ഏറ്റവും 
നല്ല അവതരണത്തിനുള്ള സമ്മാനം ഈ നാടകത്തിനായിരുന്നു. നല്ല 
നടന്‍ രാധന്‍ കണ്ണപുരം, സംഗീതം-സക്കറിയ താവം, രചന- സുലൈമാന്‍ 
കക്കോടി. സംവിധാനം-ഹരിദാസ്‌ ചെറുകുന്ന്‌. സ്ക്രിപ്റ്റ്‌ വായനയ്ക്കപ്പുറം 
അവതരണസാദ്ധ്യത കാണാനുള്ള ഒരു ദീര്‍ഘദൃഷ്ടി മാസ്റ്റര്‍ക്കുണ്ട്‌. 
അതിനുള്ള അനുഭവ സാക്ഷ്യമാണ്‌ അഞ്ചാമതായി ഉള്‍പ്പെടുത്തിയ “തീന്‍ 
മേശയിലെ ദുരന്തം” എന്ന നാടകത്തിന്റെ സമ്മാനത്തിളക്കം. 

നാട്ടിലും പുറത്തുമുള്ള എത്രയോ സമിതികളിലും ക്ലബ്ബുകളിലും 
വായനശാലകളിലും കലോത്സവങ്ങളിലും സംഗീത നാടക ചിത്രകലാ 
പ്രഭാഷകനായും ജൂറിയായും പോയിട്ടുണ്ട്‌ മാസ്റ്റര്‍. അതില്‍ രാഷ്ട്രീയ 
നിറമോ വ്യക്തിവിരോധമോ ഒന്നും അദ്ദേഹത്തെ ബാധിക്കാറില്ല. കല 
യാണ്‌ മാസ്റ്ററുടെ രാഷ്ദ്രീയം. എന്നാല്‍ തികഞ്ഞൊരു കമ്മ്യൂണിസ്റ്റ്‌ 
ചിന്താഗതിക്കാരനാണ്‌ കെ.കെ.മാസ്റ്റര്‍. അങ്ങനെയിരിക്കെയാണ്‌ 
സംഗീത-നാടക-ചിത്രകലാരംഗത്ത്‌ കടന്നുവരുന്നവരെ പ്രോത്സാഹിപ്പി 
ക്കാനും സാഹ്ൃദകൂട്ടായ്മ ഉണ്ടാക്കുവാനും “തപസ്യ” സംഗീത നാടക 
ചിര്രകലാവിദ്യാലയത്തിനു രൂപംകൊടുക്കുന്നത്‌ മാഷ്‌ ഒറ്റയ്ക്കാണു 
അതിന്‌ തുടക്കം കുറിക്കുന്നത്‌. 

കളര്‍ ജുബ്ബ, ഡബിള്‍മുണ്ട്‌, ചുമലില്‍ ടര്‍ക്കിഷ്‌ ടൌവല്‍, 
വളഞ്ഞ കാലുള്ള കുട, കറുത്ത ഫ്രൈമുള്ള കണ്ണട...ഇവയുമായി വീതി 
യുള്ള കൃതാവും കുറച്ചു നീണ്ടുചുരുണ്ട മുടിയുമായി തങ്കയത്തെ വീട്ടില്‍നി 
ന്ന എല്ലാ വൈകുന്നേരങ്ങളിലും തൃക്കരിപ്പൂരിലേക്ക്‌ ഒരു വരവു 
ണ്ട്‌. അത്‌ അവസാനിക്കുന്നത്‌ “തപസ്യ'സംഗീത-നാടക-ചിര്രകലാ 
വിദ്യാലയത്തിലാണ്‌. തൃക്കരിപ്പൂര്‍ ഹൈസ്ക്കൂളിനു മുന്‍വശം റോഡിനു 
പടിഞ്ഞാറുഭാഗം കെട്ടിടത്തില്‍ പിന്‍ഭാഗത്തുള്ള ഒരു മുറിയില്‍. അവിടെ 
നിന്നും വൈകുന്നേരങ്ങളില്‍ ഹാര്‍മോണിയത്തിന്റെ ശ്രുതിയില്‍ ഗാന 
മാലപിക്കുന്നതു കേള്‍ക്കാം. തബലയില്‍ ശ്രുതിമധുരനാദം കേള്‍ക്കാം. 
ചിലപ്പോള്‍ ടേപ്റിക്കോര്‍ഡറില്‍ നിന്നും പ്രശസ്ത ഗായകരുടെ പാട്ടു 
കളും കച്ചേരികളും കേള്‍ക്കാം. ചില ദിവസങ്ങളില്‍ സഹൃദയര്‍ അവി 
ടെ വരികയും പോവുകയും ചെയ്യുന്നതുകാണാം. സംഗീതത്തിലും, 
സാഹിതൃത്തിലും മാസ്റ്റര്‍ ഏവര്‍ക്കുമായി തുറന്നിട്ട വിജ്ഞാനക്കേന്ദ്രം 
- തപസ്യ സംഗീത നാടക ചിത്രകലാ വിദ്യാലയം. ഞങ്ങള്‍- എന്നെ 
കൂടാതെ രാമകൃഷ്ണന്‍ തങ്കയം, കെ.തമ്പാന്‍, ഇ.രാജീവന്‍, ലക്ഷ്മണന്‍ 
എടാട്ടുമ്മല്‍-തപസ്യയിലെ നിതൃസന്ദര്‍ശകരാകുകയും അതിന്റെ ഭാഗ 
മാകുകയും ചെയ്തു. ഇതിനിടയില്‍ ഞങ്ങള്‍ ഞങ്ങളുടെ കലാപ്ര 
വര്‍ത്തനവുമായി മുന്നോട്ടുപോകുന്നുമുണ്ട്‌. ഉദയ ചൊവ്വേരിയുടെ ബാ 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 40 


ലവേദിക്കുവേണ്ടി ശ്രീരേഖയുടെ കവിതയെ അവലംബിച്ച്‌ എ.കെ. 
കുഞ്ഞിരാമന്‍ രൂപകല്‍പന ചെയ്ത “വല്യമ്മാവന്റെ സ്വപ്നവും പാണന്റെ 
പാട്ടും" സംഗീതശില്പം അവതരിപ്പിക്കുന്നു. നല്ല ര്രതികരണമുണ്ടാക്കിയ 
ആ പരിപാടിക്കു പിന്നില്‍ എന്നെ കൂടാതെ തമ്പാന്‍, കുഞ്ഞികൃഷ്ണന്‍ 
മീലിയാട്ട്‌. പിന്നീട്‌ എം.കെ.രാഘവട്ടേന്‍, ഇസ്മായില്‍ വള്‍വക്കാട്‌, 
കെ.കൃഷ്ണന്‍ തുടങ്ങിയവരൊക്കെ അതില്‍ സഹകരിച്ചു. ഒന്നു രണ്ടു 
അവതരണങ്ങള്‍ക്കു ശേഷം കൊയോങ്കര ആചാര്യ നര്രേന്രദേവ്‌ 
ധ്രന്ഥാലയത്തിന്റെ പരിപാടിയില്‍ അവതരിപ്പിക്കാന്‍ ക്ഷണമുണ്ടായി. 
സ്റ്റേജൊരുക്കാനും ലൈറ്റുകെട്ടാനുമൊക്കെ സമയമെടുത്തതിനാല്‍ 
എനിക്കു കുട്ടികളുടെ മെയ്ക്കപ്പ്‌ വേഗം ചെയ്തുതീര്‍ക്കാന്‍ കഴിയില്ല 
എന്ന വേവലാതി തുടങ്ങി. ഈ സമയത്താണ്‌ വായനശാലയുടെ 
പരിപാടിയുമായി ബന്ധപ്പെട്ടു കെ.കെ.മാസ്റ്റര്‍ അവിടേക്കു വരുന്നത്‌. 
മാഷോട്‌ സഹായമഭ്യര്‍ത്ഥിച്ചാലോ... കുട്ടികളുടെ പരിപാടിക്ക്‌ ഇത്ര 
വലിയ മനഷ്യനോട സഹായിക്കണമെന്നു പറയുമ്പോള്‍ എന്തായിരിക്കും 
പ്രതികരണം. തമ്പാന്‍ പോയി ചോദിക്കാന്‍ തീരുമാനിച്ചു. ഭയഭക്തി ബ 
ഹുമാനത്തോടെ അഭ്യര്‍ത്ഥിച്ചു. ഉടന്‍ തന്നെ മാഷുടെ മറുപടി എന്റെ 
കൈയ്യില്‍ സാധനങ്ങളൊന്നുമില്ലല്ലോ... സാധനങ്ങളൊക്കെയുണ്ട്‌ 
മാഷ്‌ വന്ന്‌ കണ്ണും പുരികവും വരച്ചു തന്നാല്‍ മതി. “അതെന്തിനു 
കണ്ണും പുരികവുമാക്കുന്നു. എല്ലാം ചെയ്തൂടെ...” നിങ്ങള്‍ ഒരു ലുങ്കി 
സംഘടിപ്പിക്ക്‌. പിന്നെ മാഷ്‌ ഞങ്ങളില്‍ ഒരാളായി. കൃത്യസമയത്തു 
പരിപാടി ആരംഭിക്കുകയും ചെയ്തു. പത്തുപതിനാറോളം കുട്ടികള്‍ 
ചേര്‍ന്നുള്ള അവതരണം മാസ്റ്റര്‍ക്കു വളരെയധികം ഇഷ്ടപ്പെടുകയും 
ചെയ്തു. ഇതിനിടയില്‍ ഒരു സംഭവമുണ്ടായി. അതില്‍ അമ്മയുടെ 
വേഷ ചെയ്യുന്ന പ്രിയ എന്ന കുട്ടി ഗദ്ഗദത്തോടെ കണ്ണീര്‍ പൊഴിച്ചു നി 
ല്‍ക്കുന്നു. കാരണമന്വേഷിച്ചപ്പോള്‍ അവളുടെ മുടിയൊക്കെ കുറച്ചു നര 
പ്പിച്ചു (്രായമുണ്ടാക്കി. അതാണു കണ്ണുനീരിനു കാരണം. അവളെ ഒരു 
വിധം പറഞ്ഞു സമാധാനിപ്പിക്കുകയാണുണ്ടായത്‌. പിന്നീടൊരിക്കല്‍ 
മാഷോടു ഈ കാര്യം സൂചിപ്പിച്ചു. എല്ലാം കുട്ടികളായതുകൊണ്ടുള്ള ഒരു 
ചെയ്ഞ്ചാണ്‌ മാഷ്‌ ഉദ്ദേശിച്ചത്‌. അഞ്ചു വയസ്സുള്ള കുട്ടിയുടെ അമ്മയല്ലെ 
ഏറിയാല്‍ ഇരുപത്തിയഞ്ചു വയസ്സുള്ള യുവതിയായിരിക്കില്ലേ എന്നുപ 
റഞ്ഞപ്പോള്‍ മാഷ്‌ അത്‌ ഉള്‍ക്കൊള്ളുകയും പിന്നീടുള്ള സ്റ്റേജുകളില്‍ 
വേറൊരു രീതിയില്‍ ചമമയിച്ച്‌ മനോഹരമാക്കുകയുമാണുണ്ടായത്‌. 
തപസ്യയുടെ സായംസന്ധ്യകള്‍ എന്നും സംഗീത സാന്ദ്രമായി 
രുന്നു. എം.പി.ആര്‍, ലക്ഷ്മണന്‍, കുഞ്ഞികൃഷ്ണന്‍ മീലിയാട്ട 
എന്നിവരുടെ ഹാര്‍മോണിയം വായന, തമ്പാന്‍, രാജീവന്‍ ചിലപ്പോള്‍ 
കെ.കെ..മാസ്റ്റര്‍ എന്നിവരുടെ തബല വായന, ഫ്ളൂട്ട്‌ കുഞ്ഞികൃഷ്ണന്‍ 
മീലിയാട്ട്‌, വയലിന്‍ ലക്ഷ്മണന്‍, കുഞ്ഞികൃഷ്ണന്‍ മീലിയാട്ട്‌, സിത്താര്‍ 
രാമകൃഷ്ണന്‍ താളബോധമുള്ളവരുടെ ജിപ്സി വായന, പാടാന്‍ 
താല്‍പ്പര്യമുള്ളവരുടെയൊക്കെ പാട്ടും. പല പ്രദേശങ്ങളില്‍ നിന്നും 
ആള്‍ക്കാര്‍ വരും. പടന്നയിലുള്ള ഒരു സുഹൃത്ത്‌ നിത്യസന്ദര്‍ശകനാ 





20 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ണ്‌. വൈകുന്നേരങ്ങളില്‍ വന്ന്‌ രണ്ടുമൂന്ന്‌ പാട്ടുപാടി എട്ടുമണിക്കുള്ള 
ബസ്സില്‍ തിരിച്ചുപോകും. അങ്ങനെയിരിക്കെയാണ്‌ തബല, സിത്താര്‍ 
തുടങ്ങിയവയുടെ ക്ലാസ്സുകള്‍ ആരംഭിക്കുന്നത്‌. കെ.കൃഷ്ണന്‍ 
എടാട്ടുമ്മല്‍, രാമകൃഷ്ണന്‍ തങ്കയം ഇവര്‍ തളിപ്പറമ്പില്‍ ക്ലാസ്സിനു 
പോകാറുണ്ട്‌. അവരെ ഉള്‍പ്പെടുത്തി തപസ്യയില്‍ തന്നെ ക്ലാസ്സുകള്‍ ന 
ടത്താന്‍ മാഷുമായി ആലോചിച്ചു തീരുമാനിക്കുന്നു. തളിപ്പറമ്പില്‍ 
പോയി ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെയും താളത്തിന്റെയും നിറകുട 
മായ സാധാരണയില്‍ സാധാരണക്കാരനായ സംഗീതജ്ഞന്‍ നാരായ 
ണേട്ടനെ കാണുന്നു. വളരെ സന്തോഷത്തോടെ അദ്ദേഹം ക്ഷണം 
സ്വീകരിക്കുന്നു. പഠിക്കാന്‍ താല്‍പ്പര്യമുള്ളവര്‍ തപസ്യയുമായി ബ 
ന്ധപ്പെടാന്‍ പരസ്യം ചെയ്യുന്നു. കുറെ കുട്ടികളും യുവാക്കളും ക്ലാസ്സില്‍ 
ചേരുന്നു. ഒരു ചെറിയ തുക ഫീസ്‌ നിശ്ചയിച്ചു ക്ലാസ്സ്‌ ആരംഭിക്കുന്നു. 
ഫീസ്‌ ഇനത്തില്‍ കിട്ടുന്ന തുകയെല്ലാം നാരായണേട്ടനു തന്നെ. 
അതില്‍ നിന്നും ഒരു പൈസ പോലും തപസ്യയുടെ ആവശ്യത്തിനു 
എടുത്തിട്ടില്ല. മാഷ്‌ കൊടുത്തുകൊണ്ടിരുന്ന മുറിയുടെ വാടക ഞങ്ങളും 
കൂടിച്ചേര്‍ന്നു വീതം വെച്ചെടുത്ത്‌ മാഷക്ക്‌ താല്‍പ്പര്യമില്ലെങ്കില്‍ കൂടി 
ഞങ്ങള്‍ സമ്മതിപ്പിച്ചു കൊടുക്കുകയാണുണ്ടായത്‌. 

നല്ലരീതിയില്‍ തുടര്‍ന്നുപോയ ക്ലാസ്സിന്റെ അഞ്ചാം വര്‍ഷം 
ഒരു അരങ്ങേറ്റവും തൃക്കരിപ്പൂരില്‍ നടത്തി. ഹിന്ദുസ്ഥാനി സംഗീത 
താളത്തിലുള്ള ഇങ്ങനെയൊരു അരങ്ങേറ്റം തൃക്കരിപ്പൂരില്‍ പുതി 
യൊരനുഭവമാണ്‌. കെ.കെ.മാസ്റ്ററുടെ നേതൃത്വത്തില്‍ കര്‍ണ്ണാടക 
സംഗീതത്തിന്റെ ബാലപാഠവും ചിത്രകലയും പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 
ആയിടയ്ക്കു നിലവിലുള്ള മുറിയില്‍ സൌകര്യം കുറവായതിനാല്‍ ടൌ൭ 
ണില്‍ ന്റെഹ്രു പ്രതിമയ്ക്കു തെക്കുഭാഗത്തുള്ള കെട്ടിടത്തില്‍ സായകര്യ 
മുള്ള മുറിയിലേക്കു തപസ്യയെ മാറ്റി. ക്ലാസ്സ്‌ തുടര്‍ന്നുകൊണ്ടുപോകുന്നതിനി 
ടയില്‍ ചില കുട്ടികള്‍ കൊഴിഞ്ഞുപോയി. ഗൌരവതരമായ പഠനമെന്നു 
മനസ്സിലാക്കാതെ പെട്ടെന്നു ഗാനമേളകള്‍ക്കും മറ്റും വായിക്കാമെന്ന 
വിചാരത്തോടെ വന്ന ചെറുപ്പക്കാരും പിന്‍വലിഞ്ഞു. പഠിതാക്കളുടെ 
കുറവുകാരണം തളിപ്പറമ്പില്‍ നിന്നും വരുന്ന നാരായണേട്ടനു ഞങ്ങള്‍ 
കൈയ്യില്‍ നിന്നും കൂട്ടിച്ചേര്‍ത്ത പ്രതിഫലം കൊടുത്തുകൊണ്ടിരുന്നു. 
ഇതിനിടയില്‍ രാമകൃഷ്ണേട്ടനും രാജീവനും ഗള്‍ഫിലേക്ക്‌ പോയി. 
കെ.കെ.മാസ്റ്റര്‍ സ്ഥാനക്കയറ്റംനേടി ചെര്‍ക്കളസ്‌ കൂളിലേക്കും 
പോയി. എന്റെയും തമ്പാന്റെയും മേല്‍നോട്ടത്തില്‍ കുറെക്കാലം 
ക്ലാസ്സ്‌ തുടര്‍ന്നുകൊണ്ടുപോയി. ഇതിന്റെ ഫലമായി തൃക്കരിപ്പൂരിലുള്ള 
രണ്ടു പ്രതിഭകളെ കണ്ടെത്താന്‍ കഴിഞ്ഞു എന്നുള്ളതാണു തപ 
സ്യയുടെ അഭിമാനം. എടാട്ടുമ്മലിലുള്ള കെ.കൃഷ്ണന്‍ (കെ. 
എസ്‌.ഇ.ബി. ജീവനക്കാരന്‍), എടാട്ടുമ്മല്‍ ആലുംവളപ്പിനടുത്തുള്ള 
വായ്പ്പാട്ട-വയലിന്‍ വിദ്വാന്‍ പരേതനായ പി. ഭാസ്ക്കരന്‍ മാസ്റ്ററുടെ 
മകന്‍ മഹേഷ്്‌ലാല്‍- ഹിന്ദുസ്ഥാനിസംഗീതത്തിന്‌ സോളോ വായി 
ക്കാനും പുതുതലമുറയ്ക്ക്‌ വിദ്യപകര്‍ന്നുകൊടുക്കാനും കഴി വുള്ള 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ |] ] 


രണ്ടു തബലവാദകര്‍. (തപസ്യയുടെ ഭാഗമായിത്തീര്‍ന്ന നാരായ 
ണേട്ടന്‍, എത്രയോ മികച്ച ശിഷ്യന്മാരെ വാര്‍ത്തെടുത്ത ആ അതുല്യ 
കലാകാരന്‍ 2020 ജൂണ്‍ മാസത്തില്‍ നമ്മോടു വിടപറഞ്ഞു). മറ്റൊരു 
നക്ഷത്രത്തിളക്കം കൂടി തൃക്കരിപ്പൂരിനുണ്ട്‌. രാഗാഞ്ജലി സംഗീത 
വിദ്യാലയത്തിലെ സംഗീതാധ്യാപകനും ഡയരക്ടറുമായ രാജേഷ്‌ 
തൃക്കരിപ്പൂര്‍. അദ്ദേഹത്തിന്റെ സംഗീത പഠനത്തിനു ആത്മാര്‍ത്ഥമായ (ര 
വര്‍ത്തനവും, പ്രചോദനവും അനുഗ്രഹാശിസ്സുകളുമേകിയ ഒരു വലിയ 
മനസ്സിന്നുടമയാണു കെ.കെ.മാസ്റ്റര്‍. 

ഈ പ്രവര്‍ത്തനത്തിന്നിടയില്‍ തന്നെ ഞങ്ങള്‍ വേറൊരു 
നാടകം കൂടി ഒരുക്കി. എ.കെ.കുഞ്ഞിരാമന്റെ രചന, സംവിധാനത്തില്‍ 
“ബാലി.” അതിന്റെ റെക്കോര്‍ഡിങ്ങിന്നു വേണ്ടിയുള്ള സരണ്ട്‌ സിസ്റ്റ 
മൊരുക്കിയത്‌ ബിസ്മില്ല തൃക്കരിപ്പൂര്‍, സംഗീതം എം.പി.രാഘവേട്ടന്‍, 
അള്ളക്കോട്ട ബാലകൃഷ്ണന്‍ കരിവെള്ളൂര്‍, കീബോര്‍ഡ്‌ വയലനി 
ല്‍ ഇന്ദ്രജാലം തീര്‍ക്കുന്ന അപ്പച്ചന്‍ ചേട്ടന്‍ പാപ്പിനിശ്ശേരി, പ്രശസ്ത 
ഹിന്ദുസ്ഥാനി സംഗീതജ്ഞന്‍ ഉസ്താദ്‌ ഹസ്സന്‍ഭായിയുടെ പ്രിയ ശിഷ്യന്‍ 
വിജയന്റെ (കാസര്‍ഗോഡ്‌) സിത്താര്‍ വായന, ഫ്ളൂട്ട കാഞ്ഞങ്ങാട രാജന്‍, 
ച്രദ്രന്‍ പണിക്കര്‍, കൃഷ്ണന്‍ എന്നിവരുടെ താളവാദ്യം, ശശിധരന്‍ 
മാണിയാട്ട്‌. രാജേഷ്‌ തൃക്കരിപ്പൂര്‍, ആനന്ദന്‍, സുധ, ഗീത എന്നിവരുടെ 
ആലാപനം. (പരശസ്ത നാടകപ്രവര്‍ത്തകനായ പ്രേംജിത്തിന്റെ 
(കാലിക്കടവ്‌) റെക്കോര്‍ഡിങ്ങ്‌ മേല്‍നോട്ടം. സി.രാമകൃഷ്ണന്‍, കൃഷ്ണ 
കുമാര്‍ ഉദിനൂര്‍, പി.സി.ഗോപാലകൃഷ്ണന്‍, സതീശന്‍ കാരൃത്ത്‌, ഉഷ 
തുടങ്ങിയവരുടെ സഹകരണം. പ്രവര്‍ത്തനമേല്‍നോട്ടം കെ.തമ്പാ 
നും ഇ.രാജീവനും. കുഞ്ഞിമംഗലം നാരായണന്‍ മാസ്റ്റര്‍, തിരക്കേറിയ 
കലാപ്രവര്‍ത്തനത്തിന്നിടയില്‍ കെ.കെ. മാസ്റ്ററടക്കമുള്ളവരുടേതാണ്‌ 
സംഘാടനമെന്നറിഞ്ഞപ്പോള്‍, നാടകത്തിനു വേണ്ടുന്ന മനോഹര 
മായ രംഗപടം ഒരുക്കിത്തന്നു. പ്രഗല്‍ഭ ചമയ വിദഗ്ധനും, നടനുമായ 
ദേവന്‍ബാലേട്ടന്‍ (ദേവന്‍ ആര്‍ട്സ്‌ നീലേശ്വരം) ഇതിനു വേണ്ടുന്ന 
ആടയാഭരണങ്ങളും വിഗ്ഗുകളും സ്വാത്ര്ത്രയത്തോടെ എടുക്കുവാനുള്ള 
അനുമതി തരികയും ഞങ്ങളുടെ പ്രവര്‍ത്തനമികവില്‍ ആവേശഭരിതനാ 
യി നാടകം കാണാന്‍ വരികയും ചമയമൊരുക്കിത്തരികയും ചെയ്തു. 
അദ്ദേഹത്തിനു തമാശ കലര്‍ന്നൊരു പരിഭവവുമുണ്ടായിരുന്നു. “കെ. 
കെ.മാഷുടെ ഭ്രൂപ്പിലുള്ള എല്ലാം പച്ചപ്പുല്ല്‌ തിന്നുന്നവര്‍, എന്റെ കൂട്ടിനു 
ഒന്നിനേം കിട്ടുന്നില്ല.” സാമാന്യം മദ്യസേവ നടത്തുന്ന ദേവന്‍ബാലേട്ടന്‍ 
ഞങ്ങളുടെ കൂടെ വന്നാല്‍ ഞങ്ങളെപ്പോലെത്തന്നെ കട്ടൻകാപ്പിയും 
ജീരകവെള്ളവും കുടിച്ച്‌ നമ്മളിലൊരാളായി ആനന്ദിക്കുന്നതാണ്‌ പിന്നീ 
ട്‌ കണ്ടത്‌. തപസ്യ നിരവധി വേദികളില്‍ അവതരിപ്പിച്ച നാടകമാണു 
“ബാലി”. 

കെ.കെ..മാസ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ ഓര്‍മ്മകളും ഇവിടെ പ്ര 
തിപാദിക്കുവാന്‍ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഒരു നാടകകാര്യം കൂടി. 
1994-ല്‍ തൃക്കരിപ്പൂര്‍ ഫൈന്‍ആര്‍ട്സ്‌ സൊസൈറ്റി ഉത്തരമേഖലാ നാ 





20 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ടകമത്സരം നടത്തിയിരുന്നു. ആ മത്സരത്തില്‍ തപസ്യയുടെ “പാവം 
ഉസ്മാന്‍” എന്ന നാടകവും തിരഞ്ഞെടുത്തിരുന്നു. രചന പി.ബാല 
ച്ന്ദ്രന്‍, സംവിധാനം എ.കെ. തൃക്കരിപ്പൂരിലെ നാടകാഭിരുചിയുള്ള 
ബീഡിത്തൊഴിലാളികളും, റിക്ഷാ തൊഴിലാളികളും, വിദ്യാര്‍ത്ഥികളും, 
സഹൃദയരായ സുഹൃത്തുക്കളുമാണ്‌ അതില്‍ അഭിനയിച്ചത്‌. കൈമെയ്‌ 
മറന്നു ഞങ്ങള്‍ റിഹേഴ്‌സല്‍ തുടര്‍ന്നു. മാഷ്‌ ഞങ്ങളുടെ റിഹേഴ്സല്‍ 
കാണാനോ അഭിപ്രായം പറയാനോ നിര്‍ദ്ദേശങ്ങള്‍ തരാനോ വന്നില്ല. 
കാര്യങ്ങള്‍ വെട്ടിത്തുറന്നുപറയുന്നതിനാല്‍ ഞങ്ങളില്‍ ചിലര്‍ക്കെങ്കിലും 
മാഷ്‌ വരേണ്ടതില്ല എന്നുള്ള അഭിപ്രായവും ഉണ്ടായിരുന്നു. 

എന്നാല്‍ എനിക്കും തമ്പാനും മാഷ്‌ വരണമായിരുന്നു 
എന്ന ചിന്തയും. കാരണം “പാവം ഉസ്മാന്‍” എന്ന നാടകം മാഷുടെ 
കൈയില്‍ നിന്നാണ്‌ ഞങ്ങള്‍ വാങ്ങുന്നത്‌. ആ നാടകത്തെക്കുറിച്ച്‌ 
കേരളത്തിലെ പ്രഗല്‍ഭരായ നാടകാചാര്യന്മാരുടെ ലേഖനങ്ങളും അഭി 
പ്രായങ്ങളും മറ്റു കുറിപ്പുകളും അദ്ദേഹത്തിന്റെ കൈയ്യിലുണ്ടായിരുന്നു. 
എന്‍.പ്രഭാകരന്റെ “പുലിജന്മം” പോലെ പല മാനങ്ങള്‍ കണ്ടെത്താന്‍ 
കഴിയുന്ന നാടകമായിരുന്നു “പാവം ഉസ്മാന്‍”. അന്നത്തെ ഇന്ത്യന്‍ 
രാഷ്ര്രീയത്തിലെ ഏകാധിപത്യവും, സ്വേഛാധിപത്യ അധികാരഗര്‍വ്വും 
അടിച്ചുമര്‍ത്തപ്പെടുന്ന ഇന്ത്യന്‍ യുവത്വത്തേയും ഒക്കെ അതില്‍ കാ 
ണാം. മാഷോടു റിഹേഴ്‌സല്‍ കാണാന്‍ വരാന്‍ പറഞ്ഞു. മാഷ്‌ പ 
റഞ്ഞു- “സ്റ്റേജിലാണ്‌ ഞാന്‍ അതിന്റെ അവതരണം കാണുന്നത്‌. 
അതില്‍ പ്രവര്‍ത്തിക്കുന്ന നിങ്ങളെയെല്ലാവരെയും എനിക്കു നന്നാ 
യറിയാം.” മാസ്റ്ററുടെ അഭിപ്രായ പ്രകടനം ഞങ്ങളുടെ ആത്മവിശ്വാ 
സത്തെ ഒന്നുകൂടി വര്‍ദ്ധിപ്പിച്ചു. എം.പി.രാഘവേട്ടനാണ്‌ സംഗീത 
മേല്‍നോട്ടം. നാടകത്തില്‍ ഒരു ഗസല്‍ പാടാനുണ്ട്‌. അത്‌ പാടാനു 
ള്ള ഗായകനെ അന്വേഷിച്ചു അവസാനം തപസ്യയില്‍ ക്ലാസ്നെ 
ടുക്കുന്ന നാരായണേട്ടനില്‍ എത്തി. അദ്ദേഹത്തെ നിര്‍ബന്ധിച്ചു 
സമ്മതിപ്പിക്കുകയാണുണ്ടായത്‌. 

പ്രാചീനമായ ഒരു ഗസല്‍ ശ്രുതിമധുരശബ്ദത്തില്‍ സിത്താറിന്റെ 
മാസ്മരിക നാദത്തിലും ശിഷ്യന്‍ കൃഷ്ണന്റെ തബലയിലുള്ള മാന്ത്രിക 
സ്പര്‍ശവും കൊണ്ട്‌ ആ നാടകത്തെ പ്രത്യേക തലത്തിലേക്കെത്തിച്ചു. 
എല്ലാ നാടകങ്ങളും ഒന്നിനൊന്നു മെച്ചപ്പെട്ട രീതിയില്‍ത്തന്നെയാണു 
അവതരിപ്പിച്ചത്‌. പക്ഷെ, വിധിപ്രഖ്യാപനത്തിനു മുമ്പ്‌ ഞങ്ങളില്‍ 
ഞെട്ടലുളവാക്കിയ സംഭവമാണ്‌ ഗ്രാണ്ടില്‍ നടന്നത്‌. പരസ്യമായി 
ഈ നാടകത്തെ അധിക്ഷേപിച്ചുകൊണ്ട്‌ ഒരു കൂട്ടം “ബുദ്ധിജീവികള്‍” 
ആക്രോശിക്കുന്നു. എന്തിനാണെന്നറിയില്ല. ഈ കാര്യങ്ങള്‍ മാഷോടു 
സംസാരിച്ചപ്പോള്‍ ഞങ്ങളുടെ മുഖത്തുനോക്കി മാസ്റ്ററുടെ ഒരു മന്ദ 
സ്മിതമുണ്ടായിരുന്നു. അതില്‍ എല്ലാം അടങ്ങിയിരുന്നു. 

ഏറ്റവും നല്ല അവതരണം, സംവിധായകന്‍ എ.കെ.കുഞ്ഞിരാമന്‍, 
നടന്‍ വത്സരാജ്‌, നടി അജിത, സംഗീതം എം.പി.ആര്‍, ചമയം ഗോവിന്ദന്‍ 
ദീപ്തി, ദീപവിതാനം-രവി. സ്റ്റേജില്‍ നിന്നും അവതരണത്തിനുള്ള 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജു | 9 


ട്രോഫി ഏറ്റുവാങ്ങി ഉയര്‍ത്തിപ്പിടിച്ചു നില്‍ക്കുന്ന മാഷുടെ ആ ചിത്രം 
ഇന്നും മനസ്സില്‍ തെളിഞ്ഞുനില്‍ക്കുന്നു. 

പ്രശസ്തരായ എത്രയോ പ്രതിഭകളുടെ നാടകങ്ങള്‍ തൃക്ക 
രിപ്പൂരില്‍ അവതരിപ്പിച്ചിട്ടുണ്ട്‌. കെ.ടി, എന്‍.എന്‍.പിള്ള, ഒ.മാധവന്‍, 
സെയ്ത്താന്‍ ജോസഫ്‌, ബേബി (നാടുഗദ്ദിക), പി.എം.ആന്റണി... 
അതേപോലെ ഫൈന്‍ആര്‍ടസ്‌ സൊസൈറ്റിയുടെ പ്രവര്‍ത്തനം ആരംഭി 
ച്ചതു മുതല്‍ മാസം തോറും നല്ലനല്ല നാടകങ്ങള്‍ കാണാനുള്ള അവ 
സരം നാടകാസ്വാദകര്‍ക്കുണ്ടായിട്ടുണ്ട. പിന്നീട്‌ സ്ഥിരം ശൈലിയി 
ലുള്ള പ്രൊഫഷണല്‍ നാടകങ്ങള്‍ മടുപ്പുളവാക്കിയിട്ടുണ്ടെങ്കിലും. 
ആദ്യകാലത്തെ അധിക നാടകങ്ങളും പഞ്ചായത്ത്‌ സ്റ്റേജിലാണ്‌ 
അവതരിപ്പിക്കുക. ഇപ്പോള്‍ ബസ്സറ്സ്റ്റാന്റും അനുബന്ധ കെട്ടിടങ്ങളും 
ഉള്ള സ്ഥലം. തിരുവനന്തപുരം സംഘചേതനയുടെ “സ്വാതി 
തിരുനാള്‍ - “ഇന്ദുലേഖ”- ഇതില്‍ ഏതോ ഒരു നാടകം. രണ്ടു നാടക 
ങ്ങളും അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്‌. രണ്ടും രചന കൊണ്ടും അഭിനയം 
കൊണ്ടും സംഗീതത്താലും നല്ലൊരു അവതരണമായിരുന്നു. നാടകം 
കഴിഞ്ഞ്‌ എല്ലാവരും അതിന്റെയൊരു ആനന്ദത്തിലാണ്‌ കെ.കെ.മാഷും 
അതേ അവസ്ഥയില്‍ത്തന്നെ. എന്നാലും പരിഹരിക്കാന്‍ പറ്റുന്ന ഒരു 
പോരായ്മയുണ്ട്‌. അത്‌ സൂചിപ്പിക്കാന്‍ അദ്ദേഹം അണിയറയിലേക്ക്‌ ന 
ടന്നു. സ്ര്രീകഥാപാഠ്രതങ്ങളുടെ വസ്ര്രധാരണത്തെപ്പറ്റിയാണ്‌ അദ്ദേഹം 
പറഞ്ഞത്‌. “ബ്ലൌസ്സിന്നടിയില്‍ ബ്രാ തെളിഞ്ഞു കാണും. ഒന്നുകില്‍ 
അതു കാണാത്ത രീതിയിലുള്ള കട്ടിയായ ബ്ലൂസ്സ്‌ ധരിക്കണം. 
അല്ലെങ്കില്‍ പഴയ രീതിയിലുള്ള മുലക്കച്ച ധരിക്കണം” ഈ അഭിപ്രാ 
യം കേട്ടപ്പോള്‍ കുറച്ചാള്‍ക്കാര്‍ മാഷോട്‌ നീരസം പ്രകടിപ്പിക്കുകയും 
കയര്‍ത്തും പരിഹസിച്ചുമൊക്കെ സംസാരിക്കുകയും ചെയ്തു. 
അതൊന്നും മാഷെ തെല്ലും അലോസരപ്പെടുത്തിയില്ല. തനിക്കു പറ 
യാനുള്ളത്‌ ആരുടെ മുഖത്തു നോക്കിയും അപ്പോള്‍ത്തന്നെ പറയും. 
എന്നുള്ളതാണ്‌ അദ്ദേഹത്തിന്റെ ഒരു തനതുരീതി. വേറൊരു സന്ദര്‍ഭം 
ഫൈന്‍ ആര്‍ട്സ്‌ സൊസൈറ്റിയുടെ പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി 
മാക്കവും മക്കളും തെയ്യം കെട്ടിയാടിച്ചിരുന്നു ഹൈസ്‌കൂള്‍ ഗ്രാണ്ടില്‍. 
ആചാര അനുഷ്ഠാന അന്ധവിശ്വാസങ്ങള്‍ക്കെതിരെയുള്ള പ്രതിക 
രണമെന്നോണം ക്ഷ്രേതങ്ങളില്‍ കെട്ടിയാടിക്കുന്ന തെയുങ്ങളെ പൊതു 
വേദികളിലും കെട്ടിയാടിക്കാം എന്നതായിരിക്കുമല്ലേോ ലക്ഷ്യം. പ 
രിപാടി അറിയിച്ചുകൊണ്ടുള്ള വാഹനം മാഷുടെ വീടിനുമുന്നിലുള്ള 
റോഡില്‍ കൂടി പോകുന്നു. അതില്‍ നിന്നും കേള്‍ക്കുന്നത്‌ “പൂര്‍ണ്ണ 
ആചാരാനുഷ്ഠാനങ്ങളോടും കൂടി മാക്കവും മക്കളും തെയ്യത്തെ 
കെട്ടിയാടിക്കുന്നു'”. മാഷും, അനുജന്‍ കുഞ്ഞിക്കണ്ണന്‍ മാഷും 
(പി.പി.കെ.പൊതുവാള്‍) കൂടെ തമ്പാനും ഇതു കേട്ടുകൊണ്ടി 
രിക്കുന്നു. അപ്പോള്‍ത്തന്നെ മാഷെപ്രതികരണം അതെന്താകുഞ്ഞിക്കണ്ണാ 
പൂര്‍ണ്ണ ആചാരാനുഷ്ഠാനത്തോടു കൂടി കെട്ടിയാടിക്കാന്‍... അതിനി 
പ്പോ നാട്ടിലെന്താ ഒരു കുറവുള്ളത്‌... അനുജന്റെ മുഖത്ത്‌ ചിരിപടര്‍ന്നു. 
ഇവിടെ വിവരിച്ച രണ്ടു സന്ദര്‍ഭങ്ങളും നിസ്സാരമാണെന്ന്‌ വായനക്കാര്‍ക്കും 





204 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


തോന്നിയേക്കാം സൂക്ഷ്മ വിശകലനത്തില്‍ അതിന്റെ ആഴം മനസ്സി 
ലാകുമെന്നു വിചാരിക്കുന്നു. തന്റെ അഭിപ്രായം വെട്ടിത്തുറന്നു പറ 
യാനുള്ള ആര്‍ജ്ജവം മാസ്റ്റര്‍ക്കു എപ്പോഴുമുണ്ട്‌. അതിന്റെ ഫലമായി 
ആത്മാര്‍ത്ഥ സുഹൃത്തുക്കളെയും പതിന്മടങ്ങ്‌ വിരോധികളെയും മാഷ്‌ 
സമ്പാദിച്ചിട്ടുണ്ട്‌. സമൂഹത്തില്‍ ജീവിച്ചുകൊണ്ട്‌ സമൂഹത്തില്‍ നിന്നു 
സ്വത്രനത്രനായിരിക്കുക ഒരു കലാകാരന്‍ സാദ്ധ്യമല്ല. അയാള്‍ കൃത്യമായി 
പ്രതികരിച്ചുകൊണ്ടിരിക്കും. 

തപസ്യയുടെ പ്രവര്‍ത്തനത്തോടുകൂടി ഞങ്ങളുടെ സനഹ്ൃദം 
ദൃഡമായി. തപസ്യയില്‍ എല്ലാവരും പായ വിരിച്ചാണ്‌ ഇരിക്കുക. പ്ര 
സിഡണ്ട്‌, സ്രെകട്ടറി, എക്സിക്യൂട്ടീവ്‌ അങ്ങനെയൊന്നും തപസ്യക്കില്ല. 
എല്ലാ അധികാര ചിഹ്നങ്ങളില്‍ നിന്നും ഇറങ്ങി വന്ന ഒരു പാവത്താന്‍ 
നാടാണ്‌ തപസ്യ. എല്ലാവര്‍ക്കും എല്ലാവരോടും അഭിപ്രായവും അഭിപ്രാ 
യ വ്യത്യാസവും പറയാം. ഒന്നുകില്‍ മാസ്റ്റര്‍ ഞങ്ങളോളം ഇറങ്ങിവന്നു, 
അല്ലെങ്കില്‍ ഞങ്ങള്‍ മാഷോളം ഉയരാന്‍ ശ്രമിച്ചു. അദ്ദേഹം എഴുതിയ ഒരു 
നോവല്‍ ഒരിക്കല്‍ എനിക്കു കാണിച്ചു തന്നിരുന്നു. സാധാരണക്കാരനാ 
യ മനുഷ്യരും അവരെ ചൂഷണം ചെയ്യുന്നവരും അവിടെ ഒറ്റയാനായി 
ജീവിക്കുന്ന ഒരാളുടെ പ്രവര്‍ത്തനവുമാണ്‌ അതിന്റെ പശ്ചാത്തലം 
(പേര്‍ ഒറ്റയാന്‍) അതുപോലെ നൂറുക്കണക്കിനു ഗാനങ്ങളും, കവിത 
കളും കഥകളുമൊക്കെ എഴുതിയിട്ടുണ്ടെന്നാണ്‌ അദ്ദേഹവുമായുള്ള 
സമ്പര്‍ക്കത്തില്‍ മനസ്സിലാക്കാന്‍ കഴിഞ്ഞത്‌. അതൊന്നും കണ്ടുകിട്ടിയില്ല 
എന്നാണ്‌ അദ്ദേഹത്തിന്റെ മകനും, അദ്ധ്യാപകനുമായ അനില്‍ പറഞ്ഞത്‌. 
ഒരു കലാകാരന്റെ ആത്മസംഘര്‍ഷത്തിന്റെ അന്ത്യം തന്നോടുതന്നെ 
പ്രതിഷേധിക്കുക എന്നുള്ളതാണല്ലോ. അതില്‍ അദ്ദേഹത്തിന്റെ പല 
സൃഷ്ടികളും നഷ്ടപ്പെട്ടുപോയിട്ടുണ്ടായിരിക്കാം. 

ബഹമുഖവും അനിതരസാധാരണവുമായ ജ്ഞാനസമ്പാദന 
തൃഷ്ണ എന്നും അദ്ദേഹത്തില്‍ തുടിച്ചിരുന്നു. അറിവിന്റെയും 
മൌഡ്യത്തിന്റെയുമിടയില്‍ ആന്ദോളനം ചെയ്യുന്ന എത്രയോ ആള്‍ക്കാരെ 
നമ്മള്‍ കങണ്ടുമുട്ടുന്നുണ്ട്‌. അവരെക്കൊണ്ട്‌ കാരൃമായ കാര്യമുണ്ടോ 
എന്നറിയില്ല. എന്നാല്‍ വിജ്ഞാനത്തെ തൊട്ടറിയുന്ന ജ്ഞാനികളാ 
ണല്ലോ അദ്ധ്യാപകര്‍ (ഗുരുനാഥന്മാര്‍). അറിഞ്ഞുവെച്ച കാര്യങ്ങള്‍ 
മറ്റുള്ളവര്‍ക്കു പകര്‍ന്നുനല്‍കുന്നതില്‍ അതീവ തല്‍പ്പരനാണ്‌ കെ.കെ. 
മാസ്റ്റര്‍. എന്റെ ആദ്യസംരംഭമായ “പാലന്തായി കണ്ണന്‍” നാടകത്തിന്റെ 
സ്ക്രിപ്റ്റ്‌ വായിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം തുടര്‍ന്നും എനിക്കു 
മുന്നോട്ടുപോകാനുള്ള ആത്മധൈര്യം വര്‍ദ്ധിപ്പിച്ചിട്ടുണ്ട്‌. വസ്തുതകളെ 
ശരിയായി പ്രതിഫലിപ്പിക്കാത്ത ഒന്നിനെ കണ്ണാടി എന്നു പറയാന്‍ പ 
റ്റുമോ...? എന്നാല്‍ കെ.കെ.മാസ്റ്റര്‍ ഞങ്ങള്‍ക്കൊക്കെ കണ്ണാടിയാണ്‌. 
ഞങ്ങളുടെ കഴിവുകളെ ഉയര്‍ത്താനും കുറവുകളെ ഇല്ലായ്മ 
ചെയ്യാനും ആ കണ്ണാടിയില്‍ നോക്കി ഞങ്ങള്‍ പഠിച്ചുകൊണ്ടേയിരുന്നു. 
തങ്ങള്‍ക്കു മനസ്സിലാവാത്ത കാര്യങ്ങള്‍ പറയുന്നവരോടാവും എപ്പോഴും 
ആളുകള്‍ക്കു ബഹുമാനം. എന്നാല്‍ മാഷ്‌ പറയുന്നതു ഞങ്ങള്‍ക്കും 
നമ്മള്‍ പറയുന്നതു മാസ്റ്റര്‍ക്കും മനസ്സിലാകുന്നു എന്നുള്ളതാണ്‌ ഞങ്ങള്‍ 
തമ്മിലുള്ള വൃക്തിബന്ധത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 0 


ആഴം. അജ്ഞാനത്തില്‍ നിന്നും ജ്ഞാനമുളവാകണം എന്നതാണല്ലോ 
യഥാര്‍ത്ഥകലയുടെ ലക്ഷ്യം. അതിനുവേണ്ടി അഹോരാത്രം പ്ര 
വര്‍ത്തിച്ച, പ്രയത്നിച്ച നമ്മുടെ കാലഘട്ടത്തിലെ പുരോഗമന 
കലയുടെയും സംസ്‌കാരത്തിന്റെയും നേര്‍സാക്ഷ്യമാണു കെ.കെ. 
മാസ്റ്റര്‍. ഹൃദയനൈര്‍മല്യവും കവിഹൃദയവും സാഹിത്യാഭിരുചിയും. 
സംഗീതരസികതയും, ചിത്രകലയുടെ ഉദാത്തതയും, ഉപകരണ 
സംഗീതത്തിലുള്ള അറിവും (ഹാര്‍മോണിയം, തബല) എല്ലാത്തിലൂുമപ 
രി അചഞ്ചലമായ യുക്തിചിന്തയുമുള്ള ഒരു മഹദ്വ്യക്തിയാണ്‌ കെ.കെ. 
മാസ്റ്റര്‍. ജീവിതകാലത്തിനിടയില്‍ മുദ്രവെച്ച അംഗീകാരപ്രതങ്ങള്‍ 
അദ്ദേഹത്തിനു കിട്ടിയില്ല. പ്രചരണത്ന്ത്രത്തിലോ, മുഖസ്തുതിയിലോ 
വൈഭവമുള്ളവര്‍ക്കു പെട്ടെന്നു എത്തിപ്പെടാന്‍ പറ്റുന്ന സ്ഥാനങ്ങളില്‍ 
കയറിയിരിക്കാനോ അദ്ദേഹം ആഗ്രഹിച്ചില്ല. അദ്ധ്യാപനവും കലാപ്ര 
വര്‍ത്തനവും അര്‍പ്പണബോധത്തോടെ സ്തുത്യര്‍ഹവും മാതൃകാപരവ 
ുമായ നിലയില്‍ അദ്ദേഹം വരച്ചുവെച്ചിട്ടുണ്ട്‌. ഇളമ്പച്ചി ഹൈസ്കൂളിലെ 
പഴയ കെട്ടിടത്തിന്റെ ചുമരില്‍ വിവേകാനന്ദന്റെയും, മുച്ചിലോട്ടു പോതി 
യുടെയും ചിത്രങ്ങള്‍ കണ്ടവര്‍ക്ക്‌ അതിശയവും ആശ്ചര്യവും ചിലര്‍ക്കു 
പരിഭവവുമുണ്ടായിരുന്നു. കാലം കഴിഞ്ഞപ്പോള്‍ തെയ്യങ്ങളുടെ ചിത്രം 
പോസ്റ്ററുകളിലും ഫ്ളക്സുകളിലും നിറഞ്ഞുനിന്നു. പല രീതിയിലുള്ള 
മാസ്റ്ററുടെ പ്രവര്‍ത്തനത്തെ നിരീക്ഷിക്കുമ്പോള്‍ അദ്ദേഹം കാലത്തിനു 
മുമ്പേ നടന്ന ധിഷണാശാലിയായിരുന്നു എന്നറിയാനാവുന്നുണ്ട്‌. 

ഇരുട്ടില്‍ നിന്നും വെളിച്ചത്തിലേക്ക്‌ (അരങ്ങിലേക്ക്‌) പ്രേക്ഷകരെ 
അടുപ്പിച്ച മാസ്റ്റര്‍ മറവിയുടെ അഗാധതയിലേക്ക്‌ (കൂരിരുട്ടിലേക്ക്‌) മെല്ലെ 
മെല്ലെ പോകുന്നതു വേദനാജനകമായ കാഴ്ചയായിരുന്നു. ആളുകളെ 
തിരിച്ചറിയാന്‍ കഴിയാതെ കുടുംബാംഗങ്ങളുടെ സ്നേഹമസൃണമായ 
പരിചരണത്തില്‍ വീട്ടില്‍ വിശ്രമിക്കുമ്പോള്‍ അദ്ദേഹത്തെ കാണാന്‍ 
പോയി. കണ്ടപാടെ “വത്സാ” എന്നുവിളിച്ച്‌ എഴുന്നേറ്റിരുന്നു. കണ്ണു 
കളില്‍ തിളക്കവും മുഖത്ത്‌ പ്രസന്നതയും പുഞ്ചിരിയും ശരീരമാകെയു 
ള്ള പ്രസരിപ്പും ഉണ്ടായിരുന്നു. അപ്പോള്‍ മാഷുടെ സഹധര്‍മ്മിണി 
അവിടെ വന്നു പറഞ്ഞു. “അധിക സമയവും കിടപ്പു തന്നെ, ആളു 
കളെ വേഗൊന്നും തിരിയുന്നില്ല. വത്സനെ കണ്ടപാടും മനസ്സിലാ 
യല്ല...” ആത്മബന്ധത്തിന്റെ ആഴമായിരിക്കാം മാസ്റ്ററുടെ ഓര്‍മ്മകളെ 
തിരികെ കൊണ്ടുവന്നത്‌. കിടക്കട്ടെ എന്നുപറഞ്ഞ്‌ മാഷ്‌ പതിയെ 
ഉറക്കത്തിലേക്ക്‌... 

മരണം അനിവാര്യമാണ്‌ എങ്കിലും...നമുക്കു പ്രിയപ്പെട്ടവര്‍ 
നമ്മുടെ ജീവിതത്തില്‍ നിന്നും പാടേ മറഞ്ഞുപോകുന്നുണ്ടോ....? ഇല്ല! 
വേറൊരുതലത്തിലേക്ക്‌ കടന്നുപോവുക മാത്രമാണു ചെയ്യുന്നത്‌. 
എങ്ങനെയൊക്കെ ആശ്വസിക്കാന്‍ ശ്രമിച്ചാലും ആ വിയോഗം കുടുംബ 
ത്തിന്നും, ഞങ്ങള്‍ക്കും, നാടിന്നും, തീരാനഷ്ടം തന്നെ. 

പിന്നിട്ടുപോയതും നഷ്ടപ്പെട്ടതും വീണ്ടെടുക്കാന്‍ എന്നെ 
ങ്കിലും കഴിയുമോ... കഴിയുമായിരിക്കാം... സ്മരണയില്‍....... 





ഓര്‍മയിലെ 
പ്രസന്നത 





ഏ കെ കുഞ്ഞിരാമന്‍ പണിക്കര്‍ 


ലവിത്തുമുപ്പതുവര്‍ഷങ്ങള്‍ക്ക്‌ മുമ്പാണ്‌. തൃക്കരിപ്പൂര്‍ ടൌണില്‍ ഒരു കൂറ്റന്‍ 
ബോര്‍ഡ്‌ ഉയര്‍ത്തിക്കെട്ടിയിരിക്കുന്നു. തുള്ളിയുറഞ്ഞാടുന്ന ഒരു വെളി 
ച്ചപ്പാടിന്റെ ദീര്‍ഘകായ ചിത്രം. കീഴ്ഭാഗത്ത്‌ “ഗ്രാമം” എന്നെഴുതിനു 
വച്ചതിനു താഴെ “അനിലന്‍ ചിത്രശാല” എന്നും എഴുതിക്കണ്ടു. ആള്‍ 
എനിക്ക്‌ അടുത്തുപരിചിതനല്ല. പാസെടുത്തു നൂറുകണക്കിനാളുകള്‍ 
നാടകം കാണാനിരച്ചു കയറുന്നു. തൃക്കരിപ്പൂര്‍ സ്ക്കൂള്‍ ഗ്രൌണ്ട്‌ തിങ്ങി 
നിറഞ്ഞിരിക്കുന്നു. പലനാട്ടിലുള്ള കഴിവുള്ള നടന്മാര്‍ ഒത്തുചേര്‍ന്ന 
മഹാനാടകം ആ ചിത്രം ഒന്നുമതി നാടകം എന്തെന്ന്‌ വിളിച്ചോതാൻ 
- സാങ്കേതികപ്പിഴവോ എന്തോ നാടകം വേണ്ട്രത വിജയം കണ്ടില്ല. 
വിജയിച്ചിരുന്നുവെങ്കില്‍ വടക്കിനും ഒരു കെ.പി.എ.സി പെരുമ കൈ 
വരുമായിരുന്നു. അന്നുതൊട്ടേ സംവിധായകനെ തിരിച്ചറിഞ്ഞു. നിറമുള്ള 
നീളന്‍ ജുബ്ബ, അണ്‍ബ്ലീച്‌ മുണ്ട്‌, നീട്ടിവളര്‍ത്തി ചീകിയൊതുക്കിയ മുടി, 
കട്ടിക്കണ്ണട, കയ്യില്‍ കര്‍ച്ചീഫ്‌, നല്ലൊരു ബാഗും-അകലെനിന്ന്‌ പല 
പ്പോഴായി നോക്കി കണ്ടിരുന്നു “അനിലന്‍ ചിത്രശാല” 
ആകാലം നാടകത്തെയും നാടകക്കാരെയും വലിയ മതിപ്പോടെ 
ജനം നോക്കി കാണുമായിരുന്നു. ഞാനും എന്റെ പതിനഞ്ചാം വയസ്സിനി 
ടയില്‍ കലാരംഗത്ത്‌ കാലെടുത്തു വെച്ചിരുന്നു. ഒരിക്കല്‍ തട്ടില്‍ കയറി 
യാല്‍ ഒരു ലഹരി പോലെ അതിന്‌ അടിപ്പെട്ടു പോകും. നാടക ലഹരി 
അങ്ങനെയാണ്‌ പിന്നീട്‌ കാണാന്‍ തുടങ്ങും കുറ്റം പറച്ചില്‍, ക്ലബ്ബുകള്‍ 
തമ്മില്‍ മത്സരം. മനസ്സിന്‌ ഇഷ്ടപ്പെട്ട കഥാപാത്രം കിട്ടിയില്ലെങ്കില്‍ 
തെറ്റിപ്പിരിയല്‍, കഴിവുള്ളവരെ ഇകഴ്ത്തല്‍ -അന്ന്‌ അങ്ങനെ 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 7 


യൊക്കെ ആയിരുന്നു. ഞങ്ങള്‍ക്കും ഒരു സമിതി ഉണ്ടായിരുന്നു-ഉദയ 
ചൊവ്വേരി. കബഡി, നാടകം-ആദ്ൃകാലത്ത്‌ ഇതു മാര്രമായിരുന്നു. 
ചെറിയവരായ ഞങ്ങള്‍ക്ക്‌ നാടകത്തിന്റെ റിഹേഴ്‌സല്‍ കാണാന്‍കൂടി 
സാധിക്കില്ലായിരുന്നു. ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ആ 
വര്‍ഷം രണ്ടു നാടകങ്ങള്‍ ഒരുങ്ങി- “കാഹളം”, സായൂജ്യം". പ്രശ 
സ്തനായ എം. ടി. അന്നൂരിന്റെ സംവിധാനത്തില്‍ രണ്ടു നാടകങ്ങളും 
അരങ്ങേറി. ഇന്നത്തെ ബസ്റ്റാന്‍ഡിന്റെ വടക്ക്‌ പഞ്ചായത്ത്‌ ഗ്രനണ്ടിലെ 
സ്റ്റേജ്‌. രണ്ടാംകിടക്കാരായ ഞങ്ങളുടെ നാടകം “കാഹളം” വന്‍വിജയവും 
ഒന്നാംകിടക്കാരുടെ നാടകം പരാജയവും ആയിരുന്നു. 
അതിനടുത്ത വര്‍ഷത്തെ നാടകത്തിനെക്കുറിച്ച്‌ ചര്‍ച്ച തുടങ്ങി. 

വായനശാലകള്‍ കയറിയിറങ്ങി വായന തുടങ്ങി. സംവിധായകന്‍ ആരാ 
യിരിക്കണം. അങ്ങനെ നാട്ടുകാരനായ മാസ്റ്റരുടെ വീട്ടില്‍ ഞങ്ങളെത്തി. 
എന്തു പ്രതികരണമായിരിക്കും എന്ന്‌ അറിയില്ല. പുതിയ വീടിന്റെ പണി 
പൂര്‍ത്തീകരിക്കാത്ത തറയ്ക്കുകീഴെ ഞങ്ങളെല്ലാവരും ഇരുന്നു. മന 
സ്സിലിരിപ്പെല്ലാം പറഞ്ഞു. സാധാരണക്കാര്‍ക്ക്‌ മനസ്സിലാവുന്ന നാടകം 
ആയിരിക്കണം. മോഡേണ്‍.” നാടകക്കാരോട്‌ സാധാരണ ജനങ്ങള്‍ക്ക്‌ 
അത്ര മതിപ്പില്ലായിരുന്നു. “നിറങ്ങള്‍ -ഇതാണ്‌ നാടകം. “നിറങ്ങളി”ലൂടെ 
ആണ്‌ ഞാന്‍ മാസ്റ്ററുമായി അടുത്തിടപഴകുന്നത്‌. നിറങ്ങളെ ഇഷ്ടപ്പെടുന്ന 
ആള്‍ ആബഞ്ഞെങ്കിലും നിറത്തെക്കാള്‍ കലയെ സ്നേഹിച്ച ഒരാള്‍. ചുവപ്പ്‌ 
അദ്ദേഹത്തിന്‌ ഇഷ്ടമായിരുന്നു. 

അന്ന്‌ ഒളവറ തൊട്ട ചെറുവത്തൂര്‍ വരെ നോക്കിയാല്‍ മുക്കിന്‌ മുക്കിന്‌ 
സമിതികള്‍. കൊല്ലംതോറും വാര്‍ഷികം. മാസ്റ്റര്‍ എല്ലാ നാടകങ്ങളും 
കാണും. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടോട്‌ നീതിപുലര്‍ത്തിയില്ലെങ്കില്‍ 
പരസ്യമായി പ്രതികരിക്കും, കലഹിക്കും. തന്റെ കലാപരമായ യുക്തി 
ബോധത്തിനെതിരെ എങ്ങനെ രംഗഭാഷ ഒരുക്കിയാലും കലഹിക്കുന്ന 
മനുഷ്യന്‍. അന്ന്‌ മത്സരമായിരുന്നു ഓരോ സമിതിയും തമ്മില്‍, ഓരോ 
നാടകവും തമ്മില്‍. പക്ഷെ മാസ്റ്റര്‍ മത്സരാര്‍ത്ഥിയായിരുന്നില്ല, അവിടെ 
യാണ്‌ തിരിച്ചറിയാന്‍ വൈകിയ, നിഷ്കളങ്കമായ കലാസ്്‌നേഹത്തിന്റെ 
ഉറവ വറ്റാത്ത നീരൊഴുക്ക്‌ ഒരാള്‍ക്ക്‌ കാണാന്‍ കഴിയുക. 

ഉദയ ചൊവ്വേരി ഒരു ബാലജനസഖ്യത്തിന്‌ രൂപംകൊടുത്തു. പ്രത 
പഠക്തികളില്‍ ചിത്രം വരിക എന്നാല്‍ അന്ന്‌ നല്ല ജനകീയ അംഗീകാ 
രമായി. എല്ലാരംഗവും വഴങ്ങുന്ന മാസ്റ്ററുടെ കഴിവിനെ ഞങ്ങള്‍ 
ശരിക്കും ര്രയോജനപ്പെടുത്തി. സംഗീതം, സാഹിത്യം, ചിത്രകല, നാ 
ടകം. കൈവെള്ളയിലെ നെല്ലിക്ക പോലെ ഒതുക്കി വെച്ചത്‌ മെല്ലെ 
മെല്ലെ ഞങ്ങള്‍ക്ക്‌ പകര്‍ന്നു കിട്ടി. ബാലജനസഖ്യം എന്നത്‌ മലയാള 
മനോരമയുടെ ബിസിനസ്‌ തന്ത്രമാണ്‌ എന്നറിഞ്ഞും പറഞ്ഞും കല 
യോടുള്ള ആര്‍ത്തിയോടെ ഞങ്ങളില്‍ ഒരാളായി ഒരു പ്രതിഫലവും 
വാങ്ങാതെ മാസ്റ്റര്‍ കൂടെത്തന്നെ ഉണ്ടായി. ആയിടയ്ക്ക്‌ ഒരു നാടകം 
കൂടിപ്പിറന്നു. പി എം താജിന്റെ “കുടുക്ക'. ജന്മനാ കൃശഗാത്രനായ 
എന്നെ പിടിച്ച്‌ പ്രധാനകഥാപാര്രമായ കുഞ്ഞിരാമനാക്കി. നാടകം 





00 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


വിജയമായിരുന്നു. വീണ്ടും വേദികള്‍ കിട്ടി. എന്തും നേടിത്തരുന്ന 
കുടുക്ക കാലന്‍ കുഞ്ഞിരാമനു കൊടുക്കുന്നതിനെക്കുറിച്ച്‌ ചിന്തിച്ച്‌ 
ചിന്തിച്ച്‌ മാസ്റ്റര്‍ എന്നെയും കൂട്ടി നീലേശ്വരത്ത്‌ പോയി. വി ശശി എന്ന 
സംവിധായകന്റെ സഹായം തേടി. ഒരു ദിവസം അദ്ദേഹം വന്നിട്ടാണ്‌ 
ആ രംഗം ചിത്രീകരിച്ചത്‌. അന്നാണ്‌ മറ്റിടങ്ങളിലെ നാടകക്കാരുമായി 
മാസ്റ്ററുടെ ബന്ധം എന്തെന്നു ഞാന്‍ മനസ്സിലാക്കിയത്‌. എല്ലാവര്‍ക്കും 
ബഹുമാനമായിരുന്നു, സ്നേഹമായിരുന്നു. 

ടിവിയും ഫോണും ഇല്ലാത്ത കാലത്ത്‌ റേഡിയോയിലൂടെ ഉള്ള പ 
രിപാടികള്‍ ആഡസ്വദിക്കുന്നവരാണ്‌ ഭൂരിപക്ഷവും. ആകാശവാണിയിലൂടെ 
അനിലന്‍ ചിത്രശാലയുടെ ശബ്ദം കേട്ടുതുടങ്ങി. അന്ന്‌ യുവവാണിയില്‍ 
പരിപാടി അവതരിപ്പിക്കല്‍ മാസ്റ്റരുടെ നേതൃത്വത്തില്‍ ഞങ്ങളും ഒരു 
ശ്രമം നടത്തി. നാടകം, ലളിതഗാനം, പ്രഭാഷണം തുടങ്ങി എല്ലാം മാസ്റ്റര്‍ 
തന്നെ തയ്യാറാക്കി. ഞങ്ങള്‍ക്ക്‌ സെലക്ഷന്‍ കിട്ടി. അന്ന്‌ ഞങ്ങളുടെ 
ആരാധ്യന്‍ ആകാശവാണിയിലെ ഖാന്‍ കാവില്‍ ആണ്‌.സാക്ഷാല്‍ 
ഖാന്‍ കാവില്‍ തന്നെ തങ്കയത്ത്‌ എത്തി. മാഷ്‌ എഴുതിയ പാട്ട, നാടകം 
പ്രഭാഷണം. ഞങ്ങളുടെ ശബ്ദവും ആകാശവാണിയിലൂടെ കേട്ടു-അന്ന്‌ 
അതൊക്കെ വലിയ സംഭവമായിരുന്നു. 

ഞാന്‍ മെല്ലെ മെല്ലെ ചെറു നാടകങ്ങളും സംഗീത ശില്പങ്ങളും 
ചെയ്തു തുടങ്ങി.“വല്യമ്മാവന്റെ സ്വപ്നവും പാണന്റെ പാട്ടും. “പറയന്‍ 
കുന്നിലെ പാട്ട” തുടങ്ങിയവ ഗ്രാമ്ധഗാമാന്തരങ്ങളില്‍ കളിച്ചുതുടങ്ങി. 
ഒട്ടുമിക്ക വേദികളിലും മാസ്റ്റര്‍ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സമിതി എന്നെ 
അന്നു വേണ്ട്രത വിശ്വാസത്തില്‍ എടുക്കാറില്ല-അവസരം തരില്ല എന്നു 
മലയാളം. എന്തുവന്നാലും അടങ്ങിയിരിക്കാന്‍ കഴിയാതെ വന്നു “പുലി 
ജന്മം” ഞങ്ങള്‍ സ്വതന്ത്രമായി തന്നെ അവതരിപ്പിച്ചു. വിജയം കണ്ടതിനു 
ശേഷം ക്ലബ്ബേറ്റെടുത്തു. യുവജനമേളയില്‍ (ഇപ്പോഴത്തെ കേരളോ 
ത്സവം) നിരവധി വേദികളിലവതരിപ്പിച്ചു. “പുലിജന്മം” സംസ്ഥാനതല 
മത്സരത്തില്‍ അവതരിപ്പിക്കാന്‍ അര്‍ഹത നേടിയെങ്കിലും ക്ലബ്ബ്‌ ഭരണ 
സമിതി അനുവദിക്കണമായിരുന്നു. അന്ന്‌ ക്ലബ്ബിന്റെ തീരുമാനമറിയാന്‍ 
ആകാംക്ഷയോടെ രാരി 11 മണിവരെ ക്ലുബ്ബിനരികേയുള്ള റോഡില്‍ 
ഇരുന്നതും മറ്റും ഓര്‍ക്കാന്‍ രസമുണ്ട്‌. പിന്നെ അന്നൂര്‍ ബാലചന്ദ്രന്റെ 
“സന്ധി' എന്ന നാടകം ചെയ്ുണമെന്നു തോന്നി .ബാബു അന്നൂരിനെ 
കണ്ട്‌ അദ്ദേഹം മുഖാന്തിരം അന്നൂര്‍ ബാലചന്ദ്രന്റെ അനുമതി വാങ്ങി. 
സ്ക്രിപ്റ്റുമായി വന്നു. അതില്‍ രാഷ്ഷ്്രീയം കലര്‍ന്നു എന്നുപറഞ്ഞ്‌ 
കോലാഹലമായി. ചൊവ്വേരിയുമായി അകല്‍ച്ച വര്‍ദ്ധിച്ചു തുടങ്ങി. 
അവസാനം പഞ്ചായത്ത്‌ യുവജനമേളയില്‍ സമിതി രണ്ടു നാടകങ്ങള്‍ 
മത്സരത്തിനിറക്കി. പക്ഷപാതപരമായി എന്റെ നാടകം ഒഴിവാക്കിയെന്ന്‌ 
കണ്ടപ്പോള്‍ പൂര്‍ണമായി അകന്നു. അതിനുമുന്നേതന്നെ മാസ്റ്റര്‍ “തപ 
സ്യ' എന്ന ഒരു സംഘടന സ്വയം പ്രഖ്യാപിതമായി രൂപംകൊടുത്തു 
കഴിഞ്ഞു. തപസ്യ അക്ഷരാര്‍ഥത്തില്‍ ഒരു കലാകുടുംബമായിരുന്നു. 
കഴിവുള്ള കലാകാരന്മാര്‍ വൈകുന്നേരങ്ങളില്‍ ഒത്തുകൂടും. പാട്ടും 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 0 


ചര്‍ച്ചയും പരിശീലനവും തുടങ്ങി. പതിയെ ഒരു നാടകത്തിന്‌ രൂപം 
നല്‍കി. എഴുത്തും സംവിധാനവും ഞാന്‍ ഏറ്റെടുത്തു. മാസ്റ്റര്‍ തന്റെ 
തട്ടകത്തില്‍ നിന്ന്‌ മറ്റൊരിടത്തേക്ക്‌ സ്ഥലം മാറി പോയിരുന്നു. നാടകത്തിന്റെ 
സ്ക്രിപ്റ്റ്‌ വായിച്ച്‌ വേണ്ടുന്ന മാറ്റങ്ങള്‍ നിര്‍ദേശിച്ചു. ഓരോ കാര്യത്തിലും 
ഇടപെട്ടു. രംഗപടത്തിന്‌ കുഞ്ഞിമംഗലം നാരായണന്‍ മാസ്റ്ററുടെ സഹാ 
യം തേടി. വേഷവിധാനത്തില്‍ ഞങ്ങള്‍ മാസ്റ്ററുടെ നിര്‍ദ്ദേശ്രപകാരം 
മാഷോടൊന്നിച്ച്‌ നീലേശ്വരം ദേവന്‍ബാലന്റെ അടുത്തെത്തി. മാഷെ 
കണ്ടതും ആ വലിയ കലാകാരന്റെ എളിമയും മാഷോടുള്ള സ്നേഹവും 
ഞങ്ങള്‍ തിരിച്ചറിഞ്ഞു. മറ്റാര്‍ക്കും കാണിച്ചു കൊടുക്കാത്ത ഒരു പ്രത്യേക 
മുറിയില്‍ നൂതനമായുണ്ടാക്കിയ ആടയാഭരണങ്ങള്‍ മാസ്റ്ററുടെ മുന്നില്‍ 
നിരത്തി. അദ്ദേഹം തന്നെ നേരിട്ട ചമയിക്കാന്‍ വന്നു. ഇത്‌ ഇവിടെ 
കുറിക്കുന്നത്‌ അനിലന്‍ ചിധ്രശാലയെ തിരിച്ചറിയുന്ന, അടുത്തറിയുന്ന, 
വ്ൃക്തിബന്ധങ്ങളുടെ ആഴം സൂചിപ്പിക്കാനാണ്‌. 

മെല്ലെ മെല്ലെ തപസ്യ തൃക്കരിപ്പൂര്‍ കലാരംഗത്ത്‌ കാലുറപ്പിച്ചു 
കഴിഞ്ഞു. ഒരിക്കല്‍ അദ്ദേഹം പറഞ്ഞു- “എനിക്കു സാധിക്കാത്തത്‌ 
എന്റെ കുട്ടികള്‍ക്ക്‌ കഴിഞ്ഞു' എന്ന്‌. തൃക്കരിപ്പൂരിന്‌ ഒരു നാടക സംഘം 
-അത്‌ അദ്ദേഹത്തിന്റെ അഭിലാഷമായിരുന്നു. “ബാലി' ഡബ്ബിംഗ്‌ നാടകം 
ആയതുകൊണ്ട്‌ ചില കോണുകളില്‍നിന്ന്‌ പരിഹാസവും ഉയര്‍ന്നു 
വന്നിരുന്നു. അതിനെ മറികടക്കാന്‍ പാകത്തില്‍ ഞങ്ങള്‍ മത്സര 
വേദികളിലും ഇടംപിടിച്ചു. വായിച്ച്‌ വാരികകളില്‍ നല്ല നാടകങ്ങള്‍ 
ഉണ്ടെങ്കില്‍ അവ മുറിച്ചെടുത്തു തുന്നിക്കെട്ടി സൂക്ഷിക്കുമായിരുന്നു 
മാസ്റ്റര്‍. ഒന്ന്‌ “പാവം ഉസ്മാന്‍” പി ബാലചന്ദ്രന്‍ രചിച്ചത്‌. ഞാന 
ത്‌ പട്ടുവം തരംഗം ആര്‍ട്സ്‌ ക്ലബ്ബിനുവേണ്ടി ഒന്നുരണ്ടു വേദികളില്‍ 
കളിച്ചിരുന്നു. അപ്പോഴാണ്‌ തൃക്കരിപ്പൂര്‍ ഫൈന്‍ ആര്‍ടസ്‌ സൊസൈറ്റി 
ഒരു വലിയ നാടക മത്സരം സംഘടിപ്പിച്ചത്‌. തപസ്യ “പാവം ഉസ്മാനു" 
മായി ഇറങ്ങി. അവതരണമടക്കം എല്ലാ ഇനങ്ങളിലുമുള്ള സമ്മാനങ്ങള്‍ 
നേടി. ആ ട്രോഫി ഏറ്റുവാങ്ങുമ്പോള്‍ ഞങ്ങളുടെ നാടക ഗുരു 
വികാരാധീനനായിരുന്നു. സഹോദരതുല്യമായ വാത്സല്യമായിരുന്നു നാ 
ടക പ്രവര്‍ത്തകരോട്‌. ഒരു നാടകത്തില്‍ ഒന്നിച്ചഭിനയിച്ചു- “പ്രതിമകള്‍ 
വില്‍ക്കാനുണ്ട്‌”. അവതരണം: കെ എം കെ കലാസമിതി. മാസ്റ്ററുടെ 
ജീവിതവുമായി കോര്‍ത്തിണക്കപ്പെട്ട കഥാപാര്രം. അദ്ദേഹം ശില്പി, 
ഞങ്ങള്‍ മക്കള്‍. നാടകത്തിന്‌ ഇടയില്‍ സംഭവിക്കാറുള്ള തമാശകളും 
വൈകാരികതയും ഏറെ രസമുള്ളതാണ്‌ . 

ഞാന്‍ പൂരക്കളി രംഗത്തേക്ക്‌ കാലെടുത്തു വെച്ചപ്പോള്‍ അനു 
ഷ്ഠാന ചടങ്ങുകളിലേക്കും മറുത്തു കളിക്കുന്ന കാവിലേക്കും അദ്ദേഹം 
വന്നിട്ടുണ്ട്‌. ഒരു വിശ്വാസിയായി കാണാന്‍ കഴിഞ്ഞിട്ടില്ല. എങ്കിലും 
സ്നേഹവാത്സല്യങ്ങള്‍ക്കു മുന്നില്‍ അദ്ദേഹം കീഴടങ്ങുമായിരുന്നു. 
ചേരേണ്ടത്‌ ചേര്‍ക്കേണ്ടിടത്തേ ചേര്‍ക്കാവൂ. വര്‍ണ്ണപ്പൊലിമയ്ക്ക്‌ വേണ്ടി 
ഏച്ചുകെട്ടിയാല്‍ അത്‌ ആഭാസത്തരം എന്ന്‌ അദ്ദേഹം കൂടെക്കൂടെ 
ഓര്‍മിപ്പിക്കും. ചീരയാണ്‌ വറുക്കുന്നതെങ്കില്‍ വെള്ളുള്ളി ചേര്‍ക്കണം. 





00 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


അവിടെ നീരുള്ളി ചേര്‍ത്താല്‍ രസക്കേടാവും- പ്രതീകാത്മകത 
യെ അദ്ദേഹം വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. നാടകം യാഥാര്‍ഥ്യമല്ല 
തോന്നിപ്പിക്കലാണ്‌. അതിനാണ്‌ മാര്‍ക്ക്‌. ഇങ്ങനെ ഒരുപാടൊരുപാട്‌ 
സിദ്ധാന്തങ്ങള്‍ മാഷ്‌ പറഞ്ഞുകൊണ്ടേയിരിക്കും. 

മാഷുടെ ഓര്‍മ്മകള്‍ മാഞ്ഞുതുടങ്ങിയപ്പോള്‍ രണ്ടു പ്രാവശ്യമേ 
ഞാന്‍ കാണാന്‍ പോയുള്ളൂ. ഒരിക്കല്‍ തിരിച്ചറിഞ്ഞില്ല. പിന്നീട്‌ എം 
സി ഹോസ്പിറ്റലില്‍ അന്ത്യത്തോടടുത്തപ്പോള്‍. ആ കര്‍മ്മകുശലന്റെ 
പ്രസന്നത മാത്രമേ എന്റെ മനസ്സില്‍ തെളിഞ്ഞുനില്‍ക്കുന്നുള്ളൂ. പ 
ലരും നിര്‍ബന്ധിച്ചിട്ടും ഞാന്‍ പോയില്ല. ഒരു ദുഃഖം മാത്രം ഇന്നും 
അവശേഷിക്കുന്നു- എന്റെ ഒരു പുസ്തകം അച്ചടിമഷി പുരണ്ട്‌ പ്രകാശി 
തമാവുമ്പോള്‍ ആ വേദിയില്‍ മാഷും ഉണ്ടാകണമെന്ന്‌ ആഗ്രഹിച്ചിരുന്നു. 
അന്നദ്ദേഹം വന്നിരുന്നു. സ്റ്റേജില്‍ കയറിയില്ല. കാഴ്ചക്കാരനായി പു 
റത്തിരുന്നു. അരങ്ങ്‌ മുഷിയേണ്ടെന്ന്‌ പറഞ്ഞതിനാല്‍ നിര്‍ബന്ധിച്ചില്ല. 
ആ പുസ്തകത്തിന്റെ ആദ്യപേജില്‍ എന്റെ പുസ്തകം നാടക 
ഗുരുവായ അനിലന്‍ ചിധ്രശാലയ്ക്ക്‌ സമര്‍പ്പിക്കുന്നു എന്നെഴുതി വെച്ചു. 
“സംഘഗാന്ത്തിലൂടെയും “സമസ്യ 'യിലൂടേയും “അക്ഷത'ത്തിലൂടെയും 
നടനവിസ്മയം തീര്‍ത്ത്‌, ഒരുപാട്‌ രംഗപടങ്ങളും ചിയ്രങ്ങളും രചിച്ച, 
അതിലേറെ ഗാനങ്ങള്‍ തീര്‍ത്ത്‌, ഏറെ നാടകങ്ങള്‍ സംവിധാനം ചെയ്ത 
അതുല്യ കലാകാരന ഈ വിനീതശിഷ്യന്റെ (പ്രണാമം. 


ഒരു ജീവിതവും 
സന്ദേശവും 





കെ വി കൃഷ്ണന്‍ മാസ്റ്റര്‍ 


॥;; ഓര്‍മ്മകള്‍ നാളെയുടെ ക്ലാവ്‌ പിടിക്കാത്ത സമ്മാനങ്ങളാണ്‌. ഞങ്ങള്‍ 
ഒരേ നാട്ടുകാരായിരുന്നെങ്കിലും കലാ-സാംസ്‌കാരിക പ്രവര്‍ത്തനത്തില്‍ 
ഇടപെടുന്നത്‌ പയ്യന്നൂര്‍ നാടകവേദിയില്‍ വെച്ചാണ്‌. എം രവീന്ദ്രനാഥ്‌ 
തലശ്ശേരി സംവിധാനം ചെയ്ത കൈനിക്കര പത്മനാഭപിള്ളയുടെ “കാല്‍ 
വരിയിലെ കലപപാദപം' എന്ന നാടകത്തിന്റെ അവതരണമായിരുന്നു 
അത്‌. അഡ്വക്കേറ്റ്‌ ജീവാനന്ദ്‌, ഒ കെ കുഞ്ഞികൃഷ്ണന്‍, സുകുമാരേട്ടന്‍, 
കുഞ്ഞിമംഗലം രാഘവന്‍ മാഷ്‌ തുടങ്ങിയവരാണ്‌ അതിന്റെ നേതൃനിര 
യില്‍ ഉണ്ടായിരുന്നത്‌. അതിനുമുമ്പ്‌ അനിലന്‍ ചിത്രശാല എന്നുകൂടി 
അറിയപ്പെടുന്ന കെ കെ മാഷെ അകലെനിന്നു മാത്രമേ ഞാന്‍ കണ്ടിരു 
ന്നുള്ളൂ. “കാല്‍വരിമലമുകളില്‍' നാടകത്തിന്‌ ആവശ്യമായ രംഗചിത്രം 
ഒറ്റക്കിരുന്ന്‌ നിശ്ശബ്ദനായി വരയ്ക്കുന്ന ആ കലാകാരന്റെ ചിത്രം 
ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്‌. സിനിമാനടന്‍ ശ്രീനിവാസനായിരുന്നു 
അതില്‍ ഒരു പ്രധാന വേഷം ചെയ്തത്‌. 

അതിനുശേഷം മാസ്റ്ററോടൊപ്പം പ്രവര്‍ത്തിക്കാന്‍ കഴിഞ്ഞ 
നാടകമായിരുന്നു “ഗ്രാമം”. അതിന്റെ സംവിധാനവും സംഘാടനവും 
അദ്ദേഹത്തിന്റെ കഴിവുതെളിയിച്ച ഒരു സംഭവമാണ്‌. തൃക്കരിപ്പൂരില്‍ 
ആയിരുന്നു അവതരണം. തന്റെ സൌഹൃദം ഉപയോഗിച്ച്‌ ഒരു 
പാടുപേരെ ഈ പ്രവര്‍ത്തനത്തിന്‍റെ ഭാഗമാക്കാന്‍ അദ്ദേഹത്തിനു 
കഴിഞ്ഞു. കോട്ടയന്‍ കുഞ്ഞിരാമന്‍ മാസ്റ്റര്‍, സിവിക്‌ കൊടക്കാട്‌, 
ഉദിനൂര്‍ ബാലഗോപാലന്‍, ഉദിനൂര്‍ ശങ്കരന്‍, ജോയ്സി, വത്സരാജ്‌ 
തുടങ്ങിയവരായിരുന്നു അഭിനേതാക്കള്‍. എല്ലാവരുടെയും പേര്‍ 





2 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ഓര്‍ക്കുന്നില്ല. (നാടക വിജയത്തിനായി ഒപ്പം പ്രവര്‍ത്തിച്ചവരില്‍ പ്രധാനി 
യായിരുന്നു കുഞ്ഞിമംഗലം നാരായണന്‍ മാസ്റ്റര്‍). സങ്കുചിതമായ യാതൊ 
രു ചിന്തയും അദ്ദേഹത്തെ സ്പര്‍ശിച്ചിരുന്നില്ല. തൃക്കരിപ്പൂരും പരിസര 
പ്രദേശങ്ങളിലുമുള്ള എല്ലാ കലാ-സാംസ്‌കാരിക പ്രസ്ഥാനങ്ങളുമായും 
പ്രതിഫലം ആഗ്രഹിക്കാതെ പ്രവര്‍ത്തിച്ച ഒരു പ്രതിഭാശാലി. കെ.എം. 
കെ., ബി.എസ്‌.എസ്‌.കലാസമിതി, ദേശീയ കലാവേദി, തപസ്യ, ദേശാ 
ഭിമാനി തീയറ്റേഴ്‌സ്‌, തൃക്കരിപ്പൂര്‍ ഫൈനാര്‍ടസ്‌ സൊസ്റ്റ്റി, ഉദയ 
ചൊലവ്വേരി, നവജീവന്‍ തങ്കയം, യുവകലാസാഹിതി.... ഒട്ടേറെ പ്ര 
സ്ഥാനങ്ങള്‍ ഇനിയുമുണ്ട്‌. കെ.എം.കെ.യുടെ “സമസ്യ” എന്ന നാട 
കത്തില്‍ അവതരിപ്പിച്ച അച്ഛന്‍ നമ്പൂതിരിയുടെ ചിത്രം പഴയ നാടകാ 
സ്വാദകരുടെ മനസ്സില്‍ ഒരു നല്ല ഓര്‍മ്മയാണ്‌. അഭിനേതാവ്‌ മാത്രമല്ല 
കെ.എം.കെ. കലാസമിതി, തൃക്കരിപ്പൂര്‍ ഫൈന്‍ആര്‍ടസ്‌ സൊസൈറ്റി 
തുടങ്ങി ഒട്ടേറെ സംസ്കാരികക്രേന്രങ്ങളുടെ എംബ്ലം രൂപകല്‍പ്പന ചെ 
യ്തത്‌ മാഷാണ്‌. കലാവതരണത്തിന്റെ മുന്നണിയില്‍ മാഠ്രതമല്ല 
പിന്നണിയില്‍ ചമയക്കാരനായും മാഷ്‌ നൂറുകണക്കിന്‌ സന്ദര്‍ഭങ്ങളില്‍ 
അസാധാരണമായ ആത്മാര്‍ത്ഥതയോടെ പ്രവര്‍ത്തിച്ചു. 

മാഷ്‌ കിടപ്പിലായപ്പോള്‍ പപ്പന്‍ മുറിയാത്തോടും ഞാനും 
വീട്ടില്‍ ചെന്ന സമയത്ത്‌ തന്റെ ശില്‍പം അദ്ദേഹം ഒരുക്കിവെച്ചത്‌ 
നോക്കുമ്പോഴാണ്‌ തൊട്ടടുത്ത്‌ തയ്യാറാക്കിവെച്ച ഗാന്ധിജിയുടെ 
ശില്പത്തിന്‌ താഴെ എഴുതിയ ആ വാചകം ശ്രദ്ധിച്ചത്‌: “എന്റെ ജീവിത 
മാണ്‌ എന്റെ സന്ദേശം'. അനശ്വരനായ ഒരു കലാകാരന്‍ പുതിയ 
തലമുറയ്ക്കായി കൈമാറിയ ഉചിതമായ വാക്കുകള്‍. 





സ്നേഹഗീതികള്‍ 





ഏ കെ വേണു 


ല്യുന്നുര്‍ കോളേജില്‍ നിന്നും 1986ല്‍ ഡിഗ്രി പാസായശേഷം ഞാന്‍ 
അന്നൂര്‍ വിദ്യാധിരാജ സ്‌കൂളില്‍ അധ്യാപകനായി ജോലി നോക്കുന്ന 
കാലം. പാരമ്പര്യമായി കിട്ടിയ സംഗീതാഭിരുചി മെല്ലെ മെല്ലെ പുറ 
ത്തേക്കു കൊണ്ടുവരികയായിരുന്നു. അന്നുരിലെ രവിവര്‍മ്മ കലാനി 
ലയത്തിലും സപ്തസ്വര തിയറ്റേഴ്‌സിലും വൈകുന്നേരങ്ങളില്‍ ഞങ്ങള്‍ 
സുഹൃത്തുക്കള്‍ ഹാര്‍മോണിയത്തിന്റേയും തബലയുടേയും അകമ്പടി 
യോടെ രാര്രിയോളം പാട്ടുകള്‍ പാടിത്തിമര്‍ത്തിരുന്ന സമയത്ത്‌ എംപി 
രാഘവേട്ടന്‍ എന്ന സംഗീതജ്ഞന്‍ എന്നിലെ സംഗീതപ്രേമം തിരിച്ചറി 
യുകയും പല വേദികളിലും പാടിക്കുകയുമുണ്ടായി. 
എം പി രാഘവേട്ടന്‍ എന്നെ തൃക്കരിപ്പൂരുകാര്‍ക്ക്‌ പരിചയ 
പ്പെടുത്തി. അക്കൂട്ടത്തില്‍ എന്നെ ഏറെ പ്രോത്സാഹിപ്പിച്ചതും വേദികളി 
ല്‍ പാടാന്‍ അവസരം തന്നതിലും പ്രധാനിയായിരുന്നു കെ കെ മാഷ്‌ 
എന്ന “അനിലന്‍ ചിത്രശാല”. ഞാന്‍ മാഷിനെ തൃക്കരിപ്പൂരിലെ ഒരു പ 
രിപാടിയുടെ റിഹേഴ്‌സലിനാണ്‌ ആദ്യമായി കാണുന്നത്‌. രാഘവേട്ടന്‍ 
എന്നെ പരിചയപ്പെടുത്തി. ഈ സംഗീത ശില്പത്തിന്‌ മുഴുവന്‍ പാട്ടു 
കളും പാടുന്നത്‌ വേണുവാണ്‌. റിഹേഴ്‌സലിനു ശേഷം മാഷ്‌ എന്നെ 
വിളിച്ചു. ഞാന്‍ വേണുവിനെക്കുറിച്ച്‌ കേട്ടിട്ടുണ്ട്‌. പക്ഷേ പാട്ട്‌ ആദ്യമായാ 
ണ്‌ കേള്‍ക്കുന്നത്‌. ഞങ്ങളുടെ രണ്ടുമൂന്നു പരിപാടികളുണ്ട്‌. അതിലും 
വേണു തന്നെ പാടണം. ഞാന്‍ അറിയിക്കും. അവിടെ തുടങ്ങിയതാണ്‌ 
മാഷുമായുള്ള ബന്ധം. 





048 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


തൃക്കരിപ്പുരിലുള്ള കലാസമിതി ഓഫീസില്‍ ഞാന്‍ പലതവണ 
പോയിട്ടുണ്ട്‌. അന്ന്‌ അന്നുരിലുള്ള എ കെ രാമകൃഷ്ണേട്ടന്‍ എന്നെ 
കൊണ്ടുപോയി പാടിക്കാറുണ്ട്‌. എല്ലാ പ്രാവശ്യവും പാട്ടുകേള്‍ക്കാന്‍ 
മാഷ്‌ വന്നിരുന്നു. നീണ്ട മുടിയും കട്ടി മീശയുമുള്ള മാഷ്‌, “വേണൂ 
നിന്നെ കുറേ ആയല്ലോ കാണാത്തത്‌' എന്ന വാക്കുകള്‍ ഇപ്പോഴും മന 
സ്സിലുണ്ട്‌ 

ഏതൊരു കലാകാരനും കഴിവ്‌ ഉണ്ടായാല്‍ മാര്രം പോരാ, 
അത്‌ മറ്റുള്ളവരുടെ മുമ്പില്‍ അവതരിപ്പിക്കാനുള്ള സാഹചര്യവും പ 
രിചയപ്പെടുത്താന്‍ ആള്‍ക്കാരും വേണം. ആ കൂട്ടത്തില്‍ കെ കെ 
മാഷ്‌ എനിക്ക്‌ ഒരുപാടു പ്രോത്സാഹനവും പ്രചോദനവും തന്നിട്ടുണ്ട്‌. 
തൃക്കരിപ്പൂരിലെ രണ്ടുമൂന്നു സംഗീത ശില്പങ്ങളിലും നാടകങ്ങളിലും 
പാടാനുള്ള അവസരം മാഷ്‌ എനിക്ക്‌ നല്‍കിയിട്ടുണ്ട്‌. 





അരങ്ങില്‍ - 
അണിയറയിലും 





എന്‍ പത്മനാഭന്‍ 


മ്പത്‌ വര്‍ഷങ്ങള്‍ക്കു മുമ്പ്‌ കെ കെ മാസ്റ്ററെ പരിചയപ്പെടുമ്പോള്‍ 
അദ്ദേഹത്തിന്റെ തട്ടകം പയ്യന്നൂര്‍ ആയിരുന്നു. പയ്യന്നൂര്‍ ശരവണഭവ 
നാട്യസംഘത്തില്‍ ഭാസ്കരന്‍ ഭഗവതരുടെ കീഴില്‍ സംഗീതം അഭ 
സിച്ചും നാട്യസംഘത്തിന്റെ കലാപ്രവര്‍ത്തനങ്ങളില്‍ സഹകരിച്ചും 
മാഷ്‌ സജീവമായിരുന്ന കാലം. കുഞ്ഞിക്കണ്ണന്‍ ചെറുവത്തൂര്‍ അവിടെ 
തബല പഠിപ്പിക്കുകയായിരുന്നു. തബല ക്ലാസില്‍ കുറച്ചുകാലം ഞാനും 
ഉണ്ടായിരുന്നു. അങ്ങനെയാണ്‌ ഞങ്ങള്‍ കണ്ടുമുട്ടുന്നതും പരിചയപ്പെ 
ടുന്നതും. 

പിന്നീട്‌ തൃക്കരിപ്പൂരായി അദ്ദേഹത്തിന്റെ പ്രവര്‍ത്തന ക്രേന്ദ്രം. 
നാടകങ്ങളില്‍ അഭിനയിച്ചും കലാസമിതികളില്‍ ഒന്നിച്ചു പ്രവര്‍ത്തിച്ചും 
മാഷെ അടുത്തറിയാനും അദ്ദേഹത്തിന്റെ ബഹുമുഖമായ കഴിവുകള്‍ 
തിരിച്ചറിയാനും കഴിഞ്ഞത്‌ ഇക്കാലത്താണ്‌. കുന്നച്ചേരി എ എല്‍ പി 
സ്‌കൂള്‍ വാര്‍ഷികത്തിന്‌ പൂര്‍വൃവിദ്യാര്‍ത്ഥികളുടെ നാടകം- “അക്ഷതം” 
സംവിധാനം ചെയ്തത്‌ കെ കെ മാസ്റ്ററായിരുന്നു. നാടകത്തില്‍ ഒരു 
നമ്പൂതിരി കഥാപാര്തമായി ഞാന്‍ അഭിനയിച്ചിരുന്നു. 

ച്രകപാണി ക്ഷേത്രത്തിന്റെ ഉത്സവത്തോടനുബന്ധിച്ച്‌ ഒരു 
വര്‍ഷം പ്രദേശിക സമിതികളുടെ രണ്ടു നാടകങ്ങള്‍ അവതരിപ്പിക്കാന്‍ 
അവസരം നല്‍കിയിരുന്നു. തങ്കയം മുഹമ്മദ്‌ അബ്ദുറഹിമാന്‍ സ്മാരക വായന 
ശാലാ പ്രവര്‍ത്തകര്‍ അവതരിപ്പിച്ച “അഹല്യ' എന്ന നാടകം സംവിധാനം 
ചെയ്തത്‌ കെ കെ മാസ്റ്ററും സത്യന്‍ ആര്‍ട്സ്‌ ക്ലബ്‌ അവതരിപ്പിച്ച 





00 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


“ജ്വലനം” എന്ന നാടകം സംവിധാനം ചെയ്തത്‌ വേമ്പുവും ആയിരുന്നു. 
സുഹൃത്തുക്കളായ രണ്ടു സംവിധായകരുടെ രണ്ടു നാടകങ്ങള്‍ 
രണ്ടുദിവസങ്ങളിലായി ചക്രപാണി ക്ഷ്രേത ഓഡിറ്റോറിയത്തില്‍ അവത 
രിപ്പിച്ചത്‌ ഓര്‍മ്മയില്‍ വരുന്നു. “ജ്വലലനം' നാടകത്തില്‍ എനിക്കും ഒരു 
വേഷമുണ്ടായിരുന്നു. 
തൃക്കരിപ്പൂര്‍ ദേശാഭിമാനി തീയറ്റേഴ്‌സിന്റെ “സംഘഗാനം' നാടക 
ത്തില്‍ മാഷും ഞാനും അഭിനേതാക്കള്‍ ആയിരുന്നു. മാഷ്‌ ഒന്നാം 
ഗൌതമനായും ഞാന്‍ രണ്ടാം ഗൌാതമനായുമാണ്‌ ആ നാടകത്തില്‍ 
വേഷമിട്ടത്‌. റിഹേഴ്‌സല്‍ ക്യാമ്പും നിരവധി വേദികളിലെ അവതരണവു 
മായി ഉത്സാഹഭരിതവും രസകരവും ആയിരുന്നു “സംഘഗാന്ത്തിന്റെ 
നാളുകള്‍. 
ഏറ്റെടുക്കുന്ന ചുമതലകള്‍ അത്തെ ചെറുതായാലും വലുതാ 
യാലും അതിന്റെ പരിപൂര്‍ണ്ണ വിജയത്തിനായി കഠിനാധ്വാനം ചെയ്യുന്ന 
കലാകാരനെയാണ്‌ ഓരോ സന്ദര്‍ഭത്തിലും കെ കെ മാസ്റ്ററില്‍ കാണാന്‍ 
കഴിഞ്ഞിരുന്നത്‌. കലയ്ക്കായി ഉഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു അദ്ദേഹ 
ത്തിന്റേത്‌. 


യ) 


പ്രചോദകനായ 
കലാകാരന്‍ 





കക്കുന്നം പദ്മനാഭന്‍ 


[ലയന സംഗീതമെന്ത്‌, നാടകമെന്ത്‌ എന്നൊന്നും അറിയാത്ത ഒരു 
കാലം. ഏകദേശം ഒരു മൂന്ന്‌ വ്യാഴവട്ടക്കാലം പിറകിലോട്ട്‌ പോയാല്‍ 
തൃക്കരിപ്പൂര്‍ കെ എം കെ സ്മാരക കലാസമിതിയില്‍ വെച്ച്‌ ഒരു ലളിത 
ഗാന മത്സരം നടക്കുന്നു. തൃക്കരിപ്പൂരിലെ ജേസീസ്‌ എന്ന സംഘടന. 
യാണ്‌ നടത്തുന്നത്‌. ര്രുതിയൊ താളമോ രാഗമോ എന്ന്‌ പറഞ്ഞു 
പോലും കേള്‍ക്കാത്ത ആ കാലത്ത്‌ ഒരു പാട്ട പാടണം എന്ന തോന്നല്‍ 
മനസ്സില്‍ വന്നപ്പോള്‍ ഉള്ളിലുള്ള ഭയം, ഞങ്ങളൊക്കെ അടൂര്‍ ഗോപാല 
കൃഷ്ണന്‍ എന്ന്‌ ഓമനപ്പേരില്‍ വിളിക്കാറുള്ള കെ കെ മാഷോട്‌ തുറന്ന്‌ 
പറയുന്നു. എത്‌ പ്രശ്നത്തിനും ഉരുളക്കുപ്പേരിപോലെ മറുപടി തരുന്ന 
മാഷിന്റെ സ്വതസിദ്ധമായ ശൈലിയിലുള്ള മറുപടി വന്നു- “ആനയുള്ള 
നാട്ടില്‍ അണ്ണാക്കൊട്ടനും ജീവിക്കണ്ടെ പപ്പാ” അന്നും ഇന്നും എനിക്ക്‌ 
ഏതു വേദിയിലും പാടാനും എഴുതാനും അഭിനയിക്കാനും പ്രേരണ 
നല്‍കിയത്‌ ഈ വാക്യമാണ്‌. ഓരോ വ്യക്തിയുടേയും കഴിവ്‌ ഓരോ 
തരത്തിലാണ്‌. ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകള്‍ ഇല്ലാത്തവരായി 
ആരുമുണ്ടാകില്ല അത്‌ കണ്ടെത്തി പ്രോത്സാഹനം കൊടുക്കുക 
എന്നതാണ്‌ മാഷിന്റെ സിദ്ധാന്തം. 

ഒരുപാട ഹൃദയത്തിലേക്ക്‌ പ്രചോദനത്തിന്റെ വിത്തുകള്‍ 
പാകിക്കൊണ്ടാണ്‌ അദ്ദേഹം അരങ്ങൊഴിഞ്ഞത്‌. കല എന്നത്‌ ഒരു 
തീപ്പൊരി മാത്രമാണെന്നും അത്‌ ഈതിയൂതി ഒരു കാട്ടുതീയാക്കാം 
എന്നും പറഞ്ഞുതന്ന ആ കലാസ്നേഹിയുടെ എത്രയോ സംഭാവന 





08 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


കള്‍ ലഭിച്ച ഒരു എഏളിയവനാണ്‌ ഈയുള്ളവന്‍. അദ്ദേഹം എന്നെ സ്കൂളി 
ല്‍ പഠിപ്പിച്ചിട്ടില്ല. എങ്കിലും അദ്ദേഹത്തെ ഗുരുനാഥനെയെന്ന പോലെ, 
ഭയഭക്തിബഹുമാനത്തോടെയാണ്‌ ഞാന്‍ കണ്ടുപോന്നിരുന്നത്‌. പതുക്കെ 
അദ്ദേഹം സുഹൃത്തായും സഹോദരനായും മാറി. ജാടയില്ലാത്ത മനു 
ഷ്യനായിരുന്നു മാഷ്‌. യഥാര്‍ത്ഥ കലാകാരന്‍. 

ഒരു മൈക്ക്‌ സ്വന്തമായി വാങ്ങാന്‍ കാശില്ലാത്ത കാലം. 
ഒരു പാട്ട്‌ പാടണം എന്ന്‌ തോന്നുമ്പോള്‍ കെ കെ മാഷിന്റെ വീട്ടി 
ലെത്തിയാല്‍ മതി. ഏത്‌ പ്രവൃത്തിയില്‍ ഏര്‍പ്പെട്ടിരിക്കുന്ന സമ 
യമായാലും അത്‌ ഒഴിവാക്കി വരും. കണക്ഷന്‍ കൊടുത്ത്‌ മൈക്ക്‌ 
കൈയില്‍ തരും. തനിക്കിഷ്ടപ്പെട്ടവര്‍ പാടുന്നത്‌ കേള്‍ക്കുമ്പോഴുള്ള 
ആനന്ദം ആ മുഖത്ത്‌ മിന്നിമറയുന്നത്‌ കണ്ടറിഞ്ഞ ഒരാളാണ്‌ ഞാന്‍. 
ആ ഒരു വൃക്തിബന്ധം കൊണ്ട്‌ അദ്ദേഹം സംവിധാനം ചെയ്ത കെ 
എം കെ കലാസമിതിയുടെ രണ്ട്‌ നാടകങ്ങളില്‍ അഭിനയിക്കാനും രണ്ട്‌ 
നാടക ഗാനങ്ങള്‍ ആലപിക്കാനും കഴിഞ്ഞു. തുടര്‍ന്ന്‌ തൃക്കരിപ്പൂരില്‍ 
തന്നെ തപസ്യ എന്ന പേരില്‍ ഒരു കലാസംഘം മാഷ്‌ രൂപികരിച്ചപ്പോള്‍ 
എത്രയോ സായാഹ്നങ്ങള്‍ ഞങ്ങള്‍ പാട്ട്‌ പാടാനായി ചെലവഴിച്ചിട്ടുണ്ട്‌. 
പറയാനുള്ള കാര്യം ഏത്‌ മുഖത്ത്‌ നോക്കിയും വെട്ടിത്തുറന്ന്‌ പറയാന്‍ 
അദ്ദേഹം കാണിച്ചിരുന്ന ധൈര്യം, ഒരുപക്ഷെ, പലര്‍ക്കും സഹിച്ചിരുന്നില്ല. 
എങ്കിലും കെ കെ മാഷ്‌ എന്ന കലാകാരനായ അധ്യാപകനെ സ്നേ 
ഹിക്കാത്തവര്‍ തൃക്കരിപ്പൂരില്‍ ആരും ഉണ്ടായിരുന്നില്ല എന്നു പറയാന്‍ 
ആഗ്രഹിക്കുന്നു. കാരണം അദ്ദേഹം ശബ്ദമുയര്‍ത്തിയിരുന്നത്‌ സ്വന്തം 
നേട്ടത്തിനായിരുന്നില്ല. 


കലാലോകം 
സ്വമത്വലോകം 





കെ കൃഷ്ണന്‍ 


റി നല്ല കാര്യങ്ങള്‍ മാത്രം ചെയ്യുവാന്‍ പഠിപ്പിക്കുകയും കലാപ്ര 
വര്‍ത്തനത്തില്‍ സാമ്പത്തികമെച്ചം പ്രതീക്ഷിച്ച്‌ ഒരു കാര്യവും ചെയ്യാന്‍ 
പാടില്ലെന്ന്‌ ഉറപ്പിക്കുകയും നമ്മള്‍ ചെയ്യുന്ന കാര്യങ്ങള്‍ മറ്റുള്ളവര്‍ക്ക്‌ 
ഉപകാര്രപദമാകണമെന്നും മറ്റുള്ളവര്‍ക്ക്‌ ബുദ്ധിമുട്ട വരുന്ന രീതിയി 
ലുള്ള കാര്യങ്ങള്‍ ചെയ്യാന്‍ പാടില്ലെന്നും നിര്‍ദ്ദേശിക്കുകയും കലാപ്ര 
വര്‍ത്തനത്തിന്‌ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള അഭിപ്രായങ്ങള്‍ 
ഉണ്ടാകും, അത്‌ തരണം ചെയ്യാനുള്ള കഴിവാണ്‌ വേണ്ടത്‌ എന്ന്‌ ഉപ 
ദേശിക്കുകയും ചെയ്ത എന്റെ മാഷിനെക്കുറിച്ച്‌ എനിക്കൊരു ഓര്‍മ്മ 
കുറിപ്പ്‌ തയ്യാറാക്കുവാന്‍ എവിടെ തുടങ്ങണം എന്ന്‌ എനിക്കറിയില്ല. 
എന്നാലും ചില ഓര്‍മ്മകള്‍ ഇവിടെ എഴുതുന്നു. 
ഞാന്‍ 1984-85ല്‍ ആണ്‌ ആദ്യമായി കെ കെ മാസ്റ്ററെ പരിച 
യപ്പെടുന്നത്‌. തങ്കയം എ കെ രാമകൃഷ്ണേട്ടന്റെ കടയില്‍ വെച്ചാണ്‌ 
ഞായറാഴ്ച തബല ക്ലാസിന്‌ പോകേണ്ട സമയത്തെക്കുറിച്ച്‌ അറിയാന്‍ 
രാമകൃഷ്ണേട്ടന്റെ അടുത്ത്‌ പോയപ്പോള്‍ അദ്ദേഹമാണ്‌ കെ കെ 
മാഷിന്‌ എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്‌. ഇത്‌ കൃഷ്ണന്‍, 
തമ്പാന്റെ അനിയന്‍. നമ്മള്‍ രണ്ടുപേരുമാണ്‌ തളിപ്പറമ്പില്‍ ഉള്ള നാരാ 
യണേട്ടന്റെ (രഫീ ഇന്ത്യന്‍ മ്യൂസിക്‌ ക്ലബ്‌) അടുത്ത്‌ ഞാന്‍ തബലയും 
രാമകൃഷ്ണേട്ടന്റെ സിത്താറും പഠിക്കാന്‍ പോകുന്ന കാര്യം മാഷിനോട്‌ 
പറഞ്ഞത്‌. അന്നുതന്നെ മാഷ്‌ നിങ്ങള്‍ അങ്ങോട്ട്‌ പോയി പഠിക്കാതെ 
മാഷ്‌ ഇവിടെ വന്നു ക്ലാസെടുക്കുവാന്‍ പറ്റുമെങ്കില്‍ ഇവിടെ കുറേ 





70അ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


പേര്‍ക്ക്‌ തബല പഠിക്കുവാനും അവസരം കിട്ടുമല്ലോ. നിങ്ങള്‍ ചോദിച്ച്‌ 
വിവരം പറയണമെന്ന്‌ പറഞ്ഞു. ഞങ്ങള്‍ നാരായണേട്ടനോട്‌ കാര്യങ്ങള്‍ 
പറഞ്ഞു. അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ തൃക്കരിപ്പൂര്‍ 
തപസ്യയില്‍ തബല ക്ലാസ്സ്‌ തുടങ്ങുകയും ക്ലാസിന്റെ എല്ലാ ചുമതല 
കളും മാഷ്‌ എന്നെ ഏല്‍പ്പിക്കുകയും ചെയ്തു. അന്നുമുതല്‍ ഞാന 
റും മാഷും കൂടുതല്‍ അടുക്കുവാന്‍ തുടങ്ങി. എനിക്ക്‌ മാഷിനെക്കുറിച്ച്‌ 
കൂടുതല്‍ അറിയാനും സാധിച്ചു. എന്നോട മാഷ്‌ ഒരു അച്ഛനെ പോലെ 
യാണ്‌ പെരുമാറിയത്‌. തപസ്യയില്‍ എനിക്ക്‌ എല്ലാ സ്വാതന്ത്ര്യവും 
ലഭിച്ചിരുന്നു. രാവിലെ അഞ്ചുമണിക്ക്‌ അവിടെ തബല പ്രാഷ്ട്രീസിംഗ്‌ 
ക്ലാസും ഏര്‍പ്പാടാക്കി തന്നിരുന്നു. എല്ലാദിവസവും വൈകുന്നേരം 
ഏഴു മണി മുതല്‍ കെ കെ മാഷ്‌, രാജീവേട്ടന്‍, വത്തേട്ടന്‍, റഹീമിച്ച 
പടന്ന, അബ്ദുള്ള തട്ടാഞ്ചേരി എന്നിവര്‍ പഴയ സിനിമാഗാനങ്ങള്‍ 
പാടും. കെ കെ മാഷ്‌ ഹാര്‍മോണിയം, രാമകൃഷ്ണേട്ടന്‍ സിത്താര്‍, 
ലക്ഷ്മണേട്ടന്‍ വയലിന്‍, തമ്പാനേട്ടനും ഞാനും തബല... ഇങ്ങനെ 
രാത്രി ഒമ്പതു മണി വരെ തപസ്യയില്‍ കൂടുക പതിവായിരുന്നു. 
രാജീവേട്ടന്‍ എന്നെ ഹാര്‍മോണിയത്തില്‍ രണ്ടു രാഗങ്ങള്‍ വായിക്കാന്‍ 
പഠിപ്പിച്ചു. ഇതിലൂടെ കുഞ്ഞിമംഗലത്തുവെച്ചു നടന്ന അഖില കേരള 
ബാലജനസഖ്യം മേഖലാതല മത്സരത്തില്‍ രണ്ടിലും ഒന്നാം സ്ഥാനവും 
കിട്ടിയിരുന്നു. തപസ്യയില്‍ പഠിച്ചുകൊണ്ടിരിക്കുമ്പോള്‍ കെ എം കെ 
യുടെ നാടകത്തിന്‌ തബല വായിക്കാനുള്ള അവസരം എനിക്കു ലഭിച്ചു. 
അന്ന്‌ തബല വായിക്കേണ്ടിയിരുന്ന ആള്‍ വരാതിരുന്നതുകൊണ്ടാണ്‌ 
അവസരം കിട്ടിയത്‌. ഉസ്താദ്‌ ഹസന്‍ഭായി, എം പി രാഘവേട്ടന്‍, 
കൃഷ്ണന്‍ മാഷ്‌ എന്നിവര്‍ തപസ്യയില്‍ വന്ന്‌ കെ കെ മാഷിനെയും 
എന്റെ ഗുരു നാരായണേട്ടനെയും കണ്ട്‌ കാര്യങ്ങള്‍ പറഞ്ഞപ്പോള്‍ കെ 
കെ മാഷാണ്‌ എനിക്ക്‌ ആ റിക്കാര്‍ഡിങ്ങിന്‌ വായിക്കാനുള്ള ധൈര്യം 
തന്നത്‌. പിന്നീട്‌ തപസ്യയുടെ പാവം ഉസ്മാന്‍, ബാലി, ഉദയ ചൊവ്വേരി 
യുടെ സംഗീതശിലപങ്ങള്‍, ദേശീയ കലാവേദിയുടെ നാടകം, രവീന്ദ്ര 
നാഥ്‌ തലശ്ശേരിയുടെ നാടകം തുടങ്ങിയവയ്ക്ക്‌ തബല വായിക്കാനാ യി 
അവസരമുണ്ടാക്കിത്തന്നു. വത്സരാജേട്ടന്‍, രാജീവേട്ടന്‍, രാജന്‍ പുതി 
യടത്ത്‌, കുഞ്ഞിക്കണ്ണന്‍ മെട്ടമ്മല്‍, രാജന്‍ വയലോടി, സ്മിത എന്നിവര്‍ 
നാടകത്തില്‍ അഭിനയിക്കുകയും ചെയ്തു. കെ കെ മാസ്റ്റര്‍, ദീപ്തി 
ഗോവിന്ദേട്ടന്‍ എന്നിവര്‍ മെയ്ക്കപ്പിലും പ്രവര്‍ത്തിച്ച ആ നാടകത്തിന്‌ 
ഒന്നാം സ്ഥാനം കിട്ടുകയും ചെയ്തു. ഒരിക്കല്‍ ഞാനും കെ കെ മാഷും 
പാപ്പിനിശ്ശേരിയിലെ മൊയ്തുക്കയുടെ വീട്ടില്‍ പോയി. അവിടെവച്ച്‌ മൊ 
യ്തുക്ക ഗസല്‍ഗാനങ്ങള്‍ പാടുകയും ഹാര്‍മോണിയം വായിക്കുകയും 
ചെയ്തു. ആ ദിവസം മറക്കുവാന്‍ കഴിയാത്തതാണ്‌. 

തളിപ്പറമ്പ്‌ ഫ്രീഇന്ത്യന്‍ മ്യൂസിക്‌ ക്ലബ്ബില്‍ വിജയന്‍ മാഷ്‌, ന 
ാരായണന്‍ മാഷ്‌ എന്നിവരുടെ നേതൃത്വത്തില്‍ കണ്ണൂര്‍ ആകാശവാണി 
യില്‍ സിത്താര്‍, ഗസല്‍ എന്നീ പരിപാടികള്‍ക്ക്‌ തബല വായിക്കാന 
ുള്ള അവസരവും എനിക്ക്‌ കിട്ടി. തപസ്യ തൃക്കരിപ്പൂര്‍ എന്ന്‌ മഹാപ്ര 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ |] ] 


സ്ഥാനത്തിന്റെ കെ കെ മാഷ്‌ എന്ന മഹാപ്രതിഭയുടെ കൂടിച്ചേരല്‍ ആണ്‌ 
എന്നെപ്പോലെയുള്ള ചെറിയ കലാകാരന്‍ വലിയ കലാകാരന്മാരുടെ 
കൂടെ പരിപാടിയില്‍ തബല വായിക്കുവാന്‍ അവസരമുണ്ടായത്‌. 
ഈ അവസരം ഉണ്ടാക്കി തരുന്നതിനു വേണ്ടി പ്രവര്‍ത്തിച്ച തപസ്യ, 
ഉദയ ചൊവ്വേരി, രാഗാഞ്ജലി കലാക്ഷേത്രം എന്നിവയിലെ കലാ 
കാരന്മാരെയും ഞാനോര്‍ക്കുന്നു. ഇര്രമാര്രം എഴുതി എന്റെ കെ കെ 
മാഷിനെ കുറിച്ചുള്ള ഓര്‍മ്മകള്‍ പങ്കു വെക്കാന്‍ അവസരം കിട്ടിയതിനു 
ള്ള നന്ദി രേഖപ്പെടുത്തി നിര്‍ത്തുന്നു. 





നല്ല അധ്യാപകന്‍ 





പി സി ഗോപാലകൃഷ്ണന്‍ 


[[][ ധ്യാപകംവ്യത്തി അതിന്റെ ഉയര്‍ന്ന മൂല്യ ബോധത്തോടുകൂടി നിര്‍വഹിച്ച 


അഭിവന്ദ്യ ഗുരുനാഥനായിരുന്നു കെ കെ മാസ്റ്റര്‍. 

നാടകകലയെ സമഗ്രമായി പഠിപ്പിച്ച ഒരു കലാകാരന്‍, അഭിനയ 
കലയിലും സംവിധാനരംഗത്തും ചമയകലയിലും എന്നു വേണ്ട, ഒരു 
നാടകത്തിന്റെ എല്ലാ തലങ്ങളിലും അവഗാഹം നേടിയ ഒരു പ്രതിഭാ 
ശാലിയായിരുന്നു അദ്ദേഹം. 

കക്ഷിരാഷ്ഷ്്രീയത്തിന്റെ സകങ്കുചിതത്വത്തെ മറികടന്ന്‌ എല്ലാ 
സംസ്കാരിക സ്ഥാപനങ്ങളുടെയും കലാപ്രവര്‍ത്തനത്തെ മനസ്സറിഞ്ഞ്‌ 
പ്രോത്സാഹിപ്പിക്കാന്‍ അദ്ദേഹം ഒരു മടിയും കാണിച്ചില്ല. 

നാടകത്തിന്റെ ബാലപാഠങ്ങളിലൂടെ എന്നെപ്പോലുള്ള നാടക പ്ര 
വര്‍ത്തകര്‍ നടന്നു നീങ്ങിയപ്പോള്‍ മാര്‍ഗദര്‍ശിയായി പല സന്ദര്‍ഭങ്ങളിലും 
മാഷ്‌ ഉണ്ടായിരുന്നു. യാതൊരു മുന്‍വിധിയുമില്ലാതെ എല്ലാവരുമായും 
പുഞ്ചിരിച്ച്‌ ഇടപഴകിയിരുന്ന മാഷുടെ സംസ്കാരിക പ്രവര്‍ത്തനം 
എല്ലാവര്‍ക്കും അനുകരണീയമായിരുന്നു. 

തൃക്കരിപ്പുരിന്റെ സംസ്കാരിക ഭൂപടത്തില്‍ തന്റേതായ ഇടം 
അടയാളപ്പെടുത്തിയ മഹാനുഭാവനാണ്‌ കെ കെ മാഷ്‌. 


ഒരു മനുഷ്യന്റെ 
ഒരു കലാകാരന്റെ 
പകര്‍ന്നാട്ടങ്ങള്‍... 





വി കെ അനില്‍കുമാര്‍ 


[പ്പി എത്ര കലാകാരന്മാരുണ്ടെന്ന്‌ 
ചോദിച്ചാല്‍ ഉത്തരം എളുപ്പമല്ല. 
എന്നാല്‍ തൃക്കരിപ്പൂരില്‍ ഒരു കലാകാരന്‍ മാഷേയുള്ളു. 
ഒരു യഥാര്‍ത്ഥ കലാകാരന്റെ 
രൂപം 
ഭാവം 
നടത്തം 
നോട്ടം 
ഒരു മനുഷ്യന്‍ 
ഒരു കലാകാരന്‍... 
രാഷ്ഷ്ര്രീയ പ്രവര്‍ത്തനവും കലാപ്രവര്‍ത്തനവും കൂടിക്കുഴഞ്ഞ ഒരു നാട്‌. 
കലയും രാഷ്ട്രീയവും ഒരേ ചോരയില്‍ തിളച്ച ജീവിതങ്ങള്‍... 
അങ്ങിലും അണിയറയിലും ജീവിതം പഠിപ്പിക്കുന്നവര്‍.. 
കെ.കെ. മാഷെ കുറിച്ചാണ്‌, അനിലന്‍ ചിത്രശാലയെക്കുറിച്ചാണ്‌ 
കുഞ്ഞികൃഷ്ണന്‍ മാഷെ കുറിച്ചാണ്‌, കലാകാരന്‍മാഷെ കുറിച്ചാണ്‌... 
വീണ്ടും വീടിന്‌ മുന്നിലെ അതേ നടവരമ്പ്‌... എര്രയോ കഥനങ്ങളില്‍ 
പല വേഷങ്ങളിലാടി. 
മഴയില്‍ കുതിര്‍ന്നും വേനലില്‍ വരണ്ടും പല പല അര്‍ത്ഥങ്ങള്‍ പേറുന്ന 
രംഗ സാമഗ്രി. ഉള്ളു പൊള്ളിയ പഥികര്‍ അറ്റമില്ലാത്ത വരമ്പില്‍ സ്വയം 
അടയാളപ്പെടുന്നു... ഓരോ അങ്കത്തിലും വരമ്പും ജീവിതവും മാറുന്നു... 





74 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


മീനവെയിലില്‍ പൊള്ളി അനിലന്‍ ചിത്രശാലയാണ്‌ വീടിന്‌ 
മുന്നിലെ വിണ്ടുകീറിയ കണ്ടത്തിലൂടെ നടക്കുന്നത്‌. നീണ്ടുലഞ്ഞ മുടി, 
കറുത്ത കട്ടിക്കണ്ണട, നിറമുള്ള കുര്‍ത്ത, ക്രീംകളര്‍ ഡബിള്‍ മുണ്ട്‌, കയ്യില്‍ 
ചുരുട്ടിപ്പിടിച്ച തൂവാല, റബ്ബര്‍ച്ചെരുപ്പ്‌, മുന്നിലും പിന്നിലുമായി, ഗാംഭീര്യം. 
അനിലന്റെ ചിര്രശാലകള്‍... 

കുട്ടിക്കാലത്ത്‌ ഏറ്റവും ആസ്വദിച്ച്‌ കണ്ട വയല്‍ നടത്തം 

അനിലന്‍ ചിത്രശാലയുടേതായിരുന്നു. എന്താണ്‌ ഈ മാഷ്ക്ക്‌ ഇങ്ങനെ 
യൊരു പേരെന്ന്‌ എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല... ഇങ്ങനെയും 
ആളുകള്‍ക്ക്‌ പെരുണ്ടാകുമോ? അടുക്കണമെന്നും സംസാരിക്കണമെന്നു 
മുണ്ടായിരുന്നു. കുട്ടിക്കാലത്തെ അകാരണ ഭയങ്ങളാല്‍ അത്‌ നടന്നില്ല. 
നമ്മുടെ തൃക്കരിപ്പൂര്‍ സ്ക്കൂളിലെ മാഷായിരുന്നില്ല. എളമ്പച്ചി സ്ക്കൂളില്‍ 
നിന്നുംപിന്നെയാണ്ഞങ്ങളുടെ സ്ക്കൂളിലെത്തിയത്‌.കലാകാരന്‍ മാഷുടെ 
വരവ്‌ സ്ക്കൂളിന്‌ വലിയ ആവേശമായിരുന്നു. യുവജനോത്സവത്തിന്റെ 
തിരക്കുപിടിച്ച നാളുകള്‍. ഞങ്ങളുടെ ഗ്രുപ്പിന്റെ ചുമതല അനിലന്‍ 
മാഷ്ക്കായിരുന്നു. ജീവിതത്തില്‍ ആദ്യത്തെതും ഒരു പക്ഷെ അവസാന 
ത്തേതുമായ നാടകത്തില്‍ അഭിനയിച്ചത്‌ അന്ന്‌ ഒമ്പതാം ക്ലാസ്സില്‍ പ 
ഠിക്കുമ്പോഴായിരുന്നു. അനിലന്‍ ചിത്രശാലയുടെ ശിക്ഷണത്തില്‍ അര 
ങ്ങിലെത്തി. വല്ലാത്ത പേടിയും സംരരമവുമായിരുന്നു... 

അനിലന്‍ ചിയ്രശാല ഒരു നാടിന്റെ കലാകാരനായിരുന്നു. 
നാടകമാണ്‌ മുഖ്യമെങ്കിലും കലയുടെ സമഗ്രതയും അതിന്റെ ഗഹന 
തയും അദ്ദേഹത്തില്‍ കാണാം. ചിത്രകാരന്‍, ശില്‍പി, പാട്ടുകാരന്‍, 
എഴുത്തുകാരന്‍ അങ്ങനെ മാഷ്‌ നടന്നു പോകുന്ന വഴികളിലൊക്കെയും 
കലയുടെ വൈവിദ്ധ്യങ്ങളെ അടയാളപ്പെടുത്തിയിരുന്നു. നവജീവന്‍, 
ഉദയ, കെ.എം.കെ. ദേശാഭിമാനി തിയറ്റേര്‍സ്‌, തപസ്യ തുടങ്ങിയ നിരവധി 
സംഘങ്ങള്‍ മാഷുടെ കീഴില്‍ നാടകം പരിശീലിച്ചു. 

1980കള്‍ നമ്മുടെ സുവര്‍ണ്ണകാലമായിരുന്നു. റേഡിയോ നാടക 
ങ്ങളിലൂടെ അനിലന്‍ ചിത്രശാലയുടെ ശബ്ദം കേള്‍ക്കുമ്പോ വല്ലാത്ത 
അഭിമാനമായിരുന്നു... 

ഒരു പാട്‌ ചെറുപ്പക്കാര്‍, കലാസമിതികള്‍, നാടകങ്ങള്‍, സംഗീത 
ശില്പങ്ങള്‍... എത്രയോ കലാകാരന്മാരുടെ വളര്‍ച്ചയ്ക്ക്‌ മാഷ്‌ വെള്ളമായും 
വെളിച്ചുമായും പകര്‍ന്നാടി. വത്സരാജ്‌ തൃക്കരിപ്പൂര്‍, എ.കെ.കുഞ്ഞിരാമന്‍, 
തമ്പാന്‍, എം.പി.രാഘവേട്ടന്‍, മീലിയാട്ട കുഞ്ഞികൃഷ്ണന്‍, അങ്ങനെ 
എത്രയോ കലാകാരന്മാര്‍... തൃക്കരിപ്പൂരിന്റെ യശസ്സില്‍ ഇങ്ങനെ എത്രയോ 
ഉന്നതരായ മനുഷ്യരുടെ കഠിനാധ്വാനമുണ്ട്‌... 

ഓരോ നാടിന്റെയും വളര്‍ച്ചയില്‍ ഇങ്ങനെ ചിലരുണ്ടാകും. ഒരു 
നാടിന്റെ ചരിത്രത്തെ രൂപപ്പെടുത്തിയവര്‍ ചരിത്രമാകാതെ അലസമാ 
യി നടന്നു മറയുന്നവര്‍... മുതിര്‍ന്നപ്പോള്‍ എഴുത്തിന്റെയും ആകുലത 
യുടെയും വയല്‍നടത്തങ്ങളിലേക്കിറങ്ങിയപ്പോള്‍ മാഷുമായി ഒരു 
പാടടുത്തു. ദീര്‍ഘമായ സംസാരങ്ങള്‍... പക്ഷെ അത്‌ അധികകാലം 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 0) 


നീണ്ടുനിന്നില്ല. മറവി രോഗത്തിന്റെ ആഴക്കയങ്ങളിൽ മാഷ്ക്ക്‌ നില 
തെറ്റി... നടക്കുമ്പോള്‍ കാലുകളിടറി... 

അനിലന്‍ ചിത്രശാല ഇന്നില്ല. മാഷ്‌ പോകുന്നതിനു മുമ്പ്‌ 
തന്നെ നടവരമ്പ്‌ പോയിരുന്നു. നല്ല റോഡ്‌ വന്നിട്ടും മാഷെന്തിനാണ്‌ 
ഈ വരമ്പിലൂടെ നടക്കുന്നതെന്ന്‌ ഉള്ളില്‍ ചോദിച്ചു കൊണ്ടിരുന്നു. 
ചിലരങ്ങനെയാണ്‌.. ചില നടത്തങ്ങള്‍, ചില വ്യസനങ്ങള്‍, ചില 
ഇടര്‍ച്ചുകള്‍ ഒഴിവാക്കാനാവില്ല. പടര്‍ന്ന മുടിയും ഗഹനമായ സാമീപ്യവു 
മായി മേഘരൂപനെ പോലൊരാള്‍ വയലിലെ മീനവെയില്‍ച്ചുളയിലുടെ 
നടന്നുപോയി. 





വഴിവിഭളക്കായ 
ഒരു ജിവിതം 





മഹേഷ്‌ലാല്‍ തൃക്കരിപ്പൂര്‍ 


[॥॥ ലം 1986-87, കെ കെ മാസ്റ്ററുടെ നേതൃത്വത്തില്‍ ആരംഭിച്ച, തൃക്കരി 
പ്പൂരിന്റെ ചരിര്രത്തില്‍ ഇടംനേടിയ ഹിന്ദുസ്ഥാനി സംഗീതശാഖയ്ക്ക്‌ 
പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള, തപസ്യ കലാസമിതി എനിക്ക്‌ കലാ 
ജീവിതത്തിലേക്കുള്ള വഴികാട്ടിയായിരുന്നു. റേഡിയോവില്‍ നിന്നുവരുന്ന 
പാട്ടിന്‌ താളംപിടിക്കുന്ന ശീലം ഉള്ളതുകൊണ്ട്‌ സംഗീതാധ്യാപകന്‍ കൂടി 
യായ അച്ഛന്‍ (പി ഭാസ്‌കരന്‍ മാസ്റ്റര്‍) എന്നെ തപസ്യ കലാസമിതിയില്‍ 
തബല ക്ലാസിന്‌ ചേര്‍ത്തു. ബെഞ്ചിനും മേശയ്ക്കും താളം പിടിച്ച്‌ ശീലിച്ച 
കൈകളെ തബലയിലേക്ക്‌ കൊണ്ടുവരാന്‍ കുറച്ചു പണിപ്പെടേണ്ടി 
വന്നു. തളിപ്പറന്‌! നാരായണന്‍ മാസ്റ്ററുടെ ശിക്ഷണത്തിലുള്ള തബല 
അഭ്യസനം ഹിന്ദുസ്ഥാനി തബലവാദനത്തിന്റെ ശൈലിയിലേക്ക്‌ എന്റെ 
കൈകളെ വളര്‍ത്തിക്കൊണ്ടുവരാന്‍ സഹായിച്ചിട്ടുണ്ട്‌. 

യഥാര്‍ത്ഥ ക്ലാസ്‌ കഴിഞ്ഞാല്‍ കെ കെ മാസ്റ്റര്‍ എനിക്കും മാസ്റ്ററി 
ന്റെ മറ്റൊരു ശിഷ്യന്‍ കൂടിയായ കൃഷ്ണനും ഹാര്‍മോണിയത്തില്‍ 
ഗത്തുകള്‍ വായിച്ച്‌ അതിന്റെ കൂടെ തബല വായിപ്പിച്ചുകൊണ്ടുള്ള 
പരിശീലനം നല്‍കാറുണ്ട്‌. ഇത്‌ എന്റെ താള്രപമാണത്തിന്‌ കൃതൃത 
വരുത്തിത്തീര്‍ക്കുന്നതിന്‌ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്‌. തൃക്കരിപ്പൂരിന്റെ 
ചരിത്രത്തില്‍ ആദ്യമായി ഒരു ഹിന്ദുസ്ഥാനി തബലാവാദനഅരങ്ങേറ്റം 
മാസ്റ്ററിന്റെ കൂടെ നടത്താന്‍ സാധിച്ചത്‌ അവിസ്മരണീയമാണ്‌. 

സംഗീതം എന്ന ലോകത്തിന്റെ വലുപ്പത്തെപ്പറ്റി മാസ്റ്റര്‍ക്ക്‌ വലിയ 
സങ്കല്പങ്ങള്‍ ഉണ്ടായിരുന്നു. കേവലമായ വികാരാവേശമായിരുന്നില്ല 
അത്‌. മറ്റുള്ളവര്‍ക്കു കൂടി പ്രയോജനം കിട്ടുന്ന തരത്തില്‍ സംഗീത 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 7 


ലോകത്തിന്റെ വലുപ്പത്തെ സ്വന്തം ഗ്രാമത്തില്‍ കാട്ടിക്കൊടുക്കാന്‍ 
അദ്ദേഹം ശ്രദ്ധിച്ചു. പല കലാകാരന്മാരും നല്ല സംഘാടകരല്ല. കെ കെ 
മാസ്റ്റര്‍ നല്ല കലാകാരനായിരിക്കെത്തന്നെ ഹൃദയാലുവും ക്ഷമാശീല 
നും ഉത്സാഹിയുമായ സംഘാടകന്‍ കൂടിയായിരുന്നു. നന്മയെ അദ്ദേഹം 
സംഗീതാഭിനിവേശമായാണ്‌ ആവിഷ്കരിച്ചത്‌. മാനുഷികത അതിന്റെ 
ദീപ്തിയായിരുന്നു. നാടകം, ചിത്രം, സംഗീതം, സംവാദം, ധര്‍മചിന്ത 
എന്നിവയുടെ ലയഭാവത്തിലാണ്‌ മാസ്റ്റര്‍ നീണ്ടകാലം പ്രവര്‍ത്തിച്ചത്‌. 

ഇപ്പോള്‍ ഞാന്‍ ഹിന്ദുസ്ഥാനി സംഗീതരംഗത്ത്‌ ഉസ്താദ്‌ 
ഹാരിസ്‌ ഭായിയുടെ ശിക്ഷണത്തില്‍ തബല അഭ്ൃസിച്ചുവരുന്നുണ്ട്‌. 
സ്വന്തം നിലയില്‍ അധ്യാപനം തുടരുകയും ചെയ്യുന്നു. കെ കെ മാസ്റ്റര്‍! 
ഒരു മാതൃകാവ്യക്തിത്വമായി, വഴിവിളക്കായി മുന്നിലുണ്ട്‌. 


സ്നേഹത്തിന്റെ 
ശ്രൂതി 





രാജേഷ്‌ തൃക്കരിപ്പൂര്‍ 


[ 

കള്‍ വിദ്യാഭ്യാസ കാലഘട്ടത്തിലായിരുന്നു കെ കെ മാഷെ ഞാന്‍ 
ആദ്യമായി കാണുന്നത്‌. അന്ന്‌ മാഷ്‌ സൌത്ത്‌ തൃക്കരിപ്പൂര്‍ ഗവണ്‍ 
മെന്‍റ്‌ ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു. എന്റെ വീടിന്‌ മുന്‍ 
വശത്തുകൂടിയുള്ള ച്രകപാണി ക്ഷ്രേതറോഡിലൂടെ ജുബ്ബയും ധരിച്ച്‌ 
കയ്യില്‍ ഉടുമുണ്ടിന്റെ ഒരറ്റം ഭ്രദമായി പിടിച്ച്‌, കാലന്‍കൈയുള്ള കുടയും 
ബാഗുമായി ഗംഭീരമായി നടന്നുപോകുന്ന, ദൃശ്യസാമൃത്തില്‍ സാക്ഷാല്‍ 
അടൂര്‍ ഗോപാലകൃഷ്ണനെ പോലുള്ള ഒരാള്‍ നടന്നുപോകുമ്പോള്‍ 
എനിക്കും സമപ്രായക്കാരായ എന്റെ സുഹൃത്തുക്കള്‍ക്കും അതൊരു 
കൌതുകമായിരുന്നു. കുട്ടികളായ ഞങ്ങള്‍ക്ക്‌ മാഷ്‌ സമ്മാനിച്ചത്‌ 
കാണുമ്പോഴൊക്കെയുള്ള പുഞ്ചിരിയായിരുന്നു. അതുമതിയായിരുന്നു 
ഞങ്ങള്‍ക്ക്‌ സന്തോഷിക്കാന്‍. ഈ ദൃശ്യവും പുഞ്ചിരിയും കുറേ 
കാലങ്ങളോളം തുടര്‍ന്നിരുന്നു. അപ്പോഴേക്കും സൌജന്യ ട്യൂഷന്റെ 
വഴിതേടി ഞാന്‍ എന്റെ മാതൃസംഘടനയായ “ഉദയ ചൊലവ്വേരി'യില്‍ 
എത്തിയിരുന്നു. എനിക്ക്‌ ഏകദേശം 14 വയസ്സുള്ളപ്പോള്‍ ജ്യേഷ്ഠ തുല്യ 
നായ കെ തമ്പാനേട്ടന്റെ ആവശ്യപ്രകാരം തൃക്കരിപ്പൂര്‍ “തപസ്യ'യില്‍ 
സംഗീതപഠനത്തിന്‌ പോയപ്പോള്‍ ആദ്യദിവസം എനിക്കു സമ്മാനിച്ചത്‌ 
ഏറെ സന്തോഷകരമായ കാഴ്ചയായിരുന്നു. സംഗീതക്ലാസ്സില്‍ ഹാര്‍മോ 
ണിയം വായിച്ചുകൊണ്ട്‌ എനിക്കുമുമ്പേയുള്ള കുട്ടികള്‍ക്ക്‌ സംഗീത 
സ്വരങ്ങള്‍ പകര്‍ന്നുകൊടുക്കുന്ന മാഷ്‌. ഞാനും ക്ലാസ്സിലിരുന്നു. 
എന്റെ സംഗീതപഠനത്തിന്റെ ആദ്യദിനം. കുറച്ചുദിവസത്തിന്‌ ശേഷം 
കുട്ടിത്തത്തിന്റെ മടിത്തട്ടില്‍ നിന്നും മടി രൂപപ്പെടുകയും സഹപാഠികളു 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 0 


ടേയും കൂട്ടുകാരുടെയും കളിച്ചുമദിക്കാനുള്ള ക്ഷണം കിട്ടിയപ്പോള്‍, 
പാട്ടിനെ പാട്ടിന്റെ വഴിയെ വിട്ട്‌ കളിയുടെ പിറകെ പോയി. 
പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളില്‍ ക്ലാസിന്‌ വരാത്തതിന്റെ കാരണം 
ചോദിക്കുമോ എന്ന പേടിയില്‍ മാഷിനെ കാണുമ്പോഴൊക്കെ ഞാന്‍ 
വിദഗ്ദ്ധമായി മുങ്ങിനടക്കുമായിരുന്നു. എന്നിരുന്നാലും കാലവും വിധി 
യും നമ്മെ എത്തിക്കേണ്ടിടത്ത്‌ തന്നെ എത്തിച്ചിരിക്കും തീര്‍ച്ച. 
ഞാന്‍ പ്രീഡിഗ്രിക്ക്‌ പഠിച്ചു കൊണ്ടിരുന്ന കാലത്താണ്‌ “തപസ്യ, 
“ബാലി” എന്ന നാടകത്തിന്‌ രൂപംനല്‍കുന്നത്‌. നാടകസംവിധായകനായ 
എ കെ കുഞ്ഞിരാമന്‍ പണിക്കരും വത്തേട്ടനും തമ്പാനേട്ടനും നിര്‍ബ 
ന്ധിച്ചതിന്റെ ഫലമായി നാടകത്തില്‍ ചെറിയൊരു വേഷം ചെയ്യുവാന്‍ 
ഞാന്‍ സമ്മതിച്ചു. സ്കൂള്‍ കാലഘട്ടത്തില്‍ മോണോആക്ട്‌ ചെയ്ത 
അനുഭവമായിരിക്കാം ആ ക്ഷണം സ്വീകരിക്കാന്‍ എന്നെ പ്രേരിപ്പിച്ചത്‌. 
റിഹേഴ്സലിന്നായി “തപസ്യ 'യില്‍ എത്തിയ ആദ്യദിനം കണ്ടത്‌ വീണ്ടും 
മാഷിനെ ആയിരുന്നു. ഇത്തവണ കയ്യില്‍ ഹാര്‍മോണിയം ഇല്ലായിരുന്നു. 
പകരം സംവിധായകന്‍ പല നിര്‍ദ്ദേശങ്ങളുമായി നില്‍ക്കുന്ന ഒരു 
നാടക ആചാര്യന്‍ ആയിട്ടാണ്‌ മാഷ്‌ അവിടെ പെരുമാറിയത്‌. എനിക്ക്‌ 
അത്ഭുതം തോന്നി. ഒരാള്‍ തന്നെ സംഗീതവും നാടകവും കൈകാര്യം 
ചെയ്യുന്നു. ഏറെ കൌതുകകരം “ബാലി' നാടകത്തിന്റെ റിഹേഴ്‌സല്‍ 
പുരോഗമിക്കുമ്പോള്‍ നാടകത്തിന്റെ രംഗപടനിര്‍മ്മിതിയെക്കുറിച്ചുള്ള നൂതന 
ആശയങ്ങള്‍ സംവിധായകനുമായി ചര്‍ച്ച ചെയ്യുന്ന മാഷെയാണ്‌ ഞാന 
വിടെ കണ്ടത്‌. പിന്നീട നാടകം അരങ്ങിലെത്തിയപ്പോള്‍, ആദ്യ വേദിയി 
ല്‍ ഞാനെത്തുമ്പോള്‍ എന്റെ മുഖത്ത്‌ ചായം പകര്‍ന്നുതരുന്ന മാഷിന്റെ 
മറ്റൊരു കലാവൈഭവമാണ്‌ എന്നെ അത്ഭുതപ്പെടുത്തിയത്‌. ഒരു മനു 
ഷ്യ ജന്മത്തിന്‌ കലാപരമായി ഇത്രയൊക്കെ ചെയ്യാന്‍ കഴിയുമോ എന്ന 
അത്ഭുതം. ഗായകന്‍, സംഗീതസംവിധായകന്‍, സംഗീത അധ്യാപകന്‍, 
ശില്പി, ചിര്രകാരന്‍, നാടക സംവിധായകന്‍, എഴുത്തുകാരന്‍, കവി, 
ചമയ കലാകാരന്‍, രംഗപട കലാകാരന്‍, ഏറ്റവും നല്ല ആസ്വാദകന്‍, 
വിധികര്‍ത്താവ്‌ തുടങ്ങിയ എല്ലാ മേഖലകളിലും തന്റേതായ കയ്യൊപ്പ്‌ 
ചാര്‍ത്തിയ ഒരു ബഹുമുഖ്രപപ്രതിഭയായിരുന്നു കെ കെ മാഷ്‌. 
പത്തൊമ്പതാം വയസ്സിലാണ്‌ സംഗീത കോളേജില്‍ പഠി 
ക്കണമെന്ന ചിന്ത എന്റെ മനസ്സില്‍ ആഗ്രഹമായി പൂത്തുലഞ്ഞത്‌. 
ഈ കാലത്ത്‌ ഏറെ അടുപ്പമായി കഴിഞ്ഞിരുന്ന കെ കെ മാഷിനോ 
ടും തമ്പാനേട്ടന്‍, വത്തേട്ടന്‍, ഇ ബാലേട്ടന്‍ എന്നിവരോടൊക്കെ 
എന്റെ ആഗ്രഹം പങ്കുവെച്ചു. ഈ വിഷയത്തില്‍ കെ കെ മാഷ്‌ 
മുന്‍കൈ എടുക്കുകയും തൃക്കരിപ്പൂരിന്‌ ഒരു സംഗീത അധ്യാപ 
കന്‍ ആവശ്യമുണ്ടെന്ന്‌ പറയുകയും എന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീ 
കരണത്തിന്‌ കാരണക്കാരില്‍ പ്രഥമ ഗണനീയനാവുകയും 
ചെയ്തു. 1999 ല്‍ പാലക്കാട്‌ സംഗീത കോളേജില്‍ നിന്നും സംഗീത 
പഠനത്തിനുശേഷം ഞാന്‍ തിരിച്ചു വന്നപ്പോള്‍ “രാഗാഞ്ജലി” എന്ന 
ഇന്നത്തെ കലാസ്ഥാപനം എന്റെ സ്വപ്നങ്ങളില്‍ നിറഞ്ഞപ്പോള്‍ അതു 





91 അജ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


യാഥാര്‍ത്ഥ്യമാക്കുവാന്‍ കെ കെ മാഷുടെ പങ്ക എന്നും സ്മരിക്കപ്പെടുന്നു. 
1999 മെയ്‌ 20ന്‌ “രാഗാഞ്ജലി തൃക്കരിപ്പൂര്‍" നീതി ഓഡിറ്റോറിയത്തില്‍ 
വെച്ച്‌ കൈതപ്രം വിശ്വനാഥന്‍ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തപ്പോള്‍, 
യോഗം നിയ്യന്ത്രിച്ചു ആദ്യവസാനം സാന്നിദ്ധ്യം കൊണ്ട്‌ “രാഗാഞ്ജലി” 
യുടെ ഭാഗമാവുകയായിരുന്നു മാഷ്‌. പിന്നീടിങ്ങോട്ട “രാഗാഞ്ജലി' യുടെ 
രക്ഷാധികാരിയായി നിന്ന്‌ സ്ഥാപനത്തിന്റെ വളര്‍ച്ചയില്‍ എല്ലാ മാര്‍ഗ്ഗ 
നിര്‍ദ്ദേശങ്ങളും നല്‍കി മാഷും ഉണ്ടായിരുന്നു. വര്‍ഷങ്ങള്‍ക്കുശേഷം 
മാഷിന്റെ മകളുടെ മകളെയും കൂട്ടി സംഗീതപഠനത്തിനായി രാഗാ 
ഞ്ജലിയില്‍ വരുമ്പോള്‍ കയ്യില്‍ സംഗീതസംബന്ധിയായ കുറേ 
കുറിപ്പുകളും കരുതുമായിരുന്നു. എനിക്കു നല്‍കിയ വിലയേറിയ 
സംഗീതറിവുകളായിരുന്നു അതില്‍ മുഴുവനും. മറവിരോഗം ബാധിച്ചു 
തുടങ്ങിയ സമയത്തും “രാഗാഞ്ജലി'യില്‍ എത്തുമായിരുന്നു. അസുഖം 
കൂടിയപ്പോള്‍ ആ വരവ്‌ നിന്നു. അതിനുശേഷം എന്റെ പ്രധാന പരിപാ 
ടികളുടെ വിവരം മാഷിന്റെ വീട്ടില്‍ ചെന്നു ഞാന്‍ അറിയിച്ച്‌ മാഷിന്റെ 
അനുഗ്രഹം തേടുമായിരുന്നു. എന്നെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന മാഷിന്റെ 
സ്നേഹശാസനകള്‍ ഇന്നില്ലല്ലോ എന്നോര്‍ക്കുമ്പോള്‍ മനസ്സുനിറയെ 
സങ്കടമാണ്‌. 

മാഷ്‌ എന്നും പറയുന്ന വാചകമാണ്‌ ഇപ്പോള്‍ മനസ്സില്‍ 
കടന്നുവരുന്നത്‌. “പൂക്കള്‍ എവിടെയും പോകില്ല, പൂക്കളെ തേടി വണ്ടുക 
ളാണ്‌ വരിക. ഞങ്ങളൊക്കെ വണ്ടുകളായിരുന്നു മാഷേ. അങ്ങാകുന്ന 
പൂവിന്റെ കലാമാധുര്യത്തില്‍ എത്തിയിരുന്ന വണ്ടുകള്‍. കഴിവിന്റെ പ 
രിമിതിക്കുള്ളില്‍ നിന്നുകൊണ്ട്‌ ആചരിക്കുവാന്‍ “രാഗാഞ്ജലി'യിലെ 
കലാകാരന്മാരും വിദ്യാര്‍ഥികളും രക്ഷിതാക്കളും ചേര്‍ന്നു ശ്രമിച്ചിട്ടുണ്ട. 
ഇന്ന്‌ നമുക്കൊപ്പം ഇല്ലാത്ത ആ കലാസൂര്യന്റെ ഓര്‍മ്മയില്‍ ഫെ്രുവരി 
മൂന്ന്‌ എന്ന ദിനം എന്നും സ്മരിക്കപ്പെടും. 

അനശ്വരനായ മാഷ്‌ പകര്‍ന്നുതന്ന ഈര്‍ജ്ജവും അനുഭവങ്ങളും 
ഏറെ വിലപ്പെട്ടതാണ്‌. കൈമോശം വരാതെ സൂക്ഷിക്കും. 


മനുഷ്യത്വമുള്ള 
മാന്തി . 





ശശിധരന്‍ കൊയോങ്കര 


॥॥]॥ യോങ്കര മലയാള കലാവേദിയുടെ വാര്‍ഷികാഘോഷം 2005 ഏപ്രില്‍ 3 
ഞായറാഴ്ച കൊയോങ്കര സ്‌കൂള്‍ പരിസരത്ത്‌ വെച്ച്‌ നടക്കുകയാണ്‌. 
ഉദ്ഘാടനം കവി വി മധുസൂദനന്‍ നായര്‍. പൊതുയോഗത്തിനു മുമ്പ്‌ വേദി 
യില്‍ ചലച്ചിത്രഗാനമത്സരം അരങ്ങുതകര്‍ക്കുന്നു. വിധികര്‍ത്താക്കളായി 
കൊയോങ്കരയിലെ കെ വി അമ്പു മാസ്റ്റര്‍, എടാട്ടുമ്മലിലെ കെ വി 
കൃഷണന്‍ മാസ്റ്റര്‍, പിന്നെ കെ കെ മാഷും. മാഷ്‌ വേദിയില്‍ നിന്ന്‌ ഫലപ്ര 
ഖ്യാപനം നടത്തുകയാണ്‌. ഒന്നാംസ്ഥാനം രാജേഷ്‌ തൃക്കരിപ്പൂര്‍. കെകെ 


ചലച്ചിത്രഗാനം ആലപിക്കുന്നു. 

ഞാന്‍ കലാവേദിയുടെ കമ്മിറ്റി അംഗമല്ലെങ്കിലും സംഘാടക 
സമിതി ഭാരവാഹിയായി സജീവമായിരുന്നു. മത്സരം കഴിഞ്ഞ്‌ ഉദ്ഘാടകന്‍ 
വേണ്ടി കാത്തിരിക്കുകയാണ്‌ വേദിയും സദസ്സും. സമയം നീങ്ങവേ 
അറിയിപ്പുകിട്ടി;മധുസൂദനന്‍നായര്‍ എത്തില്ല. ഞങ്ങളാകെ അങ്കലാപ്പിലായി. 
ഒടുവില്‍ തീരുമാനിച്ചു; കെ കെ മാഷെ സമീപിക്കുക തന്നെ. കാഴ്ചയില്‍ 
ഗൌരവക്കാരനായ മാഷെ സമീപിക്കാന്‍ എല്ലാവര്‍ക്കും ഭയം. നീണ്ടു നിവ 
ര്‍ന്നുള്ള നടത്തവും നീളന്‍ ജുബ്ബയും നീട്ടിവളര്‍ത്തിയ മുടിയും ആ പച്ച 
മനുഷ്യനില്‍ ഒരു ഗൌരവഭാവം ഉണ്ടാക്കിയിരുന്നു എന്നത്‌ സത്യമാണ്‌. 
അദ്ദേഹം എന്തുപറയും എന്ന ആശങ്കയിലായിരുന്നു ഞാന്‍. പകരക്കാരന 
കാന്‍ എനിക്കു പറ്റില്ലെന്ന്‌ പറയുമോ ? എന്തായാലും ധൈര്യം സംഭരിച്ച്‌ 
ഞാന്‍ അദ്ദേഹത്തെ സമീപിച്ചു. 





878 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


“എന്താടോ ഒരു പരുങ്ങല്‍?” എന്ന ചോദ്യം. കാര്യങ്ങള്‍ പറ 
ഞ്ഞപ്പോള്‍ കെ കെ മാഷ്‌ സന്തോഷത്തോടെ ഏറ്റെടുത്തു. സംഘാടകരി 
ല്‍ ഉണ്ടായ ആശ്വാസം പറഞ്ഞറിയിക്കാന്‍ കഴിയില്ല. 

“നാട്ടക'മാണ്‌ നാടകമെന്ന്‌ പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ 
തുടക്കം. നാടകത്തെക്കുറിച്ചും “നാട്ടക'ത്തെ കുറിച്ചും അദ്ദേഹം വാചാലനാ 
യി. ജീവവായു പോലെ കൊണ്ടുനടന്ന നാടകത്തെക്കുറിച്ച്‌ കെ കെ 
മാഷിന്‌ പറയാതിരിക്കാനാവില്ലല്ലോ. ഏതായാലും പരിപാടി ഗംഭീരമായി. 
അദ്ദേഹം പോകാനിറങ്ങുമ്പോള്‍ ചെറിയൊരു യാത്രപ്പടിയുമായി ഞാന്‍ 
പിറകെ കൂടി. പഴയ പരുങ്ങലോടെ ഞാന്‍ കവര്‍ നീട്ടി. എന്റെ പുറത്തു 
തട്ടി അദ്ദേഹം പറഞ്ഞു: “ഞാന്‍ നടന്നാണ്‌ വന്നത്‌. നടന്നുതന്നെയാണ്‌ 
തിരിച്ചുപോകുന്നതും. പിന്നെ ഇതിന്റെ ആവശ്യമെന്ത്‌?” 

മലയാള കലാവേദിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഓര്‍മ കൂടിയു 
ണ്ട്‌. ഞങ്ങളൊരു “മെയ്ക്കപ്പ്‌ പരിശീലന കളരി' സംഘടിപ്പിച്ചു. കെ കെ 
മാഷായിരുന്നു പരിശീലകന്‍. താല്പര്യത്തോടെ മെയ്ക്കപ്പിന്റെ വിവിധ 
വശങ്ങള്‍ സോദാഹരണം അദ്ദേഹം വിശദമാക്കി. മലയാള കലാവേദിയോട്‌, 
അതിന്റെ പ്രവര്‍ത്തനങ്ങളോട്‌ മാഷിന്‌ വളരെയേറെ മതിപ്പുണ്ടായിരുന്നു. 
ആ മനുഷ്യനെ തൃക്കരിപ്പൂരിലെ കലാസമൂഹം വേണ്ട്രത ഉള്‍ക്കൊണ്ടില്ല 
എന്നാണ്‌ എന്റെ വിലയിരുത്തല്‍. 

രോഗശയ്ുയില്‍ ആയിരിക്കുമ്പോള്‍ കാണാന്‍ ചെന്ന സംഭവം 
കണ്ണീരോടെ മാത്രമേ ഓര്‍ക്കാന്‍ കഴിയുകയുള്ളു. ആളെ തിരിച്ചറിഞ്ഞിട്ടും 
സംസാരിക്കാന്‍ പറ്റാത്ത അവസ്ഥ. അധികനേരം ആ സങ്കടം കാണാനാ 
കാതെ തിരികെ പോന്നു. 





രാഗം 
ശുഭപന്തുവരാളി 





എം ടി അന്നൂര്‍ 


]॥ ട്ടിക്കാലം മുതല്‍ക്കുതന്നെ കെ.കെ. മാഷുടെ കുടുംബവുമായി 


എനിക്കടുത്ത ബന്ധമുണ്ടായിരുന്നു. പിന്നീട്‌ ഞാന്‍ നാടകരംഗത്ത്‌ പ്ര 
വര്‍ത്തിക്കാന്‍ തുടങ്ങിയപ്പോള്‍, കെ കെ മാസ്റ്റര്‍ അനിലന്‍ ചിത്രശാല 
എന്ന പേരില്‍ കലാരംഗത്ത്‌ സ്ഥിരപ്രതിഷ്ഠ നേടിയിരുന്നു. കെ.കെ. 
മാഷുമൊന്നിച്ച്‌ നിരവധി നാടകസമിതികളില്‍ പ്രവര്‍ത്തിക്കാന്‍ എനിക്ക 
വസരം ലഭിച്ചിരുന്നു. കക്കുന്നത്തെ ഒരു കലാസമിതിക്കു വേണ്ടി വേമ്പു 
വേട്ടന്‍ സംവിധാനം ചെയ്ത നാടകത്തിലും കുന്നച്ചേരി സ്ക്കൂളിന്റെ 
വാര്‍ഷികത്തോടനുബന്ധിച്ച്‌ അവതരിപ്പിച്ച നാടകത്തിലും ഞങ്ങള്‍ 
ഒന്നിച്ചുണ്ടായിരുന്നു. പയ്യന്നൂര്‍ ശരവണഭവ നാട്യസദനത്തിന്റെ ഒരു പ്ര 
ധാന പ്രവര്‍ത്തകന്‍ കൂടിയായിരുന്നു കെ കെ മാസ്റ്റര്‍. ശരവണഭവയുടെ 
നൃത്തനാടകങ്ങള്‍ക്ക്‌ സെറ്റ്‌ ഉണ്ടാക്കുന്നതും മെയ്ക്കപ്പ്‌ ചെയ്യുന്നതും 
സ്പെഷ്യല്‍ ഇഫക്ടുകള്‍ ഒരുക്കുന്നതുമെല്ലാം കെ.കെ. മാഷും മേലേടത്ത്‌ 
ഗംഗാധരന്‍ മാഷുമായിരുന്നു. അവരുടെ മിക്ക നാടകങ്ങളുടെയും ദീപ 
വിതാനം നിര്‍വൃഹിച്ചത്‌ ഞാനായിരുന്നു. ശരവണഭവ സാമൂഹ്യ നാടക 
ങ്ങളും അരങ്ങിലെത്തിച്ചിരുന്നു. അതിലെല്ലാം പ്രധാന അഭിനേതാവും 
മെയ്ക്കപ്പ്മാനും കെ.കെ. മാഷായിരുന്നു. 

തൃക്കരിപ്പൂര്‍ ദേശാഭിമാനി തിയറ്റേര്‍സ്‌ അവതരിപ്പിച്ച “സംഘ 
ഗാനം” എന്ന നാടകത്തില്‍ മാഷ്‌ അവതരിപ്പിച്ച കഥാപാത്രത്തെ 
നാടകം കണ്ട ആര്‍ക്കും മറക്കാന്‍ കഴിയില്ല. അക്കാലത്ത്‌ നടന്ന 
മിക്ക നാടക പഠന ക്യാമ്പുകളിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. മറ്റു 
ക്യാമ്പംഗങ്ങളെപ്പോലെയല്ല മാഷ്‌. അവിടെ പറയുന്ന ഓരോ കാര്യവും 





84 ജ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


കുറിച്ചെടുക്കുക മാത്രമല്ല, അത്‌ മുഴുവന്‍ വരച്ച്‌ എഴുതി ചിട്ടപ്പെടുത്തി 
പുസ്തകരുപത്തിലാക്കി വെക്കുന്ന പതിവുമുണ്ടായിരുന്നു 
അടിയന്തരാവസ്ഥകാലത്താണ്‌ (1975-77) ഞാന്‍ ആദ്യമായി 
ഒരു നാടകം സംവിധാനം ചെയ്യുന്നത്‌. ഞാന്‍ സംവിധാനം ചെയ്ത രണ്ടാ 
മത്തെ നാടകം തൃക്കരിപ്പൂരില്‍ ഒരു മത്സരത്തിന്‌ കളിച്ചിരുന്നു - “യുഗ 
ശാപം”. അതില്‍ രണ്ടു ജാലകങ്ങളുടെ ഓരോരോ ഭാഗത്തായി രണ്ടു 
നിഴലുകള്‍ കാണിക്കുന്നുണ്ടായിരുന്നു. നാടകം കഴിഞ്ഞതിന്‌ ശേഷം 
മാഷ്‌ ഗ്രീന്‍റൂമില്‍ വന്ന്‌ എന്നെ വിളിച്ചു കൊണ്ടുപോയി ആ നിഴല്‍ 
എങ്ങനെയാണ്‌ റാണ്ടിനകത്ത്‌ കാണിച്ചത്‌ എന്നു ചോദിച്ചു. രണ്ട്‌ 
സ്പോടലൈറ്റുകള്‍ ഓരോ ഭാഗത്തായി ഘടിപ്പിച്ചിട്ടാണെന്ന്‌ ഞാന്‍ പ 
റഞ്ഞു. പക്ഷെ, ആളുടെ നിഴല്‍ സ്പ്രെഡ്‌ ചെയ്തു പോയി, ഇനി ഇതു 
ചെയ്യുമ്പോള്‍ സ്പോട്ട്‌ ലൈറ്റിന്റെ ലെന്‍സ്‌ ഈരി മാറ്റിയിട്ട കാണിച്ചാല്‍ 
നിഴല്‍ കൂടുതല്‍ ഷാര്‍പ്പാകും എന്ന്‌ എനിക്ക്‌ പറഞ്ഞുതന്നു. ഏതു 
കാര്യത്തിലും പരീക്ഷണം നടത്തിനോക്കുക എന്നത്‌ മാഷുടെ ഒരു 
ശീലമാണ്‌. 
നാടകരംഗത്ത്‌ നിറഞ്ഞ സഹൃദം സൂക്ഷിച്ചിരുന്ന ഞങ്ങള്‍ 
ക്കിടയില്‍ 1984-ല്‍ ഒരു ചെറിയ വിടവുണ്ടായി, വളരെ കുറച്ചു കാല 
ത്തേക്കു മാത്രം. കെ കെ മാഷ്‌ കോഴിക്കോട്‌ ആകാശവാണിയില്‍ 
നിരവധി പരിപാടികള്‍ അവതരിപ്പിച്ച ആര്‍ട്ടിസ്റ്റാണ്‌. ആകാശവാ 
ണിയിലെ ഖാന്‍ കാവില്‍, കെ കെ മാഷുടെ അടുത്ത സുഹൃത്തും. 
അവിടെ അവതരിപ്പിച്ച ഒ. ഉദയ ചന്ദ്രന്റെ “സംഗ്രാഹം' എന്ന നാടകം 
കെ കെ മാഷക്ക്‌ നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടുതന്നെ അത്‌ 
തൃക്കരിപ്പൂരില്‍ അവതരിപ്പിക്കാനായി ഖാന്‍ കാവില്‍ മുഖാന്തിരം ഒ 
ഉദയ ച്ര്രനെ കണ്ട്‌ അതിന്റെ കൈയെഴുത്തുപ്രതി മാഷ്‌ കൊണ്ടു 
വന്നു. പി ജി അന്നൂര്‍, സിവിക്‌ കൊടക്കാട്‌, കോട്ടയന്‍ കുഞ്ഞിരാമന്‍ 
മാസ്റ്റര്‍, ഉദിനൂര്‍ ബാലഗോപാലന്‍ തുടങ്ങിയവരെയൊക്കെ വെച്ച്‌ ഈ 
നാടകം അവതരിപ്പിക്കാന്‍ തീരുമാനിച്ചു. പക്ഷെ നാടകം വായിച്ചു 
നോക്കിയപ്പോള്‍ ആ നാടകത്തില്‍ കോമഡി തീരെയില്ല. റേഡിയോ 
നാടകത്തിന്‌ അതിന്റെ ആവശ്യമില്ലല്ലോ. നാട്ടുമ്പുറത്ത്‌ കളിക്കണമെങ്കില്‍ 
അല്പം കോമഡി വേണം എന്ന സംഘാംഗങ്ങളുടെ താല്പര്ൃത്തില്‍ 
കാലടി ഗോപിയുടെ 'ഗ്രാമഠ' എന്ന നാടകം അവതരിപ്പിക്കാന്‍ തീരുമാനിച്ചു. 
അക്കാലത്ത്‌ പയ്യന്നൂര്‍ ്രമാറ്റിക്ക എന്ന പേരില്‍ ഞാന്‍ ആരംഭിച്ച 
ഒരു നാടകസംഘം സുരാസുവിന്റെ “വിശ്വരുപ'വും “താളവട്ട'വും 
നിരവധി സ്റ്റേജുകളില്‍ അവതരിപ്പിച്ചിരുന്നു. പുതിയ നാടകാന്വേ 
ഷണത്തിന്റെ ഭാഗമായി ഞാനും എത്തിച്ചേര്‍ന്നത്‌ കോഴിക്കോട ഒ. 
ഉദയച്ച്ദ്രന്റെ അടുത്താണ്‌. ആ സമയത്ത്‌ ഉദയചന്്രന്റെ “രാഗം ശുഭ 
പന്തുവരാളി” എന്ന പേരില്‍ ഒരു നാടകം ആകാശവാണി പ്രക്ഷേപണം 
ചെയ്തിരുന്നു. അതു വാങ്ങാനായിരുന്നു ഉദയച്രന്രനെ സമീപിച്ചത്‌. 
അത്‌ അര മണിക്കൂര്‍ നാടകമാണ്‌. ഞങ്ങള്‍ക്ക്‌ വേണ്ടത്‌ രണ്ട്‌ മണിക്കൂര്‍ 
നാടകമാണ്‌. അത്‌ വികസിപ്പിക്കാന്‍ പറ്റിയ സബ്ബ്ജക്ടുമല്ല. അപ്പോള്‍ 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 


ഉദയച്രന്രന്‍ പറഞ്ഞു താന്‍ മുമ്പെഴുതിയ ഒരു റേഡിയോ നാടകം സ്റ്റേജ്‌ 
നാടകമായി വലുതാക്കി വെച്ചിട്ടുണ്ട്‌ എന്ന്‌. ഉദയന്‍ വായിച്ചു തുടങ്ങി. 
ഒരുഘട്ടത്തില്‍ ഒപ്പമുണ്ടായിരുന്ന മുരളീദാസ്‌ പയ്യന്നൂരിന്റെ കണ്ണുകള്‍ 
നിറഞ്ഞൊഴുകി. ആ വായന തന്നെ മികച്ച ഒരു കലാനുഭവമായിരുന്നു. 
ഞങ്ങള്‍ 500 രൂപ-1984ലെ 500രൂപ- അഡ്വാന്‍സും കൊടുത്ത്‌ നാടക 
സ്ക്രിപ്റ്റ്‌ കൈപ്പറ്റി. ഞാന്‍ ഉദയനോട ഒരഭിപ്രായം പറഞ്ഞു- ഇതും 
സംഗീത്രപ്രധാനമായ ഒരു നാടകമാണല്ലോ, ഇതിന്‌ “രാഗം ശുഭ പന്തുവ 
രാളി” എന്ന്‌ പേരിട്ടാലോ? കാഞ്ഞങ്ങാട്‌ രാമചന്ദ്രനെക്കൊണ്ട്‌ സംഗീത 
വും ചെയ്യിക്കാം. ഉദയച്ര്ടന്‍ അതിന്‌ സമ്മതിച്ചു. 

പയ്യന്നൂര്‍ ഡ്രമാറ്റിക്കയുടെ പുതിയ നാടകം “രാഗം ശുഭ പന്തുവരാ 
ളി” എന്ന്‌ അനണ്‍സ്‌ ചെയ്ത്‌ പ്രവര്‍ത്തനം ആരംഭിച്ചു. ഉദിനൂര്‍ ബാല 
ഗോപാലനെ കുഞ്ഞുണ്ണിത്തമ്പുരാന്‍ എന്ന കഥാപാത്രത്തിന്‌ തീരുമാനി 
ച്ചു. മുരളീദാസിനെ കൃഷ്ണനുണ്ണി എന്ന ഗായകനായും. റിഹേഴ്സല്‍ 
തുടങ്ങി. ഇതേ സമയത്തുതന്നെയാണ്‌ കെ കെ മാഷുടെ ഗ്രാമം എന്ന 
നാടകത്തിന്റെ റിഹേഴ്‌സലും നടക്കുന്നത്‌. ഒരു ദിവസം റിഹേഴ്സലിന്‌ 
പോയ ബാലഗോപാലന്റെ കയ്യില്‍ രാഗം ശുഭപന്തുവരാളിയുടെ സംഭാ 
ഷണങ്ങള്‍ എഴുതിയ പുസ്തകം കെ കെ മാഷ്‌ കാണുന്നു. മാഷ്‌ 
അത്‌ സ്രശദ്ധം വായിച്ചു. അപ്പോള്‍ മാഷിന്‌ മനസ്സിലായി ഇത്‌ എന്റെ 
കയ്യിലുള്ള “സംഗ്രാഹം' നാടകം തന്നെയാണെന്ന്‌. മാഷ്‌ ഇതിനെ കുറിച്ച്‌ 
ബാലഗോപാലനോട്‌ ഒന്നും ചോദിച്ചില്ല. നാളുകള്‍ കഴിഞ്ഞു. 

“രാഗം ശുഭ പന്തുവരാളി'യുടെ അവതരണം നടക്കേണ്ടിയിരുന്നത്‌ 
ഒരു ശനിയാഴ്ചയായിരുന്നു. പയ്യന്നൂര്‍ എവറസ്റ്റ്‌ ഓഡിറ്റോറിയത്തില്‍. 
അന്നു രാവിലെയാണ്‌ നാടകം സ്റ്റേ ചെയ്തു കൊണ്ട്‌ എനിക്ക്‌ കോ 
ടതിയില്‍ നിന്നും അറിയിപ്പ്‌ കിട്ടുന്നത്‌, ആരാണ്‌ സ്റ്റേ ചെയ്തത്‌ എന്ന്‌ 
നോക്കിയപ്പോള്‍ കെ കെ മാഷ്‌. ഞാന്‍ ഉടനെ തൃക്കരിപ്പൂരിലെത്തി 
മാഷെ കണ്ടു. കാര്യങ്ങള്‍ പറഞ്ഞു നോക്കി. അപ്പോള്‍ മാഷ്‌ എന്നോടു 
പറഞ്ഞു “ഇത്‌ നിനക്കെതിരായോ ഡ്രമാറ്റിക്കക്കെതിരായോ ഉള്ള 
കേസല്ല. ഒരേ നാടകം പേരു മാറ്റി രണ്ടുപേര്‍ക്ക്‌ നല്‍കിയ ഉദയചന്ദ്രനെ 
തിരെയുള്ള കേസാണ്‌ ഇതിനുള്ള പ്രതിവിധി ഉദയച്രന്്രന്‍ കാണണം. 
നമുക്കു തമ്മില്‍ യാതൊരു പ്രശ്‌നവുമില്ല”. “എന്റെ നാടകാവതരണമല്ലേ 
മാഷെ മുടങ്ങുന്നത്‌? എന്ന ചോദ്യത്തിന്‌ “അത്‌ എന്റെ വിഷയമല്ല” എന്ന 
മറുപടി കിട്ടി. നാടകം നിര്‍ത്തി വെച്ചു. പിന്നെ പയ്യന്നൂര്‍ മുന്‍സീഫ്‌ കോ 
ടതിയില്‍ വിസ്താരം കഴിഞ്ഞതിന്‌ ശേഷമാണ്‌ നാടകാവതരണത്തിന്‌ 
അനുമതി കിട്ടിയത്‌. തനിക്കുതന്ന “സംഗ്രാഹം' എന്ന നാടകം പേരുമാറ്റി 
മറ്റൊരു സംഘത്തിന്‌ നല്‍കി എന്നാണ്‌ മാഷ്‌ വാദിച്ചത്‌ -റേഡിയോവില്‍ 
അവതരിപ്പിച്ച നാടകത്തിന്റെ കോപ്പി, ഒരൊറ്റ അവതരണത്തിന്‌ വേണ്ടി 
ഖാന്‍ കാവില്‍ മുഖാന്തിരമാണ്‌ കെ കെ മാസ്റ്റര്‍ക്ക്‌ കൊടുത്തത്‌ എന്നും 
അതിനു ശേഷം എപ്പോഴാണ്‌ അവതരണം എന്നൊന്നും മാഷ്‌ തന്നെ 
അറിയിച്ചിട്ടില്ലെന്നും താന്‍ ആ നാടകം സ്റ്റേജില്‍ അവതരിപ്പിക്കാവുന്ന 
വിധത്തില്‍ മാറ്റം വരുത്തി സംഗീത്പ്രാധാന്യമുള്ള ഒരു കഥയായതി 





808 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


നാല്‍ സംഗീതസംവിധായകനുമായി സംസാരിച്ച്‌ പുതിയ പേര്‍ തീരു 
മാനിച്ചു എന്നും ഉദയച്ര്ദ്രന്‍ ബോധിപ്പിച്ചു. ഒന്നില്‍ കൂടുതല്‍ തവണ 
കളിക്കുമെന്നും ഓരോ തവണ കളിക്കുമ്പോഴും ചെറുതെങ്കിലും ഒരു 
തുക തനിക്ക്‌ എത്തിച്ചുതരുമെന്നും പറഞ്ഞ്‌ 500രൂപ അഡ്വാന്‍സ്‌ 
തന്നിട്ടാണ്‌ “രഡമാറ്റിക്ക'യുടെ ആള്‍ക്കാര്‍ സ്ക്രിപ്റ്റ്‌ കൊണ്ടുപോ 
യതെന്നും അദ്ദേഹം കൂട്ടിച്ചേര്‍ത്തു. നാടകകൃത്തിന്റെ പ്രസ്താവന 
കണക്കിലെടുത്ത്‌ നാടകാവതരണത്തിന്‌ അനുമതി കിട്ടി. മാഷോട്‌ കോ 
ടതി മുഖാന്തിരം ഉദയന്‍ സ്ക്രിപ്റ്റ്‌ തിരികെ വാങ്ങി. 

പിന്നീട്‌ “രാഗം ശുഭപന്തുവരാളി'യുടെ ആദ്യാവവതരണം 
ഏറ്റവും മുന്‍നിരയില്‍ ഇരുന്ന്‌ കെ.കെ. മാഷ്‌ കണ്ടു. അവതരണം 
കഴിഞ്ഞപ്പോള്‍ ഞങ്ങളെ ഏറ്റവുമധികം അഭിനന്ദിച്ചതും മാഷായിരുന്നു. 
അതാണ്‌ കെ.കെ. മാഷ്‌. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും 
തനിക്കു ശരിയെന്നുതോന്നുന്ന കാര്യത്തില്‍ ഉറച്ചുനില്‍ക്കാനും സത്യം 
ബോദ്ധ്യപ്പെട്ടാല്‍ അതു തിരുത്താനും അവരെ അഭിനന്ദിക്കാനും യാതൊ 
രു മടിയുമില്ലാത്ത വ്യക്തിത്വം. ആ സംഭവത്തിന്‌ ശേഷം ഞങ്ങളുടെ 
സ്നേഹബന്ധം ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കാനും അതു തുടരാനും 
ഞങ്ങള്‍ക്ക്‌ കഴിഞ്ഞു. 

കലയെന്നും കലാകാരനെന്നും പറയുന്നത്‌ മാഷിന്‌ ജീവവായു 
വായിരുന്നു. അസുഖബാധിതനായതിനു ശേഷവും പയുന്നൂര്‍ ശരവണഭവ 
പുനരുദ്ധരിക്കണമെന്ന ഉദ്ദേശ്യത്തോടെ വിളിച്ചുചേര്‍ത്ത യോഗത്തില്‍ 
പങ്കെടുക്കാന്‍ മകനുമായി മാഷ്‌ പയ്യന്നൂരില്‍ വന്നിരുന്നു. പിന്നീട്‌ അതി 
ന്റെ പ്രധാന പ്രവര്‍ത്തകരില്‍ ഒരാളായിരുന്ന മൃദംഗിസ്റ്റ്‌ പയ്യന്നൂര്‍ എം പി 
സുശീല്‍കുമാറിന്റെ മരണവും കെ കെ മാസ്റ്റരുടെ രോഗത്തിന്റെ ഗുരുത 
രാവസ്ഥയും കാരണം ആ സംരംഭം മാറ്റിവെക്കുകയാണ്‌ ഉണ്ടായത്‌. 


കൃഷ്ണനാട്ടങ്ങള്‍ 
എ.കെ.ശ്രീധരന്‍ മാസ്റ്റര്‍ 


]ലിച്ചുകെട്ടിയ തുണിയില്‍ ചായത്തില്‍ മുക്കിയ ര്രഷ്കൊണ്ട്‌ ഏതോ 
പരിപാടിയുടെ ബോര്‍ഡെഴുതുകയായിരുന്ന കുഞ്ഞികൃഷ്ണന്‍ മാസ്റ്റ 
രുടെ കലാവിരുത്‌ നേരില്‍ കാണുന്നത്‌ ഏതാണ്ട്‌ അരനുറ്റാണ്ടിനു 
മുമ്പാണ്‌. അറുപതുകളിലെ ഏതോ ഒരവധി ദിവസം അദ്ദേഹത്തിന്റെ 
അനുജനും എന്റെ സഹപാഠിയുമായ ഗോവിന്ദന്റെ(ദീപ്തി) തങ്കയം 
ആലുംവളപ്പിനു തെക്കുഭാഗത്തുള്ള വീട്ടില്‍ എത്തിയപ്പോഴാണ്‌ തുണി 
യില്‍ നിറമുള്ള അക്ഷരങ്ങള്‍ പിറന്നുവീഴുന്നത്‌ വലിയ അത്ഭുതത്തോ 
ടെയും കഈതുകത്തോടെയും ഏറെനേരം നോക്കിനിന്നത്‌. കുട്ടിക്കാ 
ലത്ത്‌ മനസ്സില്‍ പതിഞ്ഞ ആ ദൃശ്യം അദ്ദേഹത്തോടുള്ള ബഹുമാനവും 
ആരാധനയുമായി മാറുന്നതിനുള്ള വിത്തുപാകി. 

വര്‍ഷങ്ങള്‍ പലതുകടന്നുപോയപ്പോള്‍ കലാ സാംസ്‌കാരിക 
മേഖലകളില്‍ അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച്‌ രരവര്‍ത്തിക്കാനുള്ള നി 
രവധി സന്ദര്‍ഭങ്ങളുണ്ടായി. അക്കാലത്താണ്‌ അദ്ദേഹത്തിലെ ബഹുമു 
ഖ്രപ്രതിഭയെ അടുത്തറിയാനും ആ കഴിവുകളിലെ വൈവിധ്യം തിരിച്ചറി 
യാനും കഴിഞ്ഞത്‌. പ്രതിഭയുടെ ഭിന്നഭാവങ്ങള്‍ പോലെ വൃതൃസ്ത പേ 
രുകള്‍ അദ്ദേഹം സ്വയം സ്വീകരിച്ചു. കെ.കെ.മാസ്റ്റര്‍, അനിലന്‍ തൃക്കരി 
പ്പൂര്‍, അനിലന്‍ ചിത്രശാല എന്നിവ മാറിമാറി അദ്ദേഹം പ്രയോഗിച്ചു. 

പ്രഗത്ഭനായ അദ്ധ്യാപകന്‍കൂടിയായിരുന്ന അദ്ദേഹത്തിന്‌ നാ 
ടകവും സംഗീതവും ചിത്രകലയും ജീവിതത്തിന്റെ ഭാഗംതന്നെയായി 
രുന്നു. അവയില്‍ ആധികാരികമായ അറിവുണ്ടായിരുന്നതിനാല്‍ കല 
യിലെ കലര്‍പ്പുകളെ അംഗീകരിക്കാന്‍ അദ്ദേഹത്തിന്‌ ആകുമായിരു 
ന്നില്ല. ഉള്‍ക്കട്ടിയില്ലാത്ത പരിഷ്കരണങ്ങളോടും വൃതിയാനങ്ങളോടും 
അദ്ദേഹം നിരന്തരം കലഹിച്ചുകൊണ്ടിരുന്നു. പുരസ്കാരങ്ങളും ബഹു 





00 ജ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


മതികളും അംഗീകാരങ്ങളും തേടി അദ്ദേഹം ഒരിടത്തും അപേക്ഷിക്കു 
കയോ ആരുടെ മുന്നിലും തലകുനിക്കുകയോ ചെയ്തില്ല എന്നതും ആ 
വ്യക്തിത്വത്തിന്റെ മറ്റൊരു സവിശേഷതയായിരുന്നു. 

തൃക്കരിപ്പൂരിലെ മിക്കവാറും എല്ലാ കലാസമിതികളുമായും 
അടുത്തബന്ധം പുലര്‍ത്തിയിരുന്ന മാഷ്‌ അവിടെയെല്ലാം തന്റെ വ്യക്തി 
മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്‌. തൃക്കരിപ്പൂര്‍ ദേശാഭിമാനി തിയറ്റേഴ്‌സിന്റെ (പ 
വര്‍ത്തനങ്ങളിലാണ്‌ ഒരുമിച്ച്‌ കുറേക്കാലം പ്രവര്‍ത്തിക്കാന്‍ അവസ 
രമുണ്ടായത്‌. തിയറ്റേഴ്‌സിന്റെ പ്രസിഡണ്ട്‌ സ്ഥാനത്തിരുന്നുകൊണ്ട്‌ 
അദ്ദേഹം തന്റെ സര്‍ഗാത്മക്രപവര്‍ത്തനങ്ങള്‍ നിര്‍വൃഹിച്ചത്‌ ഞങ്ങള്‍ക്ക്‌ 
ഏറെ സഹായകമായിട്ടുണ്ട്‌. വായനയും എഴുത്തും ഇഷ്ടമായിരുന്ന 
അദ്ദേഹം, അത്‌ മറ്റുള്ളവര്‍ക്കുകൂടി പ്രയോജനപ്പെടണമെന്നും ആഗ്ര 
ഹിച്ചിരുന്നു. സ്വന്തം ശേഖരത്തിലെ അക്കാദമി പ്രസിദ്ധീകരണമായ 
“കേളിയുടെ ചില ലക്കങ്ങളും കവിത-നാടകപുസ്തകങ്ങളും ചേര്‍ത്ത്‌ 
തിയറ്റേഴ്‌സില്‍ ഒരു കൊച്ചുലൈബ്രറി അദ്ദേഹം സജ്ജമാക്കി. വടി 
വൊത്ത അക്ഷരങ്ങളില്‍ അദ്ദേഹമെഴുതിയ നാടക കുറിപ്പുകളും ലേഖന 
ങ്ങളും അതിലുണ്ടായിരുന്നു. വൈകുന്നേരങ്ങളില്‍ സമിതി പ്രവര്‍ത്തകര്‍ 
ഒത്തുചേരുമ്പോള്‍ ചെറിയ സാഹിത്യ ചര്‍ച്ചകള്‍ക്ക്‌ ലൈബ്രറി സഹായക 
മായിട്ടുണ്ട്‌. പലപ്പോഴും തിയറ്റേഴ്‌സിലെ ഹാര്‍മോണിയത്തില്‍ വിരലുക 
ളോടിച്ച്‌ മധുരസംഗീതത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുകയായിരിക്കും 
മാഷ്‌. ചാര്‍ട്ടുപേപ്പറുകളില്‍ നാടകസംബന്ധിയായ ഉദ്ധരണികളും നിര്‍ 
വൃചനങ്ങളും മറ്റും എഴുതി കലാസമിതിയുടെ ചുമരുകളില്‍ അദ്ദേഹം 
പ്രദര്‍ശിപ്പിച്ചിരുന്നു. “അനുഭവമാണ്‌ ഏറ്റവും വലിയ ഗുരുനാഥന്‍ ' 
എന്നെഴുതിയ പോസ്റ്റര്‍ അവയിലൊന്നായിരുന്നു. അത്‌ അദ്ദേഹത്തിന്‌ 
ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകമായിരുന്നു. കയ്പും മധുരവും കലര്‍ന്ന 
തന്റെ കലാജീവിതമായിരിക്കാം അതിനു കാരണമെന്ന്‌ കരുതാം. 

എണ്‍പതുകളുടെ ആദ്യം ദേശാഭിമാനി തിയറ്റേഴ്‌സ്‌ കണ്ണൂര്‍- 
കാസര്‍ഗോഡ്‌ ജില്ലകളിലെ നിരവധി വേദികളില്‍ അവതരിപ്പിച്ച 
നാടകമായിരുന്നു “സംഘഗാനം”. ആ നാടകത്തില്‍ മുതലാളിത്തത്തിന്റെ 
പ്രതീകമായ ഒന്നാം ഗൌതമനെന്ന കഥാപാത്രത്തെ അതിന്റെ എല്ലാ മിഴി 
വോടെയും ശക്തിയോടെയും അവതരിപ്പിച്ചത്‌ കെ കെ മാസ്റ്ററായിരു 
ന്നു. നാടകറിഹേഴ്സല്‍ കഴിഞ്ഞ്‌, രാത്രി ഏറെ വൈകി വീടുകളിലേക്ക്‌ 
ഞങ്ങള്‍ ഒരുമിച്ചാണ്‌ നടന്നുപോയിരുന്നത്‌. നാടകത്തിന്റെ ഉള്ളും 
പുറവും പ്രകാശിപ്പിക്കുന്ന വര്‍ത്തമാനത്തിലൂടെയാണ്‌ മാഷിനോടൊപ്പം 
നടന്നുനീങ്ങിയിരുന്നത്‌. അരങ്ങിന്റെ സൂക്ഷ്മമായ തലങ്ങളിലേക്കുവരെ 
എത്തുന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങള്‍ ഒരു ക്ലാസിലെന്നപോലെ 
അറിവ്‌ പകരുന്നതായിരുന്നു. 

നാടകം ഉള്‍പ്പെടെയുള്ള പല മത്സരങ്ങളിലും വിധികര്‍ത്താ 
വായി മാഷ്‌ പങ്കെടുത്തിട്ടുണ്ട്‌. വിധിനിര്‍ണ്ണയത്തിനൊടുവില്‍ ടീമി 
ന്റെയൊ ഓരോ മത്സരാര്‍ത്ഥിയുടെയോ മാര്‍ക്കിനോടൊപ്പം പെര്‍ഫോ 
മന്‍സിനെക്കുറിച്ച്‌ വിശദമായ അഭിപ്രായങ്ങള്‍കൂടി രേഖപ്പെടുത്തി 
സംഘാടകര്‍ക്ക്‌ അദ്ദേഹം നല്‍കുമായിരുന്നു. അതില്‍ അവതരണ 
ത്തിലെ മികവും പോരായ്മകളും കൃത്യമായി തുറന്നെഴുതുന്നതായി 
രുന്നു അദ്ദേഹത്തിന്റെ ശീലം. 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 


തൃക്കരിപ്പൂര്‍ ഫൈനാര്‍ടസ്‌ സൊസൈറ്റിയുടെ പ്രതിമാസ പരി 
പാടികള്‍ കാണാന്‍ ഏറെ താല്‍പര്യത്തോടെയാണ്‌ മാഷ്‌ വന്നിരുന്നത്‌. 
പരിപാടികളുടെ തെരഞ്ഞെടുപ്പിനുള്ള നിര്‍ദ്ദേശങ്ങള്‍ ചില ഘട്ടങ്ങളില്‍ 
തരുമായിരുന്നു. പഴയകാല ചലച്ചിര്തരഗാനങ്ങള്‍ കോര്‍ത്ത്‌ അവതരിപ്പിച്ച 
സ്മ്ൃതിസസന്ധ്യ എന്ന സംഗീതപരിപാടി, പ്രശസ്ത സംഗീതജ്ഞന്‍ ക്രി 
ഗോപാല്‍നാഥിന്റെ സാക്്‌സോഫോണ്‍ 
ഫൈന്‍ ആര്‍ട്സ്‌ കച്ചേരി തുടങ്ങിയവ മാഷിന്റെ കൂടി 
സൊസൈറ്റി ഇഷ്ടം കണക്കിലെടുത്ത്‌ കൊണ്ടുവന്നവ 
ച്ചു? തൃക്കരിരു യാണ്‌. ഫൈനാര്‍ട്സ്‌ സൊസ്റ്റ്റിയുടെ 
ലോഗോ രൂപകല്‍പ്പന ചെയ്തതും കെ. 
കെ. മാസ്റ്ററാണ്‌. 
ഉദിനൂരില്‍വെച്ച്‌ നടന്ന സംഗീതനാടക അക്കാദമിയുടെ 
സംസ്ഥാന അമേച്വര്‍ നാടകമത്സരത്തിന്റെ ഭാഗമായി സംഘടി 
പ്പിച്ച നാടക ചരിത്ര്രപദര്‍ശനത്തിന്റെ പോസ്റ്ററുകള്‍ തയ്യാറാക്കുന്നതിന്‌ 
മാഷോടൊപ്പം ചെലവഴിക്കാന്‍ കഴിഞ്ഞത്‌ നല്ല അനുഭവമായി ഓര്‍മ്മയി 
ലുണ്ട്‌. പെന്‍സില്‍കൊണ്ട്‌ വരച്ച സമാന്തരവരകളില്‍ കൃത്യമായി മുട്ടു 
ന്നതരത്തില്‍ ഒരേ വലുപ്പത്തില്‍ ഉരുണ്ട അക്ഷരങ്ങള്‍ എഴുതി സമയമെ 
ടുത്താണ്‌ ഓരോ പോസ്റ്ററും അദ്ദേഹം പൂര്‍ത്തിയാക്കിയിരുന്നത്‌. തന്റെ 
ജോലിയില്‍ മാത്രം ബദ്ധശ്രദ്ധനായി ഏകാഗ്രതയോടെ ബ്രഷ്‌ ചലിപ്പി 
ക്കുന്ന അദ്ദേഹത്തിന്റെ രൂപം മനസ്സില്‍ മായാതെ കിടക്കുന്നു. അദ്ദേഹ 
ത്തിന്റെ അവസാന പൊതുപരിപാടികളില്‍ ഒന്നായിരുന്നു ആ പ്രദര്‍ശന 
വും നാടകമത്സരവും. 
തൃക്കരിപ്പൂരില്‍ അവതരിപ്പിച്ച “ധാമം” എന്ന നാടകത്തിന്റെ 
സംവിധാനവും അണിയറ പ്രവൃത്തികളില്‍ മിക്കതും നിര്‍വൃഹിച്ചത്‌ 
കെ കെ മാസ്റ്ററായിരുന്നു. നാടകത്തിലെ ഒരു പിന്‍കര്‍ട്ടന്‍ ഒരു പ്രകൃതി 
ദൃശ്യമായിരുന്നു. തൃക്കരിപ്പൂരിലെ ദീപ്തി ആര്‍ട്സിന്റെ താഴെ പുറക്‌ 
വശത്ത്‌ വലിച്ചു കെട്ടിയ വിശാലമായ ക്യാന്‍വാസില്‍ ദിവസങ്ങളെടുത്ത; 
ക്ഷമയോടെ, വിശ്രമമില്ലാതെ അദ്ദേഹം വരച്ചുകൊണ്ടിരുന്നത്‌ നോക്കി 
നിന്നിട്ടുണ്ട്‌. നാടകത്തിന്റെ അവതരണത്തിനായി ചെലവഴിച്ചത്‌ സ്വയം 
സമര്‍പ്പിച്ച കുറേ ദിവസങ്ങളായിരുന്നു. ഉദിനൂര്‍ കടപ്പുറം സ്കൂളില്‍ ഒരു 
ശില്പം നിര്‍മ്മിക്കുന്നതിന്‌ മൂന്ന്‌ ദിവസത്തോളം രാപകല്‍ ഇതേപോലെ 
വിശ്രമമില്ലാതെ അഭ്ധ്വാനിച്ച കാര്യം അദ്ദേഹം ഒരിക്കല്‍ പറഞ്ഞിരുന്നു. 
ഒരു പ്രതിഫലവും സ്വീകരിക്കാതെ, നിസ്വാര്‍ത്ഥമായി, അര 
ങ്ങിലും അണിയറയിലും പതിറ്റാണ്ടുകള്‍ അദ്ദേഹം നിറഞ്ഞാടി. എന്നും 
ഒഴുക്കിനെതിരെ ഒറ്റയ്ക്ക്‌ തുഴയുന്നതില്‍ സന്തോഷം കണ്ടെത്തിയി 
രുന്ന കലാകാരനായിരുന്നു കെ.കെ.മാസ്റ്റര്‍. അംഗീകാരങ്ങള്‍ക്കും പ്രശ 
സ്തിക്കും സര്‍വ്വഥാ അര്‍ഹനായിരുന്നുവെങ്കിലും അതൊന്നും ആഗ്രഹി 
ക്കാതെ, അതിനായി കാത്തുനില്‍ക്കാതെ, ആരോടും പരിഭവിക്കാതെ 
പ്രിയപ്പെട്ട മാഷ്‌ രംഗമൊഴിഞ്ഞു...... 





സഫലമായ 
കലാജീവിതം 





കെ എ ശങ്കരന്‍ നമ്പൂതിരി 


[॥] റിവിറ്റെ ആദ്യകിരണങ്ങളില്‍ തെളിയുന്ന പ്രദേശമാണ്‌ തൃക്കരിപ്പൂര്‍. 
കുടുംബപരമായി ച്ര്രപാണിയും തിരുവമ്പാടിയും ഉദിനൂര്‍ കൂലോമും 
മനസ്സില്‍ കയറിയിരുന്നുവെങ്കിലും ചിര്രങ്ങള്‍ അനുഭവങ്ങളിലേക്ക്‌ 
എത്തുന്ന പ്രായം ആയപ്പോഴേക്കും പലതും മായ്ക്കപ്പെടുകയുണ്ടായി. 
തൃക്കരിപ്പൂരില്‍ ആദ്യമായി വന്നത്‌ 1950-കളില്‍ ആയിരുന്നു. അന്ന 
വിടെ ഒരു സിനിമാടാക്കീസ്‌ പ്രവര്‍ത്തിച്ചതായി ഓര്‍മ്മയില്‍ വരുന്നു. 
ടാക്കീസിന്റെ പേരോ കണ്ട സിനിമയോ ഒന്നും ഓര്‍മ്മയിലില്ല. 

പിന്നീട്‌ 1955 മാര്‍ച്ചില്‍ ഇ എസ്‌ എല്‍ സി പരീക്ഷ എഴുതാനാണ്‌ 
സ്വത്രത്രസന്ദര്‍ശനം നടത്തിയത്‌. കൂലേരി സ്‌കൂളിലാണ്‌ അന്ന്‌ പരീക്ഷ 
എഴുതിയത്‌. അക്കാലം പതിനൊന്നാംതരം എസ്‌എസ്‌എല്‍സി അടക്കം 
രണ്ടു പൊതുപരീക്ഷയായിരുന്നു. അന്നൊന്നും ആ പ്രദേശത്തിന്റെ 
സാംസ്‌കാരിക മേഖലയുമായി ബന്ധമൊന്നുമില്ല. 

1959ല്‍ കൊടക്കാട്‌ ബാലകൈരളി ഗ്രന്ഥാലയവുമായി സഹക 
രിച്ചു പ്രവര്‍ത്തിച്ചതോടെ വായനശാലകള്‍ വീടുകളെ അപേക്ഷിച്ച്‌ 
സ്വന്തമാണെന്ന ഒരു ബോധം വളരുകയും വായനശാലാ പ്രവര്‍ത്ത 
കരുമായി ചങ്ങാത്തം കൂടുന്നതിനു വഴിതെളിക്കുകയും ചെയ്തു. നാട 
കാസ്വാദനം, ഭക്ഷണപാനീയങ്ങള്‍ പോലെ അവശ്യവസ്തുവായി 
ഭവിക്കുകയും ചെയ്തു. നടന്നുചെന്ന്‌ തൃക്കരിപ്പൂരിലും മാണിയാട്ടും 
എത്തി പല നാടകങ്ങളും കാണുകയും ചെയ്തു. കെ എം കെ യുടെ 
ചില നാടകങ്ങളും. ജോസഫ്‌ കൈമാപ്പറമ്പന്റെ കഥാപ്രസംഗവും 
അതില്‍ പെടും. അങ്ങനെയൊരു സന്ദര്‍ശനസന്ദര്‍ഭത്തില്‍ കെ കെ എന്‍ 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 1] ] 


കുറുപ്പിനെ പരിചയപ്പെടാനും ഭാഗ്യമുണ്ടായി. അന്നദ്ദേഹം തൃക്കരിപ്പൂര്‍ 
പട്ടേലര്‍ (വില്ലേജ്‌ ഓഫീസര്‍) ആയിരുന്നു. 

കാലം നീങ്ങവേ 1964 ല്‍ ആണ്‌ ഞാന്‍ ഒരു ജീവനക്കാരനായി 
തൃക്കരിപ്പൂരില്‍ എത്തുന്നത്‌. പഞ്ചായത്തിന്റെ കാര്യനിര്‍വഹണ ഉദ്യോ 
ഗസ്ഥനെന്ന തസ്തികയില്‍. ഇന്നത്തെപ്പോലെ വാഹനസൌഈകര്യങ്ങള്‍ 
ഒന്നുംതന്നെ ഇല്ലാതിരുന്നതിനാല്‍ അവിടെ താമസിക്കുക മാത്രമേ 
കരണീയമായിരുന്നുള്ളൂ. എന്‍ കെ ബി ടി എന്ന്‌ മലബാറിലെ പ്ര 
സിദ്ധമായ മോട്ടോര്‍ കമ്പനിയുടെ ഒരു ബസ്സ്‌ പെട്ടിക്കുണ്ടു വരെ ഓടി 
യിരുന്നു. ദിവസത്തില്‍ മുന്നു തവണ. ഇന്നത്തെ ബസ്സിന്റെ രൂപമോ 
ഭാവമോ വേഗമോ ഇല്ലാത്ത ഒരു അര്‍ദ്ധബസ്സ്‌! 

അങ്ങനെ തൃക്കരിപ്പൂരിന്റെ ഭരണ ഉദ്യോഗസ്ഥനായി എത്തിയ 
സാഹചര്യം ആണ്‌ കെ കെ മാസ്റ്ററെ എന്നിലേക്ക്‌ അടുപ്പിക്കുന്നത്‌. 
ചില വൈകുന്നേരങ്ങളില്‍ തങ്കയം വായനശാലയില്‍ (മുഹമ്മദ്‌ അബ്ദു 
റഹിമാന്‍ സ്മാരക വായനശാല) എത്തും. അവിടെ ഒരു സറഹ്ൃദ 
വലയം ഉണ്ടായിരിക്കും. പി കോരന്‍ മാസ്റ്ററാണ്‌ ആ സരസതയുടെ 
സാരഥിയായി ഇരിക്കുക. 

അതേ ആവേശത്തിലാണ്‌ ചില ദിവസങ്ങളില്‍ കെ എം കെ 
യില്‍ എത്തുന്നത്‌. ആ സന്ദര്‍ശനവേളകളില്‍ കെ കെ മാസ്റ്ററുമായി 
വളരെ വേഗം അടുത്തു. അക്കാലത്തുതന്നെ സംഗീത ഉപകരണങ്ങളാല്‍ 
സമ്പന്നമായിരുന്ന കലാസമിതിഹാള്‍ സംഗീതസാന്ദ്രമാകാന്‍ വലിയ 
ര്രയാസമുണ്ടായിരുന്നില്ല. ഹാര്‍മോണിയം നന്നായി വായിക്കാന്‍ 
അറിയാതിരുന്നിട്ടും അതുമായി മല്ലയുദ്ധം നടത്തുന്നത്‌ എന്റെ വിനോ 
ദമായിരുന്നു. കെ കെ മാസ്റ്റര്‍ അന്ന്‌ മോശമല്ലാത്ത വിധത്തില്‍ പാടു 
മായിരുന്നു. കായലരികത്ത്‌ പല ദിവസങ്ങളിലും വള കിലുങ്ങും. കുയി 
ലുകള്‍ മേല്‍പ്പോട്ട്‌ പാറുന്നതും മുളങ്കാടുകളില്‍ തെന്നല്‍ പാടുന്നതും 
തേന്മലരുകള്‍ മാരിവില്ലിനൊപ്പം അലിഞ്ഞില്ലാതാകുന്നതും അവിടെ 
എത്രയോ തവണ ആവര്‍ത്തിക്കും. ശ്രോതാക്കളുടെ നല്ലൊരു വലയം 
എത്തുകയും ചെയ്യുമായിരുന്നു. ചില ദിവസങ്ങളില്‍ ചിര്ര കലാശാല 
യായി ക്ലബ്ബ്‌ ഹാള്‍ മാറും. രസകരമായ ചര്‍ച്ചകളിലേക്ക്‌ എത്തിച്ചേരുകയും 
ചെയ്യും. രംഗപടം, ചമയം എന്നിവയില്‍ നല്ല അറിവ്‌ അദ്ദേഹത്തി 
നുണ്ട്‌. നന്നായി അതു പകര്‍ന്നുതരാനും മാധ്യമത്തിലേക്ക്‌ പകര്‍ത്താ 
നും അദ്ദേഹത്തിനു കഴിവുമുണ്ട്‌. സത്യം പറഞ്ഞാല്‍, കുറേക്കാലത്തിനു 
ശേഷം ചമയത്തിന്റെ ഭാഷ പഠിക്കുവാനും കൈകാര്യം ചെയ്യുവാനും 
എനിക്കു സാധിച്ചു. ഇതിന്‌ കെ കെ മാസ്റ്ററോട്‌ തീര്‍ച്ചയായും കടപ്പാടുണ്ട്‌. 
അവിടെനിന്നും സ്ഥലം മാറുന്നതുവരെ ഞങ്ങളുടെ സ്നേഹബന്ധം തു 
ടരുകയും ചെയ്തു. പിന്നീട പലപ്പോഴും കലോത്സവപറമ്പുകളിലും നാടക 
പ്രദര്‍ശന വേദികളിലും ഒത്തുകൂടുമായിരുന്നു. സങ്ജില്ലാ വേദികളില്‍ 
വിധികര്‍ത്താക്കളായും ഞങ്ങള്‍ പലതവണ ഒത്തു ചേര്‍ന്നിട്ടുണ്ട്‌. 1979 
ലോ മറ്റോ ചീമേനിയില്‍ 11 ദിവസം നീണ്ടുനിന്ന ഒരു കലാമേളയും 
പ്രദര്‍ശനവും സംഘടിപ്പിക്കുകയുണ്ടായി. ശ്രീവിഷ്ണുമൂര്‍ത്തിയുടെ 





09208 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


വാര്‍ഷികകളിയാട്ടത്തോടനുബന്ധിച്ച്‌ ആയിരുന്നു അത്‌. സ്‌കൂള്‍ 
അടിസ്ഥാനത്തില്‍ കലാപരിപാടികളും പ്രദര്‍ശനശാലകളും അന്ന്‌ ഒരു 
ക്കുകയുണ്ടായി. അതിന്റെ സംഘാടക സമിതിയില്‍ പ്രഥമസ്ഥാനത്ത്‌ 
ഇദ്ദേഹം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട നടന്മാരെ ചേര്‍ത്ത്‌ 
ഒരു നാടകവും അന്ന്‌ അവതരിപ്പിച്ചു. കലാ പ്രകടനത്തിന്‌ പൊതുവ 
യി ഒരു പിന്നണി ഒരുക്കിയപ്പോള്‍ സംശയലേശമെന്യേ അനിലന്‍ അത്‌ 
ശങ്കരന്‍ നമ്പൂതിരിയെ ഏല്‍പ്പിക്കുകയായിരുന്നു. വ്യക്തിബന്ധങ്ങളുടെ 
ദൃഡതയില്‍ അദ്ദേഹം കാഴ്ചവെക്കുന്ന കളജ്ം രാഹിതൃത്തിന്‌ ഉദാഹര 
ണമത്രെ ഇത്‌. നാടകത്തില്‍ ഒരു പാട്ടും ഒരു അഭിവാദന ഗാനവും 
ഒരുക്കി. 

1980കളില്‍ അദ്ദേഹം ഒരു സഞ്ചരിക്കുന്ന ചമയ ക്ലാസ്‌ നടത്തി 
യിരുന്നു സ്‌കൂളുകളിലും ക്ലബ്ബുകളിലും എത്തി ചിത്രരചന, ചമയം 
എന്നിവയില്‍ സോദാഹരണ ക്ലാസുകള്‍ നടത്തുകയായിരുന്നു. ഒരു ക്ലാസ്സ്‌ 
പൊള്ളപ്പൊയില്‍ കൈരളി ആര്‍ടസ്‌ ക്ലബ്ബിലും വെച്ചു. ഇരുപതോളം 
കലാകാരന്മാര്‍ അതില്‍ സംബന്ധിച്ചു. പ്രവൃത്തിപരിചയത്തിന്റെ ഓര്‍മ്മ 
പുതുക്കലായി മാറിയ ക്ലാസ്സ്‌ എല്ലാവരും ഓര്‍ക്കുന്നു. ഓര്‍മ്മകള്‍ക്കു 
ഇനിയുമുണ്ട്‌ സുഗന്ധവൈവിധ്യം. എന്നാല്‍ നീട്ടുന്നില്ല. 

അനിലന്‍ എന്ന വ്യക്തിയുടെ കലാജീവിതത്തില്‍ തെളിയുന്ന 
വൈവിധ്യങ്ങള്‍ അനുഭവിച്ചവര്‍ക്കു മാത്രമേ ഉദാഹരിക്കാനാവു. വ്യക്തി 
ബന്ധങ്ങളിലെ ആര്‍ദ്രത, പെരുമാറ്റത്തിലെ കുലീനത, പ്രവൃത്തിയിലെ 
സൂക്ഷമത, കലാപ്രവീണത വിലയിരുത്തല്‍, നേതൃപാടവം അങ്ങനെ 
എത്രയോ തിളക്കമാര്‍ന്ന തുവലുകള്‍ അനിലനെ ചൂഴ്ന്നിരിക്കുന്നു. ഒരു 
പ്രതലത്തില്‍ ഒരു വരയുണ്ടാക്കുന്ന ഭാവവ്യത്യാസം കാണിച്ചുതരാനും 
അതിന്റെ ദൈര്‍ഘ്യവ്ൃത്യാസം ഉണ്ടാക്കുന്ന രസഭേദം ഉദാഹരിക്കാ 
നും നിഴലുകള്‍ ഉണ്ടാക്കുന്ന ഭാവമാറ്റം ദ്യോതിപ്പിക്കാനും നിഴലുകള്‍ 
മാറുന്നതിനനുസരിച്ചുള്ള പ്രായമാറ്റം ഉണ്ടാക്കുവാനും കഴിയുന്ന 
വ്ൃക്തിത്വം ഇപ്പോള്‍ ഓര്‍ക്കാന്‍ സാധിക്കുന്നുണ്ട്‌. 





ജനകീയാസൂത്രണവും 
കെ കെ മാസ്റ്ററും 





പി പി വേണുഗോപാലന്‍ 


ലാപ്രവര്‍ത്തനവും സാമുഹ്യപ്രവര്‍ത്തനവും രണ്ടു വൃത്യസ്ത ്ധുവ 
ങ്ങളില്‍ നില്‍ക്കുന്നവയാണെന്നു പലപ്പോഴും തോന്നിയിട്ടുണ്ട്‌. 
കലാകാരന്മാര്‍ അന്തര്‍മുഖരായിരിക്കുമെന്നു പറയുമ്പോള്‍ത്തന്നെ 
അവര്‍ സമൂഹത്തിന്റെ വിവിധ പ്രവര്‍ത്തനമേഖലകളില്‍ വേണ്ട്ര്ത 
ആഭിമുഖ്യം കാണിച്ചെന്നു വരില്ല; അപവാദങ്ങളുണ്ടെങ്കിലും. 
അമ്മാവനായ കെ കെ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം, താന്‍ 
വെച്ചുപുലര്‍ത്തുന്ന ആശയങ്ങള്‍ക്കുവേണ്ടി അദ്ദേഹം അവസാനം 
വരെ നിലകൊള്ളും. മറ്റുള്ളവരുമായി സമരസപ്പെട്ടു പോകുന്നതിനോ 
ഒത്തുതീര്‍പ്പിന്റെ വഴികള്‍ തേടുന്നതിനോ ഒട്ടും ഒരുക്കമായിരുന്നില്ല. ഈ 
ഒരു നിലപാട്‌ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം കാണാമായിരുന്നു. 
അംഗീകരിക്കുന്നവര്‍ക്ക്‌ അദ്ദേഹത്തിന്റെ കൂടെ ചേരാം. പറ്റില്ലെങ്കില്‍ 
മാറിനില്‍ക്കാം. കൂടെ ചേര്‍ന്നവരായിരുന്നു കൂടുതലും. കാരണം, അത്‌ 
ശരിയായ വഴിയായിരുന്നു. ജീവിതത്തിലുടനീളം ഈയൊരവബോധം 
അദ്ദേഹം അനുവര്‍ത്തിച്ചിരുന്നു. സാഹിതൃത്തിലും രാഷ്ട്രീയത്തിലും 
എന്തിന്‌ ആനുകാലിക സംഭവങ്ങളിലടക്കം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ 
സമീപനം. കേവലമായ ശരിതെറ്റുകള്‍ക്കപ്പുറം താന്‍ കാത്തുവയ്ക്കുന്ന 
നിലപാടുകളില്‍ അങ്ങേയറ്റം ഉറച്ചു നില്‍ക്കുന്ന രീതി തന്നെയായിരുന്നു 
അത്‌. 

കലാപവര്‍ത്തനങ്ങളിലെന്നപോലെ അദ്ദേഹം ഇടപെട്ട 
സാമുഹ്യപ്രവര്‍ത്തനങ്ങളിലും ഈ നിലപാടു കാത്തുസൂക്ഷിച്ചിരുന്നു. 
അതുകൊണ്ടുതന്നെ, ആ രീതിയില്‍ നിര്‍വഹിക്കപ്പെട്ട പ്രവര്‍ത്തന 





094 ജ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ങ്ങളെപ്പറ്റി ചില കാര്യങ്ങള്‍ രേഖപ്പെടുത്തുകയാണ്‌. വടക്കന്‍ 
കേരളത്തെ സംബന്ധിച്ച്‌, ആദ്യകാല നാടകരപ്രവര്‍ത്തനങ്ങളെല്ലാം 
തന്നെ ഒരു തരത്തില്‍ സാമുഹ്യ പ്രവര്‍ത്തനങ്ങളായിരുന്നല്ലോ. ഒരു 
ക്ലൂബ്ബ്‌ അല്ലെങ്കില്‍ കലാസമിതി നാടകം നടത്താന്‍ തീരുമാനിക്കുന്നതു 
മുതല്‍ അതിന്റെ അവതരണം വരെ സാമൂഹ്യ കൂട്ടായ്മ അതിന്റെ 
പിന്നില്‍ പ്രവര്‍ത്തിക്കുന്നുണ്ട്‌. കെ കെ മാസ്റ്റര്‍ തന്നെ തന്റെ പല 
ഡയറിക്കുറിപ്പുകളില്‍ സുൂചിപ്പിക്കുന്നതുപോലെ, നാഴികകള്‍ നടന്ന്‌ 
അഭിനേതാക്കളെ തേടിയതും കര്‍ട്ടന്‍ വരയ്ക്കാന്‍ തുണിയും ചായവും 
സംഘടിപ്പിക്കാന്‍ പലയാളുകളെ കണ്ടതും സാമ്പത്തികം സ്വരൂപിക്കാന്‍ 
വീടുകള്‍ കയറിയിറങ്ങിയതും എല്ലാം. ഫലമോ ഒരു നാടകാവതരണം 
ആ നാട്ടിന്റെ തന്നെ ആഘോഷമായി മാറുന്ന കാഴ്ചയും. ഇത്‌ നാടകവു 
മായി ബന്ധപ്പെട്ട ഒരു സാമൂഹൃ തലം. 

കുറെക്കൂടി വ്ൃത്യസ്തമായ ഒരു പ്രവര്‍ത്തനതലത്തെ 
ക്കുറിച്ചുകൂടി സൂചിപ്പിക്കട്ടെ. കാലം 1996. ജനകീയാസൂത്രണം കേരള 
ത്തിലാരംഭിക്കുന്നത്‌ ഈ വര്‍ഷമാണ്‌. വിക്രേന്ദ്രികൃതാസൂധര്രണ രംഗ 
ത്തും പ്രാദേശിക വികസനരംഗത്തും വലിയ മാറ്റങ്ങളുണ്ടാക്കിയ പ്ര 
സ്ഥാനമായിട്ടാണ്‌ ജനകീയാസൂധ്തണം വിലയിരുത്തപ്പെടുന്നത്‌. ഓരോ 
പ്രദേശത്തും നല്ല രീതിയില്‍ ജനകീയ പങ്കാളിത്തം ഉണ്ടാക്കിയെടുക്കാന്‍ 
ജനകിയാസുധ്രണത്തിനു കഴിഞ്ഞു. ധ്രാമസഭകള്‍ സംഘടിപ്പിക്കാ 
നും പഞ്ചായത്തുതലത്തില്‍ പദ്ധതികള്‍ രൂപീകരിക്കാനും രൂപീക 
രിച്ച പദ്ധതികള്‍ നല്ല രീതിയില്‍ നടപ്പിലാക്കാനും ഈ ജനകീയ 
പങ്കാളിത്തത്തിലൂടെ പഞ്ചായത്തുകള്‍ക്ക്‌ കഴിഞ്ഞു. 

തൃക്കരിപ്പൂര്‍ ഗ്രാമപഞ്ചായത്തില്‍ ജനകീയാസുയധ്തരണ പ്രസ്ഥാനം 
ആരംഭിക്കുമ്പോള്‍ അതിന്റെ മുന്‍പന്തിയില്‍ കെ കെ മാസ്റ്ററുണ്ടായിരുന്നു. 
അതിനൊരു പ്രധാനകാരണം, ജനകീയാസൂധ്തണത്തിന്റെ വികസന രീതി 
യിലും സമീപനത്തിലും പങ്കാളിത്ത പ്രവര്‍ത്തനങ്ങളിലും ആകൃഷ്ടരായി 
ജോലിയില്‍ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥര്‍ ധാരാളമായി ഇതില്‍ പങ്കു 
ചേര്‍ന്നു. അതില്‍ത്തന്നെ റിട്ടയേര്‍ഡ്‌ അധ്യാപകര്‍ കൂടുതലുണ്ടായിരുന്നു. 
തൃക്കരിപ്പൂരിനെ സംബന്ധിച്ച്‌ ഒളവറയിലെ കെ കുഞ്ഞിക്കണ്ണന്‍ മാസ്റ്റര്‍, 
ഇളമ്പച്ചിയിലെ കെ വി രാഘവന്‍ മാസ്റ്റര്‍, കെ കൃഷ്ണന്‍ മാസ്റ്റര്‍ (കെ 
എം കെ), പി പി കെ പൊതുവാള്‍, പി അമ്പു മാസ്റ്റര്‍ (മധുരങ്കൈ), കെ 
ലക്ഷ്മി ടീച്ചര്‍ (ലിസ്റ്റ അപൂര്‍ണ്ണം) തുടങ്ങിയവര്‍ക്കൊലപ്പം കെ കെ മാസ്റ്ററും 
സജീവമായി ജനകീയാസുര്തണ പ്രസ്ഥാനത്തിനൊപ്പമുണ്ടായിരുന്നു. 
വികസനത്തിന്റെ വിവിധ വിഷയമേഖലകളില്‍ കലയും സംസ്കാര 
വും എന്നതിലായിരുന്നു അദ്ദേഹം പ്രവര്‍ത്തിച്ചിരുന്നത്‌. ഒപ്പം അടുത്ത 
സുഹൃത്തായ കെ കൃഷ്ണന്‍ മാസ്റ്ററും. (രണ്ടുപേരും അറിയപ്പെടുന്ന 
കലാകാരന്മാര്‍) 

കലയും സംസ്കാരവും എന്ന മേഖലയുമായി ബന്ധപ്പെട്ട പുതിയ 
പദ്ധതികള്‍ ചര്‍ച്ച ചെയ്ത്‌ രൂപീകരിക്കുന്നതില്‍ ഇരുവരും പ്രധാനപ്പെട്ട 
പങ്കുവഹിച്ചു. കേരളോത്സവങ്ങളെ പങ്കാളിത്തപ്രധാനമാക്കുന്നതിലും 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 


പഞ്ചായത്തിന്റെ സംസ്‌കാരികരേഖ തയ്യാറാക്കുന്നതിലും വിലപ്പെട്ട 
നിര്‍ദ്ദേശങ്ങള്‍ വെച്ചു. പല ദിവസങ്ങള്‍ പഞ്ചായത്ത്‌ ഹാളിലിരുന്നു 
കൊണ്ട്‌ കലാ-സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രോജക്ടുകള്‍ 
എഴുതിത്തയ്യാറാക്കി. (ആദ്യകാലത്ത്‌ വികസനപ്രൊജകുറ്റുകള്‍ തയ്യാറാ 
ക്കുന്നത്‌ സങ്കീര്‍ണ്ണമായ ഒരു ജോലിയായിരുന്നു) 

പഞ്ചായത്ത്‌ പ്രസിദ്ധീകരിച്ച വികസനരേഖയില്‍ കല, 
സംസ്‌ കാരികം എന്ന അധ്യായം തയ്യാറാക്കുന്നതില്‍ നിര്‍ണായക പങ്കു 
വഹിച്ചു. ഇതിനായി പഞ്ചായത്തിലെ എണ്‍പതോളം ക്ലബ്ബുകളുടേയും 
കലാസമിതികളുടേയും സാംസ്കാരിക സ്ഥാപനങ്ങളുടേയും വിശ 
ദാംശങ്ങള്‍ തയ്യാറാക്കി. ശ്രമകരമായ ഒരു ജോലിയായിരുന്നു അത്‌.ജന 
കീയാസുധ്രണത്തിന്റെ ദാര്‍ശനികതലത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള 
പ്രവര്‍ത്തനങ്ങളായിരുന്നു അതെല്ലാം. പഞ്ചായത്ത്‌ ഭരണസമിതിയുടെ 
ഇടപെടലുകളൊന്നുംതന്നെ അതിനെ അശേഷം ബാധിച്ചില്ല. 

ജനകീയാസുയധ്തണത്തിന്റെ സവിശേഷതകളിലൊന്നായിരുന്നല്ലോ 

ജനകീയ പങ്കാളിത്തത്തോടെയുള്ള നിര്‍മ്മാണപ്രവര്‍ത്തനങ്ങള്‍ നിര്‍ 
വഹിക്കുക എന്നത്‌. കരാര്‍ പ്രവര്‍ത്തനങ്ങളുടെ ജനകീയ വിരുദ്ധത 
അക്കാലത്തെ പ്രധാന ചര്‍ച്ചാവിഷയമായിരുന്നുവല്ലോ? റോഡ്‌,ഡ്രെയിനേ 
ജ്‌ തുടങ്ങിയ നിര്‍മ്മാണങ്ങള്‍ക്ക്‌ ജനകീയ കമ്മിറ്റികള്‍ /ഗുണഭോക്തൃ 
സമിതികള്‍ രൂപീകരിക്കുകയും അവയുടെ നേതൃത്വത്തില്‍ പ്ലാന്‍, നി 
ര്‍മ്മാണ വസ്തുക്കള്‍, നിര്‍മ്മാണപ്രവര്‍ത്തനങ്ങള്‍ ഇവയിലെല്ലാം നേ 
രിട്ടിടപെടുകയും ഗുണമുല്യമുള്ള, ദീര്‍ഘകാലം നിലനില്‍ക്കുന്ന പ്രവര്‍ 
ത്തനങ്ങളാക്കി മാറ്റുകയും ചെയ്യുകയാണ്‌ നടന്നുപോന്നിരുന്നത്‌. 

ഇക്കാലത്താണ്‌ തങ്കയം മുക്കില്‍നിന്നും കിഴക്കോട്ട പോകുന്ന 
“പാലേരിടവഴി” റോഡാക്കി മാറ്റാന്‍ തീരുമാനമുണ്ടാകുന്നത്‌. പഞ്ചായ 
ത്തില്‍ നിന്ന്‌ ഫണ്ടും തീരുമാനങ്ങളും വന്നതോടെ വാര്‍ഡ്‌ മെമ്പറുടെ 
നേതൃത്വത്തില്‍ ജനകീയ കമ്മിറ്റി വിളിച്ചു ചേര്‍ക്കാന്‍ തീരുമാനിച്ചു. 
കമ്മിറ്റി രൂപീകരിച്ചപ്പോള്‍ അതിന്റെ കണ്‍വീനറായി തിരഞ്ഞെടുത്തത്‌ 
കെ കെ മാസ്റ്ററെയായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തില്‍ ഏറെ 
ശ്രമകരമായ ഒരു നിര്‍മാണപ്രവര്‍ത്തനം ജനകീയ സഹകരണത്തോടെ 
വിജയകരമായി പൂര്‍ത്തീകരിക്കാന്‍ കഴിഞ്ഞു. (അനുവദിച്ച തുകയി 
ല്‍ മിച്ചമുണ്ടാക്കാനും കഴിഞ്ഞു) കൂടുതല്‍ സാങ്കേതികവൈദഗ്ദ്ധ്യം 
വേണ്ടിവരുന്ന, മുന്‍പരിചയമില്ലാത്ത, ഇത്തരം ജോലികളെ ഒരു 
വെല്ലുവിളിയായി കണ്ട്‌ അതിലിടപെട്ട്‌ വൈദഗ്ധ്യം നേടി ലക്ഷ്യം നേ 
ടിയെടുത്തു എന്നത്‌ പ്രധാനമാണ്‌. (ഈ ജോലിക്ക്‌ സമാന്തരമായിരുന്നു 
കെ കൃഷ്ണന്‍ മാസ്റ്റര്‍ കണ്‍വീനറായി തങ്കയംമുക്ക്‌ - തങ്കയം എ എല്‍ 
പി സ്‌കൂള്‍ ഡ്രെയിനേജ്‌ പൂര്‍ത്തിയാക്കിയത്‌) 

ഓഈദ്യോഗികജീവിതത്തില്‍ നിന്നും വിരമിച്ചെങ്കിലും ഒരു പ്ര 
വര്‍ത്തനവിരാമം കെ കെ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി 
ട്ടില്ല. തന്റെ ഇഷ്ട പ്രവര്‍ത്തനമേഖലയായ നാടകമടക്കമുള്ള കലാ പ്ര 
വര്‍ത്തനങ്ങള്‍ക്കൊപ്പം സാമൂഹ്യ പ്രവര്‍ത്തനങ്ങളിലും മാഷ്‌ ഏർപ്പെ 





90 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ടിട്ടുണ്ട്‌. പ്രവര്‍ത്തനങ്ങളിലെ സുതാര്യതയും സത്യസന്ധതയുമാണ്‌ 
അതിനെ മുന്നോട്ടു നയിച്ചിരുന്നത്‌. അറിവില്ലാത്ത കാര്യങ്ങള്‍ പഠി 
ക്കാനും പഠിച്ചതില്‍ നിന്നും ആര്‍ജ്ജിച്ച പുതിയ അറിവുകളെ തന്റെ 
ദാര്‍ശനിക വീക്ഷണങ്ങളുടെ പശ്ചാത്തലത്തില്‍ പൊലിപ്പിച്ചു നിര്‍ 
ത്താനും പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ അതിനെ പിന്‍പറ്റാനും അദ്ദേഹത്തിനു 
കഴിഞ്ഞു. അതുതന്നെയാണ്‌ തന്റെ ജീവിതവീക്ഷണമായി മാറ്റിയതും. 
ഇത്‌ കലാപ്രവര്‍ത്തനങ്ങളില്‍ മാത്രമല്ല അദ്ദേഹം ബന്ധപ്പെട്ട എല്ലാ 
പ്രവര്‍ത്തനങ്ങളിലും തെളിഞ്ഞുകാണാവുന്നതാണ്‌. 


കത | 
൭൫൭ 


ര്‌; 


പ്രിയപ്പെട്ട ഒരാള്‍ 





ഇ.പി.രാജഗോപാലന്‍ 


॥॥ കെ മാഷെ കെ കെ മാഷായി അറിയുന്നതിന്‌ മുന്‍പെ തൃക്കരിപ്പൂര്‍ ടണി 
ലൂടെ വല്ലപ്പോഴും നടന്നുപോകുന്ന ഒത്ത പൊക്കമുള്ള, ആത്മവിശ്വാ 
സം വെളിവാക്കുന്ന ആണ്‍സൌന്ദര്യമുള്ള ആ ആളെ ശ്രദ്ധിച്ചിരിക്കണം. 
ചന്തേരയില്‍ നിന്ന്‌ തൃക്കരിപ്പൂരില്‍ വരുന്ന ഹൈസ്ക്കൂള്‍ കുട്ടിക്ക്‌ ഈ 
വ്യക്തിത്വത്തെ ശ്രദ്ധിക്കാതിരിക്കാനായില്ല. ആള്‍ വൃത്യസ്തനാണ്‌ 
എന്നുതോന്നി. പിന്നീടെപ്പോഴോ ആണ്‌ ഇന്നയാളാണ്‌ എന്നറിഞ്ഞത്‌. 
നാടകക്കാരന്‍ എന്ന നിലയില്‍ ആ പേര്‍ മുമ്പേ കേട്ടിരിക്കുന്നു. (ആ 
രൂപം തന്നെ ഒരു തിയേറ്ററാണെന്ന്‌ പിന്നീട്‌ തോന്നിയിട്ടുണ്ടുഇളമ്പച്ചി 
സ്‌കൂളിലെ മാഷാണ്‌ എന്നും അറിഞ്ഞു. പി പി കെ മാഷിന്റെ ഏട്ടന 
ണ്‌ എന്നത്‌ ഒരു പില്‍ക്കാലയറിവാണ്‌. കലാകാരന്മാരെയും കലാകാര 
കളെയും ആദരിക്കുന്നത്‌ ശീലമായിക്കഴിഞ്ഞിരുന്നു. ആ ഗാലറിയില്‍ 
കെ കെ മാഷ്ക്കും സ്ഥാനം നല്‍കി. അന്ന്‌ സ്വാഭാവികമായും മാഷ്ക്ക്‌ 
എന്നെ അറിയില്ല. ഞാന്‍ ചെറിയ കുട്ടി. 

മാഷെ മൂന്നുതവണ അരങ്ങില്‍ കണ്ടു. തൃക്കരിപ്പൂരില്‍ രണ്ടു 
തവണ, ഒരിക്കല്‍ മാണിയാട്ട്‌. “സംഘഗാന'ത്തിലാണ്‌ ആദ്യം കണ്ടത്‌. 
അതിലെ ധനാഡ്യനായ ഗൌതമന്‍. അതിന്‌ മുന്‍പുതന്നെ പി എ 
ബക്കര്‍, എം സുകുമാരന്റെ നവരാഷ്ട്രീയജാഗ്രതയും വ്യത്യസ്തമായ 
ആഖ്യാനശൈലിയുമുള്ള ഈ ചെറുകഥ ചലച്ചിത്രമാക്കിയിരുന്നു 
എന്നാണ്‌ ഓര്‍മ്മ. ശ്രീനിവാസനായിരുന്നു ക്രേന്ദ്രകഥാപാത്രത്തെ 
അവതരിപ്പിച്ചത്‌. അതില്‍ ധനാഡഷ്യയന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്‌ 
രാമു കാര്യാട്ടാണ്‌. കാര്യാട്ടിന്റെയെന്ന പോലെ കെ.കെ.മാഷിന്റെയും 





988 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


രൂപം ഈ കഥാപാത്രത്തിന്റെ ഉള്ളടക്കത്തിന്‌ നന്നേ ഇണങ്ങുന്നതായി 
കാണുമ്പോള്‍ തോന്നി. നാടകം ആ ചെറുകഥയുടെ സ്വഭാവം 
അംഗീകരിച്ച്‌ യഥാതഥ (06150൧) വഴിയില്‍ നിന്ന്‌ കാര്യമായി മാറി 
ക്കൊണ്ടുള്ള അവതരണമായിരുന്നു. ആ ശൈലി മാഷ്‌ സഗാരവം 
ഉള്‍ക്കൊണ്ടിരുന്നു. താന്‍ ശീലിച്ച അഭിനയ പദ്ധതിയില്‍ നിന്ന്‌ വൃതൃസ്ത 
മായ ഒരു വഴക്കത്തോട്‌ അദ്ദേഹം ആയാസമില്ലാതെ ഇണങ്ങി നിന്നു. 

1980-ലോ 81-ലോ ചന്തേര മുച്ചിലോട്ടുകാവിലെ പെരുങ്കളിയാട്ട 
ത്തോടനുബന്ധിച്ച്‌ മാണിയാട്ടുവെച്ച്‌ ഒരു നാടകമത്സരം നടത്തിയിരുന്നു. 
രണ്ടു ദിവസങ്ങളിലായി ആറു നാടകങ്ങള്‍ അവതരിപ്പിക്കപ്പെട്ടു. അതില്‍ 
എന്‍ എന്‍ പിള്ളയുടെ “ഗുഡ്‌ നൈറ്റ്‌ ' എന്ന നാടകം വേറിട്ട ഒന്നായിരുന്നു. 
രണ്ടു കഥാപാത്രങ്ങള്‍ മാത്രം. താര്‍ക്കികയുക്തിയുടെ വൈദ്യുതിയു 
ള്ള സംഭാഷണങ്ങള്‍. ഒരു സെക്കന്റുപോലും വിരസമായിത്തീരാത്ത 
രംഗ്ര്രമം. രംഗശിലപത്തിന്റെയോ നിറവെളിച്ചത്തിന്റെയോ സഹായം 
കാര്യമായി ഇല്ലാത്ത അവതരണം. 

കെ കെ മാഷാണ്‌ ഒരു കഥാപാ്രമായി വന്നത്‌. മറ്റേ നടന്‍ 
ആരാണെന്ന്‌ ഇപ്പോള്‍ ഓര്‍ത്തെടുക്കാന്‍ കഴിയുന്നില്ല. ഇരുവരുടെയും 
ചേര്‍ച്ച ശ്രദ്ധേയമായിരുന്നു. വൃത്യസ്തമായ അവതരണം. മുഴുവന്‍ 
സമയവും അരങ്ങിലുള്ള രണ്ടു കഥാപഠ്രതങ്ങള്‍; രണ്ട്‌ അഭിനേതാക്കള്‍-- 
ഈ ഘടനയിലൂടെ ചില മാലിക്പ്രശ്നങ്ങള്‍ നാടകീയ്പ്രത്ൃക്ഷം നേ 
ടി. നാടകം സംവിധാനം ചെയ്തതും കെ കെ മാഷ്‌ തന്നെ എന്ന്‌ 
വിചാരിക്കുന്നു. 

മൂന്നാമതായി കണ്ട നാടകം “ഗ്രാമം”. തൃക്കരിപ്പൂര്‍ ഹൈസ്കൂ 
ളിലെ സ്റ്റേജിലായിരുന്നു അവതരണം. നാടകത്തിന്റെ പ്രധാന സംഘാ 
ടകന്‍ തന്നെ മാഷായിരുന്നു. കാലടി ഗോപിയുടെ നാടകം വിപുലമായ 
സംഘാടനം ആവശ്യപ്പെടുന്നതാണ്‌- കുറേയേറെ കഥാപാത്രങ്ങള്‍; 
രംഗസ്ഥലങ്ങള്‍; പ്രമേയസൂചകമായ പശ്ചാത്തല സംഗീതത്തിന്റെ പ 
ല തരത്തിലുള്ള വിന്യാസം. ഇതെല്ലാം ക്രമീകരിക്കുന്നതില്‍ കാര്യമായി 
മാഷ്‌ അദ്ധ്വാനിച്ചു. അത്‌ വലിയ സമര്‍പ്പണം തന്നെയാണെന്ന്‌ നാട 
കം കാണുമ്പോള്‍ തോന്നുകയും ചെയ്തു. മാഷ്‌ ഇത വലിയ 
ഒരു നാടകം ഏതാണ്ട്‌ മുഴുവന്‍ ഉത്തരവാദിത്തവും ഏറ്റെടുത്തുകൊണ്ട്‌ 
വേറെ ചെയ്തിരിക്കാന്‍ ഇടയില്ല. 

1991 കാലത്ത്‌ തൃക്കരിപ്പൂര്‍ ഫൈന്‍ ആര്‍ട്സ്‌ സൊസൈറ്റിയുടെ 
പത്താംവാര്‍ഷികം കൊണ്ടാടുന്ന സമയത്താണ്‌ മാഷുമായി നേരില്‍ 
അടുക്കുന്നത്‌. അതിനുമുന്‍പ്‌ ഞങ്ങള്‍ മിണ്ടിയിട്ടുപോലുമില്ല. പത്താം 
വാര്‍ഷിക സന്ദര്‍ഭത്തില്‍ ഒരു സ്മരണിക പുറത്തിറക്കിയിരുന്നു. അതി 
ന്റെ കാര്യത്തിനായി പല വൈകുന്നേരങ്ങളിലും തൃക്കരിപ്പൂരിലേക്ക്‌ 
പോകാറുണ്ട്‌. അപ്പോഴാണ്‌ മാഷെ കാണാറ്‌. അദ്ദേഹം എന്നോട്‌ 
പ്രായച്ചെറുപ്പം നോക്കാതെ സൌഹൃദത്തോടെ പെരുമാറിപ്പോന്നു. 
ഫൈന്‍ ആര്‍ട്സ്‌ സൊസൈറ്റിയുടെ എംബ്ലം വ്യത്യസ്തമായ ഒന്നാണ്‌. 
അത്‌ സ്മരണികയില്‍ ചേര്‍ക്കേണ്ടിയിരുന്നു. അതേപ്പറ്റി ചര്‍ച്ച നടക്കു 








കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 


മ്പോഴാണ്‌ അത്‌ കെ കെ മാഷിന്റെ രചനയാണ്‌ എന്നറിയുന്നത്‌. ഇന്ന്‌ 
കമ്പ്യൂട്ടര്‍ ര്രാഫിക്സിന്റെ കാലത്ത്‌ അത്തരമൊരു എംബ്ളമുണ്ടാക്കാന്‍ 
എളുപ്പമാണ്‌. പക്ഷെ അന്നത്തെ നിലയില്‍ അത്‌ ഭാവനയുടെയും 
നിര്‍വ്ൃഹണത്തിന്റെയും മികച്ച ഉല്‍പ്പന്നം തന്നെയാണ്‌. ഫൈന്‍ ആര്‍ട്സ്‌ 
സൊസൈറ്റി തൃക്കരിപ്പൂരിന്റെ ചുരുക്കമായ ഒട എന്ന അക്ഷരക്കൂട്ടം 
വീണമിീട്ടലിന്റെ ദൃശ്യശൈലിയിലേക്ക്‌ മാറ്റിക്കൊണ്ട്‌ ഉണ്ടാക്കിയ ഒരു 
കലാശില്‍പമാണത്‌. 

ആ കാര്യം മാഷോട്‌ പറയാതിരിക്കുന്നത്‌ തെറ്റാണ്‌ എന്നു 
തോന്നി. നേരിട്ട്‌ അറിയുന്ന, നാട്ടുകാരായ കഴിവുള്ളവരെ തുറന്ന്‌ 
അംഗീകരിക്കാതിരിക്കുക എന്നത്‌ പലരുടെയും തകരാറാണ്‌. അത്‌ 
ഒരു നിലയിലും ശരിയല്ല. മാഷോട്‌ ആ എംബ്ലത്തെ വിലയിരുത്തി 
ക്കൊണ്ട്‌ സംസാരിച്ചപ്പോള്‍ ശ്രദ്ധയോടെ അത്‌ കേട്ടുവെന്നല്ലാതെ 
ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ല. ഉള്ളാലെ അദ്ദേഹം സന്തോഷിച്ചിരി 
ക്കാം. അതാണ്‌ ഞങ്ങളുടെ നേരിട്ടുള്ള അടുപ്പത്തിന്റെ ആരംഭവേള. 

ആ സ്മരണികയില്‍ മാഷ്‌ അരങ്ങോര്‍മ്മകള്‍ എഴുതണമാ 
യിരുന്നു. എനിക്ക്‌ പറ്റിയ വലിയ തെറ്റുകളില്‍ ഒന്നാണ്‌ മാഷോട്‌ 
ലേഖനം ചോദിക്കാതിരുന്നത്‌. തീര്‍ച്ചയായും കരുതിക്കൂട്ടിയല്ല. എങ്കിലും 
അത്‌ തെറ്റുതന്നെ. മാഷ്‌ അക്കാര്യം മനസ്സില്‍ വെച്ചൊന്നുമില്ല. അത്‌ 
അദ്ദേഹത്തിന്റെ നന്മ. 

പിന്നെയും കുറേ കഴിഞ്ഞ്‌ ഒരു വെള്ളിയാഴ്ച രാത്രി മാഷ്‌ 
ഫോണില്‍ വിളിച്ചു; ശനിയാഴ്ച രാവിലെ വീട്ടില്‍ ഉണ്ടാവുമോ 
എന്നറിയാന്‍. മാഷ്‌ പറഞ്ഞ സമയത്തു തന്നെ വന്നു. കയ്യില്‍ 
ഒരു പൊതി ഉണ്ടായിരുന്നു. നാടകഗാനങ്ങള്‍, ഓര്‍മ്മക്കുറിപ്പുകള്‍, 
ഒരു നാടകം, ലളിതഗാനങ്ങള്‍ എന്നിവ എഴുതിയ കടലാസുകളും 
ഡയറികളുമായിരുന്നു പൊതിയില്‍. പല കാലങ്ങളിലായി എഴുതിയവ. 
നല്ല കൈപ്പട. അത്‌ വായിക്കാന്‍ അവസരം കിട്ടിയതില്‍ സന്തോഷം 
തോന്നി. മാഷ്‌ കുറച്ചു നേരം ഇരുന്ന്‌ വേറൊരു ദിവസം വരാം എന്ന്‌ പ 
റഞ്ഞ്‌ മടങ്ങി. അര മണിക്കൂര്‍ ഇരുന്നിട്ടുണ്ടാവണം. ഞാന്‍ അദ്ദേഹത്തെ 
ശ്രദ്ധിക്കുകയായിരുന്നു. നല്ല പുഞ്ചിരി; ചെയ്ത കാര്യങ്ങള്‍ പൊലി 
പ്പിക്കാതെ പറയാനുള്ള ഭാഷ. ആ വരവ്‌ ഒരു നല്ല ഓര്‍മ്മയാണ്‌. ഏതാ 
ണ്ട്‌ ഒരു മാസം കഴിഞ്ഞ്‌ മാഷ്‌ വന്നു. അന്ന്‌ ഞാനാവണം കൂടുതല്‍ 
സംസാരിച്ചത്‌. വായിച്ച കാര്യങ്ങള്‍ വെച്ച്‌. അക്കൂട്ടത്തില്‍ ഒരു നാടകത്തിന്റെ 
പ്രൊഡക്ഷന്‍ സ്ക്രിപ്റ്റ്‌ കൂടി ഉണ്ടായിരുന്നു. ഫോട്ടോ എടുക്കേണ്ട 
സന്ദര്‍ഭം വരെ അതില്‍ രേഖപ്പെടുത്തിയതായി കണ്ടു. പശ്ചാത്തല 
സംഗീതത്തിന്റെ സൂചനകളും. 

ആ നാടകം മാഷ്‌ രംഗത്തവതരിപ്പിച്ചുവോ എന്നറിയില്ല. പക്ഷെ 
അദ്ദേഹത്തിന്റെ മനസ്സരങ്ങില്‍ അതിന്റെ അവതരണം മുഴുമിച്ചിരുന്നു. 
അത്രമേല്‍ സര്‍ഗ്ലാത്മകവും സൂക്ഷ്മവുമായിരുന്നു അത്‌. ആ ദിവ 
സം സംഗീതകാര്യത്തില്‍ മാഷ്ക്കുള്ള താല്പര്യവും നിര്‍വഹണ 
സാമര്‍ത്ഥ്യവും കൂടി മനസ്സിലാക്കാന്‍ കഴിഞ്ഞു. പുതിയ കാലത്തെ 





100 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ലളിതഗാനങ്ങളെക്കുറിച്ച്‌ നല്ല തെളിച്ചമുള്ള അഭിപ്രായങ്ങള്‍ അദ്ദേഹം 
പങ്കിട്ടു. ശ്രീപാദം ഈശ്വരന്‍ നമ്പൂതിരിയുടെ ഗാനരചനയ്യെപ്പറ്റി 
മാഷ്ക്ക്‌ വലിയ അഭിപ്രായമായിരുന്നു. മാഷ്‌ മിതത്വത്തോടെയാണ്‌ അന്ന്‌ 
നാടകസ്മൃതികള്‍ പങ്കിട്ടത്‌. ഒന്നിച്ചഭിനയിച്ചവര്‍, രംഗപടനിര്‍മ്മാണം, 
ആലുംവളപ്പില്‍ നിന്ന്‌ കളിക്കാരുടെ ശബ്ദം റെക്കോഡ്‌ ചെയ്തെടുത്ത്‌ 
നാടകത്തില്‍ ഉള്‍പ്പെടുത്തിയത്‌, ചില നാടകസംഭാഷണങ്ങളുടെ സര 
സത, തലമൊട്ടയടിക്കാന്‍ താല്‍പര്യമില്ലാത്തതുകൊണ്ട്‌ നഷ്ടപ്പെട്ട ഒരു 
ചലച്ചിര്രാഭിനയ സാധ്യത.... ഇങ്ങനെ പല പല കാര്യങ്ങള്‍. വ്യക്തി 
പരമായിരിക്കവേ തന്നെ നാടകാവതരണചരിര്രത്തിന്റെ ഭാഗമായി 
ത്തീരുന്നവ. 
മാഷടക്കമുള്ള പയ്യന്നൂര്‍, തൃക്കരിപ്പൂര്‍, മാണിയാട്ട്‌, ചെറുവത്തൂര്‍, 

നീലേശ്വരം, കാഞ്ഞങ്ങാട്‌, ബേക്കല്‍ ഭാഗങ്ങളിലൊക്കെയുള്ള അമേച്വര്‍ 
നാടകരപ്രവര്‍ത്തകരില്‍ മികച്ച കലാകാരന്മാര്‍ ഒരുപാടുണ്ട്‌. അവരില്‍ 
മിക്കവരും, പക്ഷെ, തെക്കന്‍നാടുകളില്‍ നിന്നുവരുന്ന നാടകശൈലി 
കളെയാണ്‌ മാതൃകയായി സ്വീകരിച്ചു പോന്നത്‌. വടക്കന്‍ സംസ്കൃതി 
യില്‍ നാടകീയത കണ്ടെത്താനുള്ള തയ്യാറെടുപ്പ്‌ താരതമ്യേന കുറവാ 
യിരുന്നു. ഈ കാര്യം അന്ന്‌ ഞാന്‍ മാഷോട പറഞ്ഞിരുന്നു. അതേപ്പറ്റി 
കാര്യമായി ആലോചിച്ചിട്ടില്ല എന്നോ മറ്റോ മാഷ്‌ മറുപടിയായി പറ 
യുകയും ചെയ്തു. ഞങ്ങള്‍ തുറന്നു സംസാരിച്ച ദിവസം.ആ ദിവസം 
ഞാന്‍ മറന്നിട്ടില്ല. 

വേറൊരു ദിവസം തങ്കയത്തെ വീട്ടിലേക്ക്‌ പോകാന്‍ പറ്റി. അന്ന്‌ 
മാഷ്‌ പ്രതമാസികകളില്‍ നിന്ന്‌ ശേഖരിച്ചുസൂുക്ഷിച്ച നാടക ഫോട്ടോകള്‍ 
കാണിച്ചു തന്നു. നല്ലൊരു ശേഖരമായിരുന്നു. മാഷിന്റെ നാടകങ്ങളുടെ 
ഫോട്ടോകള്‍ ഒന്നുംതന്നെ അക്കൂട്ടത്തില്‍ കണ്ടില്ല. മാഷ്‌ സിമന്റില്‍ 
ചെയ്ത മാഷ്ടെ തന്നെ അര്‍ദ്ധകായശിലപം(ധട/)അവിടെ കണ്ടു. 
ഭാവഭംഗിയുള്ള ഒന്ന്‌. 

ഒരിക്കല്‍ ചട്ടഞ്ചാലില്‍ വെച്ച്‌ കുട്ടികളുടെ കലോത്സവം നടന്നു. 
അവിടെ മാഷെ ഒരു ചമയമുറിയിലാണ്‌ കണ്ടത്‌. മാഷ്‌ ഹെഡ്മാസ്റ്ററാ 
യി തെക്കില്‍ വെസ്റ്റ്‌ യു പി സ്‌കൂളില്‍ ചേര്‍ന്ന കാലമായിരുന്നു. പ്ര 
ച്ഛന്നവേഷമത്സരത്തില്‍ പങ്കെടുക്കുന്ന തന്റെ സ്‌കൂളിലെ കുട്ടിയെ ഒരു 
ക്കുകയായിരുന്നു മാഷ്‌.അങ്ങനെ മാഷ്ടെ ചമയകലയ്ക്കും ഒരിക്കല്‍ 
സാക്ഷിയാവാന്‍ കഴിഞ്ഞു. 

ഉദിനൂരില്‍ വെച്ച്‌ കേരള സംഗീത നാടക അക്കാദമിയുടെ 

സംസ്ഥാനതല അമേച്ചര്‍ നാടകോത്സവം അക്കാലത്താണ്‌ നടന്നത്‌. 
അതിന്റെ ഭാഗമായി മലയാള നാടക്ചരിത്രത്തെ ആധാരമാക്കി ഒരു 
പഠനല്‍ഷോ സംഘാടകസമിതിയുടെ ഉത്സാഹത്തില്‍ (അക്കാദമിയുടെ 
താല്‍പര്യത്തിലല്ല) നടത്താന്‍ തീരുമാനമുണ്ടായി. അതിന്‌ വേണ്ടി 
യുള്ള പോസ്റ്ററുകള്‍ തയ്യാറാക്കാന്‍ മാഷും സന്നദ്ധനായി. നേരത്തെ 
പറഞ്ഞ ശേഖരത്തില്‍ നിന്ന്‌ നിരവധി ചിത്രങ്ങള്‍ പാനല്‍ഷോയില്‍ 
ഉപയോഗിക്കാനായി മാഷ്‌ തന്നുസഹായിച്ചു. മാഷ്ടെ കൂടെ ഇങ്ങനെ 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജ | 11] 


യൊരു പ്രവര്‍ത്തനത്തില്‍ ചേരാന്‍ കഴിഞ്ഞതില്‍ ഇപ്പോള്‍ സന്തോഷം 
തോന്നുന്നു. ആ ഷോയിലെ പോസ്റ്ററുകളൊന്നും സൂക്ഷിച്ചു വെക്കാനാ 
യില്ല. വലിയൊരു രേഖാസമുച്ചയമാണ്‌ നഷ്ടമായത്‌. 

യഥാര്‍ത്ഥ കലാപ്രവര്‍ത്തകന്റെ ഉത്സാഹത്തിനൊപ്പം ആത്മ സം 
ഘര്‍ഷവും കെ കെ മാഷില്‍ നിലനിന്നിരുന്നു. കൂടുതല്‍ കൂടുതല്‍ പ്രവര്‍ 
ത്തിക്കണം എന്ന മനോഭാവവും അതിന്‌ സാഹചര്യമുണ്ടാവാത്തതിന്റെ 
സങ്കടവും അദ്ദേഹം പലപ്പോഴും സൂചിപ്പിക്കുമായിരുന്നു. വിനോദ 
വ്യവസായം ശക്തിപ്പെട്ട ഒരു കാലത്തോടുള്ള പ്രതികരണം തന്നെയാണ്‌ 
അതെന്ന്‌ ഇപ്പോള്‍ തോന്നുന്നു. 


ഴ്‌ 
ൂ ട്‌ 


സ്നേഹത്തിന്റെ 
വഴികളില്‍ 





ഇ ചന്ദ്രന്‍ 


[[[[ നിലന്‍ തൃക്കരിപ്പൂര്‍, അനിലന്‍ ചിര്രശാല, കുഞ്ഞികൃഷ്ണന്‍ മാസ്റ്റര്‍ 
എന്നീ നാമധേയങ്ങളേക്കാള്‍ ആളുകള്‍ കൂടുതലായും ഉപയാഗിച്ചിത്‌ 
കെ കെ മാസ്റ്റര്‍ എന്ന പേരായിരുന്നു. സംഗീതവും നാടകവും പൊതു്ര 
വര്‍ത്തനവും കൂടിച്ചേര്‍ന്ന്‌ രൂപമെടുത്ത അപൂര്‍വ വ്ൃക്തിത്വം. അധ്യാപ 
ക സമൂഹത്തില്‍ നിന്നും പൊതുസമൂഹം കണ്ടെടുത്ത പ്രതിഭാധനന്‍. 
മുന്‍വിധികളില്ലാതെ ആരോടും സ്വത്ര്രമായി ഇടപെടുന്ന മനുഷ്യ 
സ്നേഹി. കെ കെ മാസ്റ്റര്‍ക്ക്‌ വിശേഷണങ്ങളേറെയാണ്‌. തൃക്കരിപ്പൂര്‍ 
കെ എം കെ സ്മാരക സമിതിയുടെ മുകള്‍ത്തട്ടില്‍ നടക്കുന്ന 
ഒരു നാടക റിഹേഴ്‌സലാണ്‌ എന്റെ മനസ്സിലേക്ക്‌ ഓര്‍മയായി കടന്നു 
വരുന്നത്‌. സംവിധായകനായും പ്രധാന നടനായും അദ്ദേഹം തന്നെയാണ്‌ 
നാടകത്തെ നയിക്കുന്നത്‌. ഒരു മരപ്പണിക്കാരന്റെ വേഷമാണ്‌ അദ്ദേഹം 

നടനം ചെയ്തത്‌. എത്ര തന്‍മയത്തോടെ, എത്ര 

സ്വാഭാവികമായി, കൃത്രിമത്വം തൊട്ടുതീണ്ടാതെയുള്ള 
അഭിനയം എത്രയോ വര്‍ഷങ്ങള്‍ക്കു ശേഷവും ഇന്നും 
മനസ്സില്‍ നിറഞ്ഞുനില്‍ക്കുന്നു. സാക്ഷരതാ പ്രസ്ഥാനം 
ആരംഭിച്ച കാലത്ത്‌ അക്ഷര വെളിച്ചം കടന്നു പോകാത്ത 
പരശ്ശതം ആളുകളിലേക്ക്‌ അക്ഷരത്തിരി തെളിയിക്കാന്‍ 
നിയോഗിക്കപ്പെട്ട സാക്ഷരതാ പ്രവര്‍ത്തകര്‍ക്ക്‌ കെ കെ 
മാസ്റ്റര്‍ നല്‍കിയ പരിശീലന ക്ലാസ്സുകള്‍ അവിസ്മര 
ണീയമായിരുന്നു. ചിത്രകലയുമായി ബന്ധപ്പെടുത്തി 
അക്ഷരങ്ങള്‍ പകര്‍ന്നുനല്‍കുവാന്‍ അദ്ദേഹം പഠിപ്പിച്ച 
പ്‌ പാഠങ്ങള്‍ അന്നത്തെ മിക്കവാറും സാക്ഷരതാ പ്ര 


ലോഗോ രൂപകല്‍പന: കെ.കെ. മാസ്റ്റര്‍ 








കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജു | 109 


വര്‍ത്തകരുടെ മനസ്സില്‍ മങ്ങാതെ നില്‍ക്കുന്നുണ്ടാകുമെന്ന്‌ ഞാന്‍ 
വിചാരിക്കുകയാണ്‌. കെ എം കെ സ്മാരക കലാസമിതിയുടെ സുവര്‍ണ്ണ 
ജൂബിലിയോടനുബന്ധിച്ചു നടന്ന തെരുവോര ചിത്രരചനയില്‍ 
അദ്ദേഹം വരച്ച ചിത്രം കെ എം 
കുഞ്ഞമ്പു എന്ന അതുല്യകലാകാര 
ന്റെ ജീവിതത്തിന്റെ നേര്‍ക്കാഴ്ച 
 (( തന്നെയായിരുന്നു. വസൂരിരോഗം 
ബാധിച്ചവരെ ചികിത്സിക്കാനോ 
|] രോഗം ബാധിച്ചു മരിച്ചവരെ ശ്മ 
ശാനത്തിലേക്ക്‌ എത്തിക്കുവാനോ 
ഭയചകിതരായ സമൂഹം തയ്യാറാകാ 
ല ത്ത സന്ദര്‍ഭത്തില്‍ കെ എം കെ 
ശവശരീരവും ചുമന്ന്‌ ദഹിപ്പിക്കുന്നതിനായി കൊണ്ടുപോകുന്ന കാ 
ഴ്ച വരയിലൂടെ, മാസ്റ്റര്‍ അവതരിപ്പിച്ചപ്പോള്‍ കെ എം കെ എന്ന 
അതുല്യകലാകാരന്റെ ആത്മാവുതന്നെ എത്രമാര്രം സന്തോഷം 
കൊണ്ടിട്ടുണ്ടാവുമെന്ന്‌ നമുക്ക്‌ സങ്കല്പിക്കാവുന്നതാണ്‌. 
അധ്യാപകവൃത്തി കഴിഞ്ഞുകികട്ടുന്ന എല്ലാ സമയവും അദ്ദേഹം 
ഉപയോഗിച്ചത്‌ കലാ സാംസ്കാരിക പ്രവര്‍ത്തനങ്ങള്‍ക്കു വേണ്ടി 
ത്തന്നെയാണ്‌. ഭാതികമായ സമ്പത്ത്‌ ആര്‍ജിക്കുവാന്‍ സമൂഹം പരക്കെ 
പായുന്ന ഒരു കാലഘട്ടത്തില്‍ അത്തരം ചിന്തകളൊന്നുമില്ലാതെ സമൂഹ 
മനസ്സാക്ഷിയെ വിമലീകരിക്കുവാന്‍ തന്റെ ആയുസ്സും ആരോഗ്യവും 
ചെലവഴിച്ച മഹാനുഭാവനായിരുന്നു കെ കെ മാസ്റ്റര്‍. തൃക്കരിപ്പൂരിന്റെ 
സാംസ്കാരിക ഭൂപടത്തില്‍ അദ്ദേഹത്തിനു വലിയ സ്ഥാനമുണ്ട്‌. 





സംവാദ 
സ്മരണകള്‍ 





കരിവെള്ളൂര്‍ നാരായണന്‍ 


॥॥॥ എം കെ സ്മാരക കലാസമിതിയിലേക്കുള്ള യാര്രാമദ്ധ്യേ എന്റെ 
കടയില്‍ കയറിയിരുന്നു നാടകത്തെക്കുറിച്ചും കവിതയെക്കുറിച്ചും 
തൃക്കരിപ്പൂരിന്റെ സംസ്‌കാരികതനിമയെക്കുറിച്ചും എന്നും സംസാരി 
ക്കാറുള്ള ഒരാളായിരുന്നു കെ കെ മാഷ്‌. 22 വര്‍ഷം മുമ്പ്‌ തൃക്കരിപ്പൂരില്‍ 
എന്റെ സ്ഥാപനത്തിന്റെ ബ്രാഞ്ച്‌ തുടങ്ങിയപ്പോള്‍ മുതല്‍ അവിടെ കയറാ 
റുള്ള വ്ൃക്തിയായിരുന്നു അദ്ദേഹം. ചിലപ്പോള്‍ ഒരു മണിക്കൂറെങ്കിലും 
അവിടെ ചെലവഴിക്കും. സംസാരിക്കുന്നതെല്ലാം കലയും സാഹിത്യവു 
മായി ബന്ധമുള്ള വിഷയമായിരിക്കും. എഴുതിയ കഥകളും കവിതകളും 
എന്നെ വായിച്ചുകേള്‍പ്പിക്കും. ഒരിക്കല്‍ മൂന്നു വലിയ പുസ്തകങ്ങള്‍ 
എന്നെ എല്‍പ്പിച്ചു. വായിച്ചതിനുശേഷം അഭിപ്രായം പറയാന്‍ പറയും. 
ഇപ്പോള്‍ അതൊന്നും വീട്ടില്‍ ഇല്ലെന്നാണു മകന്‍ പറഞ്ഞത്‌. മാഷിന്റെ 
രണ്ടു ഗാനങ്ങള്‍ “നിന്നെ കാണാന്‍” എന്ന മ്യൂസിക്‌ ആല്‍ബത്തില്‍ 
ഉള്‍പ്പെടുത്തി. മലയാളത്തിന്റെ പ്രിയഗായകരായ ജി. വേണുഗോപാലും 
മഞ്ജരിയുമാണ്‌ പാടിയത്‌. അനിലന്‍ മാഷിന്റെ രണ്ടു പാട്ടുകള്‍ കലാ 
കേരളം ഏറ്റെടുത്തു. ഇപ്പോഴും കേരളത്തിലെ പല ആകാശവാണി നി 
ലയങ്ങളും അത്‌ പ്രക്ഷേപണം ചെയ്യാറുണ്ട്‌. 

മാഷ്‌ നല്ലൊരു മേക്കപ്പ്മേനാണ്‌ എന്നു തെളിയിക്കാനുള്ള ഒരവ 
സരം ആയിരുന്നു റോട്ടറിക്ലബ്ബുകളുടെ ഫെലോഷിപ്പ്‌ മീറ്റ്‌. കാഞ്ഞങ്ങാട 
ബേക്കല്‍ ക്ലബ്ബില്‍ വെച്ചായിരുന്നു അതുനടന്നത്‌. അന്ന്‌ തൃക്കരിപ്പൂര്‍ 
റോട്ടറിയുടെ ബാനറില്‍ ഒരു ഗാനചിത്രീകരണത്തില്‍ ഞാന്‍ പാടി 
അഭിനയിച്ചത്‌ ചിത്രീകരിച്ചിരുന്നു. തൃക്കരിപ്പൂര്‍ റോട്ടറിയിലെ ഏതാനും 
കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ്‌ ഗാനം ചിട്ടപ്പെടുത്തിയത്‌. 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജു | 100 


അതില്‍ പങ്കെടുത്ത രണ്ടുപുരുഷന്മാരെ പെണ്‍വേഷം കെട്ടിച്ചു ഏറെ 
പ്രശംസ ഏറ്റുവാങ്ങിയത്‌ ഇപ്പോഴും ഓര്‍ക്കുന്നു. അന്ന്‌ ആ ചിത്രീ 
കരണത്തിന്‌ തൃക്കരിപ്പൂര്‍ റോട്ടറിക്ക്‌ ഏറ്റവും നല്ല അവതരണത്തിനു 
ള്ള സ്വര്‍ണമെഡല്‍ ലഭിച്ചു. ജാടകളൊന്നുമില്ലാതെ തൃക്കരിപ്പൂരിന്റെ 
തെരുവോരത്തിലൂടെ നടക്കുമായിരുന്ന കെ കെ മാഷ്‌ നടന്നുനടന്നു 
കണ്ണെത്താദൂരത്തേക്ക്‌ മറഞ്ഞിരിക്കുന്നു. 





സ്‌കൂളിനെ വെറും കെട്ടിടമല്ലാതാക്കുന്നത്‌ 
കുട്ടികളുടെ സാധ്യതകളറിഞ്ഞുകൊണ്ടുള്ള 
ഭാവനാപൂര്‍ണ്ണമായ പ്രവര്‍ത്തനങ്ങളാണ്‌. 
ഒരു നാടകകലാകാരന്‍, ചിധ്രകാരന്‍ 
അധ്യാപകനാകുമ്പോള്‍ 
സ്‌കൂള്‍ എങ്ങനെ മാറുന്നു? 


അധ്യാപനത്തെ 
പ്രണയിച്ച കലാകാരന്‍ 





കെ വി രാഘവന്‍ മാസ്റ്റര്‍ 


പി കുഞ്ഞിക്കൃഷ്ണൻ മാഷെ, പി പി കെ യെ, അനിലന്‍ തൃക്കരിപ്പൂരിനെ 
ഓര്‍ക്കുമ്പോള്‍ ആദ്യമെത്തുന്നത്‌ അദ്ദേഹത്തിന്റെ കുട്ടികളോടുള്ള 
സമീപനം തന്നെയാണ്‌. 1981 മുതല്‍ സൌത്ത്‌ തൃക്കരിപ്പൂര്‍ ഹൈസ്കൂളി 
ല്‍ ഞങ്ങള്‍ സഹഹപ്രവര്‍ത്തകരായിരുന്നു. അദ്ദേഹത്തിന്‌ പ്രൊമോഷന്‍ 
ലഭിക്കുന്നതുവരെ ഞങ്ങള്‍ ഒന്നിച്ചു പ്രവര്‍ത്തിച്ചു. പ്രൈമറി ക്ലാസുകളില്‍ 
പഠിപ്പിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ കഴിവില്‍ സഹപ്രവര്‍ത്തകരൊക്കെ 
അഭിമാനിച്ചിരുന്നു. ക്ലാസിലെ രസകരമായ അനുഭവങ്ങള്‍ അദ്ദേഹം പങ്കു 
വെക്കുമായിരുന്നു. ഒരു സംഭവം അദ്ദേഹം വിവരിച്ചത്‌ ഓര്‍ക്കുന്നു. “രുചി” 
യുടെ സമാനപദം കുട്ടികളെക്കൊണ്ട്‌ പറയിക്കയായിരുന്നു. സ്വാദ്‌ എന്ന 
പദം ഒരാള്‍ പറഞ്ഞു. തുടര്‍ന്നുവന്നത്‌ ഒരു ചോദ്യമായിരുന്നു: “ടേസ്റ്റ്‌ 
എന്നു പറഞ്ഞുകൂടേ മാഷേ?” എന്നായിരുന്നു ചോദ്യം (ഉത്തരം). മാഷിന്‌ 
സന്തോഷമായി. ശരിതന്നെയെന്നു പറഞ്ഞ്‌ മാഷ്‌ അവനെ അഭിനന്ദിച്ചു. 
സമാനപദം മനസ്സിലാക്കിയ അവനെ ഞങ്ങള്‍ക്കു പരിചയപ്പെടുത്തിയത്‌ 
ഇന്നും ഓര്‍ക്കാറുണ്ട്‌. 

ക്ലാസ്മുറികളില്‍ നാടകീയമായ അവതരണം നടത്തുന്നത്‌ വി 
ഷ്യം കുട്ടികളിലെത്തിക്കാന്‍, വിനിമയശേഷി വര്‍ധിപ്പിക്കാന്‍, അതുപ 
കരിക്കുന്നതു കൊണ്ടാണ്‌. അധ്യാപകന്‍ എന്ന നിലയില്‍ ഇത്തരം കഴി 
വുകള്‍ പി പി കെ യെ വളരെ സഹായിച്ചിരുന്നു. അദ്ദേഹം പ്രവര്‍ത്തിച്ച 
ഓരോ സ്‌കൂളിലും തന്റെ സാന്നിധ്യമറിയിക്കാന്‍, തന്റെ അപാരമായ 
കഴിവുകള്‍ ചിത്രങ്ങളിലൂടെയും മറ്റും പ്രദര്‍ശിപ്പിക്കാന്‍, അദ്ദേഹത്തിനു 
കഴിഞ്ഞു. കൈക്കോട്ടുകടവിലും ഉദിനൂര്‍ കടപ്പുറത്തും സൌത്ത്‌ തൃക്കരി 
പ്പൂരിലും അദ്ദേഹത്തിന്റെ ചിത്രങ്ങള്‍ ഇടംപിടിച്ചു. ആകര്‍ഷകമായ 
ക്ലാസുമുറികള്‍ ഇന്നു പുതുമയല്ല; അതിനുമ്മരെതയോ മുമ്പ്‌ തന്റെ ക്ലാസു 
മുറിയും സ്കൂള്‍പരിസരവും ഭംഗിയാക്കാന്‍ അദ്ദേഹത്തിനു കഴിഞ്ഞു. 





1001 ജ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


അധ്യാപകവൃത്തി ആസ്വദിച്ചു കൊണ്ടുപോകാന്‍ കഴിഞ്ഞു എന്നതാണ്‌ 
അദ്ദേഹത്തിന്റെ വിജയരഹസ്യം. 

കുട്ടികളിലെ “സാമര്‍ത്ഥ്യം” വളര്‍ത്താനും മൂല്യബോധം തളര്‍ 
ത്താനും ഉപകരിക്കുന്ന വിദ്യാഭ്യാസചിന്തയായിരുന്നില്ല അദ്ദേഹത്തിന്റേത്‌. 
സഹജീവി സ്നേഹം വളര്‍ത്താനും ഒന്നിച്ചു ജീവിക്കാനും മൂല്യ ബോധ 
മുള്ളവരാക്കാനും തന്റെ അധ്യാപനവൃത്തിയിലൂടെ അദ്ദേഹം ശ്രമിച്ചു. 
സഹപ്രവര്‍ത്തകരും രക്ഷിതാക്കളും കുട്ടികളും അദ്ദേഹത്തെ ഇന്നും 
ഓര്‍ക്കുന്നത്‌ ഈ സവിശേഷതകള്‍ കൊണ്ടുതന്നെയാണ്‌. 

നേരത്തേ സുചിപ്പിച്ചതുപോലെ നാടകരംഗത്തെ സംഭാവന 
കളും ശ്രദ്ധേയമാണ്‌. കലോത്സവങ്ങളില്‍ എല്ലാരംഗത്തും അദ്ദേഹത്തെ 
കാണാം. അഭിനയം, ഗാനം, പദ്യംചൊല്ലല്‍, നൃത്തം തുടങ്ങിയ എല്ലാ 
രംഗത്തും ശ്രദ്ധപുലര്‍ത്തിയിരുന്നു. ചിര്രകലയില്‍ പ്രാവീണ്യം നേടിയ 
നാലുപേര്‍ - കെ നാരായണന്‍ മാസ്റ്റര്‍ (ശില്പിയും ചിത്രകാരനും), ടി 
വി ദാമോദരന്‍ മാസ്റ്റര്‍ (ചിര്തകാരന്‍, പശ്ചാത്തല സംഗീതകാരന്‍), പി 
പി കെ, കെ പി കണ്ണന്‍ മാസ്റ്റര്‍ (ചിരതകാരന്‍, അഭിനേതാവ്‌) അവിടെ 
ഒന്നിച്ചുണ്ടായിരുന്നു. കണ്ണന്‍മാസ്റ്റര്‍ മാത്രമേ ഇന്നു ജീവിച്ചിരിപ്പുള്ളു. 
കണ്ണന്‍ മാസ്റ്റര്‍ ആഴ്ചയില്‍ രണ്ടു ദിവസം മാര്രമേ സൌത്ത്‌ തൃക്കരിപ്പൂരില്‍ 
വരാറുണ്ടായിരുന്നുള്ളൂ. ആ ദിവസങ്ങളിലും പ്രധാന പരിപാടികള്‍ 
നടക്കുമ്പോഴും കണ്ണന്‍ മാസ്റ്റരുടെ സേവനം ലഭിക്കാറുണ്ടായിരുന്നു. 
കലോത്സവം ഇവരുടെ നാലു പേരുടേയും മേല്‍നോട്ടത്തിലാണ്‌ നടന്നു 
വന്നിരുന്നത്‌. 

സ്‌കൂളുകളില്‍ മാര്രമല്ല അദ്ദേഹം തന്റെ സാന്നിധ്യം അറി 
യിച്ചത്‌. കന്നുവീട്‌ കടപ്പുറത്ത്‌ അധ്യാപകനായിരുന്നപ്പോള്‍ അവിടത്തെ 
കലാസമിതിയുമായി ബന്ധപ്പെട്ടു പ്രവര്‍ത്തിച്ചിരുന്നു. അഭിനയി 
ക്കാനും സംവിധാനം ചെയ്യുന്നതിലും അദ്ദേഹം മുമ്പിലായിരുന്നു. 
തൃക്കരിപ്പൂരിലെ വിവിധ കലാസമിതികള്‍ക്കു നേതൃത്വം നല്‍കാനും 
സമയം കണ്ടെത്തി. സംഗീതവും ചിര്രകലയും പരിശീലിപ്പിക്കുന്നതിനു 
ഒരു സ്ഥാപനം നടത്തുകയും ചെയ്തുവന്നു. കലോത്സവമത്സരങ്ങളില്‍ 
ചിധ്രരചന, സംഗീതം, നാടകം, പ്രസംഗം തുടങ്ങിയവയില്‍ ഏറെക്കാലം 
വിധികര്‍ത്താവായി സേവനമനുഷ്ഠിച്ചിരുന്നു. പഞ്ചായത്ത്‌, ബ്ലോക്ക്‌, 
ജില്ലാ കലോത്സവങ്ങളിലെ നിറസാന്നിധ്യമായിരുന്നു പി പി കെ. 

അധ്യാപനത്തെ അത്രയേറെ സ്നേഹിച്ചതുകൊണ്ടും അത്‌ 
സന്തോഷപൂര്‍വ്വം കൈകാര്യം ചെയ്തതുകൊണ്ടും അദ്ദേഹം തന്റെ തൊ 
ഴിലില്‍ തൃപ്തനായിരുന്നു. അര്‍ഹിക്കുന്ന അംഗീകാരം അദ്ദേഹത്തിനു 
കിട്ടിയോ എന്ന സന്ദേഹം ഞങ്ങള്‍ക്കുണ്ടെങ്കിലും അദ്ദേഹം അതിലൊന്നും 
ശ്രദ്ധിച്ചിരുന്നില്ല. പഠിക്കലും പഠിപ്പിക്കലും പഠിക്കലും അദ്ദേഹം നിരന്തരം 
ചെയ്തു. അധ്യാപനത്തെ പ്രണയിക്കാന്‍ അദ്ദേഹത്തിനു കഴിഞ്ഞു. 
അദ്ദേഹത്തിന്റെ പിതാവും രണ്ടു സഹോദരങ്ങളും അധ്യാപകരാണ്‌. 
അദ്ദേഹത്തിന്റെ രണ്ടു മക്കളും-അനില്‍കുമാറും അനിതയും- അധ്യാപ 
കരാണ്‌. മകള്‍ സൌത്ത്‌ തൃക്കരിപ്പൂരിലാണ്‌ ഇപ്പോള്‍ ജോലിചെയ്യുന്നത്‌. 
ആത്മാര്‍ത്ഥമായി ജോലിചെയ്യാനും സമൂഹത്തില്‍ മാതൃകയാകാനും 
അദ്ദേഹത്തിന്‌ കഴിഞ്ഞു. 


[1 


ഠം 


ഴു) 


സ്നേഹത്തിന്റെ 
ബാനര്‍ജി 





എം എ ഭാസ്കരന്‍ 


റേ ദിവസങ്ങളായി പുറത്തെവിടെയും അധികം പോകാറില്ല. എങ്ങനെ 
പോകും? ലോകത്തിന്റെ ശാര്യവും പാണ്ഡിതൃഗര്‍വ്വും സമ്പന്നതയും 
പ്രാഡ്ടിയും ഒക്കെ ഒരു ചെറുവൈറസിന്റെ മുമ്പില്‍ അടിയറവ്‌ പറ 
ഞ്ഞിരിക്കയല്ലേ? എങ്ങും മാസ്‌കില്‍ മറഞ്ഞ മുഖങ്ങള്‍ മാത്രം. ആര്‍ക്കും 
ആരെയും അത്ര വിശ്വാസമില്ലാത്ത കാലം. മാസ്‌ക്‌ വെക്കാത്ത ഹൃദയ 
നൈര്‍മല്യങ്ങളും അക്ൃര്തിമമായ സൌഹൃദവും നിഷ്‌കളങ്കമായ പെരുമാറ്റ 
വൈശിഷ്ട്യവുമുള്ള എന്റെ അപൂര്‍വ്വം സുഹൃത്തുക്കളെ ഈ റിട്ടയര്‍മെന്‍റ്‌ 
കാലത്ത്‌ ഓര്‍ക്കുമ്പോള്‍ മനോമുകുരത്തില്‍ ആദ്യം തെളിഞ്ഞുവരുന്നത്‌ 
പി പി കെ മാസ്റ്ററുടെ രൂപമാണ്‌. തങ്കയത്തെ പി പി കുഞ്ഞികൃഷ്ണ പൊ 
തുവാള്‍ എന്ന എന്റെ മുതിര്‍ന്ന സുഹൃത്തിനെ അദ്ദേഹം ആരായിരുന്നു 
എന്നതിനേക്കാള്‍ അദ്ദേഹം എന്തൊക്കെയായിരുന്നു എന്ന ചോദ്യത്തിനാ 
ണ്‌ കൂടുതല്‍ പ്രസക്തി. ശിശുമനഃശാസ്ത്രമറിയുന്ന ഒരൊന്നാന്തരം 
പ്രൈമറി അധ്യാപകന്‍, കുറിക്കുകൊള്ളുന്ന ചടുലമായ നര്‍മോക്തികള്‍ 
ഉതിര്‍ക്കുന്ന ഉത്തമസുഹൃത്ത്‌, ചിര്രകലയുടെ രാജകുമാരന്‍, അത 
ൂല്യ നടന്‍, ഭാവനാസമ്പന്നനായ മേക്കപ്പ്മേന്‍, കലയുടെ മര്‍മ്മമറിഞ്ഞ 
യുഗപ്രഭാവനായ നാടക സംവിധായകന്‍, എന്നും സുസ്മേര വദനനാ 
യി അക്കാദമിക-അക്കാദമികേതര പ്രവര്‍ത്തനങ്ങളില്‍ സര്‍വദാ നിര 
തനായ വിജ്ഞാനകുതുകി, ഞങ്ങളെപ്പോലുള്ള ഇളമുറക്കാര്‍ക്ക്‌ അന 
വരതം പ്രചോദനം തരുന്ന ഈര്‍ജ്ജ സ്രോതസ്സ്‌... (വിശേഷണങ്ങള്‍ 
അധികമായിപ്പോയി എന്നൊരിക്കലും വിചാരിക്കരുത്‌ - ഇതില്‍ നിന്നും 
എത്രയോ ഉയരത്തിലായിരുന്നു അദ്ദേഹം) 





110 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ബഷീറിന്റെ ഭാഷയില്‍ പറഞ്ഞാല്‍ ജീവിതം യവനതീക്ഷ്ണവും 
ഹൃദയം പ്രേമസുരഭിലവുമായ ഒരു കാലത്തിലാണ്‌ ഇളമ്പച്ചി സ്‌കൂ 
ളിലേക്ക്‌ എനിക്ക്‌ ട്രാന്‍സ്ഫര്‍ കിട്ടിയത്‌. (ഇന്നത്തെ ഗവണ്‍മെന്‍റ്‌ 
ഹയര്‍സെക്കന്‍ഡറി സ്‌കൂള്‍, സൌത്ത്‌ തൃക്കരിപ്പൂര്‍) 1978 ഒക്ടോബറില്‍. 
അധ്യാപകരധികവും മധ്യവയസ്സു പിന്നിട്ടവരായതുകൊണ്ടുതന്നെ 
ഗൌരവസമമ്പിതമായാണ്‌ കാര്യങ്ങള്‍ കൈകാര്യം ചെയ്തിരുന്നത്‌. 
എന്റെ സ്വന്തം നാട്ടുകാരായിരുന്ന കുഞ്ഞിക്കണ്ണന്‍ മാഷും കീനേരി 
കൃഷ്ണന്‍ മാസ്റ്ററും എന്നെ വാടക വീടെടുക്കാന്‍ സഹായിച്ച മാധവന്‍ 
മാസ്റ്ററും കഴിച്ചാല്‍ പിന്നെ എനിക്കാശ്രയം യുവസുഹൃത്തുക്കളായ 
എം പി ഭാസ്‌കരന്‍ മാസ്റ്ററും ഹമീദ്‌ മാസ്റ്ററും സര്‍വ്വോപരി പി പികെ 
മാസ്റ്ററും ആയിരുന്നു. ഏതാനും കെട്ടിടങ്ങളും ചെറു സൌകര്യങ്ങളും 
മാത്രമുള്ള സ്‌കൂളിന്റെ മധ്യഭാഗത്തുള്ള വലിയ ഒരു മാവിന്റെ പിറ 
കിലായിരുന്നു സ്കൂള്‍ കോ-ഓപ്പറേറ്റീവി സൊസൈറ്റി. ഹമീദ്‌ മാഷും 
വ്യാപാര സമഗ്രികളും കഴിഞ്ഞാല്‍ പിന്നെയുള്ള എല്‍ പി ക്ലാസു 
കളിലാണ്‌ പി പി കെ യും തങ്കം ടീച്ചറും സാവിത്രി ടീച്ചറുമൊക്കെ പ 
ിപ്പിച്ചിരുന്നത്‌. സ്‌കൂള്‍ സമയത്തിനു മുമ്പും പിമ്പും ഇന്റര്‍വെല്‍. ഉച്ച 
സമയങ്ങളിലും എന്റെ അഭയകേന്ദ്രമായ അവിടമായിരുന്നു പി പികെ 
മാസ്റ്ററുടെ അസംഖ്യം നര്‍മോക്തികള്‍ നിരന്തരം മുഴങ്ങിയിരുന്നത്‌. 
ആടാനും പാടാനും വരക്കാനും അനായാസം കഴിയുന്ന മാഷ്ക്ക്‌ 
ചുറ്റും കുട്ടികളുടെ ഒരു കൂട്ടം എന്നും ഉണ്ടായിരുന്നു. മുന്നാം ക്ലാസിലെ 
തടിയനായ പഠിക്കാന്‍ സമര്‍ത്ഥനായ ഷഹബാസിനെ നോക്കി “ഷഹ 
ഭാസ്്‌കരാ' എന്നു വിളിക്കുമ്പോള്‍ അറിയാതെ ഞാന്‍ വിളി കേട്ടിരുന്നു. 
കുട്ടികള്‍ക്ക്‌ ഓമനപ്പേരിട്ട ഓമനിക്കുന്നത്‌ മാസ്റ്റര്‍ക്ക്‌ ഏറ്റവും ഇഷ്ടപ്പെട്ട 
വിനോ ദമായിരുന്നു. 
ഒരു നീളന്‍ജുബ്ബയും (വെള്ളയല്ല,കളര്‍) മുണ്ടും ധരിച്ച്‌ അല്പം നീട്ടിയ തല 
മുടിയും കൃതാവും വെച്ച്‌ മാഷെ കണ്ടാല്‍ ഒരു “ബംഗാളി ബുദ്ധിജീവി'യുടെ 
മട്ടുണ്ടായിരുന്നു. സ്വകാര്യമായി അദ്ദേഹത്തെ വിളിച്ചിരുന്നത്‌ “ബാനര്‍ജി” 
എന്നായിരുന്നു. ബംഗാളിഛായ മാര്രമായിരുന്നില്ല കാര്യം. “അനിലന്‍' 
എന്ന തൂലികാനാമത്തില്‍ (മകന്‍ അനിലിനോടുള്ള വാത്സല്യവു മാകാം 
കാരണം) പരസ്യബോര്‍ഡുകളും “ബാനറു”കളും എഴുതുന്ന ആള്‍ക്ക്‌ 
യോജിച്ച പേരല്ലേ “ബാനര്‍ജി'? ഞാനങ്ങനെ വിളിക്കുന്നത്‌ മാഷ്‌ 
അറിഞ്ഞാലും വെറുതെ ഒന്നു ചിരിച്ച്‌ അഭിനന്ദിക്കുകയേ ഉള്ളൂ എന്ന്‌ 
എനിക്കുറപ്പുണ്ട്‌. പില്‍ക്കാലത്ത്‌ ഭാര്യയുടെ അസുഖം കാരണം ഞാന്‍ 
വര്‍ദ്ധിച്ച മനോദുഃഖത്തിലായിരുന്നപ്പോള്‍ ആശ്വാസത്തിന്റെ തെളിനീ 
രുറവയായി മാഷുടെ സ്നേഹം ഒഴുകി പ്പരന്നതും എന്റെ തപ്ത 
ഹൃദയത്തെ സാന്്വനിപ്പിച്ചതും ഓര്‍ക്കുമ്പോള്‍ മാഷുടെ വേര്‍പാട്‌ 
എന്നിലേല്‍പ്പിച്ച നഷ്ടബോധത്തിന്റെ ആഴം ഒന്നുകൂടി വ്യക്തമാകുന്നു. 
പുരോഗമന ചിന്തയും മനുഷ്യസ്നേഹവും മാഷുടെ കൂട 
പ്പിറപ്പുകളായിരുന്നു. സുജന മര്യാദയോര്‍ത്ത്‌ പറയാന്‍ ഞങ്ങള്‍ 
മടിച്ചിരുന്ന കൈപ്പേറിയ ചില സത്യങ്ങള്‍ സ്‌കൂള്‍ സ്റ്റാഫ്‌ മീറ്റിം 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 11] 


ഗുകളില്‍ ശാന്തമായി, എന്നാല്‍ നിര്‍ഭയമായി മാഷ്‌ തുറന്നു പറ 
യുമായിരുന്നു. അത്‌ അധികാരികള്‍ക്ക്‌ അപ്രിയമുളവാക്കുന്നതും ഒഴി 
കഴിവുകള്‍ പറഞ്ഞു രക്ഷപ്പെടാന്‍ അവര്‍ ശ്രമിക്കുന്നതും കൌഴതുകകര 
മായ ഒരു കാഴ്ചയായിരുന്നു. എന്നും കൂട്ടികളുടെ പക്ഷത്തായിരുന്നു 
മാഷ്‌. പഠിപ്പിക്കുന്ന വിഷയം ഏതായാലും അല്‍പം സ്നേഹവും 
നിറഞ്ഞ വാത്സല്യവും നിതാന്തസ്മിതവും മിശ്രണംചെയ്ത്‌ പാഠ 
ഭാഗങ്ങള്‍ പകര്‍ന്നു കൊടുക്കുമ്പോള്‍ കുട്ടികള്‍ക്ക്‌ “പഠനം പാല്‍ 
പ്പായസം” ആകുന്നതില്‍ തെറ്റുണ്ടോ? ഓരോ കുട്ടിയുടെയും കുടുംബ 
സാഹചര്യങ്ങളും ബന്ധുജനങ്ങളും ഒക്കെ മാഷുടെ സ്മൃതിപഥത്തില്‍ 
സജീവമായിരുന്നു. കലോത്സവങ്ങളിലും മറ്റു പാഠ്യേതര പരിപാടികളി 
ലുമൊക്കെ മാഷ്‌ ആദ്യന്തം സജീവമായിരുന്നു. മറ്റ്‌ അധ്യാപകരൊക്കെ 
അധ്യയനവേളകളിലും ഇടവേള സമയങ്ങളിലുമൊക്കെ സ്റ്റാഫ്‌ റൂമില്‍ 
വെടിപറഞ്ഞിരിക്കുമ്പോള്‍ ഞാനും പി പി കെ യും ഹമീദ്‌ മാസ്റ്ററുമടക്കം 
ഏതാനും പേര്‍ “സൊസൈറ്റി ബില്‍ഡിങ്ങി'ലായിരിക്കും. ഞങ്ങളുടെ 
സൌനഹൃദം കൊല്ലങ്ങള്‍ കഴിയുന്തോറും സുദ്ൃഡഃമായിക്കൊണ്ടിരുന്നു. 
വ്യക്തിഗതദുഃഖങ്ങളൊക്കെ മറന്ന്‌ തികച്ചും ആനന്ദിക്കുന്ന ഉത്സാഹ 
വേളകളായിരുന്നു അവ. ഇതിന്റെ ക്രേന്ദബിന്ദുവാകട്ടെ പി പി കെ 
മാഷും. 

മാഷ്‌ ഒരു ഗായകനാണെന്നും കവിയാണെന്നും കൂടി അറിഞ്ഞത്‌ 
മറ്റുള്ളവരില്‍ നിന്നാണ്‌. നിരവധി നാടകങ്ങള്‍ക്കു വേണ്ടി ഹൃദയഹാരി 
യും വികാരവത്തുമായ അനേകം ഗാനങ്ങള്‍ അദ്ദേഹം എഴുതിയിട്ടുത്രേ. 
മറ്റു പലരെയും പോലെ സ്വന്തം കഴിവുകള്‍ സ്വയം പൊക്കിപ്പറഞ്ഞു 
ഖ്യാതി നേടാന്‍ അദ്ദേഹം ഒരിക്കലും ശ്രമിക്കാറില്ല; പ്രത്യുത അത്തരം 
“ബലൂണു'കളുടെ പൊള്ളക്കാറ്റ്‌ നര്‍മോക്തിയാകുന്ന സൂചികൊണ്ട്‌ 
കുത്തിക്കളയുകയും ചെയ്തിരുന്നു. ഒരു സംഭവം ഓര്‍മ്മ വരുന്നു. 
സ്‌കൂളിലെ ഡ്രോയിങ്‌ മാഷുടെ വര പി പി കെ യുടെ വരയുടെ നാല 
യലത്തുപോലും വരില്ലായിരുന്നു. ഒരിക്കല്‍ ഡ്രോയിങ്‌ മാസ്റ്റര്‍ ഗാന്ധിജി 
യുടെ ഒരു ചിത്രം (പെന്‍സില്‍ കൊണ്ടു വരച്ചത്‌) സ്‌കൂളില്‍ കൊണ്ടുവന്നു. 
“ഞാന്‍ മൂന്നുദിവസമെടുത്താണ്‌ ഈ ചിത്രം വരച്ച്‌ ഫിനിഷ്‌ ചെയ്തത്‌, 
വലിയൊരു കാര്യം ചെയ്ത പോലെ അദ്ദേഹം പറഞ്ഞു. സുജന മര്യാദ 
പ്രകാരം ഞങ്ങള്‍ അദ്ദേഹത്തെ ഹൃദയംഗമമായി അനുമോദിച്ചു. അയാള്‍ 
പോയ്ക്കഴിഞ്ഞ്‌ പി പി കെ എന്നോടു പറഞ്ഞു: “നോക്ക്‌ എം ഏ ബീ, 
ഞാന്‍ ഗാന്ധിജിയെ ഇപ്പോള്‍ വരയ്ക്കാം” ചോക്കെടുത്ത്‌ ബ്ലാക്ക്‌ ബോ 
ര്‍ഡില്‍ മുന്നുനാലു വര. ഏതാനും സെക്കന്‍ഡുകളേ എടുത്തുള്ളൂ. 
ഗാന്ധിജിയുടെ ഒന്നാന്തരം ചിത്രം. തൊട്ടപ്പുറത്ത്‌ രണ്ടു വര. മറ്റൊരു 
ഗാന്ധിച്ചിര്രം കൂടി. ആദ്യത്തേത്‌ ഗാന്ധിജിയുടെ മുഖം; രണ്ടാമത്തേത്‌ 
തിരിഞ്ഞുനടക്കുന്ന ഗാന്ധിജി. ഒരു ഗന്ധര്‍വ്ൃവസ്പര്‍ശത്തിന്റെ ചാരുത. 
അംഗുല വൈദഗ്ധ്യത്തിന്റെ അപൂര്‍വ്വ മാതൃക. മുന്നു ദിവസം കൊണ്ട്‌ 
വരച്ച ചിധ്രമെവിടെ, നിമിഷാര്‍ധത്തിന്റെ ഉദാത്ത സുഭഗത എവിടെ? ഈ 
അനായാസത മാഷുടെ ഏതു പ്രവര്‍ത്തനത്തിലും കാണാമായിരുന്നു. 





110 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ഏര്‍പ്പെടുന്ന ഏതു കാര്യത്തിലും പൂര്‍ണ്ണതയുടെ കയ്യൊപ്പ്‌ ചാര്‍ത്തിയേ 
അദ്ദേഹം മടങ്ങുമായിരുന്നുള്ളൂ. 

അഞ്ചാറുവര്‍ഷങ്ങള്‍ കടന്നു പോയപ്പോള്‍ എനിക്ക്‌ കുഞ്ഞി 
മംഗലം സ്കൂളിലേക്ക്‌ ട്രാന്‍സ്ഫര്‍ കിട്ടി. (അവിഭക്ത കണ്ണൂര്‍ ജില്ലയിലെ 
പി എസ്‌ സി നിയമനം ആയിരുന്നു എന്റേത്‌. ) റിക്വസ്റ്റ ര്രാന്‍സ്ഫര്‍ 
ആയിരുന്നു അത്‌. വിട്ടുപിരിയാന്‍ വിഷമമായിരുന്നു. നഷ്ടപ്പെടുന്നത്‌ 
ഒരു നല്ല നാട്‌, നാട്ടുകാര്‍, വിദ്യാര്‍ത്ഥികള്‍ എന്നിവ മാത്രമായിരുന്നില്ല. 
സൊസൈറ്റിയിലെ ചങ്ങാതിക്കൂട്ടത്തെക്കൂടിയായിരുന്നു. 

വര്‍ഷങ്ങള്‍ കഴിഞ്ഞു. പി പി കെ യെക്കുറിച്ച്‌ പിന്നെ കേട്ടത്‌ 
ഏതോ സ്‌കൂളില്‍ ഹെഡ്മാസ്റ്ററായി പ്രൊമോഷന്‍ ആയിപ്പോയി 
എന്നതാണ്‌. ഇടയ്ക്ക്‌ വല്ലപ്പോഴും കാണുമ്പോള്‍ സ്നേഹപൂര്‍ണ്ണ 
മായ നോട്ടം, കുറച്ചു വാക്കുകളില്‍ കുശലം, പഴയകാല കഥകള്‍ അയ 
വിറക്കല്‍ എന്നിവയൊക്കെ നര്‍മ്മത്തിന്റെ മേമ്പൊടി ചാലിച്ച്‌ ഞങ്ങള്‍ 
കൈമാറി. പിന്നീട്‌ ഞാന്‍ സര്‍വശിക്ഷാ അഭിയാനില്‍ ബ്ലോക്ക്‌ 
പ്രോജക്ട ഓഫീസറായി മാറിയപ്പോള്‍ ഇംഗ്ലീഷ്‌ റിസോഴ്സ്‌ പേഴ്‌സണ്‍ 
എന്ന ചുമതല പലപ്പോഴും വഹിക്കേണ്ടി വന്നു. അപ്പോഴാണ്‌ പിപികെ 
മാസ്റ്ററുടെ മകന്‍ അനില്‍കുമാര്‍ യുവസുഹൃത്തായി മാറുന്നത്‌. അനി 
ല്‍ ഗണിതത്തിന്റെ ഒന്നാന്തരം അധ്യാപകനും ട്രെയിനറുമായിരുന്നു. 
ഓഫീസര്‍ എന്നതിലുപരി പിതൃസുഹൃത്ത്‌ എന്ന ബന്ധംകൂടി ഉള്ളതിനാ 
ല്‍ ഞങ്ങള്‍ കൂടുതല്‍ അടുത്തു. അക്കാലത്താണ്‌ പി പി കെ മാസ്റ്റര്‍ക്ക്‌ 
അല്പസ്വല്പം സ്മൃതിനാശം എന്ന അസുഖമുള്ള കാര്യം അറിഞ്ഞത്‌. 
മാഷെ കണ്ടിട്ട ഏറെ വര്‍ഷങ്ങള്‍ കഴിഞ്ഞിരുന്നു. ഞാന്‍ പ്രാരബ്ദങ്ങളിലും 
ജോലിത്തിരക്കിലുമൊക്കെയായിരുന്നു.ആലുംവളപ്പിനടുത്തുള്ള മാഷുടെ 
വീട്ടില്‍ ഞാന്‍ അനിലിന്റെ കൂടെ പോയി. അവിടെയെത്തുന്നതു വരെ മന 
സ്സ്‌ ആശങ്കാകുലമായിരുന്നു. മാഷ്‌ എന്നെ തിരിച്ചറിയുമോ? ഇല്ലെങ്കില്‍....... 
ഭാഗ്യം, അനിലിന്‌ എന്നെ പരിചയപ്പെടുത്തുക കൂടി വേണ്ടി വന്നില്ല. 
മാഷ്‌ എന്റെ അടുത്തേക്കു വന്നു. മെല്ലെ എന്റെ കൈ പിടിച്ചു. ആ 
ചുണ്ടുകളില്‍ ചെറിയൊരു മന്ദസ്മിതം വിരിഞ്ഞു. കണ്ണുകളില്‍ ഒരു പ 
രിചിത പ്രകാശം മിന്നി. മറവിയുടെ ആഴങ്ങളില്‍ നിന്ന്‌ പരിചയത്തിന്റെ 
ഒരു തുമുത്തെന്ന പോലെ. പഴയ വാചാലതയൊന്നുമില്ല. അല്ലെങ്കിലും 
പ്രായമാകുമ്പോള്‍ ചിലരെങ്കിലും മൌനത്തിന്റെ മുദ്ര അണിയാറുണ്ട്‌. 
ഞാന്‍ ഏതാനും ചില കാര്യങ്ങള്‍ പറഞ്ഞു. മാഷ്‌ അത്‌ ശ്രദ്ധാപൂര്‍വം 
കേട്ടിരിക്കുന്നതായി എനിക്കു മനസ്സിലായി. അത്രയെങ്കിലും ആയല്ലോ... 
എനിക്കതു മതിയായിരുന്നു. ഞാന്‍ യാത്ര പറഞ്ഞിറങ്ങുമ്പോള്‍ മാഷ്‌ 
ചിന്താമഗ്നനായിരുന്നു. ഒന്നും പറഞ്ഞില്ലെങ്കിലും ആ മനസ്സില്‍ 
തിരയടിക്കുന്ന വികാരങ്ങളെന്താണെന്ന്‌ എനിക്കൂഹിക്കാമായിരുന്നു. 


ആനയും 
അനിലന്‍ 
ചിത്രശാലയും 





വി വി രവീന്ദ്രന്‍ 


[[][ വധി ദിവസങ്ങളില്‍ അമ്മയോടൊപ്പം അമ്മമ്മയുടെഅമ്മയുടെ വീട്ടില്‍ 
പോകുന്നത്‌ പതിവായിരുന്നു. അമ്മമ്മയുടെ അമ്മയെ ഞങ്ങള്‍ “അച്ചി” 
എന്നാണ്‌ വിളിക്കുന്നത്‌. “അച്ചിയുടെ വീട' എന്നാല്‍ അവരുടെ വീടും. 
ഡിസംബര്‍ മാസമായാല്‍ എല്ലാ അവധി ദിവസങ്ങളും അച്ചിയുടെ 
വീട്ടിലായിരിക്കും. കശുമാവുകളാല്‍ സമൃദ്ധമാണ്‌ അച്ചിയുടെ പറമ്പ്‌. 
കശുവണ്ടി പെറുക്കുന്നത്‌ ഞങ്ങള്‍ കുട്ടികളാണ്‌. മുന്നാംതരത്തില്‍ പ 
ഠിക്കുന്ന കാലത്തെ ഒരു അവധി ദിവസമാണ്‌ സ്‌കൂളിലെ നാടക 
ത്തെക്കുറിച്ച്‌ “വില” പറഞ്ഞത്‌. കണ്ടത്തിലെ കണ്ണേട്ടന്റെ മകളാണ്‌ 
വില എന്ന വിലാസിനി. സൌത്ത്‌ തൃക്കരിപ്പൂര്‍ ഹൈസ്കൂളില്‍ മൂന്നാം 
തരത്തിലായിരുന്നു അവളപ്പോള്‍ പഠിച്ചത്‌. അവളുടെ സ്‌കൂളിലെ മൂന്നാം 
തരത്തിലെ മുഴുവന്‍ കുട്ടികളും അവരുടെ മാഷും ചേര്‍ന്നാണത്രേ 
നാടകം കളിക്കുന്നത്‌. ക്രിസ്തുമസ്‌ അവധി കഴിഞ്ഞു തുറന്ന ആദ്യ 
വെള്ളിയാഴ്ചയായിരുന്നു നാടകം. അമ്മയോടൊപ്പം ഉത്സവപ്പറമ്പില്‍ നി 
ന്നും കണ്ട നാടകത്തിന്റെ ഓര്‍മ്മകളാണ്‌ മനസ്സില്‍. സ്‌കൂളിലും ഒരു 
നാടകം! അന്ന്‌ എനിക്കതൊരു അത്ഭുതമായിരുന്നു. ഞാന്‍ പഠിച്ചത്‌ 
നോര്‍ത്ത്‌ തൃക്കരിപ്പൂര്‍ എല്‍പി സ്‌കൂളിലാണ്‌. എങ്കിലും നാടകം കാണ 
ണമെന്ന അതിയായ ആഗ്രഹം കാരണം അമ്മയോട്‌ കരഞ്ഞുപറഞ്ഞതി 
നാല്‍ അവധിയെടുത്ത്‌ ഇളമ്പച്ചിയിലെ അച്ചിവീട്ടിലെത്തി. ബസ്സുകള്‍ 
അന്ന്‌ നന്നേ കുറവായിരുന്നു. എടാട്ടുമ്മലില്‍ നിന്നും തങ്കയം വഴി ന 
ടന്നിട്ടായിരുന്നു അച്ചി വീട്ടിലെത്തിയത്‌. ഉച്ചയ്ക്കു ഒരു മണിക്കാണത്രെ 
നാടകം. നേരത്തേ തന്നെ അമ്മ എന്നെ സൌത്ത്‌ തൃക്കരിപ്പൂര്‍ സ്കൂളി ല്‍ 
കൊണ്ടുവിട്ടു. എന്റെ വിജയന്‍ മാമന്‍ പഠിക്കുന്നതും അവിടെയാണ്‌. 





114 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


സ്‌കൂളിനു മുന്നിലെ മുത്തശ്ശി മാവിന്‍ ചുവട്ടില്‍ മാവിനു ചുറ്റു മായി 
കുട്ടികളിരിക്കുന്നു. എന്റെ ഇരുമിഴികളും ആള്‍ക്കൂട്ടത്തില്‍ അല 
യുകയായിരുന്നു. എവിടെ വിജയന്‍ മാമന്‍? 

ഓരോ ക്ലാസിലെ കുട്ടികളും വരിവരിയായി വന്നു മാവിനു ചുറ്റും 
ഇരിക്കുന്നു. അധ്യാപകര്‍ അവരെ നിയന്ത്രിച്ച്‌ ഇരുത്തുന്നുമുണ്ട്‌. സ്കൂള്‍ 
വരാന്തയുടെ മുകളില്‍ നിന്നും മൈക്കിലൂടെ മണിനാദം മുഴങ്ങിയത്‌ പെ 
ട്ടെന്നായിരുന്നു മണിനാദത്തിന്റെ തുടര്‍ച്ചയായ മുഴക്കം കുട്ടികളെ നി 
ശബ്ദതയിലേക്ക്‌ തള്ളിയിട്ടു. മണിനാദത്തോടൊപ്പം സ്‌കൂള്‍ അന്തരീക്ഷം 
ഒന്നാകെ നിശബ്ദതയില്‍ ലയിച്ചുചേര്‍ന്നു. നാടകത്തിന്റെ പേരു പ 
റയുന്നതിനുമുമ്പേ ഉയര്‍ന്ന ഒരലര്‍ച്ച നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട്‌ 
അന്തരീക്ഷത്തെ ഇളക്കിമറിച്ചു. അതൊരു ചിന്നംവിളിയായിരുന്നു. നി 
ര്‍ത്താതെയുള്ള ചിന്നംവിളിക്കൊപ്പം വലിയൊരു കൊമ്പനാന കുട്ടി 
കള്‍ക്കിടയിലേക്ക്‌ ചാടിവീണു. പലരും കൂവിവിളിച്ചു. ചിലര്‍ ഭയന്നു 
കരയുന്നുണ്ടായിരുന്നു. ചിലര്‍ ആർത്തുചിരിച്ചു. മറ്റുചിലര്‍ “ആര്‍പ്പോ 
ആര്‍പ്പോ” എന്ന്‌ കയ്ുടിച്ചു കൊണ്ട്‌ വിളിച്ചുപറയുന്നുണ്ടായിരുന്നു. 
ആന കുട്ടികളെ തലോടിയും അവരോടു കുശലം പറഞ്ഞും മാവിന്‍ 
ചോട്ടിലേക്ക്‌ നടക്കുകയാണ്‌. 

വലിയ തുമ്പിക്കൈയുള്ള ആന... 

വിരലോളം എത്തുന്ന ജുബ്ദയിട്ട ആന..... 

ചാക്കു പോലുള്ള തുണികൊണ്ടടിച്ച വലിയ പേന്റിട്ട ആന.... 

കുപ്പായമിട്ട ആന...! എന്തൊരു ചന്തം...! 
ആന കുട്ടികള്‍ക്കിടയിലൂടെ നടക്കുമ്പോള്‍ അവരോട്‌ എന്തൊക്കെയോ 
കുശലം പറയുന്നുമുണ്ട്‌. അതില്‍ കൂടുതലും ആനയെക്കുറിച്ചായിരുന്നു. 
ആനയെക്കുറിച്ചുള്ള കടങ്കഥകള്‍... ആനക്കാര്യങ്ങള്‍.... അങ്ങനെ പലതും... 
പെട്ടെന്നായിരുന്നു അതു സംഭവിച്ചത്‌. ആന ഒന്നുചാടി മറിഞ്ഞ്‌ ഒരു 
കുട്ടിയെ പൊക്കിയെടുത്തു. എന്നിട്ട്‌ കുട്ടിയോട്‌ ഒരു ചോദ്യം: 
കറുത്ത പാറയ്ക്ക്‌ വെളുത്ത വേര്‌..... 
എന്താണ്‌..... എന്താണ്‌ ഉത്തരം..? 
അപ്പോഴേക്കും ആരൊക്കെയോ ഉത്തരം വിളിച്ചു പറഞ്ഞു : 
ഉത്തരം പറയുന്ന ഭാഗത്തേക്കായി പിന്നീട ആനയുടെ നോട്ടം. പിന്നെ 
യൊരു ചാട്ടമാണ്‌. ഉത്തരം പറഞ്ഞു കുട്ടിക്കൂട്ടങ്ങള്‍ക്കിടയിലേക്ക്‌ ആന 
ചാടിവീണു. എന്നിട്ട്‌ അടുത്ത ചോദ്യം: 

“കാലു തൂണു പോലെ,,, 

വാലു ചൂലു പോലെ... 

ചെവി മുറം പോലെ... 

തടി പാറപോലെ...” 
കണ്ണും ചിമ്മി കുട്ടികള്‍ ആര്‍ത്തു വിളിച്ചു “ആനാ.... ആനാ...” 
സ്‌കൂള്‍മുറ്റത്തെ മുത്തശ്ശി മാവിന്‍ചോട്ടില്‍ ആരവങ്ങളുടെ കടലലകള്‍ 
ആര്‍ത്തിരമ്പി. 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 110 


പക്ഷേ ആനയ്ക്ക്‌ എന്തോ സങ്കടം വന്നപോലെ... അതുവരെ ചാടിയ 
ആന പിന്നീട പാത്തും പതുങ്ങിയുമായി നടത്തം. എന്താണ്‌ സംഭവിച്ചത്‌ 
എന്ന്‌ ആര്‍ക്കും മനസ്സിലായില്ല. എങ്കിലും ആനയുടെ ചാട്ടം ഒന്നുനിന്നു. 
പല കുട്ടികള്‍ക്കും അതൊരു ആശ്വാസമായിരുന്നു. 

ആന പതുങ്ങിപ്പതുങ്ങി മാവിന്‍ചോട്ടിലെത്തി. അപ്പോഴതാ പല 
ഭാഗങ്ങളില്‍ നിന്നും ഓരോ മൃഗങ്ങള്‍ വരുന്നു. ആടും പൂച്ചയും പോത്തും 
കഴുതയും ഒക്കെയുണ്ട്‌. അവിടെ ഒരു മത്സരം നടക്കുകയാണ്‌. കാട്ടിലെ 
കേമനാരാണ്‌? 
മൃഗങ്ങളുടെ യോഗത്തിന്റെ അധ്യക്ഷനാണ്‌ ആന. ഓരോ മൃഗവും 
അവരവരുടെ കേമത്തരം പറയുവാന്‍ തുടങ്ങി. ആനയൊഴികെ മറ്റു 
മൃഗങ്ങളെല്ലാം കുട്ടികളായിരുന്നു. 
“ആനയുടെ പാന്‍റ്‌ കീറി......” 
ആള്‍ക്കൂട്ടത്തില്‍ നിന്നും ഏതോ എട്ടാം തരക്കാരന്‍ വിളിച്ചുപറഞ്ഞു. 
അത്‌ ഒരു കൂട്ടച്ചിരിയായി പരിണമിച്ചു. 
പക്ഷേ ആനയ്ക്ക്‌ ഒരു കൂസലുമില്ല. ആന ചിന്നംവിളിച്ചുകൊണ്ട്‌ അവനു 
നേരെ ഒരു ചാട്ടം... 

കീറിയ പാന്റിട്ട അന്ന്‌ ആനയായി അഭിനയിച്ചത്‌-അഭിന 
യിക്കുകയായിരുന്നില്ല ആനയായി ജീവിച്ചത്‌- തൃക്കരിപ്പൂരിന്റെ എക്കാ 
ലത്തെയും വലിയ നാടകക്കാരന്‍ അനിയന്‍ ചിത്രശാല എന്ന കെകെ 
മാഷാണ്‌. 

ഇന്നും ഞാനാ മാവിന്‍ചോട്ടില്‍ പോകാറുണ്ട്‌. ഏതോ മുത്തശ്ശി 
യുടെ ചുളിവുവീണ ശരീരം പോലെ കൂനിക്കുടിയ ആ മരത്തടിയില്‍ 
നിറയെ കെ കെ മാഷെന്ന ആ പഴയ ആനയെ കാണാറുണ്ട്‌. 
ആ നാട്ടുമാവിന്റെ തളിരിലും പൂവിലും കായിലും മാഷുണ്ട്‌.... ആന 
യുണ്ട്‌..... ചിന്നം വിളിയുണ്ട്‌... ആനക്കഥകളും ആനക്കാര്യങ്ങളുമുണ്ട്‌...... 

നാടകം നടക്കുന്നത്‌ 1980കളിലാണെന്നോര്‍ക്കണം. ഇന്നത്തെ 
പോലെ ശിശുക്രേന്ദീകൃതമായിരുന്നില്ല അന്നത്തെ വിദ്യാഭ്യാസരീതി. 
എന്നിട്ടും തന്റെ കുട്ടികളോടൊപ്പം ആനയായി അഭിനയിച്ച്‌ കാട്ടിലെ 
എല്ലാ മൃഗങ്ങളും തുല്യരാണെന്നും പ്രകൃതിയില്‍ എല്ലാവര്‍ക്കും അവ 
രവരുടേതായ ധര്‍മ്മമുണ്ടെന്നും അഭിനയിച്ചുകാണിച്ചു ഒരു അധ്യാപ 
കന്‍..... അധ്യാപകന്‍ എന്നതിനപ്പുറം കുട്ടികളുടെ നിലവാരത്തിലേക്ക്‌ 
ഉയരുവാന്‍ കഴിയുന്ന ഒരു മനുഷ്യനായിരുന്നു കെ കെ മാഷ്‌. 

കാട്ടിലെ മൃഗങ്ങളെപ്പോലെ നാട്ടിലെ ഇരുകാലിമൃഗങ്ങളായ 
മനുഷ്യര്‍ക്കും അവരവരുടേതായ കടമയുണ്ടെന്നും ഓരോരുത്തരും 
അവരവരുടെ കടമകള്‍ നിര്‍വഹിക്കുമ്പോഴാണ്‌ നാടുണരുന്നത്‌ എന്നും 
നാട്ടില്‍ നന്മ വിളയുന്നതെന്നും എത്ര മനോഹരമായി അവതരിപ്പിച്ചു, 
ആ കലാകാരനായ അധ്യാപകന്‍. 

മാഷുടെ ക്ലാസില്‍ പഠിക്കണമെന്ന്‌ കുഞ്ഞുനാളിലേ ഏറെ 
ആഗ്രഹിച്ചതാണ്‌... വൈകുന്നേരങ്ങളിലെ റോഡരികിലൂടെയുള്ള നട 
ത്തം.... സൌമ്യമായുള്ള വര്‍ത്തമാനം... അതിലൊക്കെ നാടകത്തിന്റെ 
അളുക്കുകള്‍ കൊളുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. 





1101 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


1993ല്‍ ഒരു സന്ധ്യാസമയം. തൃക്കരിപ്പൂര്‍ കെ എം കെ കലാ 
സമിതിയുടെ വരാന്തയില്‍ ഇരിക്കുകയായിരുന്നു കെ കെ മാഷ്‌. സ്കൂള്‍ 
വിശേഷങ്ങള്‍ ചോദിക്കുന്നതിനിടയില്‍ മാഷ്‌ എനിക്കൊരു നാടകം 
തന്നു. എം.കെ. മനോഹരന്‍ എഴുതിയ കുട്ടികളുടെ നാടകം. 

“രവി ഇതൊന്നു വായിക്കണം. പറ്റുമെങ്കില്‍ ഇത്‌ കുട്ടികളെ 
ക്കൊണ്ട്‌ കളിപ്പിക്കണം...” വീട്ടില്‍ച്ചെന്ന്‌ ഞാന്‍ ആ നാടകം വായിച്ചു. 
“ചിര്രപുസ്തകത്തിലെ വെള്ളക്കൊക്ക്‌”. മുത്തശ്ശനും ചിര്രകഥകളും 
കുട്ടികളുടെ വായനയും നാട്ടുനന്മയും അന്യംനിന്നുപോകുന്ന ഒരു 
കാലഘട്ടത്തില്‍ നന്മയുടേയും സ്നേഹത്തിന്റേയും മഹത്വം വിളി 
ച്ചോതുന്നതായിരുന്നു “ചിര്രപുസ്തകത്തിലെ വെള്ളക്കൊക്ക്‌” എന്ന 


പ്രകൃതിദത്ത വരീണങ്ങള്‍ ഉപയോഗിച്ച്‌ 
സ്‌കൂശി ചുവമുകളിതി കെ.കെ. മാസ്റ്റര്‍ 


വരച്ച ചതങ്ങള്‍ 


പം 





മറക്കാന്‍ പറ്റാത്ത മറ്റൊരനുഭവം കുറിക്കാതെ വയ്യ. വര്‍ഷം 
കൃത്യമായി ഓര്‍ക്കുന്നില്ല. തൃക്കരിപ്പൂര്‍ ഗവണ്‍മെന്‍റ്‌ ഹൈസ്കൂളി 
ലെ രജതജൂബിലി സ്റ്റേജിനു താഴെയിരുന്നു നാടകം കാണുകയാണ്‌. 
വേദിയില്‍ മുഖ്യകഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്‌ കെ കെ മാഷ്‌. 
“പ്രതിമകള്‍ വില്‍ക്കാനുണ്ട്‌” എന്നതാണ്‌ നാടകം. ഒരു ശില്പിയുടെ 
വേഷമായിരുന്നു മാഷിന്‌. ആ വേദിയിലെ മാഷുടെ അഭിനയമല്ല എന്നെ 
അത്ഭുതപ്പെടുത്തിയത്‌. വലിയ കരിങ്കല്‍ പ്രതിമകള്‍ തയ്യാറാക്കുന്ന 
ശില്പി തന്റെ കയ്യിലെ ഉളിയില്‍ മുട്ടികൊണ്ടടിക്കുമ്പോഴുള്ള മണി 
നാദം... അതൊരത്ഭുതമായിരുന്നു. പിന്നണിയില്‍ നിന്നും മൈക്കിലൂടെ 
ഉയരുന്ന മണിനാദത്തിന്‌ അനുസരിച്ച്‌ മാഷ്‌ എത്ര കൃതൃതയോടെയാ 
ണ്‌ ഉളി ചലിപ്പിക്കുന്നത്‌! അതും ഒന്നോ രണ്ടോ തവണയല്ല. എത്രയോ 
ആവൃത്തി. ആദ്യമൊക്കെ ഞാന്‍ കരുതിയത്‌ പ്രതിമയില്‍ ഉളി കൊണ്ട്‌ 
ചെത്തുമ്പോഴുയരുന്ന ശബ്ദമാണതെന്നായിരുന്നു. പക്ഷേ, നാടകം 
കഴിഞ്ഞാണറിഞ്ഞത്‌ വേദിയില്‍ ഉണ്ടായിരുന്നത്‌ പേപ്പര്‍പള്‍പ്പ്‌ കൊണ്ട്‌ 
തയ്യാറാക്കിയ പ്രതിമകളാണെന്ന്‌. അനിലന്‍ ചിധ്രശാലക്ക്‌ നാടകം 
എന്നാല്‍ ജീവിതമായിരുന്നു. കൃത്യതയും സൂക്ഷ്മതയും ജീവിതവും 
കൂട്ടി വിളക്കിയെടുക്കുകയായിരുന്നു തന്റെ ജീവിതത്തിലുടനീളം നാടക 
ത്തിലൂടെ അനിലന്‍ ചിത്രശാല. 


ലു 


ം 
ലം 
ഥ 


ജോ ടു 
പ്ധന൦ അവം..27 [ 181.385) 
ലിപി ധാം 


തത പിപി കര കപിക 
ളു തു കു വാ കിം 
പ താട പ മുന മപികക 
ട്‌, ചു പി ടട തിക എ) 
കു കിച്ച ) 04൧൧൭ കറം ചെല 
5൨.൭ അര്‍) ഫറു മ്്ുഅ്താ- _63ല്‍ കളതി ബു 
മേള്‍്ഞു ഹപ തഥാപി 
൦ വ്‌, കഞ കങ്കണ ക്ത ട്ട ഷ്‌. 


കട ഒറു % 0) 
ടിഷ ഛി. ട്ഷ ചി ൬) ഫാ്യാക 


ക. $../ വു, പകക, പ ക്ഷം: ൧ ഥം. 
ഷിക ം /0" ഷീ). ഴ്ക ക. ചിലര്‌ _ ഹഗുഞന്ത്‌ 


ഹട വ്യ ചി. പഴകം ൧ ചി... 
ക കഥ ദിക്‌ .൧ഹ൭ലി-ണി പകം 
യ ഇട്ടോ അറ 
൧൭൦ ചി ലോധ മിമമിമംഷ്‌ കം ഷും 
ീ.ക്- .മഷി24 ൨൦./4 ടുച ദ്ചംിക പകക 
ഡേ ക പ്ല മദമികക്‌ വച്ച ശപ മക്ക്യി്‌ ലക 
ലിക്ഷിംഷങ ലു _ ൨൦/.ലിലൂം (0/ഷീച്ും ഗു) , 
ഹീ ക്മ്ഥാള്‍ ചര്‍ കുഷ ദര്തകകയം 


ി 


ചിഫ്‌ 
ഹ്യ (ക്കും 7 അഞ ഷ്ജ്കള്‍ 7. രിപ ന 
മകു്രീകു 224. നില്‌ 



























































കലാകാരന്റെ കുടുംബബന്ധങ്ങള്‍ 
പലപ്പോഴും പ്രശ്നവിഷയമാകാറുണ്ട്‌. 
സൌഹൃദത്തിന്റെ മൂല്യമറിഞ്ഞ്‌, 
ഉത്തരവാദിത്വത്തോടെ ജീവിച്ച 
ഒരു കലാകാരനെ ഉറ്റവര്‍ 
ഓര്‍ക്കുന്നതെങ്ങനെയാണ്‌? 


എന്റെ ജ്യേഷ്ഠന്‍ 





പി പി കെ പൊതുവാള്‍ 


% 
[൦7/ബുറിക്കു പിന്നാലെയുള്ള ഒാടത്ത?ത്‌ യഥാരീത്ഥ കഥ്ഥകാരമ്മാര്‌ 
(പ്രാദേശിക കഷ്ഥകാരന്മാരഥയി തരംതാഴ്ത്തപ്പെട്ടുന്ന (്രവണത ഏറി 
വരുന്മു 
പ്രിയപ്പട്ടവരെ, എന്റെ പ്രിയ ജ്യേഷ്ഠന്‍ പി പി കുഞ്ഞികൃഷ്ണന്‍ 
മാസ്റ്ററുടെ പാവനസ്മരണയ്ക്കുമുമ്പില്‍ സ്നേഹാദരപൂര്‍വ്ൃവം അര്‍പ്പിക്കു 
ന്ന ബാഷ്പാഞ്ജലിയാണ്‌ ഈ കുറിപ്പ്‌, ശിഷ്യന്മാരും സുഹൃത്തുക്കളും 
ആരാധകരും അദ്ദേഹത്തെ സ്നേഹപൂര്‍വ്വം കെ കെ മാസ്റ്റര്‍ എന്നു 
വിളിച്ചു. കലാസ്‌നേഹികള്‍ക്കും കലാസ്വാദകര്‍ക്കും അദ്ദേഹം അനി 
ലന്‍ ചിത്രശാലയായിരുന്നു. എഴുതിയതും അഭിനയിച്ചതും ആ പേ 
രിലായിരുന്നു. സ്റ്റേജുനാടകങ്ങള്‍, റേഡിയോനാടകങ്ങള്‍ എന്നിങ്ങനെ 
വ്ൃത്യസ്ത മേഖലകളില്‍ അഭിനയ മികവ്‌ പ്രകടിപ്പിച്ച്‌ പ്രേക്ഷകരുടേയും 
ശ്രോതാക്കളുടേയും പ്രശംസ നേടി. ഒട്ടനവധി നാടകങ്ങള്‍ സംവി 
ധാനം ചെയ്തു. പലതിലും പ്രധാന കഥാപാത്രമായി വേഷമിട്ട 
രംഗം കൈയടക്കി. നാടകങ്ങള്‍ക്ക്‌ പാട്ടെഴുതി, അവയുടെ സംഗീതം 
ചിട്ടപ്പെടുത്തി. പലതിലും പിന്നണിയിലിരുന്ന്‌ ഉപകരണങ്ങള്‍ വായിച്ചു. 
കഥാപാത്രങ്ങളെ അവരുടെ സ്വത്വം കൃത്യമായി വെളിപ്പെടുത്തുന്ന 
രീതിയില്‍ മെയ്ക്കപ്പ്‌ ചെയ്ത്‌ വേദിയില്‍ എത്തിച്ചു. നാടകം ശ്രദ്ധാ 
പൂര്‍വ്വം വായിച്ച്‌ കഥാപാത്രങ്ങളെ ഉള്‍ക്കൊണ്ടു മാത്രം മെയ്ക്കപ്പിനു 
തയ്യാറാക്കുക എന്നതായിരുന്നു അദ്ദേഹം സ്ഥിരമായി അവലംബി 
ച്ചിരുന്ന രീതി. അദ്ദേഹം നാടകങ്ങള്‍ക്ക്‌ കര്‍ട്ടന്‍ വരച്ചു. കട്ടട്ടുകള്‍ 
തയ്യാറാക്കി. അത്യാവശ്യമെങ്കില്‍ പിന്നണി ഗായകന്റെ റോളിലും പ്ര 
തൃക്ഷപ്പെട്ടു. യുവജനോത്സവ നാടകങ്ങളുടെ പിന്നണിയിലും വിധി 





100 ഇ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


കര്‍ത്താവായി മുന്നണിയിലും ദശാബ്ദങ്ങളോളം അദ്ദേഹം നിറഞ്ഞു 
നിന്നു. സ്‌കൂളെന്നോ കോളേജെന്നോ ഭേദമില്ലാതെ സംഘാടകര്‍ക്ക്‌ 
അദ്ദേഹത്തെ ഒഴിവാക്കാനാകില്ലായിരുന്നു. ഈ രീതിയില്‍ രംഗവേദി 
യുടെ അകത്തും പുറത്തും നിറഞ്ഞുനിന്ന വ്യക്തിത്വമായിരുന്നു ജ്യേഷ്ഠ 
ന്റേത്‌. അനിലന്‍ ചിര്രശാല തനിച്ചുവിചാരിച്ചാല്‍ ഒരു കലാസമിതിക്ക്‌ 
ഒരു നാടകം അരങ്ങിലെത്തിക്കാന്‍ കഴിയും എന്ന്‌ പലരും പറയാ 
റുണ്ടായിരുന്നത്‌ അതിശയോക്തിയായിരുന്നില്ല. 

അധ്യാപകന്‍ എന്ന നിലയിലുള്ള പ്രവര്‍ത്തനങ്ങളെക്കുറിച്ചു പറ 
ഞ്ഞാല്‍ അതും കലാപ്രവര്‍ത്തനത്തിന്റെ അനിവാര്യവും അഭേദ്യവുമായ 
ഭാഗമായിക്കണ്ട്‌ അധ്യാപനകര്‍മം നിര്‍വൃഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു 
മാസ്റ്റരുടേത്‌. ശിഷ്യരും സഹപ്രവര്‍ത്തകരും രക്ഷിതാക്കളും ഒരു 
പോലെ തലകുലുക്കി സമ്മതിക്കുന്ന കാരൃമാണിത്‌. പൊതുരംഗത്ത്‌ 
ഇറങ്ങുന്നവര്‍ സ്വന്തം തൊഴില്‍ രംഗത്തുനിന്ന്‌ മുറയ്ക്ക്‌ മാസപ്പടി പറ്റാ 
നുള്ള ഒരുപാധി മാ്രമായേ കാണാറുള്ളൂ എന്ന്‌ പൊതുവെ ആരോപ 
ണം ഉന്നയിക്കാറുണ്ട്‌. അദ്ദേഹത്തെക്കുറിച്ച്‌ (അല്ലെങ്കില്‍ അദ്ദേഹത്തിന്റെ 
സഹപ്രവര്‍ത്തകനും ഫ്്‌ളൂട്ട വാദന കലാകാരനുമായിരുന്ന ദാമോദരന്‍ 
മാസ്റ്ററെക്കുറിച്ച്‌) ആരെങ്കിലും അങ്ങനെ പറയുകയില്ല. അധ്യാപനത്തില്‍ 
മഹാമാതൃകകളായിരുന്നു ഈ രണ്ടുപേരും. (ഒന്നിലും രണ്ടിലും പ 
ഠിപ്പിക്കാനായിരുന്നു രണ്ടുപേര്‍ക്കും ഏറെ ഇഷ്ടം). കെ കെ മാസ്റ്റര്‍ 
ക്ലാസ്‌ മുറിയെത്തന്നെ നാടകവേദിയാക്കി മാറ്റി. പല പാഠഭാഗങ്ങളും 
നാടകവല്‍ക്കരിച്ച്‌ പഠിപ്പിച്ച്‌ കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകനായി 
മാറി. ഡി പി ഇ പി യും ഇപ്പോഴത്തെ പുതുവിദ്യാഭ്യാസ രീതികളും 
ആരംഭിക്കുന്നതിന്‌ എത്രയോ മുമ്പുതന്നെ അദ്ദേഹം അതെല്ലാം സ്വന്തം 
ക്ലാസ്മുറികളില്‍ പ്രാവര്‍ത്തികമാക്കുകയായിരുന്നു. അദ്ദേഹം വരച്ച 
അതിമനോഹരങ്ങളായ ചിത്രങ്ങള്‍ ഇന്നും പല ക്ലാസ്‌ മുറികളുടേയും 
ചുവരുകളെ അലങ്കരിച്ചു കൊണ്ട്‌ അതിനുള്ള സ്മാരകമായി നിലനി 
ല്‍ക്കുന്നു. 

ജ്യേഷ്ഠന്റെ സാഹിത്ൃയസംഭാവനകളെക്കുറിച്ച്‌ നടേ സൂചിപ്പി 
ച്ചല്ലേോ. ഗാനരചനയ്ക്കു പുറമെ കവിത, നാടകം, തിരക്കഥ എന്നിവയുടെ 
രചനയിലൂടെയും സര്‍ഗ്ഗാത്മകത തെളിയിച്ചിട്ടുണ്ട്‌. ഒന്നും പക്ഷേ, പ്ര 
സിദ്ധീകരണത്തിനു നല്‍കിയിട്ടില്ല. കലാപ്രവര്‍ത്തനങ്ങള്‍ക്കിടയില്‍ 
അതിനു സമയം കണ്ടെത്താനായില്ലെന്നതാണ്‌ വാസ്തവം. മിക്കതും 
പല സമയങ്ങളിലായി നഷ്ടപ്പെട്ടുപോയി. കണ്ടെടുക്കാന്‍ കഴിഞ്ഞവയില്‍ 
ചിലത്‌ ഈ സ്മരണികയില്‍ ഉള്‍ക്കൊള്ളിച്ചിട്ടുണ്ട്‌. മലയാളത്തിലെ 
മിക്കവാറും എല്ലാ നാടകങ്ങളും നാടകസാഹിത്യവും രംഗവേദിയുമായി 
ബന്ധപ്പെട്ട പഠനങ്ങളും ഉള്‍ക്കൊള്ളുന്ന സമ്പന്നമായ ഒരു ഗ്രന്ഥശേ 
ഖരം ജ്യേഷ്ഠന്‍ ഉണ്ടായിരുന്നു. നാടകത്തെക്കുറിച്ച്‌ എവിടെ കണ്ടാലും 
അതെല്ലാം ശേഖരിച്ചു സൂക്ഷിക്കുമായിരുന്നു. പ്രതങ്ങളില്‍ വരുന്ന ബ 
ന്ധപ്പെട്ട ചെറിയ വാര്‍ത്ത പോലും വെട്ടിയെടുത്തു സൂക്ഷിക്കുമായിരുന്നു. 
നോട്ടീസുകള്‍ പോലും സൂക്ഷിക്കുമായിരുന്നു. ഏതാണ്ട്‌ അമ്പതു 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജ | 17] 


വര്‍ഷത്തെ നാടക ചരിയ്രത്തിന്റെ കാലികമായ രേഖകള്‍ ഇവയിലൂടെ 
ഗ്രഹിക്കാന്‍ കഴിയുമായിരുന്നു. നാടക ഗ്രന്ഥങ്ങളില്‍ നിന്നും ആനു 
കാലികങ്ങളില്‍ നിന്നും ശേഖരിച്ച കുറിപ്പുകള്‍ ക്വട്ടേഷനുകൾ എന്നിവ 
എഴുതി വെച്ച എത്രയോ ഡയറികള്‍ കൂടി സൂക്ഷിച്ചിരുന്നു എന്നു കൂടി 
സൂചിപ്പിക്കട്ടെ. 

ഒരു പതിറ്റാണ്ടു മുമ്പ്‌ ഉദിനൂരില്‍ വെച്ചു നടന്ന കേരള സംഗീത 
നാടക അക്കാദമിയുടെ കലാമേളയെക്കുറിച്ചോര്‍ക്കുന്നവരുടെ മന 
സ്സുകളില്‍ അന്ന്‌ അവിടെ അക്കാദമി സംഘടിപ്പിച്ച പ്രദര്‍ശനം 
ഉണ്ടാകും. അന്ന്‌ അതിനായി ഒരുക്കിയ സാമ്രഗികളില്‍ ഒരു വലിയ പജം 
മാസ്റ്റരുടെ ശേഖരത്തില്‍ നിന്നും തെരഞ്ഞെടുത്ത നാടക സംബന്ധി 
യായ അനര്‍ഘ വസ്തുക്കളും വസ്തുതകളുമായിരുന്നു. ഇന്നത്തെ 
പ്രശസ്ത നടന്‍ ശ്രീനിവാസന്റെ യൌവനത്തിലെ നാടകകാലത്ത്‌ 
മാസ്റ്ററുടെ കുടുംബസുഹൃത്തായും സഹനാടകപ്രവര്‍ത്തകനായും കുറച്ചു 
കാലം തൃക്കരിപ്പൂരില്‍ കഴിഞ്ഞ ആ നല്ല കാലവും ഓര്‍ക്കുന്നു. ഒരു 
വായനക്കാരനും എഴുത്തുകാരനുമൊക്കെയായി മാറാന്‍ എനിക്കു 
ഏറ്റവും വലിയ പ്രചോദനമായി ഭവിച്ചത്‌ കൃഷ്ണേട്ടന്‍ വിദ്യാര്‍ത്ഥി 
ദിനങ്ങളില്‍ എനിക്കു കൊണ്ടുത്തന്ന പുസ്തകങ്ങളായിരുന്നു എന്നു 
നന്ദിയോടെ സ്മരിക്കുന്നു. 

ജീവിതകാലത്ത്‌ അര്‍ഹിക്കുന്ന ഓദ്യോഗികമായ അംഗീകാര 
ങ്ങളോ പുരസ്കാരങ്ങളോ ഒന്നും കെ കെ മാഷെ തേടിയെത്താതിരുന്നത്‌ 
എന്തു കൊണ്ടാണെന്ന്‌ പലരും വ്യാകുലതയോടെ, അലപം രോഷ 
ത്തോടെ, ചോദിക്കുന്നതും കേട്ടിട്ടുണ്ട്‌. സ്വയം മറന്ന്‌ അര്‍പ്പണ മനോ 
ഭാവത്തോടെ പ്രവര്‍ത്തിക്കുന്നവരെ ഓപചാരിക സ്ഥാപനങ്ങളോ അതു 
കൊണ്ടുനടക്കുന്നവരോ കണ്ടാലും ശ്രദ്ധിച്ചില്ലെന്നു വരും. ചിലപ്പോള്‍ 
ബോധപൂര്‍വ്വം മാറ്റി നിര്‍ത്തിയെന്നും വരും. കലയ്ക്കു വേണ്ടി, സ്വന്തം 
വിശ്വാസദാര്‍ഡ്്യങ്ങള്‍ക്കു വേണ്ടി, മുഖം നോക്കാതെ കലഹിക്കുന്നവര്‍ 
അംഗീകാരങ്ങള്‍ക്കു പിന്നാലെ പോകാന്‍ മിനക്കെടാറുമില്ല. ആ കൂട്ട 
ത്തില്‍ പെട്ട ഒരപൂര്‍വ്വ ജനുസ്സായിരുന്നു എന്റെ ജ്യേഷ്ഠന്‍. 

ഈ കുറിപ്പിന്റെ ആരംഭത്തില്‍ ഉദ്ധരിച്ച വാക്കുകള്‍ 2019 ഫെ[്രു 
വരി 3 ന്‌ തൃക്കരിപ്പൂരില്‍ വെച്ചു നടന്ന യുവകലാ സാഹിതിയുടെ കെ 
കെ മാസ്റ്റര്‍ സ്മൃതിസദസ്സ്‌ ഉദ്ഘാടനം ചെയ്തുകൊണ്ട്‌ ഗായകനും 
സാംസ്‌കാരിക പ്രവര്‍ത്തകനുമായ വി ടി മുരളി നടത്തിയ പ്രസംഗത്തില്‍ 
നിന്നാണ്‌. നേരാണ്‌, സെല്ര്രിറ്റിക്കു പിന്നാലെയുള്ള നെട്ടോട്ടത്തില്‍ 
യഥാര്‍ത്ഥ കലാകാരന്മാര്‍ വിസ്മരിക്കപ്പടുന്നു. പ്രാദേശിക കലാകാരന്മാര്‍ 
എന്ന കള്ളിയില്‍ ഒതുക്കി അവരെ മുഖ്യധാരയില്‍ നിന്ന്‌ മാറ്റിനിര്‍ത്തി 
നിസ്സാരവല്‍ക്കരിക്കുന്നു. എങ്കിലും എന്റെ നാട്ടുകാരും ഇവിടത്തെ കലാ 
സമിതികളും കലയുമായി ബന്ധപ്പെട്ട മറ്റു സംഘടനകളും അവയുടെ 
(്രവര്‍ത്തകരും വിദ്യാലയങ്ങളും ജ്ഷ്ഠനെ വലിയ കലാകാരനാ 
യിത്തന്നെ കൊണ്ടാടുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നു എന്നത്‌ 
അത്യന്തം ചാരിതാര്‍ത്ഥൃജനകമാണ്‌. 





ജേഷ്ഠന്‍, ഗുരു, 
സുഹൃത്ത്‌ 





പി പി ഗോവിന്ദന്‍ 


[॥]॥ കന്നു പോയിട്ട്‌ അഞ്ചു വര്‍ഷം. അതില്‍ കൂടുതല്‍ വര്‍ഷം രോഗശയ്യയില്‍. 
നാലുവര്‍ഷം സംസാരിക്കാനോ പ്രതികരിക്കാനോ ആവാത്ത അവസ്ഥ. 
2016 ജനുവരി 8ന്‌ നടന്‍ ശ്രീനിവാസന്‍ ഏട്ടനെ കാണാന്‍ വീട്ടില്‍ വന്നി 
രുന്നു. ഒന്നു പ്രതികരിക്കാന്‍കൂടി കഴിഞ്ഞില്ല. ഒരു മിനിറ്റ്‌ മുഖത്തേക്ക്‌ 
മാത്രം നോക്കി. കൂടെയുള്ളവരെയൊക്കെ കണ്ണീരിലാഴ്ത്തിയ ഒരു രംഗ 
മായിരുന്നു അത്‌. കണ്ണൂരില്‍ നിന്നും ധാരധാരയായി കണ്ണീര്‍ വീണത്‌ 
എല്ലാവരെയും കരയിപ്പിച്ചു. 

കൃത്യനിഷ്ഠ പാലിക്കുന്നതില്‍ ഏട്ടന്‍ കണിശക്കാരനായിരുന്നു. 
ആരുടെ മുമ്പിലും തനിക്ക്‌ ശരിയാണെന്ന്‌ തോന്നിയത്‌ മുഖത്തുനോക്കി 
പറയും. അത്‌ ചിലപ്പോള്‍ മറ്റുള്ളവരുടെ അപ്രീതിക്ക്‌ കാരണമായേക്കാം. 
എന്തുതന്നെയായാലും ആരോടെങ്കിലും ദേഷ്യമോ വിരോധമോ ഉണ്ടാ 
യിരുന്നില്ല. ആ പറഞ്ഞത്‌ അവിടെ തീര്‍ന്നു. 
1973ലാണ്‌ ഏട്ടന്റെ കൂടെ ആദ്യമായി മെയ്ക്കപ്പിന്‌ പോകുന്നത്‌. 
എനിക്കന്ന്‌ മെയ്ക്കപ്പിനെക്കുറിച്ച്‌ കാര്യമായ ഒരു അറിവും ഉണ്ടായി 
രുന്നില്ല. ആ കാലത്ത്‌ ഉദിനൂര്‍ എ യു പി സ്‌കൂളില്‍ വാര്‍ഷികാഘോഷം 
പരിപാടികള്‍ക്ക്‌ ഏട്ടനെയാണ്‌ വിളിക്കുക. അന്ന്‌ മെയ്ക്കപ്പ്‌ ചെയ്യാന്‍ 
ഈ പ്രദേശത്ത്‌ ഏട്ടനും തമ്പാനും (അപ്സര ആര്‍ട്സ്‌) മാത്രമേ 
ഉണ്ടായിരുന്നുള്ളു. ഏട്ടന്‍ സംവിധാനം ചെയ്ത നാടകത്തിന്‌ എന്നെയും 
കൂട്ടിയാണ്‌ പോകാറുള്ളത്‌. ചീമേനി, കയ്യൂര്‍, കൊടക്കാട്‌, ഇടയിലെക്കാട്‌, 
ഉദിനൂര്‍ ഇവിടങ്ങളിലൊക്കെ നാടകത്തിന്‌ പോയ ഓര്‍മ്മകള്‍ ഇന്നും 
മായാതെ മനസ്സിലുണ്ട്‌. നാടകത്തിന്റെ നോട്ടീസ്‌ കിട്ടിയാല്‍ ഏട്ടന്‍ 
എന്റെയടുത്ത്‌ വരും. നാടകത്തിലെ കഥാപാര്രങ്ങളെയൊക്കെ എനിക്കു 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 170 


മനസ്സിലാക്കിത്തരും. മെയ്ക്കപ്പ്‌ എങ്ങനെയൊക്കെ വേണമെന്നൊക്കെ 
പറഞ്ഞുതരും. വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാന്‍ വാങ്ങും. 
“എട്ടുമണിക്കാണ്‌ നാടകം, മൂന്നുമണിക്കൂര്‍ മെയ്ക്കപ്പിനു വേണം. അതു 
കൊണ്ട്‌ അഞ്ചുമണിക്ക്‌ അവിടെ എത്തണം” നോട്ടീസ്‌ നോക്കി ഏട്ടന്‍ 
പറയും. 

“എട്ടുമണിക്ക്‌ എന്നുപറഞ്ഞാല്‍ ആ സമയത്ത്‌ തന്നെ 
തുടങ്ങുമോ?” എന്റെ സംശയം ഏട്ടനോട്‌ പറഞ്ഞു. “നമുക്ക്‌ അതൊന്നും 
അറിയേണ്ട, പറഞ്ഞ സമയത്ത്‌ നമുക്ക്‌ അവിടെ എത്തണം” അഞ്ചു 
മണിക്ക്‌ അവിടെ എത്തിയപ്പോള്‍ ആരുമില്ല, ഒഴിഞ്ഞ സ്റ്റേജ്‌ മാത്രം. 
ഇന്നത്തെ പോലെ ഇരിക്കാന്‍ കസേരകളൊന്നും അന്നുണ്ടായിരുന്നില്ല. 
ആരോടെങ്കിലും വിവരം ചോദിക്കാമെന്നു വിചാരിച്ചാല്‍ ഒരാളെയും 
കാണുന്നില്ല. ക്ലബ്ബിന്റെ പുറത്തെ വരാന്തയില്‍ ഇരുന്നു. ആറു മണിയാ 
യി, ഏഴു മണിയായി. ഏഴു മണിക്കു ശേഷം കുറച്ചു പേര്‍ വന്നു. 

“മാഷ്‌ നേരത്തെ വന്നോ?” - ഒരു ഭാരവാഹി. 
“ഞങ്ങള്‍ അഞ്ചു മണിക്ക്‌ എത്തി.” 
“നാടകം എട്ടുമണിക്കൊന്നും കളിക്കാന്‍ പറ്റൂല. പൊതുസമ്മേളനം 
എട്ടുമണിക്കാണ്‌ ആരംഭിക്കാന്‍ വിചാരിക്കുന്നത്‌. പിന്നെ കുട്ടികളുടെ 
ഡാന്‍സ്‌, സിനിമാറ്റിക്‌ ഡാന്‍സ്‌. നാടകം പത്തുമണിക്ക്‌ എങ്കിലും 
തുടങ്ങാമെന്ന്‌ വിചാരിക്കുന്നു” ഇതും പറഞ്ഞ്‌ ഭാരവാഹി പോയി. 
ഏതായാലും 12 മണിക്ക്‌ നാടകം തുടങ്ങി. തീര്‍ന്നപ്പോള്‍ മൂന്നു 
മണിയായി. നല്ല തണുപ്പ്‌. ഓലകൊണ്ടു മറച്ച മെയ്ക്കപ്പ്‌ റൂമിലാണ്‌ 
വിശ്രമിക്കേണ്ടത്‌. ഏട്ടന്‍ ബെഞ്ചിന്റെ മേലെ കിടന്നു. ഞാന്‍ താഴെ ഓല 
വിരിച്ചും. അതിനിടയില്‍ നേരത്തെ കണ്ട ഭാരവാഹി ഏട്ടന്‌ ഒരു കവര്‍ 
കൊടുത്തു. മെയ്ക്കപ്പിന്റെ ചാര്‍ജ്‌ ഏട്ടന്‍ പറയുകയില്ല. തന്നത്‌ വാങ്ങും. 
ആ കവറില്‍ നിന്നും പത്തോ ഇരുപതോ എടുത്തു ബാക്കി എനിക്കു 
തരും. എവിടെ നാടകത്തിനു പോയാലും ഇതുപോലെതന്നെ. 
മറ്റുള്ളവര്‍ ദുഃഖിക്കുന്നതോ വിഷമിക്കുന്നതോ ഏട്ടന്‌ കാണാന്‍ 
പറ്റുകയില്ല. നാലാളറിയാതെ അവരെ സമാധാനിപ്പിക്കുകയും സഹായി 
ക്കുകയും ചെയ്യും. 

1977ലാണ്‌ നടന്‍ ശ്രീനിവാസന്‍ തൃക്കരിപ്പൂരിലേക്ക്‌ വരുന്നത്‌. 
അക്കാലത്ത്‌ തൃക്കരിപ്പൂര്‍ ദേശീയ കലാവേദിയുടെ നാടകങ്ങള്‍ 
(അധികവും മത്സരനാടകങ്ങള്‍) സംവിധാനം ചെയ്തിരുന്നത്‌, ഞങ്ങള്‍ 
അന്നും ഇന്നും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന 
തലശ്ശേരിയിലെ എം രവീന്ദ്രനാഥ്‌ ആയിരുന്നു. തലശ്ശേരിയില്‍നിന്നും 
അദ്ദേഹം തൃക്കരിപ്പൂരിലേക്ക്‌ വരുന്നത്‌ സ്വന്തം ബുള്ളറ്റ്‌ മോട്ടോര്‍ 
സൈക്കിളിലാണ്‌. കുറച്ചുദിവസം ഇവിടെ തങ്ങും. അന്ന്‌ രവിയേട്ടനും 
അത്തരിച്ച അഡ്വക്കേറ്റ്‌ ജീവാനന്ദും എത്രയോ ദിവസങ്ങളില്‍ വീട്ടില്‍ 
താമസിച്ചിരുന്നു. രവിയേട്ടന്‍ ഒരു പൈസ പോലും ഞങ്ങളോട്‌ 
(പതിഫലം വാങ്ങിയിരുന്നില്ല. വേണമെങ്കില്‍ ഞങ്ങളെ സഹായിക്കും. 
ആവശ്യം നോക്കി സ്വന്തം നാടകസമിതിയിലെ നടന്മാരെ വരെ അദ്ദേഹം 
കൊണ്ടുവന്നു നാടകത്തില്‍ അഭിനയിപ്പിക്കാനും തയ്യാറായിരുന്നു. 





104 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ആ കാലത്താണ്‌ ഒരു പ്രൊഫഷണല്‍ നാടക്രടൂപ്പ്‌ ഉണ്ടാക്കി 
ക്കൂടെ എന്ന ആശയം ഏട്ടന്‍ പറഞ്ഞത്‌. എല്ലാവര്‍ക്കും അത്‌ സ്വീകാര്യ 
മായി. ഭ്രൂപ്പിന്‌ പേരുണ്ടാക്കാന്‍ ഏട്ടനെ തന്നെ ഏല്‍പ്പിച്ചു. “ഘനശ്യാമ” 
എന്ന പേര്‍ എല്ലാവര്‍ക്കും ഇഷ്ടമായി. ഇനി വേണ്ടത്‌ ഒരു സ്ക്രിപ്റ്റ്‌. 
സ്ക്രിപ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോള്‍ രവിയേട്ടന്‍ പറഞ്ഞു: “നാട്ടില്‍ 
എന്റെ ഒരു സുഹൃത്തുണ്ട്‌ ഫിലിം ഇന്‍സ്റ്ിറ്റ്യൂട്ടില്‍ നിന്ന്‌ ബിരുദം നേ 
ടിയ ശ്രീനിവാസന്‍. ഞാനയാളെ പറഞ്ഞ്‌ ഏര്‍പ്പാടാക്കാം.” രവിയേട്ടന്‍ 
പറഞ്ഞത്‌ എല്ലാവര്‍ക്കും സ്വീകാര്യമായി. രണ്ടുദിവസം കഴിഞ്ഞ്‌ ശ്രീനി 
വാസന്‍ തൃക്കരിപ്പൂരില്‍ എത്തി -1977ല്‍. താമസവും റിഹേഴ്‌സല്‍ക്യാമ്പും 
ഇപ്പോള്‍ മുറാദ്‌ സ്റ്റുഡിയോ സ്ഥിതിചെയ്യുന്ന ബില്‍ഡിങ്ങില്‍. സ്ക്രിപ്റ്റി 
ന്റെ പണി ആരംഭിച്ചു. അതിനിടയില്‍ മത്സരനാടകങ്ങള്‍ക്ക്‌ പയ്യന്നൂരി 
ലും കരിവെള്ളുരിലും ഒക്കെ പോകാറുണ്ടായിരുന്നു. രചന 
യ്ക്കിടയില്‍ തന്നെ നാടകത്തിന്‌ പേരും കൊടുത്തു- “ആരുടെ 
സാമ്രാജ്യം”. സ്ക്രിപ്റ്റ്‌ പൂര്‍ത്തിയാക്കുന്നതിനു മുമ്പെ ശ്രീനി 
വാസന്‌ ഒരു ടെല്രഗാം വന്നു. ഉടനെ മ്രരാസിലെത്തണം എന്ന്‌ പറ 
ഞ്ഞ്‌. ആദ്യം അദ്ദേഹം പോകാന്‍ കൂട്ടാക്കിയില്ല. “നാടകത്തിന്റെ പ 
ണി തുടങ്ങിയതല്ലേ, അത്‌ പൂര്‍ത്തിയാക്കാതെ എങ്ങനെ പോകും?” “ഒരു 
നല്ല കാര്യമല്ലേ, ര്രീനിവാസന്‍ പോവുക തന്നെ വേണമെന്ന്‌ 
ഏട്ടന്‍ പറഞ്ഞപ്പോള്‍ അദ്ദേഹത്തിന്‌ അത്‌ തള്ളിക്കളയാന്‍ പറ്റിയില്ല. 
അന്നത്തെ ആ പോക്കിലാണ്‌ ശ്രീനിവാസന്‍ എന്ന്‌ ചലച്ചിത്രപ്രതിഭ 
ഉദയം കൊണ്ടത്‌. ഞങ്ങള്‍ക്കും, പ്രത്യേകിച്ച്‌ രവീന്ദ്രനാഥിനും അതില്‍ 
അഭിമാനിക്കാം. 

നാടക റിഹേഴ്‌സല്‍ രാത്രി ഒമ്പതുമണിക്കാണ്‌ തുടങ്ങാറുള്ളത്‌. 
ഭക്ഷണമൊക്കെ അവിടുന്നുതന്നെ ഉണ്ടാക്കും. അധികവും കപ്പയും 
മത്തിയും ആണ്‌. ചിലപ്പോള്‍ മൂന്നുമണിയൊക്കെ കഴിയും റിഹേഴ്‌സല്‍ 
തീരാന്‍. ഞങ്ങളുടെ ക്യാമ്പിന്റെ അടുത്തുതന്നെയാണ്‌ ബില്‍ഡിംഗ്‌ ഉടമ 
ആമിന ഉമ്മയുടെ വീട്‌. (1984ല്‍ ആമിന ഉമ്മ കൊല്ലപ്പെട്ടു, ആഭരണ 
കവര്‍ച്ചയ്ക്ക്‌ ഇടയിലായിരുന്നു മരണം) ആമിന ഉമ്മയെ കണ്ടാല്‍ 
ആരുമൊന്നു നോക്കിപ്പോകും. അന്ന്‌ 60-65 വയസ്സുകാണും. കാതില്‍ 
നിറയെ അലിക്കത്തും കഴുത്തില്‍ നിറയെ മാലയും ഉമ്മയുടെ സൌന്ദര്യം 
ഒന്നുകൂടി വര്‍ദ്ധിപ്പിച്ചു. എപ്പോഴും പ്രസന്നവദനയായിരുന്നു. നന്നായി 
മുറുക്കണം. വെള്ളവസ്ര്തം മാര്രമേ ധരിക്കൂ. ചുണ്ടുകള്‍ എപ്പോഴും 
ചുകന്നിരിക്കും. പഴയ മുസ്ലിം സിനിമകളിലെ അംബികയുടെ കഥാപാത്രം 
പോലെ. രവീന്ദ്രനാഥിനും നന്നായി മുറുക്കണം. റിഹേഴ്സല്‍ തുടങ്ങും 
മുമ്പേ ഉമ്മ ചെചല്ലപ്പെട്ടിയുമായി വന്നിരിക്കും. രണ്ടുപേരും “ബിശ്യഠ" പ 
റഞ്ഞ്‌ മുറുക്കും. രവിയേട്ടന്‍ വരാന്‍ വൈകിയാല്‍ ഉമ്മ ചോദിക്കും: 
“ആ തമാസക്കാരന്‍ വന്നില്ലേ?” എന്ന്‌. റിഹേഴ്സല്‍ തീരുന്നതുവരെ ഉമ്മ 
ഉറങ്ങാതെ കാത്തിരിക്കും. അത്രയ്ക്ക്‌ ഇഷ്ടമായിരുന്നു ഞങ്ങളെയും 
ഞങ്ങള്‍ക്കവരേയും. ഈ അവസരത്തില്‍ അവര്‍ക്ക്‌ പ്രണാമം അര്‍പ്പി 
ക്കുന്നു. റിഹേഴ്‌സല്‍ തീരുന്നതുവരെ ഏട്ടനും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജു | 171) 


1978 ല്‍ നടന്ന കരിവെള്ളൂര്‍ മുച്ചിലോട്ട്‌ പെരുങ്കളിയാട്ടത്തോടനുബ 
ന്ധിച്ചുള്ള നാടകമത്സരത്തില്‍ ഞങ്ങളും പങ്കെടുത്തിരുന്നു. രവീന്ദ്രനാ 
ഥിന്റെ സംവിധാനത്തില്‍ 'അവസ്കന്ധം' എന്ന നാടകം. അതിലെ 
കഥാപാത്രങ്ങളായിരുന്നു ഉത്തമനും അധമനും. ഉത്തമന്‍ രവീന്ദ്രനാ 
ഥ്‌, അധമന്‍ ശ്രീനിവാസന്‍. ഇതിന്റെ റിഹേഴ്‌സലിന്‌ ഒരു ദിവസം 
മാത്രമേ ശ്രീനി ഉണ്ടായിരുന്നുള്ളൂ. സിനിമയുടെ ആവശ്യത്തിനായി 
മദിരാശിയിലേക്ക്‌ പോകേണ്ടിവന്നു. തിരിച്ചുവരുന്നത്‌ മത്സരത്തിന്റെ 
തലേദിവസം. പ്രോസൊന്നും ഹൃദിസ്ഥമാക്കിയിരുന്നില്ല. വെള്ളമുടി, 
വെള്ളത്താടി, വെള്ള മുണ്ടും പുതപ്പും. ഏട്ടനായിരുന്നു ശ്രീനിയെ 
മെയ്ക്കപ്പ്‌ ചെയ്തിരുന്നത്‌. എനിക്ക്‌ ചമയം കൂടാതെ പ്രോംപ്റ്ററുടെ 
റോള്‍ കൂടിയുണ്ട്‌. സ്റ്റേജ്‌ സൌകര്യം കുറഞ്ഞതുകാരണം ഞാന്‍ നിന്നത്‌ 
സണ്ട്‌സിസ്റ്റം വെച്ച ഭാഗത്തായിരുന്നു. അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോള്‍ 
ശ്രീനിക്ക്‌ പ്രോസ്‌ ഓര്‍മ്മയില്ല. എനിക്കാണെങ്കില്‍ ഉച്ചത്തില്‍ പറഞ്ഞു 
കൊടുക്കാനും സാധിക്കില്ല. ഞാന്‍ ആംഗ്യഭാഷയില്‍ കാണിച്ചാല്‍ എന്നെ 
നോക്കിയാലല്ലേ പ്രോസ്‌ മനസ്സിലാകൂ..... കുറച്ചു സെക്കന്‍ഡുകളുടെ നി 
ശബ്ദുത. ശ്രീനിക്കൊരു കുലുക്കവുമില്ല. രവിയേട്ടന്‍ സമയോചിതമായി 
ഇടപെട്ടു. “എന്താ അധമാ ഒന്നും മിണ്ടാത്തത്‌. എന്തെങ്കിലും 
പറയൂ...” ശ്രീനി ഞെട്ടി എന്റെ മുഖത്ത്‌ നോക്കിപ്പോയി. ആ സമയം 
ഞാന്‍ ആംഗ്യഭാഷയില്‍ പ്രോസ്‌ പറഞ്ഞപ്പോള്‍ ശ്രീനി അഭിനയം 
തുടര്‍ന്നു. നാടകത്തിന്‌ സമ്മാനങ്ങള്‍ ഒന്നും കിട്ടിയില്ല. 

ഏതെങ്കിലും ഒരു ജോലി ഏട്ടനെ ഏല്‍പ്പിച്ചാല്‍ അതൊരു തപസ്യ 
പോലെയാണ്‌. അത്‌ പൂര്‍ത്തീകരിച്ചേ വിശ്രമമുള്ളൂ. എല്ലാ കലകളേയും 
തപസ്യപോലെ കൊണ്ടുനടന്ന ഏട്ടന്‌ രോഗലക്ഷണം ആരംഭിക്കുന്നതും 
കലയുടെ വേദിയില്‍ നിന്നുതന്നെ. പയ്യന്നൂര്‍ കോളേജ്‌ കലോത്സവത്തില്‍ 
ജഡ്ജ്മെന്റിനു പോയപ്പോള്‍ കുഴഞ്ഞുവീഴുകയായിരുന്നു. 


വി 


കൃഷ്ണേട്ടന്‍ 





ഗിരിജഏ കെപി 


ന്റെ ഏറ്റവും (പിയപ്പെട്ട ഏട്ടനായിരുന്നു. സ്വന്തം അനുജത്തിയെപ്പോലെ 
യാണ്‌ അനുജന്മാരുടെ ഭാര്യമാര്‍. ഏതുകാര്യവും പറയാന്‍ പറ്റുന്ന 
ഒരാളായിരുന്നു ഏട്ടന്‍. ചുരുക്കിപ്പറഞ്ഞാല്‍ ഒരു അടുത്ത സുഹൃത്ത്‌ 
എന്നുതന്നെ പറയാം. അങ്ങനെയുള്ള ഒരു അടുപ്പമായിരുന്നു. പക്ഷേ, 
വിധി അങ്ങനെയാണല്ലോ... ഇത്രയും നല്ല മനസ്സുള്ള ഒരാള്‍ക്ക്‌ അവസാന 
കാലം ഇങ്ങനെ ഒരു ദുര്‍വിധി വന്നല്ലോ എന്നോര്‍ക്കുമ്പോഴാണ്‌ 
നടുങ്ങിപ്പോകുന്നത്‌. കാണുമ്പോള്‍ തിരിച്ച്‌ ഞങ്ങളോട്‌ പ്രതികരിക്കാന്‍ 
പറ്റാത്തവിധം എട്ടുവര്‍ഷം നീണ്ട കിടപ്പ്‌. 

ഏട്ടന്‌ കുട്ടികള്‍ എന്നുവെച്ചാല്‍ ജീവനാണ്‌. എന്റെ രണ്ടു 
മക്കളും മുക്കാല്‍ഭാഗവും ഏട്ടന്റെ വീട്ടില്‍ തന്നെയാണ്‌. നന്നേ ചെറിയ 
കൂട്ടികളായിരിക്കുമ്പോള്‍ത്തന്നെ അവരെ ഏട്ടന്‍ എടുത്തുകൊണ്ടു 
പോകും. കുട്ടികള്‍ ദേഹത്ത്‌ മൂര്രമൊഴിച്ചാല്‍ ഏട്ടന്‍ പറയുക “ഉണ്ണി 
മൂത്രം പുണ്യാഹം” എന്നാണ്‌. ഇന്ന്‌ എന്റെ മകള്‍ക്ക്‌ എന്തെങ്കിലും 
കലാവാസനയുണ്ടെങ്കില്‍ അത്‌ ഏട്ടനാണ്‌ ഉയര്‍ത്തിക്കൊണ്ടുവന്നത്‌. 
രണ്ടാംക്ലാസില്‍ പഠിക്കുന്ന സമയത്തുതന്നെ അവള്‍ മത്സരങ്ങളില്‍ എല്ലാം 
പങ്കെടുക്കും. ആ സമയത്ത്‌ സന്ധ്യക്ക്‌ ഏട്ടന്റെ വീട്ടിലേക്ക്‌ ഒരു പോ 
ക്കുണ്ട്‌. തിരിച്ചുവരുമ്പോള്‍ പത്തരമണിയൊക്കെയാകും. ഞങ്ങള്‍ അവിടെ 
എത്തുമ്പോള്‍ ഏട്ടന്‍ കാത്തിരിപ്പുണ്ടാകും, പാട്ടിന്റെ റിഹേഴസലിനു വേണ്ടി. 
വലിയ ക്ലാസില്‍ എത്തുമ്പോഴേക്കും ഒരു മൈക്ക്‌ സംഘടിപ്പിച്ച അതില്‍ 
കൂടിയാണ്‌ പാടിക്കുക. അതു പാടിപ്പാടിച്ച്‌ ഒരു നിലവാരം ഉറപ്പാക്കിയിട്ടേ 
ഏട്ടന്‍ നിര്‍ത്തുകയുള്ളു. ഒടുവില്‍ പറയും-“വളരെ മെച്ചമുണ്ട്‌” എന്ന്‌. 
അങ്ങനെ പഴയ കാല ഓര്‍മ്മകള്‍ പറഞ്ഞാല്‍ ഒരുപാടുണ്ട്‌. 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ 170 


എന്റെ മനസ്സില്‍ തറച്ചുനില്‍ക്കുന്ന ഒരു സംഭവമുണ്ട്‌. ഒരു ദി 
വസം വീട്ടില്‍ വന്ന്‌ എന്നോട്‌ പറഞ്ഞു. “എംബ്രോയ്ഡറി മത്സരത്തിന്‌ 
ഒരു ജഡ്ജായി പോകാനുണ്ട്‌, നീ കൂടി വരണം” എന്ന്‌. സ്ഥലം പയ്യന്നൂര്‍ 
കോളേജ്‌. ഞാനൊന്നു ഞെട്ടി. “അയ്യോ, ഞാനാ...?” ഇതുവരെ ഒരു 
ജഡ്ജ്‌മെന്റിനും പോകാത്ത ഞാന്‍, അതും പയ്യന്നൂര്‍ കോളേജില്‍... 
അപ്പോള്‍ എന്നോടുപറഞ്ഞ വാക്ക്‌ ഇപ്പോഴും കാതില്‍ മുഴങ്ങുന്നു: “നീ 
എന്റെ കൂടെയല്ലേ വരുന്നത്‌, നല്ലത്‌ നോക്കി തരുന്ന പേപ്പറില്‍ മാര്‍ക്ക്‌ 
ഇട്ടാല്‍ മതി” എന്ന്‌. ബാക്കി ഞാന്‍ പറഞ്ഞുതരാം എന്നും. എന്നാലും 
അത്‌ ഉള്‍ക്കൊള്ളാന്‍ എനിക്കു കഴിഞ്ഞില്ല. ഞാന്‍ അതില്‍ നിന്നും 
പിന്മാറി. പക്ഷേ ഇപ്പോള്‍ അതോര്‍ക്കുമ്പോള്‍ കൂടുതല്‍ വേദനയാണ്‌. 
അന്നു ഞാന്‍ ഒന്നിച്ചുപോയിരുന്നെങ്കില്‍..... ആ ദിവസമാണ്‌ ഏട്ടന്‍ 
ക്ഷീണമായി അവിടെ വീണ്‌ ആശുപ്രതിയില്‍ കൊണ്ടുപോയത്‌. ഇന്നും 
മനസ്സിന്‌ അതൊരു കുറ്റബോധമായി തോന്നാറുണ്ട്‌. അത്‌ രോഗത്തിന്റെ 
ഒരു തുടക്കമായിരുന്നു. 

ഇന്ന്‌ നമ്മുടെ സമൂഹത്തില്‍ പലപ്പോഴും ഒരു വ്യക്തി 
ജീവിച്ചിരിക്കുമ്പോള്‍ വേണ്ട ആദരവ്‌ കിട്ടുന്നില്ല. ഈ വിഷമം ഏട്ടന്‍ 
തന്നെ പലതവണ പറഞ്ഞുകേട്ടിട്ടുണ്ട്‌. അവസാന സമയത്ത്‌ ഏട്ടനു തന്നെ 
എന്തോ ഒരു മനോവിഷമം പോലെ ഉണ്ടായിട്ടുണ്ട്‌. എഴുതിവെച്ചിരുന്ന 
കുറെ കഥകളും കവിതകളും വാശി പോലെ കീറിക്കളയുകയായിരുന്നു. 

പിന്നെ ഏട്ടനുള്ള ഒരു സ്വഭാവം, ഏതുകാര്യവും തുറന്നടിച്ച്‌ 
പറയുമെന്നതാണ്‌. അത്‌ എല്ലാവര്‍ക്കും ഇഷ്ടപ്പെടണമെന്നില്ല. തെറ്റ്‌ 
തെറ്റായും അത്‌ മുന്നില്‍ വച്ച്‌ തന്നെ പറയുന്നതുമാണ്‌. ആരുടെ വി 
ഷമവും ഏട്ടന്‌ സഹിക്കില്ല. അവര്‍ക്ക്‌ എന്തെങ്കിലും ചെയ്യുന്നെങ്കില്‍ 
അത്‌ ആരെയും അറിയിച്ചല്ല ചെയ്യുക. അത്ര നല്ല ഒരു മനസ്സായിരുന്നു. 

മുമ്പ കലാസമിതികളായ ഫൈന്‍ ആര്‍ടസ്‌, കെ എം കെ, സാഹ്ൃദ 
തുടങ്ങിയ ക്ലബ്ബുകളുടെ പ്രതിമാസ പരിപാടിയായി നാടകം ഉണ്ടാകാറു 
ണ്ട്‌. അതിന്‌ ഞങ്ങള്‍ കുടുംബസമേതമാണ്‌ പോകാറ്‌. നാടകം കഴിഞ്ഞ്‌ 
എല്ലാവരും കൂടി ആ തിരിച്ചുള്ള നടത്തവും... നാടകത്തെക്കുറിച്ചുള്ള 
അഭിപ്രായങ്ങള്‍ വിലയിരുത്തിക്കൊണ്ടുള്ള ആ വരവും ഓര്‍മയിലൂടെ 
കടന്നുപോവുകയാണ്‌. കുട്ടികളോട്‌ എപ്പോഴും പറയുന്ന ഒരു 
രസകരമായ ചൊല്ലുണ്ട്‌. 


എന്നാല്‍ പ്ലാവിന്റെ മേലെയോ....? എന്താ പ്ലാങ്ങ അല്ലാത്തെ....? 
ഏട്ടനെപ്പറ്റി എഴുതിയാലും പറഞ്ഞാലും തീരില്ല. ആ ഓര്‍മ്മകള്‍ 
അയവിറക്കിക്കൊണ്ട്‌ സ്വന്തം അനുജത്തി. 





അമ്മാമന്‍ 





ബാലാമണി 


[॥]॥ മ്മാമന്‍ ഞങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട വര്‍ഷങ്ങളായെങ്കിലും ഇന്നും കണ്ണ്‌ നിറ 
യാതെ, നെഞ്ചിലൊരു വിങ്ങലോടെയല്ലാതെ എന്റെ അമ്മാമനെക്കുറിച്ച്‌ 
ഓര്‍ക്കാന്‍ ഇന്ന്‌ എനിക്ക്‌ കഴിയില്ല. കുഞ്ഞുനാളുകളില്‍ ഞങ്ങള്‍ക്ക്‌ 
തന്ന സ്നേഹവും കരുതലും മറക്കാനും കഴിയില്ല. 

സംഗീതത്തിലായാലും കലയിലായാലും ചിര്രരചനയിലാ 
യാലും എല്ലാവരുടെയും കഴിവുകള്‍ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാന്‍ 
എന്നും താല്പര്യം കാട്ടിയിരുന്നു അമ്മാമന്‍. ഒരു നോട്ടുബുക്ക്‌ നിറയെ 
നാടക ഗാനങ്ങളും സിനിമാഗാനങ്ങളും എഴുതി എന്റെ അമ്മയ്ക്കു ന 





ല്‍കിയിരുന്നു. “ചെപ്പു കിലുക്കണ ചങ്ങാതി.....”, “അറബിക്കടലൊരു 
മണവാളന്‍......' തുടങ്ങിയ പാട്ടുകള്‍ അമ്മ പണ്ടു പാടിത്തന്നതിന്റെ 


പൊരുള്‍ അതായിരുന്നു എന്നത്‌ അടുത്തകാലത്താണ്‌ എനിക്കു മനസ്സി 
ലായത്‌. ഏറ്റെടുത്ത ജോലി അങ്ങേയറ്റം ആത്മാര്‍ത്ഥതയോടുകൂടിയും 
സത്യസന്ധമായും പ്രതിബദ്ധതയോടെയും ചെയ്യുകയെന്നത്‌ അമ്മാമന്റെ 
നിര്‍ബന്ധമായിരുന്നു. ഞാന്‍ ചെറിയ ക്ലാസില്‍ പഠിക്കുന്ന സമയത്ത്‌ 
എനിക്ക്‌ ഇഷ്ടമില്ലാതിരുന്നിട്ടും ഡാന്‍സ്‌ ക്ലാസില്‍ ചേര്‍ത്തു പഠിപ്പിച്ചു. 
അന്നും ഇന്നും ഫാഷന്‍ ഇഷ്ടപ്പെടാത്ത എനിക്ക്‌ “അന്നത്തെ ലേറ്റസ്റ്റ്‌ 
ഫാഷനിലുള്ള” ഉടുപ്പ്‌ വാങ്ങിത്തന്നു. ഇടാന്‍ നിര്‍ബന്ധിച്ചു. കുറേക്കാലം 
ഞാന്‍ അതിടാതെ മാറ്റിവെച്ചു. അമ്മാമന്റെ സ്നേഹപൂര്‍വ്വമായ നിര്‍ബ 
ന്ധത്തിനു വഴങ്ങി ഞാന്‍ അതു ധരിച്ച്‌ ഡാന്‍സ്‌ ക്ലാസില്‍ ചെന്നപ്പോള്‍ 
എല്ലാവരും അതിനെപ്പറ്റി നല്ല അഭിപ്രായം പറഞ്ഞപ്പോഴാണ്‌ എനിക്കും 
അതിന്റെ ഭംഗി മനസ്സിലായത്‌. 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 1700 


കെ എം കെ കലാസമിതിയുടെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന്‌ 
കെ പി ഉമ്മര്‍ (സിനിമാനടന്‍) ആണ്‌ വന്നിരുന്നത്‌. എന്റെ ഡാന്‍സ്‌ 
അരങ്ങേറ്റം അതോടനുബന്ധിച്ച്‌ ഉണ്ടായിരുന്നു. ഡാന്‍സ്‌ കഴിഞ്ഞപ്പോള്‍ 
അമ്മാമന്‍ എന്നെ അഭിനന്ദിച്ചത്‌ ഇന്നും മറക്കാത്ത ഓര്‍മ്മയാണ്‌. 

ഒരുപാട നൃത്തനാടകങ്ങളില്‍ (ശരവണഭവ) അമ്മാമന്‍ എന്നെ 
യും കൊണ്ടുപോയിട്ടുണ്ട്‌. മെയ്ക്കപ്പ്‌ അമ്മാമനാണു ചെയ്യുന്നത്‌. ഒരി 
ക്കല്‍ നറുക്കിലക്കാട്‌ നൃത്തനാടകവുമായി ബന്ധപ്പെട്ട പോകുമ്പോള്‍ 
വഴിയില്‍ ഞങ്ങളുടെ വണ്ടി നിര്‍ത്തി കണ്ണന്‍ മാഷ്‌ (സീരിയല്‍, സിനിമ 
ആര്‍ട്ടിസ്റ്റ്‌) അവിടെ സ്റ്റോപ്പില്‍ ഉണ്ടായിരുന്നു. അമ്മാമന്‍ എന്നോട്‌ 
പറഞ്ഞു: “നമ്മുടെ നാരദനാണിത്‌. ഇയാള്‍ക്ക്‌ മെയ്ക്കപ്പ്‌ വേണ്ട്‌. ഞാന്‍ 
മാഷുടെ മുഖത്തേക്ക്‌ സൂക്ഷിച്ചു നോക്കി. ശരിക്കും മെയ്ക്കപ്പു ചെയ്ത 
തുപോലെ ! 

ടേപ്പ്റെക്കോര്‍ഡര്‍ ആദ്യമായി വീട്ടില്‍ കൊണ്ടുവന്ന ദിവ 
സം. അമ്മാമന്‍ ഒരേ ഇരിപ്പായിരുന്നു. “കൃഷ്ണപക്ഷ കിളി ചിലച്ചു...” 
എന്ന ഗാനം ഞാനും അമ്മാമനും ചേര്‍ന്നു പാടി. ആദ്യമായി ടേപ്പ്‌ 
റിക്കാര്‍ഡറില്‍ എന്റെ ശബ്ദം കേട്ട ദിവസം... 

കടപ്പുറം സ്‌കൂളില്‍ അമ്മാമന്‍ ജോലി ചെയ്തിരുന്ന സമയത്ത്‌ 
ഇടയ്ക്ക്‌ എന്നെയും സ്‌കൂളില്‍ കൊണ്ടുപോകുമായിരുന്നു. കടല്‍ 
എനിക്ക്‌ അന്നും ഇന്നും ഒരത്ഭുതമാണ്‌. ഇന്‍റര്‍വെല്‍ സമയത്ത്‌ ഇള 
നീരും മറ്റും കുടിച്ചതും മറ്റ്‌ അധ്യാപകര്‍ക്ക്‌ പരിചയപ്പെടുത്തിയതും 
ഇന്നും കുളിര്‍മ നല്‍കുന്ന ഓര്‍മ്മകള്‍ മാത്രമായി അവശേഷിക്കുന്നു. 

അംഗീകാരങ്ങള്‍ ഒന്നും ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും അംഗീകാര 
ങ്ങള്‍ ഇഷ്ടപ്പെടുന്ന ര്രകൃതമാണ്‌ അമ്മാമന്റേത്‌ എന്നാണ്‌ എനിക്ക്‌ 
തോന്നിയിട്ടുള്ളത്‌. ഗാന്ധിജിയെപ്പറ്റിയൊക്കെ നമ്മള്‍ പറയാറില്ലേ, അതു 
പോലെ എന്റെ മനസ്സില്‍ അമ്മാമന്‍ ഇന്നും ജീവിക്കുന്നു. 

അസുഖം വന്ന്‌ കിടപ്പിലായ നാളുകള്‍.... അതിനെക്കുറിച്ച്‌ ഓര്‍ 
ക്കാന്‍ ഇന്നെനിക്ക്‌ ശക്തിയില്ല. 


വി 


എന്റെ കുട്ടമ്മാന്‍ 





ഹരി 


ന്റെ അമ്മയുടെ ഇളയ ജ്ൃഷ്ഠനാണ്‌ ഞങ്ങള്‍ മരുമക്കള്‍ “കട്ടമ്മാന്‍” 
എന്നു വിളിക്കുന്ന കെ കെ മാസ്റ്റര്‍. എന്റെ ഓര്‍മ്മവെച്ച നാളുകളില്‍ 
ഞാന്‍ ക്ട്ടമ്മാനെ കണ്ടിരുന്നത്‌ പല്ലില്ലാത്ത മോണ കാട്ടി ചിരിക്കുകയും 
വ്യക്തമല്ലാത്ത അക്ഷരങ്ങളില്‍ സംസാരിച്ച്‌ ഞങ്ങളെ രസിപ്പിക്കുകയും 
ചെയ്തിരുന്ന ഒരു അമ്മാവന്‍ ആയിട്ടായിരുന്നു. വളരെ ചെറുപ്പത്തില്‍ 
തന്നെ പല്ലിനും മോണയ്ക്കും അസുഖം ബാധിച്ചു. അന്ന്‌ തലശ്ശേരിയില്‍ 
പോയിട്ടായിരുന്നു പല്ലു മുഴുവന്‍ പറിച്ചെടുത്തിരുന്നത്‌. ശേഷം സെറ്റ്പട്ട്്‌ 
വെക്കുവാന്‍ കാത്തുനില്‍ക്കുന്ന കാലമായിരുന്നു അത്‌. 

കീട്ടമ്മാനെക്കുറിച്ച്‌ ഓര്‍ക്കുമ്പോള്‍ ആദ്യം ഓര്‍മ്മയില്‍ എത്തുന്നത്‌ 
ഒരു കറുത്തപാന്റാണ്‌. ഒന്നാം ക്ലാസില്‍ എന്നെ ചേര്‍ത്ത സമയം. 
എന്നെയുംകൂട്ടി തൃക്കരിപ്പൂര്‍ ബസാറില്‍ എത്തി. അകൃത്ത്‌ രാഘവേട്ടന്‍ 
തയ്ക്കുന്ന കടയില്‍ നിന്ന്‌ ഒരു ദിവസം സന്ധ്യയോടടുത്ത സമയത്ത്‌ 
രാഘവേട്ടന്‍ എന്റെ കുഞ്ഞുകാലിന്‌ പാകത്തിലുള്ള ഒരു കറുത്ത 
പാന്റിന്‌ അളവെടുത്ത ഓര്‍മ്മ..... അമ്മാവനോടൊപ്പം ഹോട്ടലില്‍നിന്ന്‌ 
ചായകുടിച്ച്‌ വീട്ടിലേക്ക്‌ മടങ്ങുമ്പോള്‍ കാറമേലെ ച്യ്്രമതി ടീച്ചര്‍ പഠി 
പ്പിക്കുന്ന ഒന്നാം ക്ലാസില്‍ വള്ളി ദ്രസര്‍ ഇട്ട കൂട്ടുകാര്‍ക്കിടയില്‍ കറുത്ത 
വള്ളി പാന്‍റ്‌ ധരിച്ച ഞാന്‍ ഗമയോടെ സ്ലേറ്റില്‍ എഴുതിക്കൊണ്ടിരിക്കുന്ന 
രംഗമായിരുന്നു മനസ്സുനിറയെ. 

പിന്നീട ഞാന്‍ വളര്‍ന്നുവരുമ്പോഴായിരുന്നു ഒരു അധ്യാപകനായി 
ജോലി ചെയ്തുകൊണ്ടിരുന്ന അമ്മാമന്റെ കഴിവുകളെ അടുത്തറിയാന്‍ 
കഴിഞ്ഞത്‌. ചെറുപ്പക്കാരനായ കാലം തൊട്ടുതന്നെ സംഗീതം, പാട്ട്‌, 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജ | 19] 


നാടകം, വര എന്നീ മേഖലകളില്‍ തന്റെ കയ്യൊപ്പ്‌ പതിച്ച ബഹുമുഖ പ്ര 
തിഭയായിരുന്നു അമ്മാമന്‍...... അന്ന്‌ ഞങ്ങളുടെ തറവാട്‌ വീട്ടിലെ കുടു 
സ്സ്ായ പൂമുഖം ആയിരുന്നു കുട്ടമ്മാന്റെ മുറി..... മൂന്നു വശത്തും മരത്തിന്റെ 
ബോര്‍ഡടിച്ച ഒരു വലിയ “മര്‍ഫി' റേഡിയോയും ശബ്ദം വ്യക്തമാവാനായി 
അതിന്റെ നീണ്ട ഏരിയലില്‍ ചെറിയ വല ചുറ്റിക്കെട്ടി ജനലിനു പുറത്ത്‌ 
ബന്ധിച്ച്‌ കോഴിക്കോട, തിരുവനന്തപുരം, സിലോണ്‍ തുടങ്ങിയ ആകാശ 
വാണി നിലയങ്ങളില്‍ നിന്നും പ്രക്ഷേപണം ചെയ്തിരുന്ന ഇമ്പമായ 
ചലച്ചിര്രഗാനങ്ങളും വാര്‍ത്തകളും വീട്ടിലാകെ നിറഞ്ഞുനിന്നിരുന്ന ഒരു 
കാലം ഓര്‍മ്മ വരികയാണ്‌..... സംഗീത ആസ്വാദനവും അതോടൊപ്പം 
ഗാനാലാപനവും അമ്മാമന്‍ ജീവവായു പോലെയായിരുന്നു എന്ന്‌ തിരി 
ച്ചറിഞ്ഞ കാലമായിരുന്നു അത്‌... 

സംഗീതത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം കൊണ്ടു തന്നെ 
അമ്മാമന്‍ വീട്ടിലേക്ക്‌ ആദ്യമായി ഒരു സ്പൂള്‍ ടേപ്പ്‌ റിക്കോര്‍ഡര്‍ 
കൊണ്ടുവന്നത്‌ ഇന്നും ഒരു തെളിഞ്ഞ ഓര്‍മ്മയായി മനസ്സില്‍ വരിക 
യാണ്‌. വീട്ടിലൊരു ഉത്സവഛായ ആയിരുന്നു അന്ന്‌. കാസ്റ്റ്‌ ടേപ്പ്‌ പ്ര 
ചരിക്കുന്നതിനു മുമ്പുള്ള കാലമായിരുന്നു അത്‌. ടേപ്പ്‌ തുറന്ന ഉടനെ 
അതില്‍നിന്നും ഒഴുകിയെത്തിയ യേശുദാസും മാധുരിയും ചേർന്നാ 
ലപിച്ച, “കൃഷ്ണപക്ഷ കിളി ചിലച്ചു... കുളിച്ചു വാ പെണ്‍പക്ഷി...” എന്ന 
ഗാനം രാവിലെ മുതല്‍ വീട്ടില്‍ അലയടിച്ചത്‌ ഇന്നും കാതില്‍ നിറ 
യുന്നു..... രാത്രി ഏറെ വൈകിട്ടും ഞങ്ങള്‍ കൂട്ടികള്‍ പാടിയ പല പാട്ടു 
കളും ടേപ്പ്‌ ചെയ്യുകയും കേള്‍പ്പിച്ചതിനുശേഷം മായ്ച്ചു കളയുകയും 
അതുപോലെ അമ്മമ്മയും വല്യമ്മയും മത്സരിച്ചു പാടിയ വടക്കന്‍ 
പാട്ടുകളും റിക്കാര്‍ഡ്‌ ചെയ്തു വൈകിയ രാവിലും കേള്‍പ്പിച്ചിരുന്നതും 
മായാത്ത ഓര്‍മ്മയായവശേഷിക്കുന്നു. 

ആ കലാഹ്യൃദയത്തെ തൊട്ടറിഞ്ഞ നിരവധി അപൂര്‍വ്വ സംഭവ 
ങ്ങള്‍ക്കും സാക്ഷിയാകാനായത്‌ എന്റെ ചെറുപ്പത്തിലെ ഭാഗ്യമായി 
കരുതുന്നു. ഇളയ അമ്മാമന്റെ വീട്ടിലെ ഹാളില്‍ ഒരു ദിവസം ഞാന്‍ 
കാണുന്നത്‌ പുല്‍പ്പായയും ഷീറ്റും ഹാള്‍ നിറയെ വിരിച്ചിരിക്കുന്നു. 
സംഗീത ഉപകരണങ്ങളായ തബല, വയലിന്‍, ഗിറ്റാര്‍, ഫ്ളൂട്ട്‌, കീബോര്‍ഡ്‌ 
എന്നിവ ഹാളില്‍ ക്രമമായി ഒരുക്കിയിരിക്കുന്നു.... റെക്കോര്‍ഡിങ്ങിനുള്ള 
വലിയ സരണ്ട്‌സിസ്റ്റങ്ങളും മറ്റു ഉപകരണങ്ങളും നിരത്തിവെച്ചവയുടെ 
ഇടയില്‍ കൂടെ ഹാളില്‍ ഇരിക്കുന്ന, തന്റെ അസിസ്റ്റന്റിന്‌ നിര്‍ദ്ദേശം 
കൊടുത്തുകൊണ്ടിരിക്കുന്ന, കട്ടികൂടിയ കണ്ണട ധരിച്ച പാന്റ്‌ സ്‌ ധാരി 
യായ, അപരിചിതനായ വ്യക്തിയെ ഞാന്‍ പ്രത്യേകം ശ്രദ്ധിച്ചു...... കന 
പ്പെട്ട ശബ്ദത്തിനുടമയായ ആ വ്ൃക്തി കോഴിക്കോട്‌ ആകാശവാണി നില 
യത്തിലെ പ്രൊഡക്ഷന്‍ എക്സിക്യൂട്ടീവ്‌ ആയ യശഃശരീരനായ ഖാന്‍ 
കാവില്‍ ആയിരുന്നു. ആകാശവാണിയിലെ ഒരു ഉദ്യോഗസ്ഥന്‍ വീട്ടില്‍ 
വരിക, അടുത്തു കാണുക എന്നൊക്കെ പറയുന്നത്‌ ഇന്ന്‌ ഒരു 
സിനിമാ താരം വീട്ടിലെത്തിയ പ്രനഡ്ടി പോലെ ആയിരുന്നു. ഹാളിനക 
ത്തെ തബലയില്‍ താളം പിടിച്ചു കൊണ്ടിരിക്കുന്ന തങ്കയത്തിലെ ച്ര്രന്‍ 





100 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


പണിക്കര്‍, വയലിനില്‍ ശ്രുതിമീട്ടുന്ന, ഇന്നു നമ്മോടൊപ്പം ഇല്ലാത്ത, 
തെക്കുമ്പാട ദാമോദരന്‍ മാസ്റ്റര്‍, ഹാര്‍മോണിയത്തിനു മുകളില്‍ വിരല്‍ 
കൊണ്ട്‌ സംഗീതം ചൊരിയുന്ന തങ്കയത്തിലെ രാമകൃഷ്ണേട്ടന്‍.... ഉപ 
കരണങ്ങള്‍ കൈകാര്യം ചെയ്യുന്നവര്‍ക്ക്‌ നിര്‍ദേശങ്ങള്‍ നല്‍കുന്ന സംഗീത 
സംവിധായകന്‍ കക്കുന്നത്ത്‌ രാഘവേട്ടന്‍....... സംഭവം കുട്ടമ്മാന്‍ എഴുതി 
യ രണ്ടു ഗാനങ്ങള്‍ രാഘവേട്ടന്‍ ചിട്ടപ്പെടുത്തി കോഴിക്കോട്‌ ആകാശവാ 
ണിയുടെ യുവവാണി പരിപാടിയില്‍ പ്രക്ഷേപണം ചെയ്യുന്നതിനായുള്ള 
റെക്കോര്‍ഡിങ്‌ ആയിരുന്നു. റേഡിയോ പ്രക്ഷേപണത്തിനായി അമ്മാമന്‍ 
രചന നിര്‍വഹിച്ച പാട്ടുകള്‍ റിക്കാര്‍ഡ്‌ ചെയ്യുന്നതിന്‌ ഞങ്ങളുടെ വീട്ടിലെ 
ഹാള്‍ സാക്ഷിയാകുന്നത്‌ അറിഞ്ഞ ആനന്ദം കൊണ്ടും ഉല്‍ക്കണ്ഠ 
കൊണ്ടും ഞാന്‍ വീര്‍പ്പുമുട്ടിയത്‌ ഇപ്പോഴും അനുഭവിക്കുന്നതു പോലെ... 
സജ്ജീകരണങ്ങളൊക്കെ പൂര്‍ത്തിയായപ്പോള്‍ ഖാന്‍ കാവില്‍ സാര്‍ 
തുടങ്ങാന്‍ നിര്‍ദ്ദേശം നല്‍കുന്നു... അമ്മാമന്‍ ഹൃദയം തൊട്ട്‌ എഴുതിയ 
വരികള്‍ രാഘവേട്ടന്റെ ആത്മാവില്‍ നിന്നും സന്നിവേശിച്ച ഈണവു 
മായി ഇഴുകിച്ചേര്‍ത്ത്‌ മാണിയാട്ടെ പ്രസന്നയുടെ (പില്‍ക്കാലത്ത്‌ പ്ര 
സന്നട്ടീച്ചര്‍) ശ്രുതിശുദ്ധമായ ആലാപനം വലിയ സണ്ട്‌സിസ്റ്റങ്ങളില്‍ 
നിന്നും താളവാദ്യങ്ങളുടെ അകമ്പടിയോടെ ഒഴുകി തുടങ്ങിയപ്പോള്‍ 
ഹാള്‍ ആ നാദധരയില്‍ അലിഞ്ഞുചേര്‍ന്ന പോലെ... 
“ചിറകറ്റു പിടയുന്ന സ്വപ്നങ്ങളേ... 
ചിതയില്‍ എതിയുന്ന മോഹങ്ങളേ..... 
ഒരിക്കലും ഫുക്കാത്ത തേന്മാറലെന്തിനു 
വിരുന്നു വന്നെത്തി പുങ്കുയിലേ.... (ചിറകറ്റു... 
കണ്ണിതിലെഴുതിയ കവിതയുണ്ടോ നിന്റെ 
കണ്ണാടിമാളികച്ചുമരുകളിത്‌ 
എണ്ണ വറ്റിയ പടുതിരിയുണ്ടോ നിന്ന്‌ 
വെഴ്്ുക്കല്ലിനി വളക്കുകളിതി.... [ 
റിക്കോർഡിങ്‌ പൂര്‍ത്തിയായപ്പോള്‍ ഹാളില്‍ നിശബ്ദത നിറഞ്ഞു. പാടി 
പൂര്‍ത്തിയാക്കിയ അവസാന വരിയുടെ അന്ത്യത്തില്‍ പ്രസന്നയുടെ 
കണ്ഠത്തില്‍ നിന്ന്‌ ഒരു വിതുമ്പല്‍ ഉയര്‍ന്നത്‌ ഞാന്‍ തിരിച്ചറിഞ്ഞു... 
ആത്മസകങ്കടങ്ങളില്‍ നിന്നും ഉതിര്‍ന്നുവീണ ആ ഗാനം ഹാളില്‍ എല്ലാവ 
രിലും മനസ്സുനിറഞ്ഞ ഒരു നെടുവീര്‍പ്പായി രൂപപ്പെട്ടു. റിക്കോർഡിങ്‌ 
പൂര്‍ത്തിയായപ്പോള്‍ ഗൌരവക്കാരനായ ഖാന്‍ കാവില്‍ ഒരു ചെറുചിരി 
യോടെ കൈ ഉയര്‍ത്തി “ഓക്കേ” എന്നു പറഞ്ഞത്‌ ഇന്നും കാതില്‍ 
മുഴങ്ങുന്നതു പോലെ... 

നാടകങ്ങളെപ്പറ്റി സ്വാധ്യായം ചെയ്തും പല നാടക പഠന 
ക്യാമ്പുകളില്‍ പങ്കെടുത്തും അമ്മാമന്‍ സംവിധാനം ചെയ്ത 
രണ്ടു നാടകങ്ങളുടെ ഓര്‍മ്മ മനസ്സില്‍ എത്തുകയാണ്‌. തൃക്കരിപ്പൂര്‍ 
ഗവണ്‍മെന്‍റ്‌ ഹൈസ്‌കൂള്‍സ്റ്റേജില്‍ അരങ്ങേറിയ, കാലടിഗോപി രചിച്ച, 
“ഗ്രാമം” എന്ന നാടകമായിരുന്നു ആദ്ൃത്തേത്‌...... കിടയറ്റ നര്‍മ്മ 
മുഹൂര്‍ത്തങ്ങളും വികാരതീര്രമായ രംഗങ്ങളും സന്നിവേശിച്ച ആ നാ 
ടകത്തിന്‌ ദൃക്സാക്ഷികളായി നാടകപ്രേമികളെക്കൊണ്ട്‌ ഓഡിറ്റോ 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജു | 190 


റിയം നിറഞ്ഞിരുന്നു. ഈ നാടകത്തില്‍ മത്സരിച്ചഭിനയിച്ച നടന്മാരായ 
സിവിക്‌ കൊടക്കാട്‌, കുഞ്ഞിരാമന്‍ കോട്ടയന്‍, ഉദിനൂര്‍ ബാലഗോപാ 
ലന്‍, വനജ എന്നിവരുടെ പല അഭിനയമുഹൂര്‍ത്തങ്ങളും കാണികളെ 
ഏറെ ആകര്‍ഷിച്ചിരുന്നു... നാടകത്തിലെ ആനക്കാരനായ കഥാപാ 
ര്രത്തിന്റെ തമാശ നിറഞ്ഞ പല സംഭാഷണങ്ങളും കേട്ടു മതിമറന്ന്‌ 
ചിരിച്ച ഓര്‍മ്മയും ഇന്ന്‌ മനസ്സില്‍ നിലനില്‍ക്കുകയാണ്‌... ഇരുത്തംവന്ന 
ഒരു സംവിധായക പ്രതിഭയുടെ സ്പര്‍ശം ആ നാടകത്തില്‍ ഉടനീളം നിറ 
ഞ്ഞുനിന്നിരുന്നു...... കഠിനാധ്വാനത്തോടെ, ചിട്ടയോടെ ആ മനോഹര 
നാടകത്തിന്റെ ഹൃദയം തൊട്ടറിഞ്ഞ്‌ നടന്‍മാര്‍, സാങ്കേതിക സഹായികള്‍ 
എന്നിവരുടെ കഴിവുകള്‍ പൂര്‍ണ്ണമായി ഒപ്പിയെടുത്ത്‌ ജനങ്ങള്‍ക്കുമുമ്പില്‍ 
അവതരിപ്പിക്കാനായതിന്റെ സന്തോഷവും സംതൃപ്തിയും അമ്മാമന്റെ 
മുഖത്ത്‌ തുടര്‍ന്നുള്ള ദിവസങ്ങളില്‍ എനിക്ക്‌ കാണാന്‍ കഴിഞ്ഞു..... 

മറ്റൊരു നാടകം എന്റെ ഹൃദയത്തെ വിങ്ങിപ്പിച്ച കഥാതന്തു ഉള്ള 
ഒന്നായിരുന്നു... നാടകം കെ എം കെ അവതരിപ്പിച്ച “സമാവര്‍ത്തനം” 
ആണെന്നാണ്‌ ഓര്‍മ്മ. ഇതും ഹൈസ്‌കൂള്‍ ഓഡിറ്റോറിയത്തിലായിരുന്നു 
അവതരിപ്പിച്ചത്‌. ആ നാടകത്തിന്റെ സംവിധാനത്തിനു പുറമേ ക്രേന്ദകഥാ 
പാര്രമായ ദരിദ്രനും ശാന്തിക്കാരനുമായ ഒരു വയസ്സന്‍ നമ്പൂതിരിയായി 
അഭിനയിച്ചത്‌ അമ്മാമനായിരുന്നു. പ്രായമേറെ ആയിട്ടും ബുദ്ധിവളര്‍ച്ച 
എത്താത്ത, നമ്പൂതിരിയുടെ മകനായി ഈ നാടകത്തില്‍ വേഷമിട്ടത്‌ ഇന്നു 
നമ്മോടൊപ്പം ഇല്ലാത്ത, ഒരു വാഹനാപകടത്തില്‍ ആകസ്മിക നിര്യാ 
ണം സംഭവിച്ച, നീരിടിലെ ഗംഗാധരേട്ടന്‍ ആയിരുന്നു... ജന്മാന്തരമായി 
തന്നില്‍ വന്നുചേര്‍ന്ന, സാമാന്യബുദ്ധിക്ക്‌ വൈകല്യം സംഭവിച്ച, പുര്ത 
ജന്മത്തെ ഓര്‍ത്തു വിങ്ങുന്ന വൃദ്ധപിതാവിന്റെ ഹൃദയ വേദനയും പിതൃ 
പുരത ബന്ധത്തിലെ സംഘര്‍ഷങ്ങളും ഏറെ പണിപ്പെട്ട ഒപ്പിയെടുത്തു 
അരങ്ങില്‍ ജീവിച്ച ഈ രണ്ടുപേരുടെയും പ്രകടനം കണ്ടുനിന്നിരുന്ന 
കാണികളുടെ ഹൃദയത്തില്‍ വിങ്ങലായി മാറുന്നത്‌ ഓഡിറ്റോറിയത്തിലെ 
കടുത്ത നിശബ്ദതയിലൂടെ തിരിച്ചറിയാമായിരുന്നു...... 

പിലിക്കോട്‌ ഗവണ്‍മെന്‍റ്‌ യു പി സ്‌കൂളില്‍ നിന്ന്‌ പ്രധാനാധ്യാപ 
കനായി വിരമിച്ചതിനുശേഷം പാട്ടുകളോടുള്ള അടങ്ങാത്ത അഭിനിവേശം 
കാരണം ഒരു കേസറ്റ്‌ റെക്കോര്‍ഡിങ്‌ കട തൃക്കരിപ്പൂരില്‍ അമ്മാമന്‍ 
തുടങ്ങിയിരുന്നു... ഒരുപക്ഷേ ആധുനിക കച്ചവടസാങ്കേതികതയുടെ 
മുഖ്യധാരയില്‍ ചേരാന്‍ ആവാത്തത്‌ കൊണ്ടാകാം അത്‌ അത്ര മെച്ച 
മായി പ്രവര്‍ത്തിപ്പിക്കാന്‍ കഴിഞ്ഞില്ല....... തുടര്‍ന്നങ്ങോട്ടുള്ള വിശ്രമ 
ജീവിതത്തിനിടയിലായിരുന്നു വളരെ മുമ്പെ ചെറുതായി തലപൊക്കി 
യ ഹൃദ്രോഗവും തുടര്‍ച്ചയായുള്ള നാഡീസംബന്ധ അസുഖങ്ങളും 
ആ ചേതന നിര്‍വീര്യമാക്കാന്‍ ആരംഭിച്ചത്‌. അവസാനകാലം മറവി 
രോഗത്തിന്റെ കൂടി അടിമ ആകേണ്ടി വന്നു. ബഹുമുഖങ്ങളായ കഴിവു 
കളില്‍ നിഷ്ണാതരായ പ്രതിഭകളുടെ മസ്തിഷ്കം മറവിരോഗത്തിന്‌ 
വിധേയമാകാമെന്ന ഇന്നു വെളിച്ചത്തു വന്നുകൊണ്ടിരിക്കുന്ന ആധുനിക 
പഠനം ഏറെക്കുറെ സാര്‍ത്ഥകമാകുന്നത്‌ ഞങ്ങള്‍ നേരില്‍ അനുഭവിച്ചു....... 





1041 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


രോഗ്രഗസ്തമായ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും കൈത്താങ്ങായി 
മാറിയ അമ്മായിയുടെ പരിചരണം അത്ഭുതത്തോടെ മാത്രമേ ഞങ്ങള്‍ 
ക്ക്‌ നോക്കിക്കാണാന്‍ കഴിഞ്ഞുള്ളൂ...... തീരെ കിടപ്പിലായപ്പോള്‍ 
സൌകര്യം കുറവായ ഒരു മുറിയില്‍ ഒരു കൊച്ചു കുഞ്ഞിനെ കൈകാ 
ര്യം ചെയ്യുന്നതുപോലെ കട്ടിലിനു താഴെ നിലത്തു കിടന്ന്‌ ഓര്‍മശേഷി 
കുറഞ്ഞ്‌ കുറഞ്ഞ്‌ കൊച്ചുകുഞ്ഞുങ്ങളുടെ ചേഷ്ഠിതങ്ങളും അതേസമയം 
രോഗത്തിന്റെ തീരവവേദനയും അനുഭവിച്ചുകൊണ്ടിരുന്ന അമ്മാമനെ 
തുടര്‍ച്ചയായ നിരവധി രാവുകള്‍ പകലാക്കി, ശരിയായി ഭക്ഷണംപോലും 
കഴിക്കാനാകാതെ ശുശ്രൂഷിച്ച ആ പത്നീധര്‍മ്മത്തിനുമുന്നില്‍ ഞാനി 
ന്നും തൊഴുകയ്യുമായി നില്‍ക്കുകയാണ്‌..... 

ഏറ്റവും അവസാനം തീരാവേദന സഹിച്ച്‌, ശാന്തമായ മരണത്തിന്‌ 
കീഴടങ്ങി, ക്ഷീണിച്ചു വിളറിയ ആ ഭാതികദേഹം ഒരു നോക്കു മാത്രമേ 
ഞാന്‍ നോക്കിയുള്ളു...... ആ രൂപം മനസ്സില്‍ നിന്നും ഞാന്‍ മായ്ച്ചു 
കളഞ്ഞു... പകരം മുടിചീകി മിനുക്കി, പൌഡറും വാസലൈനും പുരട്ടി 
അമ്മായി അലക്കി തേച്ചുകൊടുത്ത ജുബ്ബയും അണ്‍ബ്ലീച്ച്‌ മുണ്ടുമുടുത്ത്‌, 
മുണ്ടിന്റെ കര ഉയര്‍ത്തി ഇടത്തെ കയ്യില്‍ ഒരു ടര്‍ക്കി ടവൃലോടൊപ്പം 
പിടിച്ച്‌, നീല വള്ളി റബ്ബര്‍ ചെരുപ്പുമിട്ട, മുഖത്ത്‌ കണ്ണട വെച്ച്‌ തങ്കയം 
റോഡിലൂടെ തല ഉയര്‍ത്തി നടന്നുപോകുന്ന എന്റെ അമ്മാമന്റെ രൂപം 
തന്നെയാണ്‌ ഇന്നും എന്റെ മനസ്സില്‍ നിറഞ്ഞുനില്‍ക്കുന്നത്‌. 


അചനന്‍െെ അംശം 
൨൧൨൧ റ 





അനില്‍ 


॥॥ കെ മാഷുടെ മകന്‍” ഇതാണ്‌ എന്റെ മേല്‍വിലാസം. ഈ വിലാസത്തില്‍ 
നിരവധി പേരെ ഞാന്‍ പരിചയപ്പെട്ടിട്ടുണ്ട്‌; കുറേപേര്‍ എന്നെയും. 
“അനിലന്‍ മാഷിന്റെ മകനാണോ?!” എന്ന്‌ അതിശയത്തോടെ തിരിച്ചു 
ചോദിച്ചവരുമുണ്ട്‌ കൂട്ടത്തില്‍. 

അച്ഛന്റെ കൂടെ ധാരാളം യാത്രകള്‍ നടത്താന്‍ കഴിഞ്ഞിട്ടുണ്ട്‌. 
ദൂരസ്ഥലങ്ങളിലേക്കല്ല, നാടകങ്ങളും സംഗീത പരിപാടികളുമുള്ള പരി 
സര പ്രദേശങ്ങളിലേക്ക്‌. പരിപാടികള്‍ മിക്കതും രാത്രികളിലായതിനാ 
ല്‍ തിരിച്ചുവരുന്നത്‌ മിക്കവാറും നടടന്നിട്ടായിരിക്കും. അപ്പോള്‍ ഒരു 
കൂട്ടിനു വേണ്ടിയായിരിക്കാം എന്നെയും കൂട്ടിയിരുന്നത്‌. യേശുദാസിനെ 
നേരിട്ടു കണ്ടത്‌ അങ്ങനെയുള്ള ഒരു യാത്രയിലൂടെയാണ്‌ കണ്ണൂരില്‍ 
വെച്ച്‌. സ്ഥലം കൃത്യമായി ഓര്‍മ്മ വരുന്നില്ല. നാടകഗായകരായ സി ഒ 
ആന്റൊ, കമുകറ പുരുഷോത്തമന്‍ എന്നിവര്‍ നയിച്ച ഗാനമേള കാണാന്‍ 
ബേക്കല്‍ കോട്ടയില്‍ പോയതും ഓര്‍മവരുന്നു. ഉദിനൂര്‍, നടക്കാവ്‌, 
ഇളമ്പച്ചി, മാണിയാട്ട്‌ തുടങ്ങിയ സമീപസ്ഥലങ്ങളിലേക്ക്‌ നടന്നുചെല്ലും, 
മടക്കവും അങ്ങനെതന്നെ. ഒരു ടോര്‍ച്ച്‌ പേപ്പറില്‍ പൊതിഞ്ഞ്‌ കയ്യില്‍ 
വെക്കും. മുണ്ടിന്റെ ഒരു തല കയ്യില്‍ പിടിച്ച്‌ ഒരു ടര്‍ക്കി ടവ്ൃലുമായി 
റബ്ബര്‍ ചെരിപ്പുമിട്ടുള്ള അച്ഛന്റെ നടത്തത്തിനൊപ്പംകൂടാന്‍ വലിയ ഇഷ്ട 
മായിരുന്നു. യാത്രയ്ക്കുമുമ്പ്‌ ചെരുപ്പുകള്‍ ചകിരിയും സോപ്പും ഉപ 
യോഗിച്ചു കഴുകി വെളുപ്പിച്ചുവെക്കുന്നതും ഞാനായിരുന്നു. അങ്ങനെ 
അന്നേ പകര്‍ന്നുകിട്ടിയ ആ നല്ലനടപ്പുശിക്ഷ' ഇന്നും തുടരുന്നതില്‍ എനി 
ക്കൊട്ടും വിഷമം തോന്നുന്നില്ല. ("ശിക്ഷ' എന്നതിന്‌ വിദ്യാഭ്യാസം എന്നും 





190 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


അര്‍ഥം കല്‍പ്പിക്കാമല്ലോ). നടന്നുപോകാവുന്ന സ്ഥലങ്ങളിലൊക്കെ പര 
മാവധി വാഹനങ്ങള്‍ ഒഴിവാക്കിക്കൊണ്ടാണ്‌ ഇന്നും യാത തുടരുന്നത്‌. 
നടത്തത്തെക്കുറിച്ചു പറയുമ്പോള്‍ അച്ഛന്‍ മുമ്പു പറഞ്ഞ ഒരു നര്‍മോക്തി 
കൂടി ഓര്‍മ വരുന്നു “ഓട്ടോറിക്ഷയില്ലെങ്കില്‍ ഓട്ടേ രക്ഷ! 
പാട്ടുകള്‍ അച്ഛന്റെ ദൌര്‍ബല്യമായിരുന്നു...അല്ല,ശക്തിയായിരുന്നു. 
ഒരു പാട്ടെങ്കിലും റേഡിയോയിലോ ടേപ്പ്റിക്കാര്‍ഡറിലോ വെക്കാത്ത 
ദിവസമുണ്ടാകാറില്ല. ആദ്യകാലത്ത്‌ സിലോണ്‍ പ്രക്ഷേപണങ്ങളിലൂടെ 
ഒളിഞ്ഞും തെളിഞ്ഞും കേള്‍ക്കുന്ന പഴയ സിനിമാഗാനങ്ങള്‍ മുതല്‍ 
പിന്നീടു എഫ്‌ എം നിലയങ്ങളിലെ കൂടുതല്‍ വ്യക്തമായ ഗാനങ്ങള്‍ 
വരെ. അതുകൊണ്ടുതന്നെ സംഗീതത്തോട്‌ ചെറുപ്പം തൊട്ടുതന്നെ മന 
സ്സില്‍ ഒരടുപ്പമുണ്ടായി. എന്നാല്‍, ഞങ്ങള്‍ മക്കളെ സംഗീതം പഠിപ്പിക്കാന്‍ 
അച്ഛന്‍ ശ്രമിച്ചിട്ടില്ല. 
ഇളയച്ഛന്റെ (ഞങ്ങള്‍ ഗോവിന്ദപ്പന്‍ എന്നു വിളിക്കുന്നു) മകളായ 
ദീപ്തി ചെറുപ്പം തൊട്ടുതന്നെ ഗാനപരിപാടികളിലും മോണോആക്, 
പ്രച്ഛന്നവേഷം, ചാക്യാര്‍കൂത്ത്‌ തുടങ്ങിയ കലാപരിപാടികളിലും പങ്കെ 
ടുക്കുമായിരുന്നു. സംഗീതപരിപാടികള്‍ക്ക്‌ മുമ്പുള്ള പരിശീലനം എന്നും 
വീട്ടില്‍ വെച്ചുതന്നെ. സ്വരസ്ഥാനങ്ങളിലേയും ആലാപനത്തിലേയും 
തെറ്റുകള്‍ പറഞ്ഞുകൊടുത്ത്‌, പാടിക്കൊടുത്ത്‌, തിരുത്തിക്കും. കൂടെ 
ഉണ്ടായിരുന്ന ഹാര്‍മോണിയത്തില്‍ ശ്രുതിയിട്ടു കൊടുക്കും. അതു 
പോലെ സുഹൃത്തുക്കളായ രാമകൃഷ്ണേട്ടനും മറ്റും ചില ദിവസങ്ങളില്‍ 
വീട്ടില്‍ ഒന്നിച്ചിരുന്നു പാടുമായിരുന്നു. അന്നത്തെ പുതിയ പാട്ടുകളില്‍ 
“പത്തുവെളുപ്പിന്‌ മുറ്റത്തുനിക്കണ.....” എന്ന ഗാനവും “ചന്ദനമണിവാ 
തില്‍ പാതി ചാരി......” എന്നതും അച്ഛന്‌ വളരെ ഇഷ്ടപ്പെട്ടവയായിരുന്നു. 
മിക്ക ദിവസങ്ങളിലും പഴയ ഗാനങ്ങളുടെ കൂടെ ഇവകൂടി ഇടക്കിടെ ടേപ്പ്‌ 
റിക്കാര്‍ഡറില്‍ കൂടിയോ അച്ഛന്‍ നേരിട്ടോ പാടുന്നത്‌ കേള്‍ക്കാമായിരുന്നു. 
ഇളയച്ഛന്‍ ഗള്‍ഫിലായിരുന്നപ്പോള്‍ അച്ഛനു പ്രത്യേകമായി നല്‍കി 
യിരുന്നത്‌ പാട്ടുകളുടെ കേസ്റ്റുകളും പിന്നെ തലയില്‍ പുരട്ടാനുള്ള 
ര്രില്‍ക്രീമുമായിരുന്നു. മുഹമ്മദ്റാഫി, ലതാമങ്കേഷ്കർ, മുകേഷ്‌, 
യേശുദാസ്‌, ജയച്ര്ദ്രന്‍, പി ഉണ്ണികൃഷ്ണന്‍, ചിത്ര, വേണുഗോപാ 
ല്‍... ഇങ്ങനെ ഹിന്ദിയിലും മലയാളത്തിലുള്ള ഒരു നല്ല ഗാനശേഖരം 
വീട്ടിലുണ്ടായിരുന്നു. പിന്നീട്‌ ഞങ്ങളുടെ ശ്രദ്ധക്കുറവുമൂലം അവയില്‍ 
ഭൂരിഭാഗവും നഷ്ടപ്പെട്ടു. സിഡിയും പെന്‍ഡ്രൈവും നാട്ടില്‍ അന്ന്‌ പ്ര 
ചാരത്തില്‍ വന്നിരുന്നില്ലല്ലോ. ഇഷ്ടപ്പെട്ട ഗാനങ്ങളുടെ കരോക്കെ തല 
ശ്ശേരിയിലും എറണാകുളത്തുമൊക്കെ ചെന്ന്‌ അച്ഛന്‍ റിക്കോര്‍ഡ്‌ ചെയ്ത്‌ 
കൊണ്ടുവന്നിരുന്നു. 
തൃക്കരിപ്പൂരില്‍ ഫൈന്‍ ആര്‍ടസ്‌ സൊസൈറ്റി പ്രതിമാസപരിപാടികളാ 
യി നാടകങ്ങള്‍ അവതരിപ്പിച്ചുവന്ന കാലത്ത്‌ വീട്ടില്‍നിന്ന്‌ ഞങ്ങള്‍ ഒരു 
'പട' ആയിട്ടാണ്‌ അവ കാണാന്‍ പോയിരുന്നത്‌. അമ്മ, ഇളയച്ഛന്മാര്‍, 
ഇളയമ്മമാര്‍, മരുമക്കള്‍, കുട്ടികള്‍ എന്നിവരടങ്ങിയ ആ സംഘത്തിന്റെ 
“നായകനായി അച്ഛന്‍ മുന്നിലുണ്ടാവും. നാടകം നടക്കുന്ന 'കൂടാര്‌ത്തി 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 197 


നകത്ത്‌ കയറിയാല്‍ അച്ഛന്‍ നേരെ മുന്‍പോട്ടുനടക്കുന്നതു കാണാം. 
സുഹൃത്തുക്കള്‍ മിക്കവാറും വത്വേട്ടനോ തമ്പാനേട്ടനോ മുന്‍കൂട്ടി 
കരുതിവെച്ച ഇരിപ്പിടത്തിലേക്ക്‌. പരിപാടി കഴിഞ്ഞ്‌ തിരിച്ചുവരുന്നതും 
കൂട്ടമായിത്തന്നെ. ഈ നടത്തത്തിനിടയില്‍ നാടകത്തെ കുറിച്ചുള്ള 
ചര്‍ച്ചകളും നടക്കും. 

എന്നെ ഗണിതം പഠിപ്പിക്കാന്‍ കഴിഞ്ഞതിലുള്ള സന്തോഷം പല 
രോടും പങ്കുവെക്കുന്നത്‌ കേട്ടിരുന്നു. “എനിക്ക്‌ സ്കൂളില്‍ കണക്കിന്‌ ഒറ്റ 
മാര്‍ക്കുകളാണ്‌ കിട്ടിയിരുന്നത്‌” എന്ന്‌ ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നു. 
അതുപോലെ സ്‌കൂളില്‍ ഹിന്ദി പ്രബന്ധമായി പഠിച്ച ഒരു ഖണ്ഡിക 
“വെള്ളം പോലെ” ഓര്‍ത്തു പറയും: “ജിസ്‌ ദേശ്‌ മേ ഗംഗാ ബഹ്ത്തീഹെ....” 
എന്നു തുടങ്ങി. 

അസുഖം ബാധിച്ചതുമുതല്‍ പയ്യന്നൂര്‍, തളിപ്പറമ്പ്‌, മംഗലാപുരം 

എന്നിവിടങ്ങളിലെ ചികിത്സകള്‍ക്കായി അമ്മയും മിക്കവാറും ദിവസ 
ങ്ങളില്‍ അനിയത്തിയും(അനിത) കൂടെയുണ്ടാവും. അമ്മയുടെ സഹന 
ശക്തിയും നിതാന്ത ശുശ്രൂഷയുമാണ്‌ വലിയ ബുദ്ധിമുട്ടില്ലാതെ ചികിത്സാ 
സ്ഥലങ്ങളിലും വീട്ടിലായാലും അച്ഛന്‌ വളരെ സഹായകരമായത്‌. 
ഞങ്ങള്‍ക്കും അതൊരു ബലമായിരുന്നു. 

അച്ഛന്‍ ഡയറിക്കുറിപ്പുകളില്‍ സൂചിപ്പിച്ചതുപോലെ സ്വയം 
ഉരുകിക്കൊണ്ട്‌, മറ്റുള്ളവര്‍ക്ക്‌ വെളിച്ചം പകര്‍ന്ന്‌, തിളക്കത്തോടെ ജ്വലിച്ചു 
കൊണ്ടിരിക്കുന്ന ഒരു മെഴുകുതിരി പോലെയായിരുന്നു അച്ഛന്റെ ജീവിതം. 
എന്നാല്‍ അവസാനകാലത്ത്‌ തിരി ക്രമേണ വേര്‍പെട്ട അവസ്ഥയി 
ലായി. പിന്നെ ഉരുകിത്തീരാനല്ലേ പറ്റു. അവസാനകാലത്തെ ശുഷ്കിച്ച 
ശരീരത്തോടും ഒട്ടിയ കവിളുകളോടെയുമുള്ള അച്ഛന്റെ രൂപമല്ല; മറിച്ച്‌, 
പിന്നില്‍ നീട്ടിയ മുടിയും മുന്നില്‍ (6്രില്‍ക്രീമിന്റെ സഹായത്തോടെ പ്ര 
തേൃകരീതിയില്‍ ഉയര്‍ത്തി ഒതുക്കിവെച്ച (ഞങ്ങള്‍ “പക്ഷിക്കൂട്‌” എന്നു 
വിളിക്കുന്ന) മുടിയുമായി മുഴുകയുന്‍ ജുബ്ബയും കൈയില്‍ ഒരു ടര്‍ക്കി 
ടവ്ൃലുമായി മുണ്ടിന്റെ ഒരുതല കൈയിലാക്കി തലയുയര്‍ത്തിപ്പിടിച്ചു 
നടക്കുന്ന അച്ഛന്റെ രൂപമാണ്‌ ഇപ്പോഴും മനസ്സില്‍ കൊണ്ടുനടക്കുന്നത്‌. 
വിലാസം ഇപ്പോഴും മാറിയിട്ടില്ല- കെ കെ മാഷുടെ മകന്‍.....അനിലന്റെ 
അംശം. 





ഓര്‍മ്മകള്‍ 


അനിത 


[॥]॥ ൯ ച ഓരോ നിമിഷാര്‍ദ്ധത്തിലും ഓര്‍മ്മകളില്‍ നിറഞ്ഞു നില്‍ക്കുന്ന 


ലോകത്തിലെ ഏതു സരഭാഗ്യത്തിനും നികത്താനാവാത്ത തീരാന 
ഷ്ടൂഠ. വാക്കുകള്‍ക്ക്‌ അതീതമാണ്‌ എന്റെ അച്ഛനോര്‍മ്മകള്‍. എഴുതാനി 
രുന്നപ്പോള്‍ മനസ്സിനനുഭവപ്പെടുന്ന ഭാരം, വിങ്ങല്‍..... കണ്ണുകള്‍ നിറഞ്ഞ്‌ 
അക്ഷരങ്ങള്‍ അവ്യക്തമാകുന്നു. അച്ഛന്റെ വേര്‍പാട മനസ്സിലുണ്ടാക്കിയ 
വേദനയുടെ ആഴം..... അത്രയേറെയാണ്‌. 

അച്ഛന്‍ ഓര്‍മ്മയായതിനു ശേഷമുള്ള വിവിധ അനുസ്മരണ 
പരിപാടികളില്‍ അച്ഛനോട ഏറെ അടുപ്പമുള്ള, വിവിധ മേഖലകളില്‍ 
ഒന്നിച്ചു പ്രവര്‍ത്തിച്ചവരുടെ വാക്കുകളില്‍നിന്നും ഞാന്‍ നേരിട്ട മന 
സ്സിലാക്കിയതിന്റെ പതിന്മടങ്ങു സര്‍ഗ്ഗധനനായിരുന്നു അച്ഛന്‍ എന്ന്‌ 
ഞാന്‍ മനസ്സിലാക്കി. “കല തന്നെ ജീവിതം” എന്ന വാക്കുകള്‍ തികച്ചും 
അമ്പര്‍ത്ഥമാക്കിയ ഒരു അപൂര്‍വ്വ വ്യക്തിത്വം തന്നെയായിരുന്നു 
അദ്ദേഹത്തിന്റെത്‌. പേരിനോ പ്രശസ്തിക്കോ സ്ഥാനമാനങ്ങള്‍ക്കോ 
ഒരിക്കലും ആഗ്രഹിക്കാതെ, ഒട്ടും പ്രതിഫലേച്ഛയില്ലാതെ, ഏറ്റെടുത്ത്‌ 
ഏതു പ്രവര്‍ത്തനവും അതിന്റെ പൂര്‍ണ്ണതയില്‍ എത്തിക്കാന്‍ ആത്മാര്‍ത്ഥ 
പരിശ്രമം നടത്തിയ, സ്വയം സമര്‍പ്പിച്ച ഒരു കലാസ്്‌നേഹി അതായിരുന്നു 
എന്റെ അച്ഛന്‍. നെറികേടിനെതിരെ മുഖം നോക്കാതെ പ്രതികരിച്ചിരുന്ന, 
നേരിനും, നന്മയ്ക്കും വേണ്ടി പ്രയത്നിച്ച, നിസ്വാര്‍ത്ഥനായ മുഖംമൂടിയി 
ല്ലാത്ത ഒരു മനുഷ്യസ്നേഹി കൂടിയായിരുന്നു അദ്ദേഹം. 

സമയനിഷ്ഠ എന്നത്‌ അച്ഛന്റെ മുഖമുദ്ര തന്നെ ആയിരുന്നു. 
എവിടെയും ഏതു കാര്യത്തിനായാലും പറഞ്ഞ സമയത്തിനു മുമ്പേ 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 190 


എത്തിയിരിക്കും. സരസമായ ആ സംഭാഷണവും നര്‍മ്മബോധവും 
ഒരിക്കല്‍ പരിചയപ്പെട്ടവര്‍ അദ്ദേഹത്തെ ഒരിക്കലും മറക്കില്ല. ഏതു 
പ്രായക്കാരോട സംസാരിക്കുമ്പോഴും അച്ഛന്‌ വിഷയദാരിദ്രയം അനു 
ഭവപ്പെടാറില്ലായിരുന്നു. അധ്യാപനവും ഒരു കല പോലെ കൊണ്ടു 
നടന്ന, മിക്കവാറും ക്ലാസ്‌ മുറികള്‍ക്ക്‌ പുറത്തു മരച്ചുവട്ടില്‍ പഠന പ്ര 
വര്‍ത്തനങ്ങള്‍ നടത്തിയിരുന്ന വ്യത്യസ്തനായ അധ്യാപകനായിരുന്നു 
അദ്ദേഹം. പഠിപ്പിച്ചിരുന്ന കുട്ടികളുടെ ഹൃദയത്തില്‍ ചിര്രപതിഷ്ഠ നേടാ 
ന്‍ അദ്ദേഹത്തിനു സാധിച്ചു. 

നാടകരചന, സംവിധാനം, അഭിനയം, രംഗപടം, ചമയം, ഗാന 
രചന തുടങ്ങിയ മേഖലകളിലെല്ലാം അദ്ദേഹം കഴിവു തെളിയിച്ചിരുന്നു. 
ജീവസ്സുറ്റ ചിത്രങ്ങളും അദ്ദേഹം വരച്ചു. ഇളമ്പച്ചി സ്‌കൂളിലും ഉദിനൂര്‍ 
കടപ്പുറം സ്കൂളിലുമൊക്കെ അദ്ദേഹത്തിന്റെ ചിര്രങ്ങള്‍ വര്‍ഷങ്ങളോളം 
ഒളിമങ്ങാതെ നിലനിന്നിരുന്നു. അച്ഛന്‍ ഏറ്റവും കൂടുതല്‍ വര്‍ഷങ്ങള്‍ 
ജോലി ചെയ്ത സത്ത്‌ തൃക്കരിപ്പൂര്‍ ഹയര്‍സെക്കന്‍ഡറി സ്കൂളി 
ല്‍ ജോലി ചെയ്യാനായത്‌ എന്റെ ഒരു ഭാഗ്യമായി ഞാന്‍ കരുതുന്നു. 
ഇവിടത്തെ ഓരോ മണ്‍തരിയിലും അച്ഛന്റെ സാമിപ്യം ഞാനറിയുന്നു. 
ഇതേ സ്‌കൂളില്‍ യുപി ക്ലാസുകളില്‍ പഠിച്ചിരുന്ന കാലത്ത്‌ അച്ഛന്റെ 
കൂടെയുള്ള യാര്ത..... തങ്കയം മുതല്‍ ഇളമ്പച്ചി വരെയുള്ള നടത്തത്തിന്റെ 
ബുദ്ധിമുട്ട ഞങ്ങള്‍ ഒരിക്കലും അറിയാറില്ലായിരുന്നു. 

സാധാരണക്കാര്‍ക്ക്‌ സംഗീത പഠനത്തിന്‌ അവസരങ്ങള്‍ തീരെ കു 
റവായിരുന്ന ഒരു കാലഘട്ടത്തിലാണ്‌ അച്ഛന്‍ കര്‍ണാടക സംഗീതത്തിലും 
ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ശാസ്ത്രീയമായ അഭ്യസനം നടത്തി 
യിരുന്നത്‌. റിട്ടയര്‍മെന്‍റിനു ശേഷം പാട്ടുകള്‍ കേള്‍ക്കാനും പാടാനും 
തന്നെയായിരുന്നു അച്ഛന്‍ കൂടുതല്‍ സമയവും ഇഷ്ടപ്പെട്ടിരുന്നത്‌. ഓര്‍ 
മ്മകള്‍ നഷ്ടപ്പെട്ടു കൊണ്ടിരുന്ന നാളുകളിലും പഴയ മലയാളം സിനിമാ 
ഗാനങ്ങള്‍ ഒരു വരിപോലും തെറ്റാതെ, താളഭംഗമില്ലാതെ, പാടിയിരുന്നു 
എന്നത്‌ ഇന്നും മനസ്സില്‍ നൊമ്പരമുണ്ടാക്കുന്ന ഓര്‍മ്മകളാണ്‌. ഒട്ടേറെ 
പ്രതിഭകളെ വാര്‍ത്തിറക്കിയ രാജേഷ്‌ തൃക്കരിപ്പൂരിന്റെ നേതൃത്വത്തിലുള്ള 
“രാഗാഞ്ജലി കലാക്ഷേര്ര'യുടെ രക്ഷാധികാരി ആയിരുന്നു അദ്ദേഹം. 

തബല, ഹാര്‍മോണിയം തുടങ്ങിയ സംഗീതോപകരണങ്ങള്‍ കൈ 
കാര്യം ചെയ്യുന്നതിലും അച്ഛന്‌ പ്രാവീണ്യമുണ്ടായിരുന്നു. അതുപോ 
ലെ ശില്‍പ്പകലയിലും താല്‍പര്യമുണ്ടായിരുന്നു. ഒരുകാലത്ത്‌ ആകാശവാ 
ണി റേഡിയോ പരിപാടികളില്‍ സജീവമായിരുന്നു അദ്ദേഹം. ഒട്ടേറെ നാ 
ടകങ്ങളില്‍ അച്ഛന്റെ ശബ്ദം കഥാപാത്രങ്ങള്‍ക്ക്‌ ജീവന്‍ നല്‍കി. 

ഞാന്‍ നീലേശ്വരം എസ്‌ എന്‍ ടി ടി ഐ യില്‍ ടിടി സിക്ക്‌ 
പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്‌ വാര്‍ഷിക ക്യാമ്പില്‍ പ്രവൃത്തി പരിചയ 
ശില്പശാല നടത്താന്‍ അച്ഛനെ ക്ഷണിച്ചിരുന്നു. പേപ്പര്‍ ക്രാഫ്റ്റ്‌ രംഗ 
ത്ത്‌ അദ്ദേഹത്തിനുണ്ടായിരുന്ന അസാമാന്യകഴിവ്‌ അന്നാണ്‌ ഞാന്‍ 
ശരിക്കും മനസ്സിലാക്കിയത്‌. പലപല നിറങ്ങളിലുള്ള കടലാസുകള്‍ 
നിമിഷനേരം കൊണ്ടു മനോഹരങ്ങളായ പൂക്കളായും മറ്റു രൂപങ്ങളായും 





140 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


മാറുന്നത്‌ ഞങ്ങള്‍ അത്ഭുതത്തോടെ നോക്കിനിന്നു. അതുപോലെ 
പാഴ്വസ്തുക്കള്‍ ഉപയോഗിച്ച്‌ ഒരു മാന്ത്രികന്റെ ചാതുര്യത്തോടെ വളരെ 
കൌതുകകരങ്ങളായ വിവിധ ഉല്‍പ്പന്നങ്ങള്‍ ഉണ്ടാക്കുന്നതും ഒരിക്കലും 
മറക്കാന്‍ പറ്റാത്ത അനുഭവങ്ങളാണ്‌. 

പ്രശസ്ത സിനിമാ നടന്‍ ശ്രീ ശ്രീനിവാസനുമായി അച്ഛന്‍ വളരെ 
മുമ്പുതന്നെ നല്ല അടുപ്പമുണ്ടായിരുന്നു. ഞാന്‍ പയ്യന്നൂര്‍ കോളേജില്‍ 
പ്രീഡിഗ്രി പഠിക്കുമ്പോള്‍ ആ വര്‍ഷത്തെ “കോളേജ്‌ ഡേ' ഉദ്ഘാടനം 
ചെയ്തത്‌ ശ്രീനിവാസനായിരുന്നു. ഉദ്ഘാടന പ്രസംഗസമയത്ത്‌ 
അദ്ദേഹം “എനിക്ക്‌ പയ്യന്നൂരും തൃക്കരിപ്പൂരും കുറേ സുഹൃത്തുക്കളുണ്ട്‌' 
എന്ന്‌ പറഞ്ഞത്‌ വീട്ടിലെത്തി ചൂടോടെ അറിയിച്ചപ്പോഴാണ്‌ “ശ്രീനി 
ഇപ്പോള്‍ ഇവിടെ നിന്ന്‌ പോയതേ ഉള്ളൂ" എന്ന്‌ അച്ഛന്‍ പറഞ്ഞത്‌. പി 
ന്നീട അദ്ദേഹം വീട്ടില്‍ വന്നത്‌ 2016 ജനുവരിയില്‍ അച്ഛന്റെ അവസാന 
നാളുകളിലായിരുന്നു. അന്നത്തെ അവസ്ഥയിലും തന്റെ സുഹൃത്തിനെ 
അച്ചന്‍ തിരിച്ചറിഞ്ഞുവെന്ന്‌ ആ കണ്ണുകളിലെ തിളക്കത്തില്‍ നിന്ന്‌ 
ഞങ്ങള്‍ക്ക്‌ മനസ്സിലായിരുന്നു. 

കേരള യൂണിവേഴ്‌സിറ്റിയുടെ കീഴിലുള്ള അടൂര്‍ ബി എഡ്‌ 
സെന്‍ററില്‍ പഠിച്ചിരുന്ന കാലത്ത്‌ അച്ഛന്‍ അയച്ചിരുന്ന കത്തുകള്‍ 
വീട്ടിലെയും നാട്ടിലെയും പ്രധാന സംഭവങ്ങളുടെ ഒരു നേര്‍കാഴ്ച 
തന്നെയായിരുന്നു. കൊച്ചുമകളുടെ കുസൃതികള്‍ ഏറെ ആസ്വദിച്ചിരുന്ന 
അദ്ദേഹം അവയെല്ലാം കത്തുകളില്‍ വിവരിക്കുമായിരുന്നു. ആ കാലയളവി 
ലാണ്‌ ദൂരദര്‍ശനില്‍ മധുമോഹന്‍ സംവിധാനം ചെയ്ത ഒരു സീരിയലില്‍ 
അഭിനയിക്കാന്‍ അച്ഛന്‌ അവസരം ലഭിച്ചത്‌. ഹോസ്റ്റലില്‍ വെച്ച്‌ അച്ഛന്‍ 
അഭിനയിച്ചിരുന്ന എപ്പിസോഡുകള്‍ കൂട്ടുകാരികളുടെ കൂടെ അഭിമാന 
പൂര്‍വ്വം കണ്ടത്‌ ഇന്നും ഒളിമങ്ങാത്ത ഓര്‍മ്മകളാണ്‌. ടിടി സിക്കും ബി 
എഡിനും പഠിക്കുമ്പോള്‍ അച്ഛന്റെ സഹായത്തോടെ തയ്യാറാക്കിയ പല 
റെക്കോര്‍ഡുകളും ആല്‍ബങ്ങളും മികച്ചു നിലവാരമുള്ളവയായിരുന്നു. 
“ഒരു അധ്യാപകന്‍ താന്‍ പഠിപ്പിക്കുന്ന ഓരോ കുട്ടിയുടേയും ജീവിത 
സാഹചര്യങ്ങള്‍ മനസ്സിലാക്കാന്‍ ശ്രമിക്കണം” എന്ന്‌ അച്ഛന്‍ പറയാ 
റുണ്ടായിരുന്നു. ഇന്ന്‌ ഉന്നത നിലയില്‍ ജീവിക്കുന്ന കുറേപേര്‍ പഠിച്ചി 
രുന്ന കാലത്ത്‌ അച്ഛന്റെ സഹായത്തോടെ വിശപ്പടക്കിയതും അച്ഛന്‍ 
വാങ്ങിക്കൊടുത്ത പെന്‍സിലും 
പേനയും നോട്ടുപുസ്തകവു 
മൊക്കെ ഉപയോഗിച്ച്‌ പഠി 
ച്ചതുമൊക്കെ പറയുന്നത്‌ പ 
ലപ്പോഴായി അവരില്‍ നിന്നു 
തന്നെ ഞാന്‍ കേട്ടിട്ടുണ്ട്‌. പക്ഷേ 
താന്‍ ചെയ്ത സഹായങ്ങള്‍ 
അച്ഛന്‍ ഒരിക്കലും മറ്റുള്ളവരോ 
ട്‌ പറഞ്ഞിരുന്നില്ല. 








കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 14] 


ബാല്യകാലത്ത്‌ അച്ഛന്റെ കൂടെ പോയി വിവിധ കലാസാംസ്‌കാ 
രിക പരിപാടികള്‍ കാണാന്‍ ഞങ്ങള്‍ക്കും അവ സരങ്ങള്‍ ലഭിച്ചിരുന്നു. 
സ്കൂള്‍ കലോത്സവങ്ങളിലും ക്ലബ്ബ്‌ വാര്‍ഷികങ്ങളിലുമൊക്കെ ചെറിയ 
നൃത്തപരിപാടികളില്‍ പലപ്പോഴും അച്ഛന്റെ കൈകൊണ്ട്‌ മെയ്ക്കപ്പ്‌ 
അണിയാന്‍ കഴിഞ്ഞു എന്നത്‌ എന്റെ ഭാഗ്യമായി ഞാന്‍ കരുതുന്നു. 
പല നാടക റിഹേഴ്സലിനും ഞാന്‍ കൂടെ പോയിട്ടുണ്ട്‌. അതില്‍ 
ഇന്നും മനസ്സില്‍ നിറഞ്ഞു നില്‍ക്കുന്ന ഒന്നാണ്‌ പ്രശസ്തമായ “ഗ്രാമം” 
എന്ന നാടകം. അതിലെ ചില സംഭാഷണ ശകലങ്ങള്‍ ഇന്നും എനിക്കു 
ഹൃദിസ്ഥമാണ്‌. 

ഇരുപതാമത്തെ വയസ്സില്‍ ഞങ്ങളുടേതില്‍ നിന്നും തികച്ചും 
വ്യത്യസ്തമായ ഒരു വലിയ കുടുംബത്തിലേക്ക്‌ എന്നെ വിവാഹം 
കഴിപ്പിച്ചയക്കുമ്പോള്‍ “എല്ലാ സാഹചര്യങ്ങളുമായും പരമാവധി അഡ്ജസ്റ്റ്‌ 
ചെയ്ത്‌ ജീവിക്കണം” എന്നായിരുന്നു അച്ഛന്റെ വാക്കുകള്‍. എന്റെ 
ഇന്നുവരെയുള്ള ജീവിതത്തില്‍ ഈ ഉപദേശംപരമാവധി പാലിക്കാന്‍ 
ഞാന്‍ ശ്രമിച്ചിട്ടുണ്ട്‌. 

ഒട്ടേറെ വര്‍ഷങ്ങള്‍ വിവിധകലാമത്സരങ്ങള്‍ക്ക്‌ വിധികര്‍ത്താവായി 
ജോലി ചെയ്ത അച്ഛന്‌ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച 
സ്ട്രോക്ക്‌ സംഭവിക്കുന്നതും അങ്ങനെയൊരു അവസരത്തിലായിരുന്നു. 
പയ്യന്നൂര്‍ കോളേജില്‍ വെച്ച്‌ ഇന്‍റര്‍സോണ്‍ കലോത്സവത്തിന്റെ വിധി 
നിര്‍ണയത്തിന്‌ പോയപ്പോഴായിരുന്നു അത്‌. പിന്നീടങ്ങോട്ട ഞങ്ങള്‍ 
അനുഭവിച്ച വേദനകള്‍ കുറപച്ചൊന്നുമായിരുന്നില്ല. അതൊക്കെ ദുഃസ്വപ്ന 
ങ്ങള്‍ പോലെ മറക്കാനാണ്‌ ആഗ്രഹം. “ഞാന്‍ ചികിത്സിച്ച രോഗികളില്‍ 
എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച അവസ്ഥയാണ്‌ മാഷുടേത്‌, 0 
| ഒന ഘ്ിടടട്‌ എന്ന്‌ അച്ഛനെ ചികിത്സിച്ച മംഗലാപുരം കെ എം സി 
യിലെ പ്രശസ്ത ന്യൂറോളജിസ്റ്റ്‌ പറഞ്ഞതു കേട്ടപ്പോള്‍ എന്റെ മനസ്സില്‍ 
ഒരുതരം മരവിപ്പാണ്‌ അനുഭവപ്പെട്ടത്‌. എന്നിട്ടും പ്രതീക്ഷകള്‍ കൈവിടാ 
തെ ചികിത്സകള്‍ തുടര്‍ന്നു. അച്ഛന്റെ കുടുംബാംഗങ്ങളുടെ സ്നേഹ 
സാമീപ്യം പല തളര്‍ന്ന ഘട്ടങ്ങളിലും ഞങ്ങള്‍ക്ക്‌ താങ്ങായി. ക്ഷമയുടെ 
പര്യായമായി സര്‍വ്ൃവംസഹയായി, ഒരു നിഴലായി, അമ്മ അച്ഛനെ പരി 
ചരിച്ചു; കൂടെ ഞങ്ങളും. പക്ഷേ, ഓര്‍മ്മകള്‍ ചതിച്ച ലോകത്തുനിന്നും 
ഓര്‍മ്മകളില്ലാത്ത ലോകത്തേക്ക്‌ 2016 ഫെബ്രുവരി 3ന്‌ അദ്ദേഹം യാത്ര 
യായി. 


പലപ്പോഴായി എഴുതിയ തമ്ററ്‌ 
നാടകഗാനങ്ങശി (കദ്ഥിതകകളും? പുസ്തക 
രുചത്തിത്‌ സമാഹതിക്കണമെന്ന ഉദ്ദേശ്യം 

കെ.കെ.മാന്റരിക്ക്‌ ഉണ്ടായിരുന്നു. 

ആ രചനകള്‍ ഒരു ആമുഖത്തോടെ 
(്രമപ്ലെടുത്തി വിട്ടി സുകഷഴിച്ചിരുന്നു. 
അത്‌ ഇവിടെ ചേരിക്കുന്നു. 
ഒപ്പം നാല്‌ പഠനങ്ങളും. 





ഗാനങ്ങള്‍, കവിതകള്‍ 
ആമുഖം 
എന്നെപ്പറ്റി-എന്റെ അക്ഷരത്തൊഴിലിനെപ്പറ്റി 


ഞാന്‍ ഒരു കവിയെന്നോ നാടകകൃത്തെന്നോ പൊതുവെ, 
സാഹിത്യകാരന്‍ എന്നോ അറിയോനോ പറയാനോ ഒരിക്കലും അര്‍ഹ 
നല്ല. 

ന പക്ഷെ എന്നില്‍ ഒരു കവി ഹൃദയമുണ്ടെന്ന്‌, ഒരു സാഹിത്യ 
കുതുകിയുണ്ടെന്ന്‌ സഹൃദയര്‍ക്ക്‌ ആര്‍ക്കെങ്കിലും തോന്നിയാല്‍ നീറുന്ന 
എന്റെ മനസ്സിനും വേദനിക്കുന്ന എന്റെ ആത്മാവിനും (ആത്മാവ്‌ എന്നു 
ഞാന്‍ വിവക്ഷിക്കുന്നത്‌ എനിക്കു ശേഷം എന്റെ പ്രവൃത്തികളില്‍ കൂടി 
എന്നെ ഓര്‍ക്കാന്‍ ഒരവസരം) അല്പമെങ്കിലും ആശ്വാസം പകരാന്‍ 
അതുപകരിക്കുമെന്ന്‌ വിനയാമ്പിതനായി ഞാന്‍ വിശ്വസിക്കുന്നു. 

കലാ കോവിദന്മാരും സാഹിത്ൃച്രകവര്‍ത്തിമാരും അക്കാദമിക്‌ പ 
ണ്ഡിതന്മാരും സ്വയം പട്ടം കെട്ടിയും മറ്റുള്ളവരെക്കൊണ്ടു കെട്ടിച്ചും 
കിരീടമണിഞ്ഞും വിലസുന്ന ഈ സാഹിത്യ രാജകൊട്ടാരത്തില്‍- 
അത്തരക്കാര്‍ക്ക്‌ എന്നും മൌനമായും മാന്യമായും-,പത്യക്ഷമായും 
പരോക്ഷമായും അംഗീകാരത്തിന്റെ അ(നനര്‍ഹതയുടെ തൂവല്‍ മൌനലി 
യില്‍ അലങ്കരിക്കാന്‍ കൂട്ടു കൂടുന്നവര്‍ “ഒരാത്മാവിന്റെ” തേങ്ങല്‍ ഈ 
രാജധാനിയുടെ പുറം തളത്തില്‍ നിന്നും കേള്‍ക്കുകയാണെങ്കില്‍ അതി 
ന്റെ പിന്നിലെ ചേതോവികാരം അറിയാനെങ്കിലും ശ്രമിക്കണമെന്ന്‌ 
ഒരപേക്ഷയുണ്ട്‌. 

ഒരു കവിയെന്നു പറയോനോ സാഹിത്യകാരനോ നാടക 
ക്കാരനോ എന്നു പറയാനോ ഞാനൊരു വിഡ്ഡിയല്ല; എന്നിലും മീതെ 
യുള്ള വിശാലമായ ലോകത്തെ ഞാന്‍ അറിയുന്നു, ബഹുമാനിക്കുന്നു; 
എന്നതുകൊണ്ടുതന്നെ എന്നില്‍ താഴെക്കിടയിലും ഒരു ലോകമുണ്ടല്ലോ 
എന്ന കൌതുകവും സത്യവും ഞാന്‍ അറിയുന്നു, സമാധാനിക്കുന്നു. 

അറിവു കൊണ്ടുമാധ്രമേ അറിവിനെ അളക്കാന്‍ പറ്റൂ എന്ന 
സത്യം പലരും വിസ്മരിക്കുന്നു. ഇന്ന്‌ അറിവില്ലാത്തവരുടെ ഭൂരിപക്ഷ 
മാണ്‌ അംഗീകരിക്കപ്പെടുന്നത്‌ - തനിത്തങ്കവും പൂച്ചുപണ്ടവും വേര്‍തി 
രിച്ചറിയുന്നവര്‍ ഇവിടെയ്യെര്ര? 

“ഈ കപടലോകത്തില്‍ ആത്മാര്‍ത്ഥമായൊരു ഹൃദയമുണ്ടായ 
താണെന്‍ പരാജയം” ചങ്ങമ്പുഴയുടെ എന്നുമെന്നും അര്‍ത്ഥവത്തായ 
വരികള്‍-എന്നെ സംബന്ധിച്ച്‌ ഇന്നും എന്നും ഒരു സത്യമാണ്‌. 

1966 മുതല്‍ ഞാന്‍ എഴുതിയ വരികളില്‍ ചിലവ മാത്രം പലേ 
ടത്തു നിന്നും കണ്ടെടുത്തതാണ്‌ ഈ സമാഹാരത്തില്‍ ഉള്‍പ്പെടുത്തി 
യിരിക്കുന്നത്‌. 

അനിലന്‍ തൃക്കരിപ്പുര്‍ 





144 അ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


കുഞ്ഞിന്‌ ഒരു താരാട്ട്‌ 


അമ്പലക്കാവില്‍ അന്തി മയങ്ങും 

അമ്പിളി മാമാ വാവാവോ 

അമ്മിഞ്ഞപ്പാലുണ്ട്‌ കുഞ്ഞിക്കൈ വിരലുണ്ണും 
കുഞ്ഞിനെ താരാട്ടാന്‍ വാവാവോ... 
വാവാവോ...ഓ.....വാവാവോ... (അമ്പല...) 


കാര്‍ത്തിക രാവില്‍ കല്‍ക്കണ്ട മാവില്‍ 

കാറ്റിന്റെ കൈകളില്‍ ചാഞ്ചാടി 

ഈത്തു കുഴലുമായ്‌ ഈഞ്ഞാലാടും 
ഉത്രാടക്കിളികളുറക്കമായീ 
വാവാവോ...ഓ.....വാവാവോ... (അമ്പല...) 


ഇന്നലെ രാത്രിയില്‍ ഈ വഴി പോയൊരു 
കുഞ്ഞിളം കിളിയേ പൈങ്കിളിയേ, 

ഇന്നും വരുമൊ നിന്‍ പാത്രത്തില്‍ നിന്നും 
കുഞ്ഞിനു പൈമ്പാല്‍ തരുമോ - എന്‍ 
കുഞ്ഞിനു പൈമ്പാല്‍ തരുമോ 
വാവാവോ...ഓ.....വാവാവോ... (അമ്പല...) 


൪ച൩:7979 തിീ്‌- പത്തിത്ചരം നാടകങ്ങളില്‍ 
താരാക്ടുപാട്ടായി ഉപയോഗിച്ചു. 
(അനുയോജ്യമായ രിതിയിതി?.27--94തി 
കോഴിക്കോട്‌ ആകാശവാണിയില്‍ ബാലലോകം 
പതിപാടിയിതി (പക്ഷേപ്ണം ചെയ്തു. 
(മധ്യമാവതി രാഗത്തില്‍ രുചക തംളത്തിത്‌ 
ചിട്ടപ്പെടുത്തി? 
(സംഗിതം - സ്ഥയം? 








കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍  ] 





ചിറകറ്റു പിടയുന്ന സ്വപ്നങ്ങളേ... 


ചിറകറ്റു പിടയുന്ന സ്വപ്നങ്ങളേ 

ചിതയില്‍ എരിയുന്ന മോഹങ്ങളേ 

ഒരിക്കലും പൂക്കാത്ത തേന്മാവിലെന്തിന്‌ 
വിരുന്നു വന്നെത്തീ പൂങ്കുയിലേ (ചിറകറ്റു...) 


കണ്ണീരിലെഴുതിയ കവിതയുണ്ടോ - നിന്റെ 
കണ്ണാടി മാളിക ചുമ(വു)രുകളില്‍ 

എണ്ണ വറ്റിയ പടുതിരിയുണ്ടോ നിന്‍ 
വെണ്ണക്കല്ലിന്‍ വിളക്കുകളില്‍ (ചിറകറ്റു...) 


കരിഞ്ഞും പുകഞ്ഞും കൊണ്ടമ്പലക്കൊട്ടിലില്‍ 
എരിഞ്ഞടങ്ങുന്നൊരു നെയ്ത്തിരി ഞാന്‍ 

ഒരിക്കലും മോഹത്തിന്‍ മായാ വിമാനത്തില്‍ 

പറക്കാന്‍ കൊതിക്കാത്ത തപസ്വിനി ഞാന്‍ (ചിറകറ്റു... 


പ 


രചന: 7976 ആത്മാവിഷ്കാരം തന്നെയാണ്‌ (€്രമേയസതത. 
ശുഭാചന്തുവരാളി രാഗത്തിലും ശിവരഞ്ജിനിയിലും ചിട്ട്‌ 
പ്ലെടുത്ത?7 ശിവരഞ്ജിനിയിത്‌ ചെയ്തത്‌ കത്മനത്ത്‌ രഥാഘ 
വരി ഭാഗവതരോ പാച്ഛിനിശ്ശേരി മൊയ്തുവാണോ എന്നു നി 
ശ്ചയമു്ല ചെറുകുന്ന്‌ സി. ഗോപാലകൃഷ്ണനാണ്‌ എന്റെ 
നാിര്ദ്ദേശ്രപചകാരം ശുഭാചന്തുവരാളിയിത്‌ തന്നെ ഇത? ന്റ്‌ 
ആത്മാവു നഷ്ടപ്പെടുത്താതെ ഭാഗിയായി സംഗതം പകര്‌ 
ന്നത്‌. ഒട്ടേറെ നാടകങ്ങള്‍ക്ക്‌ (ശോകരംഗം) ഉപയോഗിച്ചു. 
7966 ജുലൈ മന്‌ തൃക്കാതിച്ഛുര്‌ ഉദയ ചെറമ്വേതിയുടെ 
യുവവ്ഥണി പരിപാടിയില്‍ ആകാശവാണി കോഴിക്കോട്‌ 
ഇതുശ്പ്പെടെ മുന്നു ഗാനങ്ങള്‍ പ്രക്ഷേപണം ചെയ്തു. 
ഗാനം ആലപിച്ച'ത്‌ എം. (സന്ന, ഉദിനുരീ 

197ഒരീ കര്മനത്തു രാഘവന, 7968 ത്‌ സി ഗോചാലകൃഷ്ണന്ി 
എന്നിവര്‍ സംഗീതം നല്‍കി. 











140 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


പ്രണയിനി 


ഏഴിലം പാലച്ചുവട്ടില്‍ 
ഏകാന്ത നിശീഥിനിയില്‍ 
ഏകയായിന്നും വന്നു ഞാന്‍....വന്നു ഞാന്‍....വന്നു ഞാന്‍... 


പരിഭവം കാട്ടുന്ന പാതിര രാവില്‍ 
പനിനീര്‍ കാറ്റൂതും കൂരിരുളില്‍ 
പ്രാണനാഥനെ തേടിയലയും 

പ്രണയിനി ഞാനൊരു വിരഹിണി 
പുണരു എന്നെ പുണരൂ 

പുളക മുന്തിരി പകരൂ 

എന്റെ ദാഹം എന്റെ മോഹം - ശമിപ്പിക്കു 
ശ...മി...പ്പി...ക്കൂ... 


ഇന്നലെ ഞാനൊരു രാഗമായി 

ഇന്നത്തെ രാവിന്റെ ഗാനമായി 

നിന്നിലെയുന്മാദ ഗംഗയില്‍ നീരാടാന്‍ 

ഇന്നും വന്നു ഞാന്‍....വന്നു ഞാന്‍....വന്നു ഞാന്‍... 
പ്രാണനാഥാ - നുകരൂ 

എന്നിലെ മാദക ലഹരികള്‍ നുകരു. 


രചന : 7974. 7975 ത്‌ ചയ്യന്തുരര്‍ “ശരവണാഭവ/ നാട്യസ്സദനം 
അവതതിച്ഛിച്ച യുവവാണ്‌ ചതിപാടിയില്‍്‌ കുടി (പക്ക 
ണം ചെയ്തു. (കോഴിക്കോട്‌ നിലയം). മ്ൃത്യുശില്‌ എനാ 
നാടകവും ഉണ്ടായിരുന്നു. 2975 ത്‌ കോഴിക്കോട്‌ നി 
ലയം ലളിതഗ്ാനമായി /പചകേപണം ചെയ്തു. ഒരിക്കതീ 
മാതം നാട്ഷഗാനമായി ഉപയോഗിച്ചു. 

ഈ ആശയത്തിനു ഉചിതമായ ഇതിവ്യൃത്തമായിരുന്നു 
ച്രസ്്തുത നാടകത്തിന്‌. ആദ്യം എഴുതിയത്‌ ആ നാടക 
ത്തിന്ന്‌ വേണ്ടിയായിരുന്നു. ഫിന്നിടാണ്‌ മറ്റു തലത്തിത്‌ 
ഉപയോഗിച്ചത്‌- 

യുവവ്ഥണ്‌ പതിചാടിക്കു വേണ്ടി സംഗിതം നല്‍കിയത്‌ 
പഠഥ്ഥ ഭാസ്സ്കരനി ഭാഗവതര്‍. 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 





നിലാവിലെ പൂങ്കാറ്റ്‌ 


കുങ്കുമച്ചെപ്പുമായ്‌ കന്നി നിലാവിന്‍ 
കടവിലെത്തിയ പൂങ്കാറ്റേ - നിന്റെ 

കാലില്‍ കെട്ടിയ കിങ്ങിണിയില്‍ 
കിലുകിലാരവം ഉയരുന്നു --- (കുങ്കുമ...) 


അന്തി വെയിലൊ നിന്നയല്‍ക്കാരന്‍ 
അമ്പലക്കാവോ നിന്‍ കളിത്തോഴന്‍ 
സന്ധ്യതന്‍ സിന്ദുരപ്പൊട്ടോ നിന്‍ മാറത്തു 
ചന്തം വളര്‍ത്തുന്നു -- (കുങ്കുമ...) 


ഓര്‍മ്മകള്‍ മൊട്ടിട്ട നാളുകളില്‍ 

ഓശാന പാടിയ നാളുകളില്‍ 

ഓടി വന്നെത്തി നീ പൂങ്കാവില്‍ 

ഓരോ മധുര സ്വപ്നവുമായ്‌ --- (കുങ്കുമ...) 


രചന : 2972. ഒരു നാടകത്തിനു വേണ്ടി എഴുതിയത്‌. 
പിന്നിട്‌ /975ല്‍ 'ശരവണഭവ്‌യുടെയുവവ്ാണിയിതിക്കുടി 
(ച്കേഷചണം ചെയ്തു. സംഗിതം: പാലാ ഭാസ്കരന്‌ 
ഭാഗവതര്‍-ഞാനീ തന്നെയാണ്‌ ഈ ഗാനം ആഥലചിച്ചത്‌. 
മോഹനരാഗത്തിത്‌ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം പിന്നിട്‌ 
പഥ സാടഷങ്ങശിക്കും അനുയോജ്യമായ അവസര 
ത്തിരി ഉശപ്ലെടുത്ത? 20-77-75 ന്നാണ്‌ കോഴിക്കോട്‌ 
നിലയം (പകേപചണം ചെയ്തത്‌. 











1401 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ജീവിതം ഒരു നാടകം 


ജീവിതം ഒരു നാടകം 
ഈ പ്രപഞ്ചം - നാടകശാല (വിരുത്തം ) 


ജീവിതം ഒരു നാടകം 

ഈ പ്രപഞ്ചം നാടകശാല 

ഈ അരങ്ങില്‍ ആടിത്തകര്‍ക്കുന്നു - പലരും 
കഥയറിയാതെ -- ആട്ടമറിയാതെ 


വിളിച്ചാല്‍ കേള്‍ക്കുന്ന ദൈവങ്ങളില്ലാ 
തളരുമ്പോള്‍ താങ്ങായ്‌(തഴുകാന്‍) ബന്ധങ്ങളില്ലാ 
മനുഷ്യാ - നീ വെറും നിഴല്‍ - കരിനിഴല്‍ 

നിന്റെ നിഴലിനെ നീ തന്നെ ചവിട്ടും - കരിനിഴല്‍ 
കരിനിഴല്‍....കരിനിഴല്‍....കരിനിഴല്‍ 


ദു:ഖം തളം കെട്ടും ഈ രണഭൂവില്‍ 
പൊയ്മുഖം, നൃത്തം ചവിട്ടും ഈ ശവഭൂവില്‍ 
മറ്റുള്ള ബന്ധത്തിന്‍ കെട്ടുകള്‍ പൊറുക്കും 
ചുമടു താങ്ങിയോ -- നീ ചുമടു താങ്ങിയോ 


രചന: 2967 നാടകത്തിന്‌ പശ്ചാത്തല (അശരീരി? 
ഗാനത്തിന്ന്‌ എഴുതിയത്‌. കണ്ണുര്‍ വത്സരാജ്ഥണ്‌ ഈ 
ഗാനത്തിന്‌ ആദ്യം സംഗിതം പകര്‍ന്നത്‌. ഫിന്നട്‌ മറ്റൊരു 
നാടകാവതരണത്തിന്‌ കാഞ്ഞങ്ങാട്‌ രാമച്രന്ദനി, ഒളവറ 
ആനിബസന്റ്‌ മെമ്മോറിയത്‌ ആര്‍ട്സ്‌ ക്ല'ബ്ചിന്നു വേണ്ടി, 
ഈണം കൊടുത്തു. (പകെഃ/ ഫിനാ1ട്‌ ധരിമ്മനി ഏഴോം 
രാഗത്തു വന്നു? 

ഈ ക്ല'ബ്ലിന്നു വേണ്ടി അഞ്ചു നാടകങ്ങശ്‌ സാവിഗഥാനം 
ചെയ്തു. 








കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 





പുള്ളിമാന്‍ കുഞ്ഞിന്റെ വിധി 


കല്ലും കല്ലും കഥപറഞ്ഞുറങ്ങും 
കണ്ണാടിപ്പുഴയുടെ തീരത്ത്‌ 

പണ്ടൊരിക്കല്‍ വിരുന്നു വന്നൊരു (വന്നു) 
പുള്ളിയുടുപ്പിട്ട മാന്‍കുട്ടി 

പുള്ളിയുടുപ്പിട്ട മാന്‍കുട്ടി 


കറുകപ്പുല്ലും കടിച്ചും കൊണ്ടവന്‍ 
കുളഭക്കാറ്റിലുറങ്ങുമ്പോള്‍ 

വിളിച്ചുണര്‍ത്തീ വെളുത്ത വാവില്‍ 

വെള്ളാരം കുന്നിലെ പുങ്കുരുവി ( കല്ലും...) 


അമ്മയില്ലാത്തൊരു പുള്ളിമാന്‍ കുഞ്ഞിനു 
സമ്മാനം നല്‍കീ അവള്‍ 

മഞ്ഞണി രാവില്‍ പൊന്‍മുളം തണ്ടാല്‍ 
കിങ്ങിണി കെട്ടിയൊരോടക്കുഴല്‍ 


കരളിലൊരായിരം കനവുകള്‍ താരരിട്ടു 
കദനം മറന്നവള്‍ പാടുമ്പോള്‍ 

ഒരു വനവേടന്റെ ശരമുനയാല്‍ പാവം 
അരുവിക്കരയില്‍ പിടഞ്ഞു വീണു. 


രചന : 2976 'വിഷക്കാറ്റ്‌' എന്ന നാടകത്ത7തീ ക്രേന്ദ 
കഥ്ഥചഠ്രതം കുഞ്ഞിന്‌ കഥ പചഠഞ്ഞു കൊളുക്കു 
സന്ദരീഭത്തിനൊത്ത്‌ എഴുതിയത്‌ (നാടകത്തില്‍്‌ ഇത്‌ 
ദ്ന്ദ്ഥാര്ത്ഥതചത്തിലും ഉപയോഗിച്ചു? ഇതേ നാടകത്തിത്‌ 
പ്രത്തണ്ടോളം സ്ഥലങ്ങളിത്‌ അവതതിച്ചിച്ചു്‌. 
ബഡധിതെറുച്ഛ്‌ തൊഴിലാളിയാണ്‌ കഥാപ്രതം-പാട്ടിന്റെ 
താളം തുടങ്ങുനാത്‌ കൃതികയില്‍ നിന്നാണ്‌. 

താളം: രുചകഠ (സംഗതം- സ്വയം) 








1409 





രി ജ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


യേശുദേവന്‍ 


വിണ്ണിലെ പൊന്‍താരമേ 

മണ്ണിന്റെ സൌഭാഗ്യമേ 

പാപത്തിന്‍ പറുദീസ്സയേന്തിയ ദേവാ 
പാപിതന്‍ മുള്‍മുടി ചൂടിയോനേ 


തപ്ത ജനങ്ങള്‍ക്കു രക്ഷ ചെയ്തീടുവാന്‍ 
പുല്‍ക്കുടിലിങ്കല്‍ ജനിച്ചവനേ 

പാപത്തിന്‍ കയ്പുനീര്‍ മോന്തിക്കുടിച്ചു ഞാന്‍ 
താപത്തിന്‍ നീര്‍ക്കുഴി തേടുകയായ്‌ 

മുന്നില്‍ കാണും മെഴുകുതിരി പോലെ 
മന്നിലുരുകുന്നു ദേവാ -- 


കണ്ണുനീര്‍ മാര്രം കാഴ്ചയൊരുക്കാം 
നിന്‍ തിരു സന്നിധിയില്‍ 

വിങ്ങും കരളിന്റെ നൊമ്പരം തീര്‍ക്കു 
വിണ്ണിലെ പൊന്‍താരമേ 

ശ്രീ യേശു നാമ ദേവാ - 


രചന : 2969 “വേദനയുടെ താഴ്വരയിരത്‌' എനാ 
നാടകത്തിനു വേണ്ടി എഴുതിയത്‌. ചിന്നിട്‌ 
ഇത്തരം ഒന്നോ രണ്ടോ സന്ദര്ഭത്തിത്ത്‌ നാടക 
ത്തിത്‌ ഉപയോഗിച്ചു. 

സംഗീതം: കദ്മനതമത്‌ രാഘവന്നീ ഭാഗവതരി, കണ്ണുര്‍ 


കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 





പൂങ്കാറ്റിന്റെ സംഗീതം 


ആടിപ്പാടി വരുന്നൊരു കാറ്റേ 
ആതിര രാവിലെ കാറ്റേ 
“ആരിരാരോ” പാടിയുറക്കാൻ 
ഓടിവരും കാറ്റേ പൂങ്കാറ്റേ 


ഏഴാം കടലിന്നക്കരെയാണോ നിന്റെ നാട്‌ 
ഏഴിലം പാല പന്തലിലാണോ നിന്റെ വീട്‌ 
നിന്നോടൊന്നു പറഞ്ഞോട്ടെ 

നിന്നേ , ഞാനൊന്നു വന്നോട്ടെ 

കന്നി നിലാവിന്‍ കൈലേസ്സു കൊണ്ടൊരു 
സമ്മാനം ഞാന്‍ തന്നോട്ടെ 





ആകാശപ്പന്തലിലായിരം മുല്ലപ്പൂ 
ആരു വിരിയിച്ചു പൂങ്കാറ്റേ 
അമ്പിളി മാമന്റെ കുമ്പിളിലിത്രയും 
തുമ്പപ്പുവുകളാരു വച്ചൂ 


കന്നി നിലാവാണോ കല്യാണപ്പെണ്ണാണോ 
അമ്പലക്കുന്നിലെ ത്രമ്പാട്ടിപ്പെണ്ണിന്റെ 
ചുണ്ടത്തെ പുഞ്ചിരിയാണോ 


ചന : 7966 (വെറുതെ എഴുതി? 
നാടകത്തിനൊന്നും ഉപയോഗിച്ചില്ല. 
ആ രാതിയിത്‌ അല്ലാത്തതു കൊണ്ടുതന്നെ. 


1007 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 





സ്മൃതി 


പശ്ചിമാംബരത്തിലെ പട്ടു കുപ്പായം മാറ്റി 

നിശ്ചലം നിരുന്മേഷ ഗാ്തിയായ്‌ സസന്ധ്യാംഗന 
പശ്ചിമാംബുധി തന്നിലക്ഷണം പകര്‍ന്നവള്‍ 
സ്വച്ഛമാം താന്‍ നിര്‍മ്മിച്ച സ്വര്‍ണ്ണത്തിന്‍ വര്‍ണ്ണപ്പാര്തം 


വിന്ധ്ൃയനും സഹ്യന്‍ താനുമന്ധരായ്‌ നോക്കീടുന്നു 
സിന്ധുവില്‍ നിഴലിക്കും സന്ധ്യതന്‍ ചേലത്തുണ്ടം 
അന്തമാം സായംകാല സിന്ദുരപ്പകിട്ടിനു 

ബന്ധുവായ്‌ തിങ്കള്‍ വന്നു ചമഞ്ഞു പൂര്‍വ്വാംബരെ 


വെളിച്ചം പകര്‍ന്നുടനൊളിച്ചു കളിക്കുന്ന വിളക്കാല്‍ 
വിശാലമാം വിണ്ണിലെ വെണ്‍കാറുകള്‍ 
കണ്ണിമയ്ക്കാതെ തന്നെ ഒന്നൊന്നായ്‌ നോക്കീടുന്നു 
വിണ്ണിലെ താരാഗണം മണ്ണിലെ മണ്‍കൂരകള്‍ 


മങ്ങിയ വെളിച്ചത്താ മണ്‍കൂര ചമയ്ക്കുന്ന 
വിങ്ങുന്ന കരളിന്റെ കഥകള്‍ കേള്‍ക്കാനായി 
തിങ്ങിയ വനാന്തര വീചിയിലെങ്ങോ നോക്കി 
മൂങ്ങകൾ നിന്നീടുന്നു രാവിന്റെ മാര്‍ത്തട്ടിജകല്‍ 


പൂര്‍വൃരാശിയും താണ്ടി “പാല്‍ ചുരത്തിയിട്ടൊരു? 
മേഘനന്ദിനി” കുന്നോടടുത്തു കൂടിടുന്നു 
മാറിയും മറിഞ്ഞും പോം ജതുക്കള്‍ താരാട്ടിയ 
പാരിടത്തിന്‍ മനം പരക്കെ കണ്ടീടുവാന്‍ 


റ്റു 
0909 


അകലത്തെങ്ങോ കേട്ട മാനിഷാദ്‌യില്‍ സ്വയം 
അകതാര്‍ കാളിപ്പോയ രാപ്പാടിപ്പരിഷകള്‍ 

ദു:ഖ ഗാനത്തിന്റെ ത്രന്തികള്‍ മീട്ടിപ്പാടി 
യക്കഥ, അഷ്ടദിക്കുകള്‍ കേള്‍ക്കെത്തന്നെ 


ആദി കാവ്യം തീര്‍ക്കാനാ വനവേടന്‍ തീര്‍ത്ത 
മൂര്‍ത്തമാം ദുരന്തത്തിന്നുറ്റ സാക്ഷിയായ്‌ നിന്ന 
വന്ദ്യനാം മഹാമുനേ, കാലമിന്നും കണ്ടീടുന്നു 
വിങ്ങുന്ന കരളിങ്കല്‍ നൊമ്പരം തീര്‍ക്കും കാവ്യം 


കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ |] 





കണ്ടിട്ടോ കാണാത്തപോല്‍ നടിക്കയാണിന്നത്തെ 
പണ്ഡിതരെന്നു തന്നത്താന്‍ പറയും(ചിലുകവിജനം 
ഈയുഗത്തിലിവര്‍ക്കെഴുതാന്‍ മദ്യ ലഹരിയും 

ഈറന്‍ മാറുന്ന പതിനേഴിന്‍ വര്‍ണ്ണനയും 

ആര്‍ത്തവ രക്തത്തിന്റെ ചൂടും(ചൂരും)സ്വയം തീര്‍ത്ത 
പോപ്പുലാരിറ്റിയുമാണിന്നിന്റെ വിഷയങ്ങള്‍ 

ഹേ! മഹാമുനേ, ഭവാന്‍ തീര്‍ത്ത കാവ്യ സൌശത്തിന്റെ 
ഭാവവും രൂപവും തീര്‍ത്ത ശില്പചാതുരിയെങ്ങോ പോയി 
ഹൃദയം തകര്‍ന്നെന്നും വിലപിക്കുമാത്മാവുകള്‍ 

ഉദയം മുതലെന്നും വിളിച്ചു കേണീടുന്നു 


രണ്ടിണക്കിളികളിലൊന്നിന്റെ വിലാപത്തെ 
കണ്ടുകണ്ടെഴുതിയ ആ ഗാനം വീണ്ടും പാടാന്‍ 
മാനിഷാദയെന്ന ദിവ്യാക്ഷരം കൊണ്ടീ പ്രപഞ്ചത്തിന്റെ 
മാറില്‍ മായാത്ത മുഗ്രകള്‍ തീര്‍ത്ത മഹാമുനേ 


ഭാവുകം നേരുന്നു ഞാന്‍ അങ്ങതന്നാത്മാവിന്നീ 
ഭൂവിലെ ദു:ഖാര്‍ത്തരാമാത്മാവുകള്‍ക്കായി 
വേദനയുടെ ആഴം ആദ്യമായ്‌ കണ്ടെത്തിയ മഹാമുനെ 
ഭവാനെന്നും ധന്യരില്‍ ധന്യന്‍ തന്നെ 


* മുന്വെങ്ങേോ വായിച്ച കറഥിതാവരി അറിയാതെ വന്നു 
പോയി. ഇത്‌ എന്റെ്‌ (പയോഗമമള്ു, ഇടശ്ശേരിയുടെ കറുത്ത 
ചെട്ടിച്ചികളി ലാണ്‌ ഈ (പയോഗം. 

രചന : 7979-60 ചെറുവത്തുര്‍ ഉപജില്ല അക്കാദമിക്ക്‌ 
കാണ്ട്സ്സില്‍്‌ അഗ്യാചക ദിനത്തോടനുബന്ധഥിച്ചു നടത്ത? യ 
കവിതാരചന മത്സരത്തില്‍ ഒന്നാം സ്ഥാനത്മിന്‌ അര്‍ഹമായ 
വരികശി. ആരാധ്യരായ എ.കെ. കൃഷ്ണന്‍ മാന്സ്റരീ , ഒ. കെ. 
മുനീഫഗി തുടങ്ങിയവശായിരുന്തു വിധികര്‍ത്താക്കള്‍ എന്നു 
ഫിന്ിട്‌ അറിയാനി കഴിഞ്ഞു. 








193 


1041 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 





പാടുന്ന വള്ളിക്കുടില്‍ 


കാത്തിരിക്കും വള്ളിക്കുടിലേ 
നിനക്കു പാടാന്‍ കരളില്ലേ ? 
പുനിലാവിന്‍ പുഞ്ചിരി കണ്ടാല്‍ 
പുതിയൊരു ഗാനം വിടരില്ലേ ? 


വള്ളിക്കുടിലില്‍ പുള്ളിപ്പിടമാന്‍ 
തുള്ളിത്തുള്ളി നടക്കുമ്പോള്‍ 
കരളിന്നുള്ളില്‍ കാവ്യ കുമാരികള്‍ 
കനകത്തേരില്‍ വരുകില്ലെ ? 


നിഴലുകള്‍ മൂടിയ വനവീചികളില്‍ 
കുഴലൂതലുകള്‍ കേള്‍ക്കുമ്പോള്‍ 
പുതിയൊരു രാവിന്‍ പിറവിയിലെന്തേ 
പാട്ടുകള്‍ പാടാന്‍ തരമില്ലെ - കരളില്‍ 
പാട്ടിനു നല്‍കാന്‍ തേനില്ല്ലെ ? 


രചന : 7965. എസ്‌.എതി പുരത്തിന്റെ “വില കുറഞ്ഞ 
മനുഷ്യന്‌" എന്ന നാക്കത്തിനു വേങ്ടി എഴുതി 
യത്‌. നാലു സ്ത? കഥാച്റുതങ്ങളുക്ള നാടകം ഒരു 
അമെച്ഛരീ സംഘടന ന്നേജുചെയ്തത്‌ ഒരു സംഭവ 
തന്നെയായിരുന്നു. 

സംഗിതം : മൊയ്തു പാച്ഛിനിശ്ശേരി. 

നള അഭിപ്രായം നേടിയ അവതരണമായിരുന്നു. 
നാലു സ്(തകഥാച്രതങ്ങശി 
നാടകസംവിഗഥാനവും ചമയവും ഗാനരചനയും 
നിര്വൃഹിച്ചു. 

(നാടകം ത്ൃക്കരിച്ഛുര്‌ വെച്ച്‌ (മെട്ടമ്മതി) ബി എസ്‌ 
എസ്സ്‌ ബ്ലോക്ക്‌ സെമിനാറുമായി ബന്ധപ്പെട്ടു അവ 
തരിച്ഛിച്ചു? 








കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ |] 





സൌന്ദര്യ നര്‍ത്തകി 


രാഗപരാഗത്തിന്‍ മാധുരീ 

സ്വര്‍ഗ്ഗീയ സൌന്ദര്യ നര്‍ത്തകീ (രൂപിണീ) 
സകല കലാരസത്തില്‍ വാണരുളും തായേ 
സംഗീത രസധാര പകര്‍ന്നു തരു മാതേ. 


ത്ധിലു ത്ധിലു താളമുട്ടി 

മണി വീണാ മേമമുട്ടി 

പണിയുന്നു ഞാന്‍ നിന്നെ 
പാണിദ്വയങ്ങള്‍ കൂപ്പി 

പകരുക തായെ കൈക്കുമ്പിള്‍ നിറയെ 
സംഗീതാമൃതത്തിന്‍ മധുരരസം 


താളമൂട്ടും കൈ ചിലങ്കയില്‍ 
കാവ്യ നര്‍ത്തകീ വന്നിരിക്കൂ 
സാന്ദ്രമാമൊരു സംഗീത ധോരണി 
മോന്തിയെടുക്കാനിങ്ങു വരു - ദേവീ 
( രാഗ...) 


രചന : 7966. 2967തര്‌ തിരുവനന്തപുരത്ത്‌ വ7;കമനീ നായര 
ദ്ര്രോഫി നാടകമത്സരത്തിന്‌ ചന്തേര (മാണിയാ്ട്‌? ഫ്രന്റ്‌ സ്‌ 
ആര്‍ട്സ്‌ ബ്യുറോ എന്ന നാടകസംഘത്തിന്റെ “ത?പ്ഛൊതി” 
എന്ന നാടകത്തിനു വേണ്ടി എഴുതിയത്‌. (ഇതിലെ ഒരു ഗാനം 
(ശര. സിവിക്‌ കൊടക്കാടിന്റെതായിരുന്നു. 2 ഞാന ഉശീപ്ലെട്്‌ 
നാടകസ്സംഘമായിരുന്തു. ചമയം ഞാറ നിര്വഹിച്ചു. 
ഹിന്മോളരാഗത്തിരി ച്രിട്ടാസ്വത്തോടെ) മൊയ്തു ചാച്ഛിനിശ്ശേതി 
സംഗിതസംവിധാനം ചെയ്തു. നാടകത്തിലെ ക്രേന്ദകഥാച 
രതവുമായ? ബന്ധപ്പെടുന്ന ന്ൃത്തരംഗത്ത?ന്‌ വേണ്ടിയായിരുന്നു 
ഗാനം. കണ്ണുര്‍ സുജ്ഥാതയായിരുന്നു യുവ ൩൭. 

നാടകരചന - ഫി. കുമാരന്‌ മാന്റ്റര്‍, തടിയന്‌ കെവ്ൃത്‌. 











106 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ഓര്‍മ്മയുടെ ദുഃഖഗാനം 


കളിമണ്‍ വിളക്കുകള്‍ എരിഞ്ഞു തീര്‍ന്നു 
കരളിലെ മോഹത്തിന്‍ ചിറകൊടിഞ്ഞു 
കദനത്തിന്‍ കടലിലെ തിരമാലകളെ 
കരയുന്നതെന്തിനാണോ ? 
കരയുന്നതെന്തിനാണോ ? 


തീരങ്ങള്‍ തേടുന്ന തിരമാലകളെ 
ഈറനണിഞ്ഞ ജലകന്യകളെ 
മോഹങ്ങളുണ്ടൊ - ദാഹങ്ങളുണ്ടൊ 
ഈ രാവിന്നിവിടെ മരണമുണ്ടൊ ? 


പോയ ജന്മങ്ങള്‍ തന്‍ ശവക്കല്ലറയിലെ 
ശോകഗാനത്തിന്നീരടികള്‍ 
എന്നന്തരാത്മാവിന്‍ ത്രന്ത്രികള്‍ മീട്ടുന്നു 
എന്നെന്നും ഓര്‍മ്മതന്‍ ദു:ഖ ഗാനം 


രച. 7966 നാടക ഗാനമഗയും യുവവഥണ്‌ ചരിചാഥടി 
യാത്‌ ഉശീപ്ലെടുത്ത7യ ഗാനമായും കോഴിക്കോട്‌ 
നിലയത്തിതിക്കുടി ല്ളിതഗ്ഥനമഗയും ഫുറത്മതു വന്നു. 


യുവവഥണ്‌ പരിപാടിക്കു വേണ്ട്‌ സംഗിതം പകര 
ന്നത്‌ സവി. വേണുഗോചാല൯ന്‍, ചെറുകുന്ന്‌. 


കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ |] 





കാര്‍മുകില്‍ വര്‍ണന്‍ 


കാര്‍മുകില്‍ വര്‍ണ്ണാ കനകാംബരാ നിന്റെ 
കാലിണ ശരണം ഭഗവാനേ 

ഗുരുവായുപുരം വാഴും ഗോപകുമാരാ - നിന്റെ 
കരുണാ കടാക്ഷം ചൊരിയേണമേ. 


കാളിയ മര്‍ദ്ദക കംസാന്തകനേ 
കരുണാ വാരിധിയായവനേ 
നീയേ ശരണം നീയേ ശരണം 
നിന്നുടല്‍ മാര്രം ശരണം 


മദഗജ നാശന ഭഗവാനെ - നിന്‍ 
മയില്‍പ്പീലി മലി ഞാന്‍ പണിയുന്നു 
കരുണാമയനെ മായാ രൂപനെ 
ദുരിതം മാറ്റുക ഭുവനേശാ. 


പുല്ലിലും പുഴുവിലും പൂജാ മുറിയിലും 
കല്ലിലും മുള്ളിലും നീയല്ലെ 

പാര്‍ത്ഥനു സാരഥിയായവനെ 

എന്നും ആര്‍ത്തര്‍ക്കു രക്ഷകനായവനെ 
ഭഗവാനെ കൃഷ്ണാ പാപാന്തകാ - നിന്റെ 
നിറവേണു നാദം കേട്ടിടുവാന്‍ 

ഒരു നറു മാല്യവും കളഭക്കൂട്ടും 
തിരുമെയ്യില്‍ ചാര്‍ത്താം ഭഗവാനെ 
ശരണം നീയെ കരുണാകരാ. 


19:70ത്ീ എഴുതിയത്‌ ഇത്തരം വരികശീ എഴുതുന്നതിസോഗട്‌ 
തരെ യോജിച്ചില്ല. പകല ഒരു നാടകമ്പംഘത്തിന്റെ 
ആവശ്യത്തിനു വേണടി? എഴുതിക്കൊടുത്തതാണ്‌. 

ഇത്തരം വരികള്‍ രണ്ട്‌ അവസ്സരങ്ങളില്‍ി മഠ്രതം എഴുതേണ്ടി 
വന്നു-ഒന്ന്‌ “അയ്യപ്ഛ' ഭക്തിഗാനം" ഒരു കേസ്റ്റിലേക്ക്‌ 
എഠ.പി. രാഘവന്റെ നിര്‍ബന്ഥ്രചകാരഥ- രണ്ടാമത്തേത്‌ 
ഇതും. തിരെ താല്പര്യമിള്ാത്ത ഒരു ഘടകമാണ്‌; എന്നെ 
സാബമന്ധിച്ച്‌ - 











100 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


സാമര്‍ത്ഥ്യക്കാരി പെണ്ണുങ്ങള്‍ 


കടമിഴിക്കോണ്‍ കൊണ്ടു കിന്നാരം 
കാണാത്ത ഭാവത്തില്‍ പൊന്നാരം 
പുരികക്കൊടി കൊണ്ടു സമ്മതം കാട്ടുന്ന 
സാമര്‍ത്ഥ്യക്കാരാണീ പെണ്ണുങ്ങള്‍ 


കരിവള വേണം കണ്‍മഷി വേണം 
കമ്മലും കൈലേസ്സും വേണം 
ഈണില്ലലെങ്കിലും ഈരില്ലെങ്കിലും 
പണ്ടം കിട്ടിയാലുല്ലാസം 
സ്വര്‍ണ്ണത്തിന്‍ പണ്ടം കിട്ടിയാലുല്ലാസം 


പെണ്ണിനു വലുതാണ്‌ സ്വര്‍ണ്ണം 
അതു പണിയാനെന്തൊരു ദണ്ഡം 
ഉള്ളൊരു സംഗതി ഞാന്‍ പറഞ്ഞപ്പം 
പെണ്ണിന്‍ കവിളൊരു വണ്ണം - ഈ 
പെണ്ണിന്‍ കവിളൊരു വണ്ണം 


രചന: 7965 “വേദനയുടെ താഴ്വരയിരി്‌, എടുക്കാത്ത 
നോക്ട്‌ എന്ന? നാടകങ്ങളിത്‌ ഹാസ്വഗ്രാനമായ? ഉച 
യോഗിച്ചു. “വേദനയുടെ താഴ്വരയിരതി” എന്ന നാടക 
അതിര്‌ ചില വാക്കുകകും വരികളും മാറ്റിയെഴുതി. 
സംഗീതം : കത്മനത്തു രാഘവന്‍ ഭാഗവതര്‍, കണ്ണുര്‌. 
നാടക സംവിധാനം : സ്വയം 


കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 





പ്രാര്‍ത്ഥന 


വേദന മാറ്റാന്‍ ഖേദമകറ്റാന്‍ 
കാത്തരുളീടുക തായേ - എന്നെ 
കാത്തരുളീടുക “തായെ" 


വേറില്ലൊരാശ, വേറില്ലൊരാശ്രയം 
വേര്‍പെട്ടു പോയൊരു തായെ 

(നാടകത്തില്‍ രണ്ടു സൂചന) 
ഞെങ്ങി ഞെരുങ്ങിക്കഴിയും പ്രപഞ്ചത്തില്‍ 
വിങ്ങലില്‍ പെട്ടു ഞാനന്ധനായി 
കാപട്യമേതെന്നറിയാതിളം തളിര്‍ 
വാടിത്തളരുന്നു തായെ 


വേദന തിന്നു ഞാന്‍ പട്ടിണിയാലീ 
താഴ്വര തന്നില്‍ അലയുന്നു 
കണ്ണുകളില്ലാത്തീ പാപിയെയെന്തിനു 
മണ്ണില്‍ ജനിപ്പിച്ചു തായെ 


൪ച൩:7965. വേദനയുടെ താഴ്വരയിരി” എന്ന നാട്ക 
ത്തില്‍ അന്ധനായ ബങ്ഥലകഥാചരതത്തിനു വേണ്ടി 
എഴുത? ചിട്ടച്ലെടുത്തി. 

സംഗതം : കത്മനത്തു രാഘവന്‍ ഭാഗവതര്‍, കണ്ണുര്‍. 
പഥ സ്ഥലത്തും ഈ നാടകം ചെയ്യുമ്വോശ്‌ ഈ ഗാനം 
ഉശപ്ലെടുത്ത്‌. 

സംവിഗാനം - സ്വയം 











160 ജ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


പടച്ചോന്‍ 


അ ഈസു ബില്ലാഹി മിനുഷ്‌ ഷയ്ത്താനിര്‍ റജീം 
ബിസ്മില്ലാഹിര്‍-റഹ്മാനിര്‍ റഹിം 
ലാ - ഇലാഹ്‌ ഇല്ലല്ലാഹ്‌ - - - 





നല്ല നല്ല പ്രബ്ൃത്തികള്‍ ശെയ്തിടുന്ന മനുശ്യര്‍ക്ക്‌ 
കൊണ്ടുക്കൂട്ടി ബെച്ചതാണീ അഹറ്‌ 
പടച്ചോന്‍ - പടപ്പിച്ച്‌ ബെച്ചതാണീ അഹറ്‌ 


കാറ്റ്‌ തട്ടിയണയാത്ത കല്‍ബ്‌ മാത്രമറിയുന്ന 
കരളിനുള്ളിലെ തിരിയാണ്‌ മൊഹബ്ബത്ത്‌ 
സലാത്തൂല്‍ നടത്താതെ - പടച്ചോനെ നിനക്കാതെ 
ഹലാക്കിന്റെ ബിത്ത്‌ പാകീ നടക്കല്ലെ - നിങ്ങള്‌ 
പടച്ചോനെ പയി ശൊല്ലി നടക്കല്ലെ 


റ്റു 
000 9 


പച്ച നോട്ടിന്റെ കെട്ടു കാണുമ്പം 
മട്ടു മാറ്ണ കൂട്ടര്‍ 
പച്ചപ്പാവമാണീ ദുനിയാവില്‍ 
ഖിബറ്‌ കാട്ട്‌ണ കൂട്ടര്‍. 


പുഞ്ചക്കണ്ടത്തിലഞ്ചു നൂറ്‌ നെട്ട! കിട്ടിക്കാണുമ്പം 
നെഞ്ചിലാകെ നഞ്ച്‌ ബന്ന്‌ കലി തുള്ള്ന്ന്‌ - റബ്ബ 
അഹറിന്റെ ബാത്ക്കല്‍ കടത്തല്ലെ - സുബര്‍ക്കം 
ഇവര്‍ക്കായ്‌ തുറന്നിട്ടു കൊടുക്കല്ലെ. 


796൫ എഴുതി. കാനം ഇ. ജെ എഴുതിയ കലയും 
ചങ്ങലയും” എന്ന നാടകത്ത?ല്‍ ഒരു മുസ്ത്രിം കഥാപാ 
ശതത്ത?നു വേങട്‌? എഴുതിയത്‌. 

തൃക്കതിച്ഛുര്‌ മുഹമ്മദ്‌ അഞങ്ജുറഹിമാരീ വായനശാല 
വ്വാരീഷ്ഥികം 

സംഗിതം : കത്മനത്തു രാഘവന ഭാഗവതര്‍, കണ്ണുര്‍ 
സംവിധാനം - സ്വയം 








കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 





പെണ്ണിന്റെ വിധി 


കരിങ്കല്ലിന്‍ ചില്ലിയല്ല പെണ്ണ്‌ 
[1] [1] [1] ണൃ 
കാരിരുമ്പിന്‍ തരിയല്ല പെണ്ണ്‌ 
വിലയില്ലാ മനുഷ്യനെ വിലപേശാനിരിക്കുന്ന 
വിധി പോറ്റി വളര്‍ത്തുന്ന മാടാണ്‌ 


കെട്ടിയോനും കെട്ടിയോള്‍ക്കും 

ഒട്ടു നേരം കഷ്ടകാലം 

വട്ടമിട്ടു വരുത്തുന്നു പെണ്ണ്‌ 

താലി കെട്ടു നടത്തുമ്പം കാശു തീര്‍ത്തു കൊടുക്കാതെ 
നാള്‍ നീട്ടി നാക്കു മാറ്റി പറയ്ന്ന്‌ - പൊന്നെ 

നടു റോട്ടിലുരുട്ടാതെ വട്ടക്കാലില്‍ നിറുത്താതെ 
കെട്ടിയോന്റെ കഷ്ടകാലം തീര്‍ക്കേണേ - കണ്ണേ 

കാശ്‌ തീര്‍ത്തു കെട്ടിയോനെ - തുണക്കേണോ 


രചന : 7966. “വില കുറഞ്ഞ മനുഷ്യയനീ' എന്ന നാടക 
ത്തിന്ന്‌ ഒരു ഹാസ്വകഥാചതത്തിന്ന്‌ 
സംഗിതം : കര്മനത്തു രാഘവന ഭാഗവതര്‍, കണ്ണു്‌ 


“എടുക്കാത്ത നോക്‌” എന്ന നാടകത്തില്‍ മൊയ്തു 
പാച്ഛിനിശ്ലേരി മറ്റൊരു ഈണം നല്‍ക. 
സംവിധാനം - സ്വയം 











107 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


എന്തേ പോരാഞ്ഞു 


മാനം തട്ടിയുണര്‍ത്തുമ്പോള്‍ 
മാമല മാടി വിളിക്കുമ്പോള്‍ 
മാനസ വീണക്കമ്പി മുറുക്കാന്‍ 
മാധുരി'യെന്തേ പോരാഞ്ഞു ? 


നീലിമ പകരും വാനത്തില്‍ 

നീളെ നിലാവു പരക്കുമ്പോള്‍ 

നീണ്ടു നിവര്‍ന്നൊരു നീളന്‍ മിഴിയിലെ 
നീരുറവെന്തെ വറ്റാത്തു? 


പാരം വിങ്ങിയ പാതിരവില്‍ 
പാലൊളി വിരിയും ച്രദ്രികയില്‍ 
പണ്ടു പഠിച്ചൊരു ഗാനവുമായീ 
പുങ്കുയിലെന്തേ പോരാഞ്ഞു? 


കാറ്റു കയര്‍ക്കും കാരിരുളില്‍ 
കാളിപ്പായും മിന്നൊളിയില്‍ 

കണ്ടു, നിറന്നൊരു കാര്യം പറയാന്‍ 
കണ്മണിയെന്തേ പോരാഞ്ഞു? 


കൈയില്‍ തരിവള നിരയിട്ടും 
മെയ്യില്‍ മിനുത്തൊരു കസവിട്ടും 
പാരം ചുളുകിയ നീളന്‍ മുടിയിഴ 
പാതി പകുത്തു നിവര്‍ത്തിട്ടും 
താമര വിരിയും പവിഴച്ചുണ്ടില്‍ 
താനേ പുഞ്ചിരി തൂകീട്ടും 


“മന്ദാകിനി” നീ മണിയറ പൂകാന്‍ 
മന്ദം മന്ദമടുക്കുമ്പോള്‍ 
കാമിതമായൊരു കാമുക ഹൃദയം 
കാല്‍ക്കല്‍ നിനക്കൊരു കുളിരേകും. 


296ത്‌ ഒരു പ്രത്യേക സാഹചരത്യത്തിത്‌ എഴു 
ത്തിയത്‌. ആദ്യാക്ഷരം കൊണ്ടൊരു കുസ്ധ്ൃയതി 
കളിക്കാനീ തോന. 


കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ |] 





നര്‍മ്മ സല്ലാപം 


ആണ്‍ : 


പെണ്‍ : 


പെണ്‍ : 


കരളിനെ കാര്‍ന്നു തിന്നാന്‍ 
കരവാളും കൈയിലേന്തി 

കണ്‍ നിറയെ കാണാനെത്തിയ 
കളിത്തോഴിയല്ലെ നീ 


കടക്കണ്ണു നീട്ടിയെന്നെ 
കദനത്തിന്‍ കര കേറ്റീടാന്‍ 
കനകമതില്‍ കടന്നു വന്ന 
കളിത്തോഴനല്ലെ നീ 


കളിവഞ്ചിയില്‍ കാല്‍വിരലൂന്നി 
കളിവാക്കുകള്‍ കരളിലൊതുക്കി 
കരവലയം കാറ്റിലാടി 
കാത്തിരുന്നു-നിന്നെ-കാത്തിരുന്നു 
കാണാന്‍ കൊതിച്ചിരുന്നു 


കടലലയുടെ കാതില്‍ തീര്‍ക്കാന്‍ 
കനകമണിക്കട്ടകള്‍ വാരാന്‍ 

കടലാസ്സു കപ്പലുമായി 
കടന്നുപോയ്‌ ഞാന്‍-പറയാന്‍ മറന്നുപോയ്‌ ഞാന്‍ 


കുളിരലയില്‍ കോള്‍മയിര്‍ കൂട്ടും 
കടലിലെ കല്ലോലങ്ങള്‍ 
കളിവഞ്ചിയിലോടും നമ്മെ 
കാറ്റിലാട്ടും-കരളില്‍ ഇക്കിളി കൂട്ടും 


പെണ്‍ : കിനാവിനാല്‍ കാവ്യം തീര്‍ത്തും 


കിളി മൊഴിയാല്‍ രാഗം തീര്‍ത്തും 
കരളിനെ കിക്കിളിയാക്കും 
കരയ്ക്കു പോകാം- 

കാറ്റില്‍ തുഴഞ്ഞു പോകാം 


296ത്്‌ ഒരു അനുഭുതിയിരി എഴുതിയത്‌. ആദ്യാ 
കവും അനു;്രാസവും കൊണ്ടൊരു “കളി” 


183 


പഠനം ഒന്ന്‌ 





ഉണര്‍ത്തുപാട്ടിന്റെ 
അനുസ്യൂതി 
പ്രൊഫ: എ എം ശ്രീധരന്‍ 


വികലയുക്തികള്‍ കൊണ്ടും അപക്വമായ സരന്ദര്യാവബോധം 
കൊണ്ടും തീര്‍ക്കപ്പെടുന്ന വര്‍ത്തമാനകാല ജീവിതത്തില്‍ നിലനി 
ല്‍പ്പു സാധ്യമാക്കുന്നത്‌ കരുത്തുറ്റ ഓര്‍മകളാണ്‌. വ്യക്തികളായും 
സംഭവങ്ങളായും വൈവിധ്യമാര്‍ന്ന ഓര്‍മകള്‍ എന്നും നമ്മളോടൊപ്പ 
മുണ്ട്‌.. ഓര്‍മകള്‍ ഇല്ലാതാകുമ്പോള്‍ ജീവിതം അനാഥത്വത്തിന്റെ പടു 
കുഴികളില്‍പ്പെടുന്നതായാണ്‌ എക്കാലത്തേയും അനുഭവം. പല കാല 
ങ്ങളിലൂടെയും പല ഘട്ടങ്ങളിലൂടെയും പരിണമിച്ചെത്തുന്ന മനുഷ്യ 
ജീവിതത്തില്‍ നിലനില്‍പ്പിനെക്കുറിച്ചും നാളെയെക്കുറിച്ചുമുള്ള 
സ്വപ്നങ്ങള്‍ നെയ്തെടുക്കാന്‍ സാധിക്കുന്നത്‌ ഓര്‍മകളുടെ കൂടി പിന്‍ 
ബലത്തോടെയാണ്‌.. എനിക്കുമുണ്ട്‌ ഇങ്ങനെ പങ്കുവെയ്ക്കുവാനുള്ള 
ഒരുപാട്‌ ഓര്‍മകള്‍. സന്മാര്‍ഗ്ഗത്തെയും അസാന്മാര്‍ഗ്ഗികതയെയും സ്പര്‍ 
ശിക്കുന്നവയുണ്ട്‌ അക്കൂട്ടത്തില്‍. പിന്തിരിഞ്ഞ്‌ നോക്കുമ്പോള്‍ രണ്ടാമത്‌ 
പറഞ്ഞ വിഭാഗത്തില്‍ പെടുന്നവയാണ്‌ എനിക്ക്‌ ജീവിതോര്‍ജ്ജം നല്‍കി 
യത്‌. നല്ല മനുഷ്യനായിത്തീരേണ്ടുന്നതിനെക്കുറിച്ച്‌ എന്നെ വീണ്ടും 
വീണ്ടും അവ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. സന്മാര്‍ഗ്ഗത്തിന്റെ 
വഴികളില്‍ നിഴലായി പിന്തുടരുന്ന വലിയ വ്ൃക്തിത്വങ്ങള്‍ കുറവാണ്‌ 
എന്നു തന്നെ പറയാം. അനിലനെന്ന തൂലികാനാമത്തില്‍ പ്രശസ്തനാ 
യ കെ കെ മാഷ്‌ അങ്ങനെ ഒരാളാണ്‌. കലാബോധത്തിന്റെയും അതു 
മായി ഇണചേര്‍ന്നുനില്‍ക്കുന്ന ദുര്‍വൃത്തികളെന്ന്‌ ലോകം കൊണ്ടാ 
ടിയ ശീലങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും തലത്തിലേക്ക്‌ ഞാന്‍ മാ 
റിയത്‌ കെ കെ മാഷുടെ നിരന്തരസാമീപ്യത്തിലൂടെയായിരുന്നു. പരുപ 
രുത്ത ജീവിതയാഥാര്‍ത്ഥ്യങ്ങളിലേക്ക്‌ എന്റെ കൈപിടിച്ചു നടത്തിയത്‌ 
അദ്ദേഹമായിരുന്നു. ജീവിതത്തിന്റെ ആഴക്കടലിലേക്കിറങ്ങാനുള്ള 
ആത്മധൈര്യം പകര്‍ന്നത്‌ കൈത്തഴക്കം വന്ന ആ കപ്പിത്താനായി 
രുന്നു. 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജ | 100 


എന്റെ മുഖം എത്രയോ മിനുക്കിയ കൈകളാണ്‌ അനിലന്റേത്‌. 
എരിഞ്ഞു തീരാത്ത സിഗരറ്റിന്റെ മണം കലയോടൊപ്പം ഞാന്‍ നുകര്‍ന്നത്‌ 
ആ സാന്നിധ്യത്തിലൂടെയായിരുന്നു. സര്‍വ്ൃകലാ വല്ലഭത്വത്തിന്റെ ഒടുങ്ങാ 
ത്ത ആവനാഴിയില്‍ നിന്ന്‌ അസ്ത്രങ്ങള്‍ ഓരോന്ന്‌ പുറത്തെടുക്കാന്‍ 
ആവശ്യമായിരുന്നു അങ്ങനെ ഒരു ദഹന്റപ്രരകിയ. സാര്‍വൃജനീനവും 
സാര്‍വ്ൃവലാകികവുമായ ചിന്തകള്‍ കൊണ്ട്‌ മാത്രമേ മനുഷ്യനായി 
വളരാനും മനുഷ്യനെ വളര്‍ത്താനും സാധിക്കുകയുള്ളു എന്ന അടി 
സ്ഥാനബോധം അതിന്റെ അങ്കുരാവസ്ഥയില്‍ നിന്ന്‌ വളര്‍ന്നത്‌ ആ 
സാമീപ്യത്തിലൂടെയായിരുന്നു. ചുറ്റും കണ്ണോടിക്കുവാനും വര്‍ണ്ണങ്ങളും 
വേഷങ്ങളും നാദങ്ങളും കാഴ്ചപ്പാടുകളും സ്വാംശീകരിക്കുവാനും എന്നെ 
പ്രാപ്തനാക്കിയതദ്ദേഹമായിരുന്നു. പലമയിലെ തനിമയേയും ഒരുമ 
യയും കാണാനുള്ള കണ്ണ്‌ കലാകാരന നൈസര്‍ഗ്ഗികമാണെന്ന്‌ കെ കെ 
മാഷ്‌ ബഹുശാഖിയായ തന്റെ പ്രവര്‍ത്തനങ്ങളിലൂടെ തെളിയിച്ചുവെന്നു 
മാതമല്ല എന്നെപ്പോലുള്ള പലരേയും ആ വഴിയിലൂടെ നടക്കാന്‍ പ്രേ 
രിപ്പിക്കുകയും ചെയ്തു. 

നാടകനടന്‍, സംവിധായകന്‍ സംഗീത വിദഗ്ധന്‍, ചമയക്കാരന്‍, 
കവി, പൊതുപ്രവര്‍ത്തകന്‍ എന്നീ നിലകളിലെല്ലാം ര്രദ്ധേയനായിരുന്നു 
കെ കെ മാഷ്‌. വിശാലമായ പൊതുജീവിതത്തോടൊപ്പം ഏകാന്തമായ 
ഒരു ആതന്തരികജീവിതവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആന്തരിക 
ജീവിതത്തിന്റെ ധ്യാനാവസ്ഥയിലുണ്ടായ ഉള്‍വിളികളാണ്‌ കലയുടെ 
ബഹുവര്‍ണ്ണാഞ്ചിതമായ ലോകം കെ കെ മാഷ്ക്ക്‌ തുറന്നുകൊടുത്തത്‌. 
ഒന്നടുത്തുനിന്നാല്‍ മതി ആ വര്‍ണ്ണപൊലിമ നമ്മിലേക്ക്‌ സംഗമിക്കുവാന്‍. 
കളിയായും കാര്യമായും അത്‌ നമ്മെ പിന്തുടര്‍ന്നുകൊണ്ടേയിരിക്കും. ഒരു 
മന്ദമമാരുതനായി അനിലനായി അത്‌ നമ്മെ തഴുകിക്കൊണ്ടേയിരിക്കും. 
ഉണര്‍വിന്റെ ഉര്‍വ്ൃരതയിലേക്ക്‌ നയിച്ചുകൊണ്ടേയിരിക്കും. എനിക്കു 
മാതമല്ല അടുത്തിടപഴകിയ എല്ലാവര്‍ക്കും കാണും ഇത്തരം അനുഭവ 
ങ്ങള്‍ പങ്കുവെയ്ക്കാന്‍. 

കെ കെ മാഷുടെ ജന്മസിദ്ധമായ കാവ്യാവബോധവും ജീവിത 
നിരീക്ഷണപാടവവും ലോകവീക്ഷണവും വിളിച്ചോതുന്നവയാണ്‌ 
അദ്ദേഹം എഴുതിയ ഗാനങ്ങള്‍. ലളിതഗാനങ്ങളുടെ ഗണത്തിലാണ്‌ 
അവയെ വര്‍ഗ്ലീകരിച്ച്‌ ചേര്‍ക്കുവാന്‍ സാധിക്കുകയെങ്കിലും വിശാലമായ 
അര്‍ത്ഥത്തില്‍ അവ മനുഷ്യജീവിത കഥാനുഗായിയായ കവിതകള്‍ 
തന്നെയാണ്‌. കുട്ടികളും പൂക്കളും വൃക്ഷങ്ങളും നാല്‍ക്കാലികളും എന്നു 
വേണ്ട മനുഷ്യനെ മനുഷ്യനായി നിലനിര്‍ത്തുന്നവയെല്ലാം കെ കെ 
മാഷുടെ കവിതകള്‍ക്ക്‌ വിഷയമായിട്ടുണ്ട്‌. ചെറിയ ജീവിത പരിസരത്തിലെ 
മനുഷ്യരുടേയും സംഭവങ്ങളുടേയും ആഖ്യാനങ്ങളാണവയെങ്കിലും 
വിശാലമായ പരിപ്രേക്ഷ്യമുണ്ടവയ്ക്ക്‌. അതുകൊണ്ടാണ്‌ അദ്ദേഹം 
ഒരിടത്ത്‌ ഇങ്ങനെ പറഞ്ഞത്‌: “ഞാന്‍ ഒരു കവിയെന്നു പറയാനോ സാഹി 
തൃകാരനോ നാടകകാരനോ ആണെന്നു പറയാനോ ഒരു വിഡ്ഡിയല്ലു. 
എന്നിലും മീതെയുള്ള വിശാലമായ ലോകത്തെ ഞാന്‍ അറിയുന്നു, 





106 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ബഹുമാനിക്കുന്നു എന്നതുകൊണ്ടുതന്നെ എന്നില്‍ താഴെയ്ക്കിടയിലും 
ഒരു ലോകം ഉണ്ടല്ലോ എന്ന കഴഈതുകവും സത്യവും ഞാന്‍ അറിയുന്നു, 
സമാധാനിക്കുന്നു. അറിവുകൊണ്ടുമാത്രമേ അറിവിനെ അളക്കാന്‍ പ 
റ്റൂ എന്ന സത്യം പലരും വിസ്മരിക്കുന്നു. ഇന്ന്‌ അറിവില്ലാത്തവരുടെ 
ഭൂരിപക്ഷമാണ്‌ അംഗീകരിക്കപ്പെടുന്നത്‌. തനി തങ്കവും മുക്കുപണ്ടവും 
തിരിച്ചറിയുന്നവര്‍ ഇന്ന്‌ വളരെക്കുറവാണ്‌”. അനിലന്‍ തൃക്കരിപ്പൂര്‍ അല്ല 
മറ്റാരെങ്കിലുമാണ്‌ ഇതെഴുതിയതെങ്കില്‍ നാം അവരെ ഉദാത്തമായ ലോക 
ദര്‍ശനത്തിന്റെ വക്താക്കള്‍ എന്നു പറഞ്ഞ്‌ നെഞ്ചിലേറ്റുമായിരുന്നു. 
ഇതിനപ്പുറം എന്തു “മഹാഭാരതസത്യ മാണ്‌ നമുക്കിടയിലുള്ളതെന്ന്‌ ഒന്ന്‌ 
ആലോചിച്ചുനോക്കുന്നത്‌ നന്നായിരിക്കും. ഒരു സാധാരണ്ര്രാമമായ 
തൃക്കരിപ്പുരിലിരുന്നുകൊണ്ട്‌ ജീവിതത്തിന്റെ വിശാലമായ ആകാശ 
ത്തെ കെ കെ മാഷ്‌ സാക്ഷാത്കരിച്ചതിന്റെ അടയാളമായി ഞാന്‍ 
ഇതിനെ പരിഗണിക്കുന്നു. മാത്രമല്ല സങ്കീര്‍ണ്ണമായിക്കൊണ്ടിരിക്കുന്ന 
വര്‍ത്തമാനകാലജീവിതത്തിലും ഈ നിരീക്ഷണങ്ങള്‍ക്ക്‌ ഏറെ പ്ര 
സക്തിയുണ്ട്‌. അഥവാ, ജീവിതം എന്നും എവിടെയും ഇങ്ങനെ 
യൊക്കെയായിരുന്നവെന്നും മുക്കു പണ്ടങ്ങളെ തിരിച്ചറിയുവാനുള്ള 
കര്‍മ്മശേഷിയാണ്‌ അഭികാമ്യമായിട്ടുള്ളതെന്നും ദാര്‍ശനികസ്വഭാവ 
ത്തോടുകൂടി അനിലന്‍ പറഞ്ഞുവെക്കുന്നു. സ്വയം പട്ടം കെട്ടിയാടുന്ന 
അക്കാദമിക്ക്‌ പണ്ഡിതന്മാരെയും കലാകോവിദന്മാരെയും കലയുടെയും 
സാഹിത്ൃത്തിന്റെയും രാജകൊട്ടാരത്തില്‍ നിന്ന്‌ പുറന്തള്ളണമെന്ന്‌ 
ഈ കലാകാരന്‍ പറഞ്ഞതിന്റെ അര്‍ത്ഥം അന്നു നമുക്ക്‌ മനസ്സിലായി 
ല്ലലെങ്കിലും ഇന്ന്‌ ഏതാണ്ട്‌ ഉള്‍ക്കൊണ്ടു വരുന്നുണ്ട്‌. അനിലന്റെ 
സാക്ഷരതാപ്രവര്‍ത്തനം അക്ഷരത്തൊട്ടിലായി മാറുന്നത്‌ ഇത്തരം അനു 
ഭവങ്ങള്‍ പങ്കുവെയ്ക്കുകയും ആന്തരിക വെളിച്ചമായിമാറുകയും ചെയ്യു 
മ്പോഴാണ്‌. 

“ദുഃഖം തളം കെട്ടും ഈ രണഭൂവില്‍ 

പൊയ്‌!മുഖം നൃത്തം ചവിട്ടും ഈ ശവ ഭൂവില്‍ 

മറ്റുള്ള ബന്ധത്തിന്‍ കെട്ടുകള്‍ പൊറുക്കും 

ചുമടു താങ്ങിയൊ നീ ചുമടു താങ്ങിയൊ” 
എന്ന വരികളും പരോക്ഷമായി അവതരിപ്പിക്കുന്നത്‌ മേല്‍പറഞ്ഞ 
ജീവിതചിന്ത തന്നെയാണ്‌. ജീവിതം ഒരു നാടകമാണെന്നും പ്രപഞ്ചം 
നാടകശാലയാണെന്നും നമ്മളൊക്കെ കഥയറിയാതെ അരങ്ങില്‍ ആടി 
ത്തകര്‍ക്കുന്നവരാണെന്നും അനിലന്‍ തൃക്കരിപ്പൂര്‍ തന്റെ ജീവിതാനു 
ഭവങ്ങളുടെ പശ്ചാത്തലത്തില്‍ അവതരിപ്പിക്കുമ്പോള്‍ അതിനു പുതുമ 
കൈവരുന്നു. നമ്മുടെ ജീവിതപരിസരത്തിലെ നിസ്സഹായതയും നി 
രാലംബതയുമാണ്‌ അനിലന്റെ കാവ്യവിഷയം. പോയ ജന്മങ്ങള്‍ തന്‍ 
ശവക്കല്ലറയിലെ ശോക ഗാനത്തിന്‍ ഈരടികള്‍ ത്രത്രികള്‍ മീട്ടുമ്പോള്‍ 
പുറപ്പെടുന്ന ഓര്‍മ്മതന്‍ ദുഃഖഗാനങ്ങളായി ഈ രചനകളെ നമുക്ക്‌ 
പരിഗണിക്കാം. 


കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 107 





“ഞെങ്ങി ഞെങ്ങിക്കഴിയും പ്രപഞ്ചത്തിന്‍ 
വിങ്ങലില്‍ പെട്ടു ഞാനന്ധനായി 
കാപട്യമേതെന്നറിയാതിളം തളിര്‍ 
വാടിത്തളരുന്നു തായെ 


വേദന തിന്നു ഞാന്‍ പട്ടിണിയാലീ 

താഴ്‌വര തന്നില്‍ അലയുന്നു 

കണ്ണകളില്ലാത്തീ പാപിയെയെന്തിനു 

മണ്ണില്‍ ജനിപ്പിച്ചു തായെ” 

എന്ന്‌ ആര്‍ത്തനാദം കേള്‍പ്പിക്കുമ്പോഴും പൊന്നോണത്തെ 
ക്കുറിച്ചുള്ള സ്വപ്നങ്ങള്‍ ഈ കവിതകള്‍ പങ്കുവെയ്ക്കുന്നുണ്ട്‌. പൂവു 
കള്‍ തോറും പാറിനടന്ന്‌ പൂന്തേന്‍ ഉണ്ണുന്ന പുമ്പാറ്റയും വാര്‍മഴവില്ലും 
ചെല്ലപ്പൈങ്കിളിയും മുരളീഗാനവും മകരസംക്രമരാവും നുണക്കുഴിയും 
പങ്കുവെക്കുന്ന ജീവിതോല്ലാസത്തിന്റെ നേര്‍ക്കാഴ്ചകളാകുന്നുണ്ട്‌ പ 
ലപ്പോഴും ഈ കവിതകളെല്ലാം. രാധയായും അഴകായും മോഹിത 
സ്വപ്നമായും മധുര വികാരങ്ങള്‍ പങ്കുവെയ്ക്കുന്നുണ്ട്‌ അനിലന്റെ കവി 
തകള്‍. 

പാരിസ്ഥിതികമായ അനേകം ഓര്‍മ്മപ്പെടുത്തലുകളുള്ള ഓണ 
മാണ്‌ എടുത്തുപറയേണ്ടുന്ന മറ്റൊന്ന്‌. വനങ്ങളില്ലാതാകുന്നതും മഴ 
വിരളമാകുന്നതും ജതുക്കള്‍ നിശ്ചലമാകുന്നതും ഒരു മനുഷ്യസ്നേഹി 
യുടെ മനസ്സിലുണ്ടാക്കുന്ന ഉത്കണ്ഠകളാണ്‌ ഇവ പങ്കുവെയ്ക്കുന്നത്‌. 
1986ല്‍ കോഴിക്കോട്‌ ആകാശവാണിയില്‍ ബാലലോകം പരിപാടിയില്‍ 
സംഘഗാനമായി പ്രക്ഷേപണം ചെയ്ത ഗാനത്തിന്‌ പ്രവചനസ്വഭാവം 
ഉണ്ട്‌. 

“നമ്മുടെ വായു ദുഷിച്ചീടും 

നമ്മുടെ പുഴകള്‍ വറ്റീടും 

വിദ്യുച്ഛക്തി ക്ഷയിക്കും നാട്ടില്‍ 

നിത്യം കഷ്ടതയേറീടും...” 
എന്ന വരികളിലെ ഉപദര്‍ശനം ഇതിന്‌ സാക്ഷിയാണ്‌. മഴുവെറിഞ്ഞു 
നേടിയ നാട്ടില്‍ അതേ മഴു കൊണ്ട്‌ കാടിനെ കശാപ്പു ചെയ്യുന്ന 
വരായി നാം മാറുമ്പോള്‍ മൈനകളും മയിലുകളും കുയിലൂുകലും 
വാനമ്പാടികളും കൊമ്പനും കാട്ടിയും കടുവയും കൃഷ്ണമൃഗ 
ങ്ങളും പമ്പ കടന്നേക്കുമെന്ന്‌ പാടിയ അനിലന്റെ ദീര്‍ഘദര്‍ശനം 
ദൂരന്തയാഥാര്‍ത്ഥ്യമായി നമ്മുടെ മുന്നിലുണ്ട്‌. എങ്കിലും തേങ്ങുന്ന 
ജീവിതവനിയില്‍ തളരുന്ന ദേഹവും വളരുന്ന മോഹവുമായി അനി 
ലന്‍ തൃക്കരിപ്പൂര്‍ നമ്മളോടൊപ്പം സഞ്ചരിച്ചു. മഴവില്ലിന്റെ നാട്ടിലെ 
മുത്തായും അഴകിന്റെ വീട്ടിലെ വിത്തായും നമ്മോടൊപ്പം അദ്ദേഹം 
എന്നുമുണ്ട്‌. ഈ സാന്നിധ്യമാണ്‌ നമ്മുടെ മാനസത്തോപ്പിലെ സങ്കല്‍പ്പ 
സൂനങ്ങള്‍ വിരിയിക്കുന്നതും മോഹങ്ങള്‍ തളിര്‍ത്ത്‌ ആശതന്‍ കായ്കള്‍ 
വിരിയിക്കുന്നതും. 





1001 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


അനിലന്റെ രചനകള്‍ വായനക്കാരുടെ മുന്നില്‍ അവതരിപ്പി 
ക്കുമ്പോള്‍ എന്റെ പ്രാര്‍ത്ഥനയിതുമാര്രമാണ്‌: 

ഭാവുകം നേരുന്നു ഞാന്‍ അങ്ങതന്‍ ആത്മാവിന്നീ 

ഭൂവിലെ ദുഃഖാര്‍ത്തരാമാത്മാവുകള്‍ക്കായി 

വേദനയുടെ ആഴം ആദ്യമായ്‌ കണ്ടെത്തിയ മഹാമുനേ 

ഭവാനെന്നും ധന്യരില്‍ ധന്യന്‍ തന്നെ!!! 


തീര്‍ത്തും പച്ചയായി ജീവിച്ച ജീവിതമായിരുന്നു അനിലന്റേത്‌. 
അനിലനില്‍ നിന്ന്‌ കെ കെ മാഷിലേക്കുള്ള ദൂരം വളരെക്കുറവാണ്‌. അധ്യാ 
പകന്‍ സാങ്കേതികമായി വേറിട്ടുനില്‍ക്കുന്ന വൃക്തിത്വമാണ്‌. മാഷിന്‌ 
കുറേക്കൂടി ജീവിതബന്ധം കൂടും. സാമൂഹ്ൃജീവി എന്ന വിശേഷണം ന 
ന്നേ ഇണങ്ങുക മാഷിനാണ്‌. കെ കെ മാഷിലെ “മാഷും” അദ്ദേഹത്തിലെ 
സര്‍ഗാത്മകവ്യക്തിത്വവും പ്രത്യേക പാകത്തിലിണങ്ങുമ്പോഴാണ്‌ അനി 
ലനുണ്ടായത്‌. ആ ആര്‍ദ്രവ്യക്തിത്വം പല പാകത്തില്‍ പല രൂപത്തില്‍ 
പല ഭാവത്തില്‍ നമ്മെ ഉണര്‍ത്തിക്കൊണ്ടേയിരിക്കുന്നു. കാലങ്ങളിലൂടെ 
തുടരുന്ന അനുസ്യൂതിയായി. അനിലന്‍ അതുകൊണ്ടുതന്നെ ദേശ 
സംസ്കൃതിയുടെ അടയാളം കൂടിയായി പരിണമിക്കുന്നു. അരനൂറ്റാണ്ടി 
ലേറെക്കാലത്തെ തൃക്കരിപ്പൂരിന്റെ അഭിനയപൂര്‍ണമായ സാംസ്കാരിക 
ചരിത്രം അനിലന്റേത്‌ കൂടിയാണെന്ന്‌ ഞാന്‍ കരുതുന്നു. ജീവിതം 
സാംസ്്‌കാരികപ്രവര്‍ത്തനമാണെന്ന്‌, സാര്‍ത്ഥകമായ വിദ്യാഭ്യാസം 
സാംസ്ക്കാരിക പ്രവര്‍ത്തനമാണെന്ന്‌ അനിലന്‍ തൃക്കരിപ്പൂര്‍ ആണയിട്ടു 
കൊണ്ട്ടേയിരിക്കുന്നു. സര്‍ഗാത്മകമായ ആലോചനകളുടെയും പ്രതി 
ജ്ഞാബദ്ധമായ ആശയരുപീകരണങ്ങളുടേയും സൌഹൃദവേദിയായി 
വ്യക്തിജീവിതം പരിണമിക്കുമ്പോള്‍ മാത്രമേ വ്ൃക്തിചരിര്തത്തിന്റെ 
ഭാഗവും വര്‍ത്തമാനകാലജീവിതത്തിന്റെ ഈര്‍ജ്ജവുമാവുകയുള്ളു എന്ന 
താണ്‌ അനിലന്‍ നല്‍കുന്ന ജീവിതപാഠം. 


റ ത്‌ സി പഠനം രണ്ട്‌ 


കാല്പനികഭാവങ്ങള്‍ 


പി യം ഉണ്ണിക്കൃഷ്ണന്‍ അടിയോടി 


“നഷ്ടപ്പെട്ട വെളിച്ചത്തില്‍ 

നിഴല്‍ മോന്തി ചരാചരം 

എന്തോ ചിന്തിച്ചു മുകളില്‍ 

വീണാനാദം പൊങ്ങി ഗംഗാ 

യമുനാ സംഗമങ്ങളില്‍ 

തേന്‍ കണം തൂകി വാസന്ത 

പുഷ്പ നര്‍ത്തകിയെങ്ങുമേ” 
അവിടെ ആകാശത്തിന്റെ നീലിമയില്‍ ഒരു ജുബ്ബാക്കാരനുണ്ട്‌, പുഞ്ചിരി 
തൂകി നിഷ്കളങ്കമായി ചിരിക്കുന്ന ഒരാള്‍. അയാള്‍ക്ക്‌ സ്നേഹിക്കാനേ 
അറിയുമായിരുന്നുള്ളു, ആ സ്നേഹം പുനിലാവായി എമ്പാടും വിതറി 
ജീവിതം ഒരു തമാശയാക്കി, ഉല്ലാസമാക്കി അദ്ദേഹം ജീവിച്ചു. പറയാനു 
ള്ളത്‌ വെട്ടിത്തുറന്ന്‌ പറഞ്ഞും പൂര്‍ണ്ണമായും സമൂഹനന്മക്കായി യത്നി 
ച്ചും സ്വന്തം ശരീരവും മനസ്സും തനിക്കുമാധ്രമുള്ളതല്ലെന്ന്‌ തെളിയിച്ചും 
ജീവിച്ച ഒരാള്‍. അടുപ്പമുള്ളവര്‍ കെ കെ മാസ്റ്റര്‍ എന്നുവിളിക്കാറുള്ള 
കുഞ്ഞിക്കൃഷ്ണൻ എന്ന വൃക്തി. ഗ്രാമാന്തരീക്ഷത്തില്‍, ഗ്രാമൃതയുടെ 
നിഷ്ക്കളങ്കതയില്‍ പൂര്‍ണ്ണജീവിതം നയിച്ച ഒരാള്‍. 

“ഞാന്‍ ഒരു കവിയെന്നോ നാടകകൃത്തെന്നോ, സാഹി 
തൃകാരനെന്നോ അറിയപ്പെടാന്‍ അര്‍ഹനല്ല” എന്ന്‌ അദ്ദേഹം എഴുതി 
വച്ചു. (“എന്നെപ്പറ്റി- എന്റെ അക്ഷരത്തൊഴിലിനെപ്പറ്റി”). തന്നില്‍ ഒരു 
കവിഹൃദയമുണ്ടെന്ന്‌ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്‌. “കലാകോവിദന്മാരും 
സാഹിത്യച്രകവര്‍ത്തിമാരും അക്കാദമിക്ക്‌ പണ്ഡിതന്മാരും സ്വയം പട്ടം 
കെട്ടിയും മറ്റുള്ളവരെക്കൊണ്ട്‌ കെട്ടിച്ചും കിരീടമണിഞ്ഞും വിലസുന്ന 
ഈ സാഹിത്യകൊട്ടാരത്തില്‍ പുറംതളത്തില്‍ മേവാനാണ്‌” അദ്ദേഹം 
ആഗ്രഹിച്ചത്‌. താന്‍ ഒരു കവിയല്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. “അറി 
വു കൊണ്ടു മാത്രമേ അറിവിനെ അളക്കാന്‍ കഴിയൂ” എന്നും അദ്ദേഹം 
രേഖപ്പെടുത്തി. 

അനുവാചകര്‍ ഇതൊന്നും സമ്മതിക്കുമെന്നു തോന്നുന്നില്ല. 
അദ്ദേഹം എഴുതിയ ഒരു താരാട്ട പാട്ട ഇങ്ങനെ തുടങ്ങുന്നു 


4/0 ജഃ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 





” അമ്പലക്കാവില്‍ അന്തിമയങ്ങും 

അമ്പിളിമാമാ വാവാവോ 

അമ്മിഞ്ഞപ്പാലുണ്ട്‌ കുഞ്ഞിക്കൈവിരലുണ്ണും 

കുഞ്ഞിനെത്താരാട്ടാന്‍ വാവാവോ 

വാ വാ വോ. ....ഓ...വാ വാ വോ” 
ഈ താരാട്ടുപാട്ട പത്തില്‍ പരം നാടകങ്ങളില്‍ ഉപയോഗിച്ചതായി 
കുഞ്ഞിക്കൃഷ്ണൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്‌, 21.05.84ന്‌ കോഴിക്കോട്‌ 
ആകാശവാണി ബാലലോകം പരിപാടിയില്‍ പ്രക്ഷേപണം ചെയ്ത 
ഗാനം കൂടിയാണിത്‌. ഹൃദയത്തില്‍ സംഗീതമുള്ളയാള്‍ക്കേ നല്ല ഗാന 
മെഴുതാന്‍ കഴിയൂ. 


10൦ ന0 1039 ൯൫൩ ഈ സ്വടിം ന ബ്നടല , 

പഠ൦ട ൯൧ നഠഗഠഠ ഡ്‌ ഠാ 0 ട്ഡലല്‍' ടഠഥ്റഠ്ട 
ട ദധ്ഠ൩ടടടാഥട, ടഗ്മ്ദറുണട ദ 50015. 

[ല്‍ ഠ ടവ നട൩ ലല. ബട്‌. 


ഇങ്ങനെ പാടിയത്‌ ഷേക്സ്പിയറാണ്‌. ൬൩൭ 1ദയീദന്‌ ൦ ശ്ഭവിദേ ല്‍. 
മധുരസംഗീതം കേള്‍ക്കുമ്പോള്‍ ഉല്ലാസഭാവമുണ്ടാകുമോ? | ഒന 
നസ ഡി0൭൨ | ടല ടയല സ്വട്(ം എന്നും അതേ നാടകത്തിലുണ്ട്‌. 

ഇവിടെ അ്ഞ്ഞാതമായ ദു:ഖം മനസ്സിന്റെ ഉള്ളറയില്‍ സൂക്ഷിച്ച 
കലാകാരനായിരുന്നു കുഞ്ഞിക്കൃഷ്ണൻ എന്നു സ്പഷ്ടമാണ്‌. 

“കരിഞ്ഞും പുകഞ്ഞും കൊണ്ടമ്പലക്കൊട്ടിലില്‍ 

എരിഞ്ഞടങ്ങുന്നൊരു നെയ്ത്തിരി ഞാന്‍ 

ഒരിക്കലും മോഹത്തിന്‍ മായാവിമാനത്തില്‍ 

പറക്കാന്‍ കൊതിക്കാത്ത തപസ്വിനി ഞാന്‍” 
എന്നിങ്ങനെയുള്ള വരികളെഴുതിയ കവിദു:ഖം കൂടെക്കൊണ്ടു നടന്നു 
എന്ന കാര്യത്തില്‍ ഒട്ടും സംശയമില്ല. ശുഭപന്തുവരാളി, ശിവരഞ്ജിനി 
എന്നീ രാഗങ്ങള്‍ അദ്ദേഹത്തിന്‌ പഥ്യമായിരുന്നു. 

കോഴിക്കോട റേഡിയോനിലയത്തില്‍ അദ്ദേഹത്തിന്റെ കുറേ 
ഗാനങ്ങള്‍ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്‌. പാല ഭാസ്ക്കരന്‍ ഭാഗവതര്‍ 
സംഗീതം നല്കി 1975 ല്‍ യുവവാണിയില്‍ അവതരിപ്പിച്ച അദ്ദേഹമെഴു 
തിയ ഒരു ഗാനത്തിന്റെ ചില വരികള്‍ ഇതാ 

“ഇന്നലെ ഞാനൊരു രാഗമായി 

ഇന്നത്തെ രാവിന്റെ ഗാനമായി 

നിന്നിലെയുന്മാദ ഗംഗയില്‍ നീരാടാന്‍ 

ഇന്നും വന്നു ഞാന്‍...വന്നു ഞാന്‍...വന്നു ഞാന്‍ 

പ്രാണനാഥാ നുകരൂ 

എന്നിലെ മാദക ലഹരി നുകരൂ” 

൮, വട 0൧൭, വട 0൧൭ 119 ന3/൭ട ൯൭0 90 ന്ഥ" എന്ന്‌ ൧॥6640ലസ്ധടട ൩൧/൦൩- 
ഠ്ലിദില്‍ എഴുതിയത്‌ ഓര്‍ക്കുമല്ലോ. “സ്നേഹമാണഖിലസാരമൂഴിയില്‍” 
എന്നതാണ്‌ സന്ദേശം. സ്നേഹം സംസാരിക്കുമ്പോള്‍ ദൈവങ്ങളുടെ 
ശബ്ദം സ്വര്‍ഗ്ഗത്തെ മയക്കുന്നു. ദൈവത്തിന്റെ വരദാനമാണ്‌ ശരിയായ 
സ്നേഹം. മനുഷ്യര്‍ക്കു മാത്രം കനിഞ്ഞരുളിയ വരദാനം. 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 17] 


നാടകഗാനങ്ങളാകുമ്പോള്‍ സന്ദര്‍ഭാനുസരണമുള്ള സൃഷ്ടിയാ 
യിരിക്കണമല്ലോ. “ജീവിതം ഒരു നാടകം” എന്ന ശീര്‍ഷകത്തില്‍ അദ്ദേഹം 
എഴുതിയ വരികള്‍ ശ്രദ്ധിക്കുക. 

വിളിച്ചാല്‍ കേള്‍ക്കുന്ന ദൈവങ്ങളില്ലാ 

തളരുമ്പോള്‍ താങ്ങായി ബന്ധങ്ങളില്ലാ 

മനുഷ്യാ- നീ വെറും നിഴല്‍ -കരിനിഴല്‍ 

നിന്റെ നിഴലിനെ നീ തന്നെ ചപവിട്ടും-കരിനിഴല്‍ 

കരിനിഴല്‍... കരിനിഴല്‍...കരിനിഴല്‍ 
അര്‍ത്ഥ കല്പനയില്‍ ഏറെ ശ്രദ്ധയുള്ള ആളാണ്‌ ഈ കവി. അതാണ്‌ 
കാല്പനികമായ അവതരണം. 

“വട ൩൦ ലയ്‌(ണ൦ന്‌ 0 ൭൩00൨ 100 1൪ റാധനാഠടട വ്‌ [ന്നഠഠിദ൭ ലിടടടഥ 
ന്ധ നട നടഠ്ി്ന ൨ 0ടദ്ഡ എന്നു പറഞ്ഞത്‌ ഓര്‍ക്കുമല്ലോ. സയന്ദര്യം 
തികഞ്ഞ പദാവലികള്‍ ഇണക്കിച്ചേര്‍ത്ത്‌ ഉള്ളില്‍ തട്ടുംവിധം എഴുതാനു 
ള്ള കഴിവാണ്‌ കുഞ്ഞിക്കൃഷ്ണനെ മികച്ച ഗാനരചയിതാവാക്കുന്നത്‌. 
വയലാറിന്റെ വരികള്‍ക്കു മാത്രം സിദ്ധമായ ചിലത്‌ ഇദ്ദേഹത്തിന്റെ കവി 
തകളും ഉള്‍ക്കൊള്ളുന്നു. ദു:ഖമാണ്‌ പ്രധാന വികാരമെങ്കിലും അവിടെ 
ദാര്‍ശനികഭാവം കൂടി ഉള്‍പ്പെടുത്താന്‍ കവിക്ക്‌ സാധിക്കുന്നു. 

ജന്മനാ ഉള്ളതാണ്‌ പ്രതിഭ. വിജ്ഞാനവും അഭ്യാസവും 
കൊണ്ട്‌ കാവ്യരചന മേന്മ ഉള്‍ക്കൊള്ളുന്നു. പെട്ടെന്നു പെട്ടെന്ന്‌ പുതിയ 
ആശയങ്ങള്‍ മനസ്സിലേക്ക്‌ തികട്ടി വരുന്ന സിദ്ധിയാണ്‌ നല്ല കവികള്‍ക്കു 
ണ്ടാവുക. നൈപുണ്യം സൃഷ്ടിച്ചെടുക്കുന്നതാണ്‌, ടാലന്റ്‌ യാന്ത്രികമായി 
ഉണ്ടാകുന്നു. പ്രതിഭയാകട്ടെ ജന്മസിദ്ധമാണ്‌. 

ആകാശപ്പന്തലില്‍ ആയിരം മുല്ലപ്പു 

ആരു വിരിയിച്ചു പൂങ്കാറ്റേ 

അമ്പിളിമാമന്റെ കുമ്പിളിലിത്രയും 

തുമ്പപ്പുക്കളാരുവെച്ചു? 

കന്നിനിലാവാണോ, കല്ല്യാണപ്പെണ്ണാണോ 

അമ്പലക്കുന്നിലെ ത്രമ്പാട്ടിപ്പെണ്ണിന്റെ 

ചുണ്ടത്തെ പുഞ്ചിരിയാണോ 
1966ല്‍ കുഞ്ഞിക്കൃഷ്ണൻ എഴുതിയ വരികളാണ്‌ ഇവ. കാല്പനിക 
ഭാവത്തിന്റെ പാരമ്യമാണ്‌ ഈ വരികള്‍. സംവേദനപ്രപഞ്ചത്തിലേക്ക്‌ 
ഭാവന എത്തിച്ചേര്‍ന്നിരിക്കുന്നു. രൂപവും ഭാവവും ഭദ്രമായ കവിത. 

ഒന്നു നീ കിഴക്കോട്ടു നോക്കുക, ദുരെക്കാണു 

കുന്നിന്റെ പിന്നില്‍ ശോണഛായകള്‍ പൊടിച്ചല്ലോ 
എന്നു രമണന്‍ പാടിയതുമായി ഒത്തുനോക്കാവുന്ന വരികളാണിവ. 

ആ വെള്ളിനക്ഷ്ത്രമിന്നിമേലെന്‍ 

ജീവിതത്തിന്നോടടുക്കയില്ല 
രമണന്‍ പാടുന്ന വരികള്‍ കാല്‍പനികതയുടെ ഇടയഗാനമാണ്‌. അതേ 
രീതിയില്‍ രചിക്കാന്‍ കുഞ്ഞിക്കഷ്ണന കഴിയുന്നു. 





1/0 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


തുമ്പപ്പൂവേ പൂത്തിരളേ 

നാളേക്കൊരുവട്ടി പൂ തരുമഠോ 
എന്നൊക്കെയുള്ള പാട്ടുകള്‍ പോലെയാണ്‌ അദ്ദേഹവും എഴുതിയത്‌. 

“അകലത്തെങ്ങോ കേട്ട മാനിഷാദാ'യില്‍ സ്വയം 

അകതാര്‍ കാളിപ്പോയ രാപ്പാടിപ്പരിഷകള്‍ 

ദു:ഖഗാനത്തിന്റെ ത്രന്തികള്‍ മീട്ടിപ്പാടി- 

യക്കഥ അഷ്ടദിക്കുകള്‍ കേള്‍ക്കെത്തന്നെ" 
ഈ വരികള്‍ ഇരുത്തംവന്ന ഒരു കവിയുടെതാണെന്ന്‌ ആരും പ 
റയും. കുഞ്ഞിക്കൃഷ്ണന്റെ തൂലികയില്‍ നിന്നാണ്‌ അവ ജനിച്ചത്‌. 
(സ്മൃതി' എന്ന കവിത) ചിലപ്പോള്‍ വള്ളത്തോളിന്റെയും മറ്റും വരി 
കളാണെന്നു പോലും തെറ്റിദ്ധരിക്കാവുന്ന മനോഹരമായ കവിതകള്‍ 
കുഞ്ഞിക്കൃഷ്ണൻ എഴുതിയിട്ടുണ്ട. 

ആദികാവ്യം തീര്‍ക്കാനാ വനവേടന്‍ തീര്‍ത്ത 

മൂര്‍ത്തമാം ദുരന്തത്തിന്നുറ്റ സാക്ഷിയായ്‌ നിന്ന 

വന്ദ്യനാം മഹാമുനേ, കാലമിന്നും കണ്ടീടുന്നു 

വിങ്ങുന്ന കരളിങ്കല്‍ നൊമ്പരം തീര്‍ക്കും കാവ്യം 
സാമാന്യം നീണ്ട കവിതയാണ്‌ “സ്മൃതി”. വൃത്തഭംഗി, അലങ്കാര ശബ 
ളിമ, ദ്വിതീയാക്ഷര പ്രാസം എന്നിവയെല്ലാം ദീക്ഷിച്ച്‌ എഴുതിയ കവിത 
യാണിത്‌. 1979-80 കാലത്ത്‌ കവിതാരചനാമത്സരത്തില്‍ ഒന്നാം സ്ഥാനം 
നേടിയ കവിതയാണിത്‌. ചെറുവത്തൂര്‍ക്കാര്‍ക്ക്‌ ഇന്നും ഈ വരികള്‍ 
ഓര്‍മ്മിക്കാനാകും. 

വര്‍ണ്ണാത്മകമായ ഭാവഗീതങ്ങള്‍ രചിക്കാന്‍ അസാധാരണമായ 
വൈഭവം വേണം. ഒരു വിഷയം ഒരു വികാരം, ഒരു ആശയം എന്നതില്‍ 
നിലകൊണ്ട്‌ ഉള്ളില്‍തട്ടുന്ന വരികളുടെ രചന ആരെയും ആകര്‍ഷിക്കും. 
1965ല്‍ എസ്‌ എല്‍ പുരത്തിന്റെ “വിലകുറഞ്ഞ മനുഷ്യന്‍ ' എന്ന നാടക 
ത്തിന്നു വേണ്ടി കുഞ്ഞിക്കൃഷ്ണൻ തയ്യാറാക്കിയ ഗാനം ജന്രശദ്ധ പിടി 
ച്ചുപറ്റി. 

നിഴലുകള്‍ മൂടിയ വനവീചികളില്‍ 

കുഴലൂതലുകള്‍ കേള്‍ക്കുമ്പോള്‍ 

പുതിയൊരു രാവിന്‍ പിറവിയിലെന്തേ 

പാട്ടുകള്‍ പാടാന്‍ തരമില്ലേ- 

കരളില്‍ പാട്ടിനു നല്‍കാന്‍ തേനില്ലേ?” 
മൊയ്തു പാപ്പിനിശ്ശേരിയാണ്‌ ഈ ഗാനത്തിന്‌ സംഗീതം കൊടുത്തത്‌. 
“കരളിനുള്ളില്‍ കാവ്യകുമാരിക കനകത്തേരില്‍ വരുകില്ലേ?” എന്നതൊരു 
അസാധാരണ കല്‍പനയാണ്‌. ഈ നാടകത്തിന്റെ സംവിധാനം, ചമയം, 
ഗാനരചന ഇവയെല്ലാം നിര്‍വൃഹിച്ചത്‌ കുഞ്ഞിക്കൃഷ്ണനാണ്‌. ഇതെല്ലാം 
തനിച്ചു നിര്‍വൃഹിക്കാന്‍ കഴിയുന്ന എത്ര കലാകാരന്മാരുണ്ട്‌ നമ്മുടെ 
നാട്ടില്‍? ഒരു പക്ഷേ സതൃജിത്ത്റായിക്ക്‌ സാധിച്ചിരുന്നിരിക്കാം. 
തൃക്കരിപ്പൂരില്‍ മെട്ടമ്മല്‍ വച്ചാണ്‌ ഈ നാടകം ആദ്യം അവതരിപ്പിച്ചത്‌. 

എര്രയോ മികച്ചു നാടകങ്ങള്‍ക്ക്‌ ചമയം നിര്‍വൃഹിച്ചത്‌ 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 170 


കുഞ്ഞിക്കൃഷ്ണനായിരുന്നു. ഗാനരചന ഒരു സവ്യസാചിയെപ്പോലെ 
നിര്‍വൃഹിച്ചു. ശാസ്ര്രീയമായ അറിവ്‌ അദ്ദേഹത്തെ പല രാഗങ്ങളും പ 
രീക്ഷിക്കാന്‍ സഹായിച്ചു. 

ത്ഥിലു ത്ധിലു താളമുട്ടി 

മണിവീണാ മേമമുട്ടി 

പണിയുന്നു ഞാന്‍ നിന്നെ 

പാണിദ്വയങ്ങള്‍ കൂപ്പി 

പകരുക തായെ കൈക്കുമ്പിള്‍ നിറയെ 

സംഗീതാമൃതത്തിന്‍ മധുരരസം 
പലപ്പോഴും ചങ്ങമ്പുഴയുടെ ശൈലിയിലുള്ള പദഘടന അനാ യാസം 
സാധിക്കുന്നുവെന്നതാണ്‌ ഇദ്ദേഹത്തിന്റെ ജന്മസിദ്ധി. ഭാഷാപാടവം, 
വിവിധ രാഗങ്ങളിലുള്ളു അറിവ്‌, കാല്പനികമായ മനസ്സ്‌ ഇതെല്ലാം 
ഒത്തുചേരുമ്പോള്‍ ഹൃദയഹാരിയായ വരികള്‍ ജനിക്കാതിരിക്കുന്ന 
തെങ്ങനെ? ഹിന്ദോളരാഗം അദ്ദേഹത്തിന്‌ പഥ്യമായിരുന്നു. നൃത്തകല 
യോടുള്ള അഭിവാഞ്ച ആ രംഗത്തും അദ്ദേഹത്തിന്‌ മികവുണ്ടാക്കി. 
നാടകങ്ങളിലുള്ള നൃത്താവിഷ്ക്കാരത്തിന്‌ എന്നും കൈത്താങ്ങായി 
കുഞ്ഞിക്കൃഷ്ണൻ നിലകൊണ്ടു. 

1986ല്‍ യുവവാണിയില്‍ ഉള്‍പ്പെടുത്തിയ അദ്ദേഹത്തിന്റെ ഗാനം 
അറംപറ്റിയതു പോലെയായോ? 

കളിമണ്‍ വിളക്കുകള്‍ എരിഞ്ഞു തീര്‍ന്നു 

കരളിലെ മോഹങ്ങള്‍ ചിറകൊടിഞ്ഞു 

കദനത്തിന്‍ കടലിലെ തിരമാലകളെ 

കരയുന്നതെന്തിനാണോ? 
സി. വേണുഗോപാലന്‍ സംഗീതം പകര്‍ന്ന ഈ ഗാനം കണ്ണീരോടെ 
മാത്രമേ കേട്ടിരിക്കാന്‍ കഴിയൂ. മനീഷികള്‍ക്ക്‌ മുന്നറിവ്‌ (നാല) എന്ന 
സിദ്ധിയുണ്ടാകുമെന്ന്‌ കേട്ടിട്ടുണ്ട്‌. ഒരുവേള പില്‍ക്കാലജീവിതത്തിലെ 
ദുരന്തം മുന്‍കൂട്ടി കണ്ടെത്തുവാന്‍ അദ്ദേഹത്തിന്നു കഴിഞ്ഞിരിക്കാം. 

വേറില്ലൊരാശ, വേറില്ലൊരാശ്രയം 

വേര്‍പെട്ടു പോയൊരു തായേ 

ഞെങ്ങിഞെരുങ്ങിക്കഴിയും പ്രപഞ്ചത്തില്‍ 

വിങ്ങലില്‍ പെട്ടു ഞാനന്ധനായി 
എന്നൊക്കെ വളരെ മുമ്പുതന്നെ എഴുതി. നാടകക്കാര്‍ അദ്ദേഹത്തിന്റെ 
ഗാനങ്ങള്‍ പല നാടകങ്ങള്‍ക്കും ഉപയോഗിക്കാറുണ്ട്‌. 

പൊതുവേ വേദനയുടെ ബഹുസ്ഫുരണമാണ്‌ അദ്ദേഹം എഴു 
തിയ ഗാനങ്ങളെങ്കിലും സന്ദര്‍ഭം ആവശ്യപ്പെടുമ്പോള്‍ മറ്റു തരത്തിലും 
എഴുതുമായിരുന്നു- 

പച്ചനോട്ടിന്റെ കെട്ടു കാണുമ്പം 

മട്ട്‌ മാറ്ണ കൂട്ടര്‍ 

പച്ചപ്പാവമാണീ ദുനിയാവില്‍ 

ഖിബറു കാട്ടണ കൂട്ടര്‍ 





1/4 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


എന്നിങ്ങനെ ദാര്‍ശനിക ഭാവത്തോടെ സാമുഹൃവിമര്‍ശനം നടത്തിയ 
വരികളും കുറേയേറെയുണ്ട്‌. 

ഏതൊക്കെ വിഷയങ്ങളില്‍ പ്രവീണനായിരുന്നു അദ്ദേഹം 
എന്നു ചോദിക്കുന്നതിനേക്കാള്‍ ഏതൊക്കെ കാര്യങ്ങള്‍ അറിയില്ല 
എന്നു നോക്കുന്നതായിരിക്കും എളുപ്പം.സദാ തുറന്നു വച്ച മനസ്സ്‌ ഉള്‍ 
ക്കൊള്ളാന്‍ തയ്യാറായി എന്നും നിലകൊണ്ടു. വൃത്തം, താളം, ഗാന 
ശില്പം, നാടകാവതരണം, മെയ്ക്കപ്പ്‌, ഭാഷാജ്ഞാനം. നൃത്തത്തിലുള്ള 
അവഗാഹം, വാദ്യമേളങ്ങളിലുള്ള പ്രായോഗിക ജ്ഞാനം, പ്രതിമാ 
കരണം, ചിത്രരചന, ശാസ്ത്രാഭിവാഞ്ച, രാഷ്ട്രീയത്തില്‍ കൃത്യമായ 
അവബോധം എന്നിങ്ങനെ എത്രയോ മേഖലകളില്‍ അസാമാന്യമായ 
ജ്ഞാനം നേടിയ ഒരാള്‍ വേണ്ട്രത അംഗീകാരം ലഭിക്കാതെ പോയതി 
ന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്‌ കുഞ്ഞിക്കൃഷ്ണൻ. 

നാടകത്തിന്റെ നാനാവശങ്ങളെക്കുറിച്ചു പഠിച്ച്‌, സ്‌കെച്ചോടു 
കൂടി തയ്യാറാക്കിയ ഒരു നാനൂറു പേജുള്ള പുസ്തകം അദ്ദേഹം തയ്യാറാ 
ക്കിയത്‌ എന്നെ കാണിച്ചിരുന്നു. എന്നാല്‍ അത്‌ എവിടെയോ നഷ്ടപ്പെട്ടു 
പോയതായിട്ടാണ്‌ അറിയാന്‍ കഴിഞ്ഞത്‌. 

കൈവെക്കാത്ത മേഖലകളില്ല, കൈവച്ച സമസ്ത മേഖല 
കളിലും വ്യക്തിമുശ്ര പതിപ്പിക്കാനും കഴിഞ്ഞു. വിശ്രമരഹിതമായി (പ 
വര്‍ത്തിച്ച, നിഷ്ക്കളങ്കമായി ജീവിച്ച ഒരസാധാരണ പ്രതിഭയായിരുന്നു 
പി.പി.കുഞ്ഞിക്കൃഷ്ണന്‍. ആ സ്മരണ എന്നും ദീപ്തമാണ്‌, ഞങ്ങളുടെ 
മനസ്സില്‍. 


പഠനം മുന്ന്‌ 





സത്യരപകാശം 


വാസു ചോറോട്‌ 


കെ കെ മാഷുമായി അടുത്തിടപെടുന്നത്‌ എന്റെ “മെഫിസ്റ്റോ 
ഫിലസ്‌” എന്ന നാടകവുമായി ബന്ധപ്പെട്ടാണ്‌. ആ നാടകത്തിന്റെ 
മെയ്ക്കപ്പിന്‌ ആണ്‌ മാഷേ ക്ഷണിച്ചത്‌. പക്ഷേ കൃത്യസമയത്ത്‌ എത്തി 
മെയ്ക്കപ്പ്‌ നടത്തി തിരിച്ചു പോകുന്നതായിരുന്നില്ല അദ്ദേഹത്തിന്റെ 
രീതി. റിഹേഴ്സല്‍ ക്യാമ്പില്‍ പങ്കെടുക്കുകയും ആവശ്യമായ ഉപ 
ദേശ നിര്‍ദേശങ്ങള്‍ നല്‍കാനും മാഷ്‌ ശ്രദ്ധിച്ചിരുന്നു. നാടകത്തിന്റെ 
സംവിധായകന്‍ വില്യാപ്പള്ളി രാജന്‍ മാഷായിരുന്നു. കെ കെ മാഷ്‌ 
ഒരു ചിത്രകാരന്‍ മാത്രമല്ല കലയുടെ വിവിധ മണ്ഡലങ്ങളില്‍ അറിവും 
അനുഭവവും ഉള്ള ആളാണെന്നും അതുവഴി മനസ്സിലാക്കാന്‍ കഴിഞ്ഞു. 
ചിര്രകാരന്‍, നാടക സംവിധായകന്‍, മേക്കപ്പ്മാന്‍, കവി, കഥാകൃത്ത്‌, 
ടെലിഫിലിം എഴുത്തുകാരന്‍ ഈ രംഗങ്ങളില്‍ എല്ലാം തന്റേതായ 
വ്യക്തിമുദ്ര പതിപ്പിക്കാന്‍ മാഷിന്‌ കഴിഞ്ഞിരുന്നു. തന്റെ കഴിവുകള്‍ 
വൈവിധ്യമാര്‍ന്ന കലാമണ്ഡലങ്ങളില്‍ അവതരിപ്പിക്കാന്‍ മാഷ്‌ ഒരു 
കലാകാരന്റെ സമര്‍പ്പണം മനസ്സോടെ ശ്രമിച്ചിരുന്നു. പക്ഷേ അതെല്ലാം 
ഉച്ചത്തില്‍ വിളിച്ചുപറഞ്ഞ്‌ ഇതാ ഒരു കലാകാരന്‍ എന്ന്‌ സ്വയം അഭിന 
യിക്കാന്‍ അദ്ദേഹം തയ്യാറായിരുന്നില്ല. “എന്നെപ്പറ്റി - എന്റെ തൊഴിലിനെ 
പറ്റി" എന്ന കുറിപ്പില്‍ മാഷ്‌ തന്റെ ആത്മാംശം വൃക്തമാക്കുന്നുണ്ട്‌. 
“ഞാനൊരു സാഹിത്യകാരന്‍ എന്നോ കവി ആണെന്നോ നാടക 
കൃത്താണ്‌ എന്നോ അറിയാനോ പറയാനോ ഒരിക്കലും അര്‍ഹനല്ല. 
പക്ഷേ എന്നില്‍ ഒരു കവിഹൃദയം ഉണ്ടെന്ന്‌ ഒരു സാഹിത്യകുതുകി 
ഉണ്ടെന്ന്‌ സഹൃദയരില്‍ ആര്‍ക്കെങ്കിലും തോന്നിയാല്‍ നീറുന്ന എന്റെ 
മനസ്സിനും വേദനിക്കുന്ന എന്റെ ആത്മാവിനും എനിക്ക്‌ ശേഷം എന്റെ 
പ്രവൃത്തികളില്‍ അല്‍പ്പമെങ്കിലും ആശ്വാസം പകരാന്‍ അത്‌ ഉപ 
കരിക്കുമെന്നും ഞാന്‍ വിശ്വസിക്കുന്നു- “ഒരു കലാകാരന്റെ വിനയാമ്പി 
തമായ ഏറ്റുപറച്ചില്‍ ആണിത്‌. തന്റെ കഴിവുകളെ പെരുപ്പിച്ച്‌ കാണിച്ച്‌ 
പെരുമ്പറ കൊട്ടിയടിക്കാന്‍ അദ്ദേഹം ഒരിക്കലും തയ്യാറായിരുന്നില്ല. ഒരു 
സന്ദര്‍ഭത്തില്‍ അദ്ദേഹം ചങ്ങമ്പുഴയുടെ പ്രസിദ്ധമായ കപടലോകത്തി 
ലാത്മാര്‍ത്ഥമായൊരു ഹൃദയമുണ്ടായതാണെന്‍ പരാജയം” എന്ന കവിത 
ഉദ്ധരിക്കുന്നുണ്ട്‌. ലോകത്തിലെ സത്യസന്ധരായ കലാകാരന്മാരെല്ലാം 





1/0 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


പാടിയതുപോലെ തന്നെ മനസ്സിലാക്കാന്‍ കഴിയാത്ത ലോകത്തോടുള്ള 
പ്രതിഷേധത്തില്‍ നിന്നാണ്‌ ഈ വരികള്‍ രൂപംകൊണ്ടത്‌. അതുകൊണ്ട്‌ 
ഈ നാട്‌ നശിച്ചു പോകട്ടെ എന്നായിരുന്നില്ല അദ്ദേഹത്തിന്റെ ചിന്ത. 
സമൂഹത്തിലെ മനുഷ്യന്‍ അനുഭവിക്കുന്ന ഒറ്റപ്പെടലും വേദനയും 
അവഗണനയും അനീതിയും അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. 
ഈ വികാരവിചാരങ്ങള്‍ ആണ്‌ തന്റെ കവിതകളിലൂടെ, നാടകങ്ങളിലൂടെ 
ആവിഷ്കരിക്കാന്‍ ശ്രമിച്ചത്‌. കവി പാടിയതുപോലെ “വേദന തിങ്ങും 
സമൂഹത്തില്‍ നിന്നു ഞാന്‍ വേരോടെ ചീന്തിയെടുത്തതാണ്‌ ഈ കഥ 
എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രചനയ്ക്കു പിന്നിലെ സത്യര്രകാശം. 

അദ്ദേഹത്തിന്റെ നാടകഗാനങ്ങള്‍ ഒരര്‍ത്ഥത്തില്‍ അര്‍ത്ഥമുള്ള 
കവിതകളായിരുന്നു. “ചിറകറ്റു പിടയുന്ന സ്വപ്നങ്ങള്‍” എന്ന ഗാനത്തില്‍ 
അദ്ദേഹം ചോദിക്കുന്നുണ്ട്‌ “കണ്ണീരിലെഴുതിയ കവിതയുണ്ടോ നിന്റെ 
കണ്ണാടി മാളിക ചുമരുകളില്‍, എണ്ണ വറ്റിയ പടുതിരിയുണ്ടോ 
നിന്‍ വെണ്ണക്കല്ലിന്‍ വിളക്കുകളില്‍, ഒരിക്കലും മോഹത്തിന്‍ മായാ 
വിമാനത്തില്‍ പറക്കാന്‍ കൊതിക്കാത്ത തപസ്വിനി ഞാന്‍. കാല്പനി 
ക കാവ്യഭംഗി നിറഞ്ഞുനില്‍ക്കുന്നു എന്നത്‌ കെ കെ മാഷുടെ കവിത 
കളുടെയും ഗാനങ്ങളുടെയും പ്രത്യേകതയാണ്‌. ജീവിതത്തെപ്പറ്റിയും 
അദ്ദേഹത്തിന്‌ വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്നു. “ജീവിതം ഒരു നാടകം, 
ഈ പ്രപഞ്ചം ഒരു നാടകശാല, ഈ അരങ്ങില്‍ അആടിത്തിമിര്‍ക്കുന്നു 
പലരും കഥയറിയാതെ, ആട്ടമറിയാതെ....” എന്നെഴുതുന്നത്‌ വിപുല 
മായ ലോകാവബോധത്തില്‍ നിന്നാണ്‌. മാഷുടെ നാടകഗാനങ്ങള്‍ 
ഓരോന്നും പ്രത്യേകം പഠനമാക്കേണ്ടതാണ്‌. ഈ കുറിപ്പില്‍ അതിനു 
ശ്രമിക്കുന്നില്ല. 

“മാനനൊമ്പരങ്ങള്‍' എന്ന കഥ ഈ സമൂഹത്തില്‍ ഒറ്റ പ്പെടുന്ന 
മനുഷ്യന്റെ തീര്വവേദനയുടെ കഥയാണ്‌-- മക്കളും വേണ്ടപ്പെട്ടവരുമെല്ലാം 
ഉണ്ടായിട്ടും ആശുപ്രതി കട്ടിലില്‍ അനാഥത്വം പേറി കഴിയേണ്ടി 
വരുന്ന മനുഷ്യരുടെ കഥ. ഇതൊരു പുതുമയല്ല. പഴയകാലത്ത്‌ ഈ 
ദൃശ്യം അപൂര്‍വ്വമായിരുന്നു. അപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ്‌ പിട 
ഞ്ഞുകൊണ്ടിരുന്നത്‌ ഒറ്റപ്പെട്ട അനാഥനായി കഴിയുന്ന മനുഷ്യന്റെ തീരാ 
വേദനയോര്‍ത്തായിരുന്നു. നാലു മക്കളുള്ള നാരായണന്റെ അന്ത്യകാല 
വേദന വളരെ തീരവമായി ആവിഷ്കരിക്കുന്നുണ്ട്‌ ഈ കഥയില്‍. ഒരു 
കഥാകൃത്തിന്റെ കൈയൊതുക്കവും വിഷയത്തിന്റെ തീര്വതയും ഈ 
കഥയെ ലക്ഷണമൊത്ത ചെറുകഥയാക്കി മാറ്റുന്നുണ്ട്‌. “കാത്തിരിപ്പ്‌” എന്ന 
ടെലിഫിലിമിലും മക്കളാല്‍ പീഡിപ്പിക്കപ്പെടുന്ന അച്ഛനും അമ്മയും അവ 
രുടെ സാര്‍ത്ഥ ചിന്തകളും നിറഞ്ഞുനില്‍ക്കുന്നു. കേരളത്തിന്റെ ശ്രാമീണ 
ഭംഗിയുടെ പശ്ചാത്തലത്തില്‍ അവതരിപ്പിക്കപ്പെടുന്ന ആ ടെലിഫിലിം 
കെ കെ മാഷുടെ രചനയുടെയും സാമൂഹ്യാവബോധത്തിന്റേയും ഉത്തമ 
നിദര്‍ശനമാണ്‌. 


പഠനം നാല്‍ 





കവിതയില്‍ നിന്നും 
കവിയിലേക്ക്‌ 


എ.വി.സദാനന്ദന്‍ 


കവി അലക്സാണ്ടര്‍ പോപ്പിനെ പോലെ എന്നും പ്രശ 
സതിക്ക്‌ പുറംതിരിഞ്ഞു നിന്ന കാവ്യലോക ശിഖരങ്ങള്‍ക്കിടയില്‍ 
മറഞ്ഞിരുന്നു പഞ്ചമം പാടിയ കവിയെ തിരിച്ചറിയാന്‍ കഴിയാതെ 
പോയതിലുള്ള പശ്ചാത്താപമാകട്ടെ ഈ ഉപചാരം. “ഹായ്‌ തന്നില്‍ ഒരു 
കവിഹൃദയമുണ്ടെന്ന്‌, ഒരു സാഹിത്യ കുതുകിയുണ്ടെന്ന്‌ സഹൃദയര്‍ക്ക്‌ 
ആര്‍ക്കെങ്കിലും തോന്നിയാല്‍ നീറുന്ന എന്റെ മനസ്സിനും വേദനി ക്കുന്ന 
എന്റെ ആത്മാവിനും അല്‍പ്പമെങ്കിലും ആശ്വാസം പകരാന്‍ അതുപ 
കരിക്കുമെന്ന്‌ വിനയാമ്പിതനായി ഞാന്‍ വിശ്വസിക്കുന്നു” എന്ന 
തുറന്നുപറച്ചിലില്‍ മുന്‍ചൊന്നതിനെ വലിയൊരളവോളം സാധുകരി 
ക്കുന്നുണ്ട്‌. 
“കപടലോകത്തിലാത്മാര്‍ത്ഥമായൊരു 
ഹൃദയമുണ്ടായതാണെന്‍ പരാജയം" 
എന്ന വരികള്‍ കവിയെ സംബന്ധിച്ചും ഏറെ ശരിയാണ്‌ എന്ന വെളി 
പ്പെടുത്തലിലും നിര്‍മ്മമമായ ഒരു കവി ഹൃദയം പ്രതിഫലിക്കുന്നുണ്ട്‌. 
ആത്മാവിഷ്‌കാരം പ്രമേയമായി രചിച്ചതെന്ന്‌ കവി സൂചിപ്പിച്ച “ചിറകറ്റു 
പിടയുന്നു സ്വപ്നങ്ങളേ...” എന്ന ഗാനത്തില്‍ “കരിഞ്ഞും പുകഞ്ഞും....... 
തപസ്വിനി ഞാന്‍” എന്ന വഴികളും കവി ശിരസ്സില്‍ എളിമയുടെ കോഹി 
നൂര്‍ ശോഭയണിയിക്കുന്നുണ്ട്‌. 

തനിയെ സംസാരിച്ചുകൊണ്ട്‌ നടക്കുന്ന ഒരാള്‍ക്ക്‌ ആരോടാണ്‌ 
സംസാരിക്കുന്നത്‌? എന്നതിന്‌ വിശദീകരണം കൊടുത്ത്‌ തന്റെ ബുദ്ധി 
സ്ഥിരത തെളിയിക്കേണ്ടുന്ന ബാധ്യതയുണ്ട്‌. എന്നാല്‍ തനിയെ പാടി 
നടക്കുന്നയാള്‍ക്ക്‌ ആരോട്‌? ആര്‍ക്കുവേണ്ടി ? എന്നീ ചോദ്യങ്ങളോട പ്ര 
തിരോധിക്കേണ്ടുന്ന ബാധ്യതയില്ല. കാരണം വ്യക്തം. അതു തീര്‍ത്തും 
ആത്മഗതമാണ്‌, ആത്മഭാഷണമാണ്‌.തികച്ചും സ്വകീയമായ അത്തരം 
ഭാഷണങ്ങളെ വായിച്ചെടുക്കുവാനുള്ള എളിയ ശ്രമമാണെന്റേത്‌. 





1/0 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


വീണ വായിക്കുന്നതുപോലെയോ പുല്ലാങ്കുഴല്‍ വായന 
പോലെയോ കവിതയെ വായിക്കാന്‍ കഴിഞ്ഞിരുന്നെങ്കില്‍ എന്നു ഞാനും 
കൊതിച്ചിട്ടുണ്ട്‌. വായനക്കാരനും സംഗീതോപകരണവും തമ്മിലുള്ള 
പാരസ്പര്യത്തില്‍ ഈ ദ്വന്ധ്ങ്ങള്‍ തമ്മിലുള്ള ചിര പരിചിതത്വത്തില്‍ 
നിന്നേ ഇമ്പമുള്ള സ്വരമാധുര്യമുണരു. കവിയുടെ സവിശേഷതയാര്‍ന്ന 
വ്യക്തിത്വവും ജീവിത വഴികളും അറിഞ്ഞു വേണം “കവി ഉദ്ദേശിച്ചത്‌” 
അറിഞ്ഞാസ്വദിക്കുവാന്‍ സമാന ഹൃദയനു മാത്രം ഉള്‍ക്കൊള്ളാവുന്ന 
ഹൃദയ ത്ര്്രികളുടെ മ്രന്രമുഗ്ദ്ധ രാഗങ്ങളെ, കവിയുടെ സവിശേഷമായ 
ജീവിതദര്‍ശനത്തിന്‌ കാലം നല്‍കുന്ന പ്രകീര്‍ണനം വിരിയിക്കുന്ന 
സപ്തവര്‍ണ്ണരശ്മികളെ അനുഭവിക്കുമെന്നല്ലാതെ വിവരിക്കുക വിഷമ 
കരം തന്നെ. 

വായന കവിക്ക്‌, കവിതയ്ക്കു കൈമുതലാകുമോ എന്നതിന്‌ 
പല പക്ഷങ്ങളുമുഉണ്ടാകാം. വിശാലമായ കാവ്യ വനസ്ഥലികളിലൂടെ 
വിഹരിച്ച്‌ വടവൃക്ഷങ്ങളെയും പൂമരങ്ങളേയും വള്ളിക്കുടിലുകളേയും 
കണ്ടു വിസ്മയിച്ച്‌ 
“കുനിഞ്ഞു തന്നെ നടക്കേണം 
തല മുട്ടാതിരിക്കാന്‍” എന്നു പറഞ്ഞതുപോലെ എളിമയോടെ തല 
താഴ്ത്തിയ ജുഷിഭാവം തന്നെ അമൂല്യമായ പുരസ്‌കാരമാവുന്നു. 
എന്നിലും മീതെയുള്ള വിശാലലോകത്തെ ഞാനറിയുന്നു, ബഹുമാനി 
ക്കുന്നു. എനിക്കു താഴെയും ലോകമുണ്ടല്ലോ എന്ന കൌതുകവും 
സത്യവും ഞാനറിയുന്നു സമാധാനിക്കുന്നു എന്ന തിരിച്ചറിവിന്‌ ആഴ 
വും പരപ്പും വൈവിധ്യമാര്‍ന്ന വായന സഹായകരമായിട്ടുണ്ടാവാം. 
ഈ യാഥാര്‍ഥ്യബോധം കൊണ്ടു നെയ്തെടുത്ത ജീവിതവീക്ഷണം 
തന്നെയാവണം പ്രകൃതിക്കും പുരസ്കാരങ്ങള്‍ക്കും പുറം തിരിഞ്ഞു നി 
ല്‍ക്കാന്‍ കവിയെ കെല്‍പ്പുള്ളവനാക്കിയത്‌. പൂര്‍വ്വ സൂരികളുടെ കവിത 
കളെ പഠിച്ചുവെന്നല്ല കവിതയില്‍ നിന്നും പഠിച്ചെടുത്ത നിസ്തുലമായ 
വിവേകം വരികള്‍ക്കിടയില്‍ വ്രജലേപനമായി കവിതകള്‍ക്കു വേറിട്ട 
ഭദ്രത നല്‍കുന്നുമുണ്ട്‌. 

കാലങ്ങളില്‍ വസന്തമായ്‌ ജനാധിപത്യയുഗത്തിന്റെ ആദി 
സങ്കല്പങ്ങള്‍ പങ്കുവെച്ച ഗ്രീക്ക്‌ ദാര്‍ശനികന്‍ പ്ലേറ്റോയുടെ റിപ്പബ്ലിക 
എന്ന കൃതി ഇന്നും പ്രസക്തമാണെങ്കിലും കൃതിയില്‍ പരാമര്‍ശിക്കപ്പെട്ട 
ആദര്‍ശ ലോകത്ത്‌ കവികള്‍ക്കു ഇടം നല്‍കിയിരുന്നില്ല പോലും! 
ജീവിതത്തിന്റെ പരിചിത വഴികളില്‍ നിന്നും മാറി സ്വപ്ന സഞ്ചാരം ന 
ടത്തുന്നവരാണല്ലോ എന്നും കവികള്‍. എന്നാല്‍ ശിഖരങ്ങള്‍ സ്വര്‍ഗ്ഗ 
സ്പര്‍ശിയായിരിക്കുമ്പോഴും വേരുകളെ മണ്ണിലുറപ്പിച്ചു തന്നെ നി 
ര്‍ത്തിയിരുന്ന അനിലന്‍ എന്ന കെ കെ മാസ്റ്റര്‍. അതുകൊണ്ടാവ 
ണം ചിന്തകളുടെ അടിവേരുകള്‍ പച്ചമണ്ണില്‍നിന്നും നേടിയ 
ജൈവപോഷഞത്തിന്റെ ഈര്‍ജ്ജസ്വലത അനിലന്‍ കവിതകള്‍ക്കു 
അലങ്കാരമാവുന്നത്‌. മറ്റൊന്നുകൂടിയുണ്ട്‌ പറയുവാന്‍... ജനിതക 
വൃതിയാനങ്ങള്‍ വേണ്ടുവോളമുണ്ടായിട്ടും “സുവര്‍ണ്ണ ഭൂതകാല്രരമം' 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 170 


ഇന്നും കവിതകളില്‍ നിറഞ്ഞാടുന്നത്‌ പതിവുകാഴ്ച തന്നെയാണ്‌. 
വര്‍ത്തമാനകാല മനുഷ്യജീവിതത്തെ പ്രതിക്കൂട്ടില്‍ വിസ്തരിച്ച്‌ 
സ്വത്വ പ്രതിസന്ധിയുടെ കരിമ്പുക ഉയര്‍ത്തി മനുഷ്യകുലത്തെ തീരാ 
ശാപത്തിലാഴ്ത്തുന്നുണ്ട്‌ ഈ വികല കല്‍പ്പന. എന്നാല്‍ കറുപ്പ്‌, വെളുപ്പ്‌ 
വിപരീത ല്വന്ധങ്ങളെ സമചിത്തതയോടെ സമമ്വയിപ്പിച്ചാണ്‌ അനിലന്‍ 
കവിതകള്‍ സമുദ്ര പ്രയാണം നടത്തുന്നതു്‌. 
പച്ച നോട്ടിന്റെ കെട്ടു കാണുമ്പം 
മട്ടു മാറുന്ന കൂട്ടര്‍ 
പച്ചപ്പാവമാണീ ദുനിയാവില്‍ 
ഖിബറ്‌ കാട്ട്‌ണ കൂട്ടര്‍ ..” 
ശരീരമെന്ന പോലെ ചിന്തകൊണ്ടും കാലത്തിന്റെ സൃഷ്ടി തന്നെയായ 
മനുഷ്യജീവിതത്തെ കുറ്റം പറയാത്ത വിവേകപൂര്‍ണിമ മേല്‍വരികളില്‍ 
തെളിയുമ്പോള്‍ ഇത്തരം സമ ചിത്തതയാര്‍ന്ന വീക്ഷണം കവിതകളില്‍ 
അപൂര്‍വൃമാണെന്നു കൂടി പറയേണ്ടതുണ്ട്‌. ജീവിത യാതനകളില്‍ നിന്നും 
ആശ്വാസം തേടുന്ന ആധുനിക ലോകത്തിന്‌ ഒരു വേദനാസംഹാരി ഈ 
വരികളില്‍ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്‌. 

ജീവിതത്തില്‍ കണ്ടതും കാണാന്‍ കൊതിച്ചതും തമ്മിലുള്ള 
പ്രതൃക്ഷ വൈരുദ്ധ്യങ്ങള്‍ ഉള്‍ത്താരുകളില്‍ തീര്‍ത്ത നെരിപ്പോടുകളെ 
സഹിക്കാന്‍ വിധിക്കപ്പെട്ട സമകാലീന മനുഷ്യന്റെ നേര്‍ ബിംബങ്ങള്‍ 
പ്രകൃതി വര്‍ണ്ണങ്ങളാലെ കോറിയിട്ടിട്ടുണ്ട്‌ ചില വരികളില്‍ 
“ഏഴിലം പാലച്ചുവട്ടില്‍ 
ഏകാന്ത നിശീഥിനിയില്‍' 


“കണ്ണുനീര്‍ മാത്രം കാഴ്ച്ചയൊരുക്കാം 
നിന്‍തിരു സന്നിധിയില്‍, ,' 


“കളി മണ്‍വിളക്കുകള്‍ എരിഞ്ഞു തീര്‍ന്നു 
കരളിലെ മോഹത്തിന്‍ ചിറകൊടിഞ്ഞു...” 


“പോയ ജന്മങ്ങള്‍ തന്‍ ശവക്കല്ലറയിലെ 

ശോകഗാനത്തിന്നീരടികള്‍..' 

ഏകാന്തതയും കണ്ണുനീരും തീരാ മോഹങ്ങളും ശോക സാന്ദ്ര ഗാനങ്ങളും 
ആസ്വാദകരിലേക്ക്‌ പടര്‍ത്തുന്നത്‌ ഘനീഭവിച്ച ശോകഭാവം തന്നെ. 
“ആയിരം വാക്കുകള്‍ക്ക്‌ പകരമാണ്‌ ഒരു ചിത്രം” എന്ന പഴമൊഴിക്കപ്പുറം 
വാക്കുകള്‍ക്കതീതമായ കാവ്യബിംബങ്ങള്‍ അലങ്കാര വിളക്കുകള്‍ 
പോലെ പ്രഭ ചൊരിയുകയും വാചാലമാവുകയും ചെയ്യുന്നുണ്ട്‌ കവിത 
കളില്‍. ജീവിതം മുഖം നോക്കിയ സമതല ദര്‍പ്പണ ദൃശ്യങ്ങളാകുന്ന 
കവിതകളില്‍ പൂങ്കാവ്‌, പൊന്‍താരം, കണ്ണാടിപ്പുഴ, പുള്ളിമാന്‍ തുട 
ങ്ങിയ അഴകടയാളങ്ങളെയും ആതിരക്കാറ്റ്‌, ഏഴിലം പാല, മുല്ലപ്പൂവ്‌, 
ഇണക്കിളികള്‍, രാഗപരാഗം തുടങ്ങിയ രാഗാര്‍ദ്ര ബിംബങ്ങളെയും 





1൫0 ജ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


സന്ധ്യ, മുള്‍മുടി, രാപ്പാടി, മെഴുകുതിരി തുടങ്ങിയ വേദനാ ചിത്ര 
ങ്ങളേയും എഴുത്തിലെ മിതവും സാരവത്തുമായ “വാഗ്മിതയായി വിനയ 
സിച്ചിരിക്കുന്നതും കാണാതെ കടന്നുപോവുക വയ്യ. 

ആസ്വാദനം മറ്റൊരു വലിയ കലയാണ്‌. പ്രത്യേകിച്ചും കാ 
വ്യാ സ്വാദനം. ഭാഷാ പരിചയത്തിന്റേയും ജീവിതാനുഭവങ്ങളുടെയും 
സര്‍ഗാത്മകതയുടേയും സമ്മേളനത്തില്‍ നിന്നു വേണം ഒരാസ്വാദകന്‍ 
ഉയിര്‍ക്കൊള്ളാന്‍. ആസ്വാദകന്‍ എന്നും കവിക്ക്‌ കീഴെയാണെന്ന്‌ ഞാനീ 
യവസരത്തില്‍ ഓര്‍ത്തു കൊള്ളട്ടെ. 

അഗാധമായ എളിമ മൂലം താണ ശിലകളില്‍ കൂടൊരുക്കുകയും 
പതിയെയെങ്കിലും രമ്യമായി ചിലക്കുകയും പറക്കാതിരിക്കുകയും 
ചെയ്യുന്ന ചെറുകിളി ജീവിതങ്ങളെപ്പോലെ ലളിതങ്ങളാണെന്നതാണ്‌ 
അനിലന്‍ കവിതകളുടെ ചാരുതാരഹസ്യം. 





നാടക്രപവര്‍ത്തനത്തിന്റെ 
ദീര്‍ഘകാലാനുഭവങ്ങള്‍ നല്‍കിയ 
ഉര്‍ജ്ജത്തില്‍ നിന്നാണ്‌ കെ കെ മാസ്റ്റര്‍ 
ടെലിഫിലിം സ്ക്രിപ്റ്റിംഗിലേക്ക്‌ വന്നത്‌. 
സുഘടിതമായ ഒരു കഥയുടെ 
നാടകീയശോഭയുള്ള ആവിഷ്ക്കാരമായി 
“കാത്തിരിപ്പ്‌” എന്ന 
ഈ രചനയെ (2004) വിലയിരുത്താം 


കാത്തിരി 


ടെലി ഫിലിം 


സമയം : 23 - 25 മിനുട്ട്‌ 
പ്രാരഠഭഠ 


10൧. ൨1൪ കേരളത്തിന്റെ പരിഛേദമാകുന്ന പശ്ചാത്തലം-പുഴകളും 
മലകളും. പുഴയില്‍ തോണിക്കാരന്‍ തുഴഞ്ഞു നീങ്ങുന്നതും- കല്ലില്‍ 
തട്ടിത്തകര്‍ന്ന്‌ വെള്ളി പാദസരത്തിന്റെ കുനുസ്സുകള്‍ നാലുപാടും 
തെറിക്കുന്ന ചിതറിയൊഴുകുന്ന കാട്ടു ചോലകളും- മേഞ്ഞു നടക്കുന്ന 
കാലിക്കൂട്ടങ്ങളും ഇളം കാറ്റില്‍ ആടിക്കളിക്കുന്ന ഓണക്കോടിയണിഞ്ഞ 
നെല്‍പ്പാടങ്ങളും-ശുര്രമായ നീലാകാശവും -അങ്ങിങ്ങായി പൂത്തുല്ലസിച്ച 
ചെടികളും ഒക്കെ ക്യാമറക്കണ്ണില്‍ (വായന) കൂടി കാണിക്കുന്നു 

ക്യാമറ, ഒടുവില്‍-തെങ്ങുകളും അത്യാവശ്യ മരങ്ങളുമൊക്കെ 
യുള്ള പുരയിടത്തിലെ സാമാന്യം മെച്ചപ്പെട്ട ഒരു വീട്ടിലേക്ക്‌ പ്രേക്ഷകനെ 
കൊണ്ടു പോകുന്നു. 

ക്യാമറ വീടിനെ മൊത്തം ഒന്ന്‌ വായിച്ചെടുത്ത്‌-കോലായും 
(വരാന്ത) കഴിഞ്ഞ്‌ വീടിന്റെ ഒരു മുറിയിലേക്ക്‌ -മുറി, സാമാന്യം വെളിച്ചം 
മാധ്രം-സമയം-പകല്‍-സന്ധ്യയോട്ടടുക്കുന്നു 

ഒരു ദിവസത്തിന്റെ സായംസന്ധ്യ തന്നെ. പ്രായം കൂടിയ പകല്‍ 
രാത്രിക്കു വഴി മാറാന്‍ തയ്യാറായ പോലെ. 


കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ജ 193 





56 00൧൧൧൭ 

1. പൂമുഖവും വരാന്തയും അര 
ഭിത്തിയുമൊക്കെയുള്ള സാമാന്യം 
പഴക്കമുള്ള വീട്‌. (ഇരുനില) 

2. കട്ടില്‍, കിടക്ക, തലയണ, 
പുതിയതല്ലാത്ത വിരിപ്പ്‌, ബാറ്ററി 
ടോര്‍ച്ച്‌, വിശറി, തൂക്കു വിളക്ക്‌, 
ഗുരുവായൂരപ്പന്റെ ചില്ലിട്ട ചിധ്രം 
ചന്ദനത്തിരി, ചങ്ങലവട്ട, 
വിളക്കുതിരികള്‍, വെളിച്ചെണ്ണ 
മണ്ണെണ്ണ വിളക്ക്‌, തളിക, വെള്ളോട്ടു 
കിണ്ടി. ഭസ്മക്കൊട്ട പഴയൊരു ചാരു 
കസേര, കിണ്ടി - (കുറച്ചു പഴയത്‌) 
രണ്ടു മുന്ന്‌ ഫൈബര്‍ കസേരകള്‍ - 
മരസ്റ്ൂള്‍, നിലവിളക്ക്‌, 

ചെറിയ മേശവിരി 

* ഷീറ്റു കലണ്ടര്‍ - 

(നാലു കൊല്ലം മുമ്പത്തേതും 
ശേഷവും) 

* വ്യത്യസ്ത സ്ഥാപനങ്ങളുടേത്‌ - 
- പൂക്കളം ഒരുക്കാനുള്ള പുവ്‌ . 
മൂന്നു നാലു സ്റ്റൂള്‍ , ഈണു മേശ, 
അടുക്കളയ്ക്കാവശ്യമായ പാത്രങ്ങള്‍, 
വാഴയിലകള്‍-(കൊടിയില) 
പുല്‍പായ, പ്രതം, ചില മാസികള്‍ -- 
പപ്പടം, പഴങ്ങള്‍- (സദ്യയൊരുക്കം) 


൧൧ ൧൭0൧൧൬൧൭ 

1. തോര്‍ത്ത്‌ 

2. കണ്ണട(കറുത്ത ഫ്രെയിം അല്ല) 

3. അയയിലുള്ള കുറച്ചു തുണിയില്‍ 
കുളിച്ച ശേഷം മാറ്റാന്‍ പറ്റുന്ന ഒരു 
മുണ്ടും (അലക്കിയതു തന്നെ ) 

4. ഒരു പനമ്പു കൊട്ട്‌ പഴുത്ത 
ന്നേന്രേക്കുല കുറെ നല്ലയിനം പഴുത്ത 
മാങ്ങകള്‍, പച്ച മത്തന്‍, മിപ്പേന രണ്ടു 
ഓട്ടു ടംബ്ലര്‍, ഗ്ലാസ്‌ ടംബ്ലര്‍, സര്‍ബ്ബത്ത്‌, 
തീപ്പെട്ടി, മടക്കിയ കോടി കസവു 
വസ്ത്രം-10 രൂപ നോട്ട്‌ -തളികയില്‍ അരി 


തെയ്യത്തിന്റെ ആടയാഭരണങ്ങള്‍- 
രണ്ടു ചെണ്ട ഒരു മണി- 
വര്‍ണ്ണക്കടലാസുകള്‍-പശ, നൂല്‍, 
ക്രതിക (ഈര്‍ക്കില്‍-പച്ച) 
പ്ലാസ്റ്റിക്ക്‌ സഞ്ചി- 

-രണ്ടു വലിയ പ്ലാസ്റ്റിക്ക്‌ സഞ്ചി-- 
അതില്‍ കുറെ തുണികള്‍- 

സ്യൂട്ട്‌ കെയ്സ്‌- അതില്‍ തുണി- 


“ഏതെങ്കിലും സ്ഥാപനത്തിന്റെയോ പ്രസ്ഥാനത്തിന്റെയോ പേരുള്ള 
കലണ്ടര്‍ (8005൦) ആയും - 500050 ന്റെ അല്ലെങ്കില്‍ നിലവില്‍ ഇല്ലാത്ത 
സ്ഥാപനത്തിന്റെ പേരോ (സങ്കല്പം) ആകാം 

“ഏതെങ്കിലും 500050 തുണിക്കച്ചവടക്കാരുടെ സഞ്ചിയാകാം 


കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 





ി 


ക്രേര്രേ കഥാപാത്രങ്ങള്‍ 


ശങ്കരന്‍ നായര്‍- പ്രായം ഏതാണ്ട്‌ 70 


1 
2. ഭാരതിയമ്മ- പ്രായം ഏതാണ്ട്‌ 62 

3. രാധാകൃഷ്ണന്‍-- പ്രായം 40 കഴിഞ്ഞു. 
4. സരസ്വതി - ഏതാണ്ട്‌ 35 (32 35) 

9. 
6 
7 
8 


കുമാരന്‍- 50 വയസ്സു കഴിഞ്ഞു. 


. കല്യാണി - ഏതാണ്ട്‌ 45 
. രേവതിമോള്‍-- 4 വയസ്സ്‌ 
. ഷിജു മോന്‍- 8 9 വയസ്സ്‌ 


മറ്റു പ്രധാന കഥാപാത്രങ്ങള്‍ 

കുഞ്ഞിത്തെയയത്തിന്റെ വേഷക്കാരന്‍ 

രണ്ടു ചെണ്ടക്കാര്‍ -- 1 ആള്‍ 

* $ വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള ഏതാനും കുട്ടികള്‍- 
്രസ്സുള്ളവരും ഇല്ലാത്തവരും- (ആണ്‍-പെണ്‍?) 

* കാര്‍ ഡ്രൈവര്‍ - അമ്പാസിഡര്‍ കാര്‍ 

* ഗ്രന്ഥഭാഷ (അച്ചടി) പരമാവധി ഒഴിവാക്കി, കഥാപാഠരതങ്ങള്‍ക്ക്‌ അവ 
രുടേതായ സംസാരഭാഷയിലാണ്‌ സംഭാഷണം ചിട്ടപ്പെടുത്തിയത്‌. 
ശൈലിയേക്കാള്‍ പ്രയോഗത്തിന്നാണ്‌ പ്രാധാന്യം 


കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ഇ | 10 





കാത്തിരിപ്പ്‌ 
തുടക്കം 


സമയം-പകല്‍-സന്ധ്യയോടടുത്ത സമയം- ശങ്കരന്‍ നായ 
രുടെ സാമാന്യം മെച്ചപ്പെട്ട വീട-വരാന്ത, അരച്ചുമര്‍-വരാന്തയില്‍ നിന്ന്‌ 
അകത്തേക്കുള്ള രണ്ടു വാതില്‍- ഉചിതമായ ജനല്‍-വലതു വശ ത്തെ 
(പ്രേക്ഷകന്റെ ഇടത്‌) ശങ്കരന്‍ നായരുടെ കിടപ്പുമുറിയാണ്‌-ശങ്കരന്‍നാ 
യരുടെ പ്രായം ഏതാണ്ട്‌ 70 വയസ്സ്‌. ഒത്ത ഉയരം, സാമാന്യം കഷണ്ടി 
ബാധിച്ച നര കയറിയ തല കാഴ്ചയില്‍ സൌമ്യ പ്രകൃതന്‍, മൂഴുവന്‍ 
ക്ഷനരംചെയ്ത മുഖം, കണ്ണടയുണ്ട്‌ കറുത്ത ഫ്രെയിം അല്ല. വലത്തെ 
മുറിയുടെ വാതില്‍ തുറന്നതു തന്നെ-മുറിയുടെ ഒരു ഭാഗത്ത്‌ ജനല്‍ പ 
കുതി തുറന്നിട്ടുണ്ട്‌ -അകത്ത്‌ വെളിച്ചത്തിന്റെ സീമ മുറിയില്‍ ശങ്കരന്‍ 
നായര്‍ ഏതാണ്ട്‌ 3/4 ചരിവില്‍ പ്രേക്ഷകന്‍ അഭിമുഖമല്ലാതെ നിന്ന്‌ 
വലതുഭാഗത്തെ അയയില്‍ നിന്ന്‌ ഒരു മുണ്ട്‌ (കറുത്ത നേരിയ കര, 
അല്ലെങ്കില്‍ നീല) എത്തിയെടുത്ത്‌ അരയിലുള്ള നനഞ്ഞ തോര്‍ത്ത്‌ മാറു 
കയാണ്‌ - മുണ്ടുടുത്തു കഴിഞ്ഞപ്പോള്‍ കൈയിലുള്ള തോര്‍ത്തു കൊണ്ട്‌ 
തലയൊന്നുകൂുടി തുവര്‍ത്തുകയും ചെവിയുടെ ഉള്‍ഭാഗം ചുരുട്ടിയ 
തോര്‍ത്ത്‌ തുമ്പുകൊണ്ട്‌ തുടയ്ക്കുകയും ചെയ്യുന്നു -രണ്ടു കക്ഷവും 
ഒന്നു കൂടി ഉരച്ചുതോര്‍ത്തിക്കൊണ്ട്‌ ശങ്കരന്‍ നായര്‍ വരാന്തയിലേക്കക 
കടക്കുന്നു-മറു കൈയില്‍ കണ്ണട പുരത്തേക്കക വരുമ്പോള്‍ത്തന്നെ 
സംഭാഷണം (ഒരേ സമയം) 
ശങ്കരന്‍ നായര്‍ : സരസ്വതീം കുട്ടികളും ഉത്രാടത്തിന്നു തന്നെ 

എത്തുമെന്നല്ലേ പറഞ്ഞത്‌ ? 

ദൃശ്യം-പടിഞ്ഞാറ്റ മുറി-(ഒരു ഹിന്ദുവിശ്വാസിയുടെ) തൂക്കുവിളക്ക്‌- 
ചുവരില്‍ ഗുരുവായൂരപ്പന്റെ ചില്ലിട്ട ചിരം (ചിത്രത്തിന്റെ ഫ്രെയിമില്‍ 
അങ്ങിങ്ങായി കുറി തൊട്ടപോലെ കാണാം) തറയില്‍ പലക മേലൊ 
മറ്റോ വെച്ച തളികയും മറ്റും വെള്ളോട്ടു കിണ്ടി/ ഓട്ടു കിണ്ടി നിര്‍ബ 
ന്ധം -ഭാരതിയമ്മ 60 വയസ്സു കഴിഞ്ഞ പ്രായം- വൈള്ള തോന്നിക്കുന്ന 
ഒന്നരയും ബ്ലൌസും- സാമാന്യം തടിച്ച ശരീരം-അനുയോജ്യമായ 
ഒരു സ്വര്‍ണ്ണമാല കഴുത്തില്‍-നെറ്റിയില്‍ ഭസ്മക്കുറി-കൈയില്‍ ഓരോ 
സ്വര്‍ണ്ണ വളകള്‍ ആകാം- തറവാടിത്തം തുളുമ്പുന്ന മുഖം-നരച്ച മുടി 
നാരുകള്‍ മുഖത്തിന്‌ പ്രത്യേകത പ്രായാധിക്യം കാണിക്കുന്നില്ല മുറി 
യില്‍ സാധാരണ വെളിച്ചം. ഭാരതിയമ്മ ചങ്ങലവട്ടയിലെ വെളിച്ചത്തില്‍ 
നിന്ന്‌ തൂക്കുവിളക്കിലേക്കു വെളിച്ചം പകരുന്നു - തിരികള്‍ കൂടുതല്‍ 
തെളിയിക്കുന്നു-ചങ്ങലവട്ടയിലെ തിരിവിരലുകള്‍ കൊണ്ടു തല്ലിക്കെടു 
ത്തി കൈതലയില്‍ ഉരക്കുന്നു- ചങ്ങലവട്ട തറയില്‍ സ്ഥാനത്തു 
വെക്കുന്നു -(ഈ ക്രിയാംശങ്ങളുടെ തുടര്‍ച്ചയാണ്‌ സംഭാഷണം) മുറി 
യിലെ വൈദ്യുതി വിളക്കിന്റെ സ്വിച്ച്‌ ഓണ്‍ ചെയ്യുന്നു. മുറിയില്‍ പ്ര 
കാശം വര്‍ധിക്കുന്നു-ഭാരതിയമ്മ വരാന്തയിലേക്കു കടക്കുന്നതോടെ 
സംഭാഷണത്തിന്റെ ആരംഭം - 





106 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ഭാരതിയമ്മ : എന്താ ഇപ്പോ ഇങ്ങനെ ചോദിക്കാന്‍ ? 


ഭാരതിയമ്മയുടെ ഈ ചോദ്യത്തിന്നിടയില്‍ത്തന്നെ ശങ്കരന്‍ നായര്‍ 
വരാന്തയിലെത്തി സന്ധ്യാദീപം തൊഴുന്നു-(ഭാരതിയമ്മ പുറത്തെ സ്വിച്ച്‌ 
ഇടുന്നു) തോര്‍ത്ത്‌ പകുതി മടക്കി തട്ടിക്കുടഞ്ഞു കൊണ്ട്‌ സംഭാഷണം 
തുടരുന്നു... 

ശങ്കരന്‍ നായര്‍ : ഇപ്പൊ മാത്രല്ലല്ലോ. പലവട്ടം ചോദിച്ചതല്ലലെ ? 
തോര്‍ത്ത്‌ ഭാരതിയമ്മയുടെ കൈകളിലേക്കിട്ടു-ഭസ്മക്കൊട്ടയില്‍ നിന്നും 
ഭസ്മം തൊട്ടു കുറി വരയ്ക്കുന്നു. ദൈവ നാമവും ഉരുവിടുന്നു- (കൃഷ്ണാ, 
ഗുരുവായൂരപ്പാ...) അരച്ചുവരില്‍ വെച്ച കിണ്ടിയില്‍ നിന്നും (വാല്‍ഭാഗം 
കൊണ്ട്‌ കൈയില്‍ വെള്ളമൊഴിച്ച്‌) , കിണ്ടിയുടെ വായഭാഗത്തൂടെ കവിള്‍ 
വെള്ളം വായിലാക്കി കുലുക്കുഴിഞ്ഞ്‌ തുപ്പിക്കൊണ്ട്‌ ഭാരതിയമ്മയുടെ 
കൈത്തണ്ടയിലെ തോര്‍ത്ത്‌ എത്തിയെടുത്ത്‌ കൈ തോര്‍ത്തി 
തോര്‍ത്ത്‌ ഭാരതിയമ്മയ്ക്കു തന്നെ എറിഞ്ഞു കൊടുക്കുന്നു. തുടര്‍ന്ന്‌ 
സംഭാഷണം. 


ശങ്കരന്‍ നായര്‍ : പാടത്തും പറമ്പത്തും പോണ്ടാന്ന്‌ വിചാരിച്ചതാ. 
എന്നാലും മനസ്സ്‌ സമ്മതിക്കുന്നില്ല. കഴിഞ്ഞ തവണ 
എട്ടാളുടെ പണിയെടുത്ത സ്ഥലത്ത്‌ പത്താള്‍ 
കെളച്ചിട്ടും പണി തീര്‍ന്നില്ലാത്രെ - പാടത്തിന്റേം 
പറമ്പിന്റേം വിസ്താരം കൂടുന്നില്ലല്ലോ. 

(സംഭാഷണംപൂര്‍ത്തിയാക്കുന്നതോടൊപ്പം വരാന്തയിലെ ചാരു കസേര 

തട്ടിക്കുടഞ്ഞ്‌ ഇരിക്കുന്നു) 
എന്തു പറഞ്ഞാലും പണിക്കാര്‍ക്ക്‌ അവരുടെ 
ന്യായം ഇങ്ങോട്ടും പറയാനുണ്ടാവും - (ആത്മഗതം) 
- അതുകൊണ്ട്‌ പണിയെടുപ്പിക്കാതിരിക്കാനും 
പറ്റില്ലല്ലോ 

ഭാരതിയമ്മ തോര്‍ത്തും കൊണ്ട്‌ അകത്തേക്കു പോകുന്നു. 

(അതേസമയം തന്നെ കുമാരന്‍ പുറമെ നിന്നുവരുന്നു ) 


കുമാരന്‍ - പ്രായം 50 വയസ്സു കഴിഞ്ഞു. ലുങ്കിയും (അരണ്ട നീല നിറം 
തോന്നിക്കുന്ന കള്ളിക്കള്ളി ലുങ്കി-പുതിയതാകരുത്) കൈയുള്ള ബനി 
യനും (അലക്കിയ പ്രകൃതമാകരുത്) വേഷം . ക്ഷരം ചെയ്യാത്ത മുഖം 
- പനമ്പു കൊട്ടയില്‍ സാമാന്യം പഴുത്ത ന്നേനത്രക്കുല കുറച്ചു നല്ല ഇനം 
പഴുത്ത മാങ്ങ (പുറന്തോല്‍ മഞ്ഞ നിറമാര്‍ന്നത്‌ ഉചിതം) പച്ച മത്തന്‍ 
കുമാരന്‍ വീട്ടിലേക്കു വരുന്നത്‌ ശങ്കരന്‍ നായര്‍ കാണുന്നു - കുമാരന്‍ 
നടന്നടുത്തു - കൊട്ടയും സാധനങ്ങളും ഇരുത്തിയുടെ വലതുവശം 
ചേര്‍ത്തു വെക്കുന്നു - (അരച്ചുവര്‍) 

ശങ്കരന്‍ നായര്‍ കൊട്ടയും സാധനങ്ങളും കാണുന്നു 

തുടര്‍ന്ന്‌ കുമാരനെയും 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 107 


ശങ്കരന്‍ നായര്‍ : പതിവൊന്നും മറക്കാന്‍ തയ്യാറല്ല, അല്ലേ കുമാരാ? 
കുമാരന്‍ : (ശങ്കരന്‍നായര്‍ക്ക്‌ ശരിക്കും കാണത്തക്ക വണ്ണം) 
അങ്ങനെ മറക്കാന്‍ കുമാരന്‍ കഴിയോ ? 
(ഭവ്യത) 
ശങ്കരന്‍ നായര്‍ : ഞാന്‍ മറ്റൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്‌. 


കുമാരന്റെ കുടുംബസ്ഥിതി അറിയാത്തോന 

ല്ലല്ലോ ഞാന്‍. നാലഞ്ചു വയറുകള്‍ നിന്റെ 

ഖ ഡ 

വെയര്‍പ്പു കൊണ്ടെന്നെ നെറയണ്ടെ ? 
കുമാരന്‍ : ഈ വീട്ടില്‍ അന്യനല്ലല്ലോ ഞാന്‍ 


കുമാരന്റെ സംഭാഷണം കേട്ടുകൊണ്ട്‌ തന്നെ ഭരതിയമ്മ അകത്തുനിന്നും 
വരുന്നു-കൊട്ടയും സാധനങ്ങളും കാണുന്നില്ല-(ഇപ്പോള്‍ ശങ്കരന്‍ ന 
യര്‍ ഇരിക്കുന്ന ഭാഗത്തിന്റെ അടുത്താണ്‌ കുമാരന്റെ സ്ഥാനം-കൊട്ടയും 
സാധനങ്ങളും എതിര്‍ ദിശയിലും 
ശങ്കരന്‍ നായര്‍ : (സാധനം വെച്ച ഭാഗത്തെ ലക്ഷ്യം വെച്ച നോട്ടം) 
ഭാരതീ, നീ ആ സാധനങ്ങളെടുത്ത്‌ അകത്ത്‌ വെക്ക്‌ 
(ഭാരതിയമ്മ കൊട്ടയും സാധനങ്ങളും കാണുന്നു) 
ഭാരതിയമ്മ : ഇതെല്ലാം കൊണ്ട്‌ അവിടെത്തന്നെ 
ആവശ്യമുള്ളതല്ലേ കുമാരാ ? 
പോരെങ്കില്‍ ഇവിടെ ഇപ്പോ കുട്ട്യളും ഇല്ലല്ലോ . 


ശങ്കരന്‍ നായര്‍ : ഞാനിപ്പോ കുമാരനോടു പറഞ്ഞ്‌ 
നാവെടുത്തിട്ടേ ഉള്ളു 


കുമാരന്‍ : ഇവിടെ ഇപ്പോ കുട്ടികളൊന്നുല്ലെങ്കിലും 
ഞങ്ങള്‍ക്ക്‌ നിങ്ങളെയൊക്കെ മറക്കാന്‍ പറ്റ്ൊ ? 


ശങ്കരന്‍ നായര്‍ : ഭാരതീ, ങാ നീ അതെടുത്ത്‌ അകത്തു വെക്ക്‌. 
കുമാരന്റെ മനസ്സ്‌ വെഷമിപ്പിക്കേണ്ട. 
(ഭാരതിയമ്മ സാധനങ്ങളെടുത്ത്‌ അകത്തേക്കു 


പോകുന്നു) 
ശങ്കരന്‍ നായര്‍ : കുമാരനിങ്ങോട്ടു കയറിയിരിക്ക്‌. 
കുമാരന്‍ വേണ്ട, ഞാനിവിടെ നിന്നോളാം. 


(ശങ്കരന്‍ നായരുടെ സ്ഥാനത്തേക്ക്‌ കുറച്ചു കൂടിഅടുക്കുന്നു?- 
സംഭാഷണം തുടരുന്നു- 
സരസ്വതിക്കുഞ്ഞും മക്കളും എന്തായാലും 
ഈ ഓണത്തിന്ന്‌ വരവെന്ന്‌ കുമാരന്റെ മനസ്സു 
പറയുന്നു കുട്ട്യളെത്തുമ്പൊഴെക്കും പഴം നല്ല 
പാകാവും.നാടന്‍പഴത്തിന്റെ രുചി അവരൊക്കെ 
മറന്നു കാണും. (കുറച്ച്‌ സാവകാശം?) 


1685 


കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 





16,384 
ശങ്കരന്‍ നായര്‍ 


പോയിട്ട അത്യാവശ്യുണ്ട്‌. എട്ടുമണിക്കെത്തെ 
ബസ്സിന്‌ രണ്ടാള്‍ വരാനണ്ട്‌. ചൊവ്വേരി 
മുക്കു വരെ പോണം. 


ഏതായാലും ഈ ഓണസ്സദ്യക്ക്‌ കുമാരനും 
കല്ല്യാണീം ശാരദമോളും മറ്റും ഞങ്ങളെ 
കൂടീണ്ടാവണം .... സരസ്വതീം രാധാകൃഷണനും 
മക്കളൊക്കെ ബോംബീന്ന്‌ വരെെന്ന്‌ ഒറപ്പിച്ചു 
പറഞ്ഞിട്ടുണ്ട. 


(കുമാരന്റെ മുഖത്തു സന്തോഷം വിടരുന്നു) 


കുമാരന്‍ 


അവരെയെല്ലാം കണ്ണു നിറയെ കാണാന്‍ 
കൊതിയാവുന്നു. സരസ്വതിക്കുഞ്ഞിന്റെം 
മക്കളേം കാര്യം പറയുമ്പം കല്യാണിക്ക്‌ 
ആയിരം നാവാ. (കുമാരന്‍ കൂടുതല്‍ 
ഉല്ലാസം) കഴിഞ്ഞ തവണ വന്നപ്പോ 
സരസ്വതിക്കുഞ്ഞിന്റെ രണ്ടാമത്തെ 

മോള്‍ കുമാരന്റൊപ്പം തന്ന്യാ. മൂത്തോന്‍ 
ഉനഞ്ഞാല്‍ കെട്ടിക്കൊടുക്കലാ കല്യാണീന്റെ 
പണി. രേവതിക്കുഞ്ഞിന്‌ അന്ന്‌ 

നാലു വയസ്സാവുന്നതല്ലേയുള്ളു. അയലത്തെ 
കുട്ടികളും ശാരദയും ഒക്കെക്കൂടി പൂപറിക്കാന്‍ 
രേവതിക്കെന്തുഷാറാ -- 


//(ഇതു പറയുമ്പോള്‍ 1:00 5101ല്‍ കുട്ടികള്‍ 


പൂപറിക്കുന്ന ചില നിമിഷങ്ങള്‍ ) തുടര്‍ന്ന്‌ ക്യാമറ കുമാരനില്‍ // 


ശങ്കരന്‍ നായര്‍ 


കുമാരന്‍ 


ശങ്കരന്‍ നായര്‍ 


കുമാരന്‍ ഇതൊക്കെ പറയുമ്പോ 

എന്റെ കുഞ്ഞു മക്കളെ വാരിക്കോരിയെടുത്ത്‌ 
ഉമ്മ വെക്കാന്‍ ആര്‍ത്തി തോന്നിപ്പോവുന്നു. 
(ആത്മഗതം) ങാ, ഉത്രാടം നാളില്‍ വരവെന്ന്‌ 
പ്രതീക്ഷിക്കാം. നമുക്കതല്ലേ പറ്റൂ. 


എന്നാല്‍ ഞാനിങ്ങോട്ട്‌ എറങ്ങ്വാ. (ശങ്കരന്‍ 
നായര്‍ നോട്ടം കൊണ്ടും ആംഗ്യം കൊണ്ടും 
പ്രതികരിക്കുന്നു.-കുമാരന്‍ കുറച്ചു നടന്നു 

-- ഉടനെ തിരിഞ്ഞു വന്ന്‌ ) പാടത്തും 
പറമ്പിലും ഇന്ന്‌ കെളച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ... 


ഞാന്‍ ആ കഥീം പറഞ്ഞ്‌ പകുതിയായപ്പഴാ 
കുമാരന്റെ വരവ്‌. കഴിഞ്ഞ കൊല്ലം എട്ടാള്‍ 
പണിയെടുത്ത സ്ഥലത്ത്‌ ഇപ്പൊത്തന്നെ 


കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 100 





പത്താളുടെ പണി പറ്റി. എനീം രണ്ടാളുടെ പണീം 
കൂടിയായാലേ തീരൂന്ന്‌ ! 

കുമാരന്‍ : നെലം ഒണക്കം കൂടിപ്പോയെന്നാ 
നാരായണനും ബാലനും പറഞ്ഞത്‌. 
പറമ്പിലാണെങ്കില്‍ കവപ്പുല്ലും തെങ്ങിന്റെ 
ചെടങ്ങീം കൊത്തിയെളക്കാന്‍ കൊറേ 
മെനക്കേട്ടുന്നാ അവര്‍ പറഞ്ഞത്‌. 


ശങ്കരന്‍ നായര്‍ : ങാ, അവര്‍ക്ക്‌ അവരുടേതായ ന്യായം . 

കുമാരന്‍ : എന്നാ ഞാന്‍ പോവ്വാ. നേരം ഒരു പാടായി . 

ശങ്കരന്‍ നായര്‍ : (പ്രതികരിക്കുന്നു)-(കുമാരന്‍ നടന്നുമറയുന്നു) 
ചി 

ശങ്കരന്‍ നായര്‍ : (ഭാരതിയെ വിളിക്കുന്നു) ഭാരതീ... എന്താ ഇന്ന്‌ 


പതിവ്‌ തെറ്റിയോ.. ? 
ശങ്കരന്‍ നായര്‍ അകത്തേക്കു പോയി-മഷിപ്പേനയെടുത്ത്‌ അതിന്റെ ടോപ്പ്‌ 
ഉനരി അതിന്റെ അടിഭാഗത്തു ചേര്‍ത്തു കൊണ്ട്‌ വരുന്നു - കലണ്ടറിന്റെ 
പേജിലെ ചില കോളങ്ങളില്‍ എന്തോ കുത്തിക്കുറിക്കുന്നു ... 
പി 
//ദൃശ്യം -- അടുക്കള മുറി - ഭരതിയമ്മ ചായയെടുക്കുന്നു // 
ഭാരതിയമ്മ : ദാ, ഞാനിപ്പൊ വന്നു. 
ചായ കൂട്ടി (ഓടോ - സ്റ്റീലോ ടംബ്ലര്‍?) ഗ്ലാസിന്റെ പുറംഭാഗം മറ്റെ കൈ 
കൊണ്ട്‌ തുടച്ചുവൃത്തിയാക്കിക്കൊണ്ട്‌ പുറത്തേക്കു വരുന്നു. ചായ 
ശങ്കരന്‍ നായര്‍ക്കു കൊടുക്കുന്നു. ശങ്കരന്‍ നായര്‍ നിന്ന ഇടത്തിന്നു 
തന്നെ ചായ വാങ്ങി ഒരിറക്ക്‌ കുടിക്കുന്നു. ചായയും കൊണ്ട്‌ ചാരു 
കസേരയുടെ അരികിലെത്തി കസേര , ഇരുത്തിയുടെ ഭിത്തിയില്‍ കാല്‍ 
നീട്ടിവെക്കാന്‍ പാകത്തിലാക്കി അതില്‍ ഇരിക്കുന്നു. ഇതിനിടയില്‍ 
ഭാരതിയമ്മ സംഭാഷണം തുടരുന്നു. 
ഭാരതിയമ്മ : കുമാരന്റെ നിങ്ങളേം വര്‍ത്താനം കേട്ടോണ്ട്‌ 
ചായ കൂട്ട്യപ്പൊ അറിയാതെ പഞ്ചസാര ഇട്ടു 
പോയി. ഇത്‌ രണ്ടാമത്‌ കൂട്ടിയതാ. 
ശങ്കരന്‍ നായര്‍ : (ചായ കുടിച്ചു കൊണ്ടിരിക്കുന്നു) കഴിഞ്ഞ 
രണ്ടോണത്തിനും രാധാകൃഷ്ണന്‍ 
തെരക്കോട്‌ തെരക്ക്‌ തന്നെ. കഴിഞ്ഞ തവണ 
വരവെന്ന്‌ ഒറപ്പിച്ചതാ. 
ഇത്തവണ എന്തായാലും ഉത്രാടത്തിന്നു തന്നെ 
വരവെന്ന്‌ രണ്ടോ മൂന്നോ തവണ വിളിച്ചു 
പറഞ്ഞതല്ലെ ? മാത്രല്ല, എന്തു തിരക്കായാലും 
വന്നിട്ട അത്യാവശ്യ കാര്യുണ്ട്‌ന്ന്‌ സരസ്വതീം 
പറഞ്ഞില്ലെ - (നായര്‍ പെട്ടെന്ന്‌ ഭൂതകാല 
ത്തിലേക്കു തെന്നി മാറി) എന്റെ രേവതി 


100 ജ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 





മോളുടെ കളീം ചിരീം വര്‍ത്താനോം ... കുമാരന്‍ 
കുട്ട്യോളുടെ കാര്യം പറഞ്ഞപ്പോഴാ മനപ്രയാസം 
എരട്ടിച്ചത്‌. 
ഭാരതിയമ്മ : എനി അതു മതി . രണ്ടു ദെവസം കൂടിയല്ലെ 
യുള്ളു . കൊച്ചു മക്കളുമായി 
ആനേം അമ്പാരീം ഒക്കെ കളിക്കാലോ. 
- ശങ്കരന്‍ നായര്‍ പാത്രം ഭാരതിക്ക്‌ കൊടുക്കുന്നു. ഭാരതി പഠരതം വലം 
കൈ കൊണ്ടു വാങ്ങി ഇടം കൈവെള്ളയില്‍ വെച്ച്‌ വലം കൈകൊണ്ട്‌ 
പാത്രത്തിന്റെ വായ പൊത്തിപ്പിടിച്ചു നില്‍ക്കുന്നു. - 
ശങ്കരന്‍ നായര്‍ : (ചൂടിന്റെ അസഹൃത പ്രകടിപ്പിക്കുന്നു) 
ചൂടു ചായ അകത്തെത്തിയപ്പൊ 
വെയര്‍പ്പുംപൊട്ടി. 
(ഭാരതിയോട്‌) നീ ആ തോര്‍ത്തിങ്ങെടുത്തേ. 
// ഭാരതിയമ്മ അകത്തേക്കു ചെന്ന്‌ തോര്‍ത്തടടുത്ത്‌ കൊണ്ടു വന്ന്‌ 
കൊടുക്കുന്നു.- ശങ്കരന്‍ നായര്‍ കഴുത്തിന്റെ പിന്‍ഭാഗവും മുഖവും 
കക്ഷവുമെല്ലാം തുടയ്ക്കുന്നു. തോര്‍ത്തു കൊണ്ടു വീശികക്കെഠണ്ട്‌ 
സംഭാഷണം തുടരുന്നു... 
പണ്ടൊക്കെ ഒരോണമുണ്ട്‌ കൈ 
കഴുകിയാല്‍ അടുത്ത ഓണത്തെക്കുറിച്ചുള്ള 
ചിന്തയായി ... അന്നൊക്കെ നിത്യവ്ൃത്തിക്കു 
പോലും വകയില്ലാത്ത അവസ്ഥയാ. ഒന്ന്‌ വയറ്‌ 
നിറയെ ആഹാരം കഴിക്കണെങ്കില്‍ വിഷുവൊ 
ഓണമൊ പൂരമൊ പുത്തരിയൊ 
അതല്ലെങ്കില്‍ കാര്‍ണോന്‍മാരുടെ ശ്രാദ്ധോ 
വരണം. ഇന്ന്‌ എന്ത്‌ ഓണം എന്തു 
വിഷു![പലര്‍ക്കും എപ്പഴും ഓണം തന്നെയല്ലെ // 
ഭാരതിയമ്മ കിണ്ടിയിലെ വെള്ളം കൊണ്ട്‌ കൈകഴുകി കിണ്ടി 
യവിടെ വെച്ചു - ശങ്കരന്‍ നായരില്‍ നിന്നും തോര്‍ത്ത്‌ വാങ്ങി കൈ 
തുടയ്ക്കുന്നു. 
നാട്ടിലൊക്കെ ഓണം എന്നാല്‍ ഉത്സവം തന്ന്യാ. 


ഇന്ന്‌ അതൊക്കെ മങ്ങി മങ്ങിപ്പോയില്ലെ 
- ആത്മ നിശ്വാസം // കറന്റ്‌ പോയി 
ശങ്കരന്‍ നായര്‍ : എന്തൊരു സമയ നിഷ്ഠ ! 


അകത്തെ നിലവിളക്കിന്റെ (പ്രകാശം കൂടുതല്‍ ദൃശ്യം - ഭാരതിയമ്മ 
അകത്തേക്കു പോയി - കത്തിച്ച ഒരു വിളക്കുമായി വന്ന്‌ അത്‌ 
കോലായയുടെ അര ഭിത്തിയില്‍ ശങ്കരന്‍ നായര്‍ ഇരിക്കുന്ന ഭാഗത്തു 
വെക്കുന്നു. (പ്രകാശ ക്രമീകരണത്തില്‍ ശ്രദ്ധിക്കണം ? 

(ഇപ്പൊഴും ഓര്‍മ്മകളുടെ സ്വര്‍ണ്ണനൂലുകള്‍ കൊണ്ട്‌ ഈടും പാവും 
ചേര്‍ക്കുകയാണ്‌ ശങ്കരന്‍ നായര്‍) - 
ഭാരതിയമ്മ : നിങ്ങള്‍ അതുമിതും ഓര്‍മ്മിച്ച്‌ മനസ്സ്‌ വെഷമി 


കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജ | 10] 





പ്പിക്കാതിരിക്ക്‌ .ഞാന്‍ അടുക്കളേലേക്ക്‌ പോട്ടെ . 
ആ കറുത്തപുച്ച തഞ്ചംനോക്കി 
നില്‍ക്കുന്നുണ്ടാവും 
- അകത്തേക്കു പോകുന്നു . // 
പി 
ശങ്കരന്‍ നായര്‍ അകത്തേക്കു ചെല്ലുന്നു. ഒരു കാര്‍ഡ്‌ ബോര്‍ഡ്‌ / പ്ലാസ്റ്റിക്ക്‌ 
വിശറിയുമായി- (വീശിക്കൊണ്ട്‌ കസേരയില്‍ ചായുന്നു.- ശങ്കരന്‍ 
നായരുടെ മനസ്സിനെ പിന്നോട്ടു വലിക്കുന്ന ദ്രുതമായ സംഗീതം- ഹംസാന 
ന്ദിരാഗം (ഉചിതം) മൃദംഗ താളം-ഇവയുടെ സമമ്പയം-ശ്രുതകാലം - നേ 
രിയ താഴ്ന്ന ശബ്ദം - വീശി വീശി കൈ അയഞ്ഞു - വിശറി നെഞ്ചില്‍ 
വിശ്രമിക്കുന്നു - (ശങ്കരന്‍ നായര്‍ മയക്കത്തില്‍) 
പി 
ശങ്കരന്‍ നായര്‍ ഓര്‍മയുടെ ഓരത്തുകൂടി സഞ്ചാരം തുടങ്ങി 
വിദൂരദൃശ്യം-പശ്ചാത്തലം -- 
വിവിധ സ്ഥലദൃശ്യങ്ങള്‍-സമയം പകല്‍- ചെറിയ ആണും പെണ്ണുമായ 
കുട്ടികള്‍ പുവട്ടികളില്‍ പൂ ശേഖരിക്കുന്നു അകന്ന ദൃശ്യങ്ങളും മധ്യ 


ദൃശ്യങ്ങളും - “പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ” 
(എന്നോ മറ്റുമുള്ള സംഘവിളിപ്പാടോടെ) 
പി 


വിദൂരദൃശ്ൃം-പശ്ചാത്തലം-പട്ടം പറപ്പിക്കുന്ന കുട്ടികള്‍ (ഇതില്‍ (്രാസര്‍ 
മാത്രം ധരിച്ച കുട്ടികളും വേണം) 
പി 


പുഴയില്‍ ചാടി -- നീന്തിക്കളിക്കുന്ന കുട്ടികള്‍ 

പി 
തുമ്പക്കഴുത്തിട്ട അത്‌ തല്ലി വെള്ളത്തില്‍ പൊങ്ങി വരുമ്പോള്‍ (നാട്ടു 
മ്പുറത്തെ കുളത്തില്‍) തുമ്പക്കഴുത്ത്‌ ആദ്യം കിട്ടിയ കുട്ടി മറ്റു 
കുട്ടികളുടെ തലയില്‍ തൊടാന്‍ തുനിയവെ വെള്ളത്തില്‍ മുങ്ങുന്ന 
കൂട്ടികള്‍ 

പി 
ഓണത്തെയ്യത്തിന്റെ സഞ്ചാരം - ഒരു വീട്ടു മുറ്റത്ത്‌ ആടിക്കളിക്കുന്ന 
തെയ്യത്തിന്റെ (വിദൂരദൃശ്യം) പിന്നാലെ കുട്ടികളും 

പി 
ശങ്കരന്‍ നായരുടെ വീട-സമീപദൃശ്യം-ശങ്കരന്‍ നായര്‍ വീട്ടു 
വരാന്തയില്‍ ഇരിക്കുന്നു-ആദ്യം ഇരുന്ന ഭാഗമല്ല ചാരുകസേരയ്ക്കു പ 
കരം മറ്റൊരു കസേര (പകല്‍ മെയ്ക്കപ്പില്‍ മാറ്റം വേണം-4 വര്‍ഷം 
മുമ്പത്തെ ചെറിയ മാറ്റം സമയം) (സ്സിലും-ചുവരിലുള്ളു കലണ്ടര്‍ 4 
വര്‍ഷം മുമ്പത്തേതായിരിക്കണം- വീടിന്റെ - പുരയിടത്തില്‍ സാധാരണ 
കേള്‍ക്കാറുള്ള പക്ഷികളുടെ, അണ്ണാന്റെ ശബ്ദം - വീടിന്റെ വരാന്ത യില്‍ 
മധ്യ ഭാഗത്ത്‌ വിരിയിട്ട സ്റ്റൂളില്‍ കത്തിച്ചു വെച്ച ഏഴു തിരി നിലവിളക്ക്‌ - 
അരികെ തളികയില്‍ മടക്കി വെച്ച കസവു മുണ്ട്‌ - വെള്ളോട്ടു കിണ്ടിയില്‍ 





1007 ഇ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


വെള്ളവും-ശങ്കരന്‍ നായരുടെ സമീപസ്ഥലങ്ങളില്‍ (പ്രത്യേക സ്ഥാനം 
അതിന്റെ സമയത്ത്‌ യുക്തംപോലെ ചെയ്യാം) സരസ്വതി, രാധാകൃഷ്ണന്‍ 
ഷിജുമോന്‍, രേവതി മോള്‍ ഭാരതിയമ്മ എന്നിവരൊക്കെയുണ്ട്‌- 
ശങ്കരന്‍ നായരിലും ഭാരതിയമ്മയിലും-വേഷത്തില്‍-പ്രായത്തില്‍ മാറ്റം- 
ഭാരതിയമ്മയ്ക്ക്‌ ലൈറ്റ്‌ നിറമുള്ള ഓണക്കോടി വസ്ര്രം- കുട്ടികളുടെ 
വേഷ വും ഓണക്കോടികള്‍ തന്നെ-പെണ്‍കുട്ടിയുടെ വേഷം 
ഓണക്കോടി മുണ്ടും ഉചിതമായ ആഭരണങ്ങളുമായാല്‍ കൂടുതല്‍ ഉചി 
തം - കലണ്ടര്‍ മറ്റേതെങ്കിലും സ്ഥാപനത്തിന്റേതായിരിക്കണം (സ്ഥാന 
ത്തിന്റെ പേര്‍ സാങ്കല്പികമാകാം) 

ചുവരില്‍ ശ്രദ്ധേയമാവുന്ന പേജുകള്‍ ആഗസ്ത്-സപ്തംബര്‍ 
/സപ്തംബര്‍-ഒക്ടോബര്‍ ഷീറ്റായിരിക്കണം- കോലായില്‍ ഇവരുടെ 
കൂടെ കുമാരനുമുണ്ട്‌ - കുമാരന്റെ സ്ഥാനം മധ്യത്തില്‍ നിന്നും മാറി 
പ്രേക്ഷകന്റെ ഇടതുവശം ആയിരിക്കണം മുമ്പത്തെ അരഭിത്തിയോടു 
സാമീപ്യം// (കോലായില്‍ ചില മാറ്റം ആവാം) 

ചി 

ദൃശ്യം : ഓണത്തെയ്യം വീട്ടിലേക്കു വരുന്നു-ഒപ്പം കുറച്ചു കുട്ടികളും- 
(വൈവിധ്യം) തെയ്യത്തിനൊപ്പം രണ്ടു ചെണ്ടക്കാര്‍ (ഒന്ന്‌ വീക്കു 
ചെണ്ട) അരി വാങ്ങിയിടാനുള്ള ഒരു തോള്‍ ഭാണ്ഡവു(തുണി 
കൊണ്ട്‌ കെട്ടിയുണ്ടാക്കിയത്‌ുമായി ഒരു ചെറുപ്പക്കാരനും. തെയ്യം 
മുറ്റത്തെത്തുന്നതോടെ ഒന്നിച്ചുള്ള കുട്ടികള്‍ മുമ്പോട്ടു വന്ന്‌ വീടിന്റെ 
അര മതിലില്‍ ചാരിയും മറ്റും നിന്ന്‌ തെയ്യാട്ടം കാണുന്നു - തെയ്യം 
പൂക്കളത്തില്‍ ചവിട്ടി ആട്ടം തുടങ്ങി- തെയ്യത്തിന്റെ കൈയില്‍ മണിയു 
ണ്ട്‌. മണി കിലുക്കിയാണ്‌ തെയ്യം ആടുന്നത്‌. - ഇടയ്ക്ക്‌ ഒന്നോ രണ്ടോ 
കുട്ടികള്‍ ആവേശം കൊണ്ടെന്ന പോലെ അര ഭിത്തിയിലും കയറി 
ഇരിക്കുന്നു - തെയും ആടിത്തുടങ്ങുമ്പോള്‍ത്തന്നെഭാരതിയമ്മ അക 
ത്തേക്കു പോയി- തളികയില്‍ അരിയുമായി വരുന്നു-കുട്ടിത്തെയും 
ആടിക്കഴിഞ്ഞപ്പോള്‍ ഭാരതിയമ്മ അരി കൊടുക്കുന്നു - സഞ്ചിക്കാരന്‍ 
അരി വാങ്ങി സഞ്ചിയിലിട്ടു-ഒരു നുള്ള്‌ അരി തളികയില്‍ ഇടുന്നു-ഒപ്പം 
തെയ്യം തന്റെ കിരീടത്തില്‍ നിന്ന്‌ ഒരു പൂവെടുത്ത്‌ തളികയില്‍ ഇട്ടു 
കൊടുക്കുന്നു-ശങ്കരന്‍ നായര്‍ കോലായില്‍ നിന്ന്‌ എഴുനേറ്റു വന്ന്‌ ഒരു 
ഓണമുണ്ടും 10 രൂപയും തെയ്യത്തിന്‌ കൊടുക്കുന്നു -രൂപ തെയ്യക്കാരന്‍ 
ചെണ്ടക്കാരനു കൊടുക്കുന്നു-ഒരു ചെണ്ടക്കാരന്‍ അവന്റെ തോളത്തെ 
രണ്ടാംമുണ്ടുകൊണ്ട്‌ തെയ്യത്തിന്റെ മുഖത്തെ വിയര്‍പ്പ്‌ ഒപ്പുന്നു- തെയ്യം 
മുറ്റം വിടുന്നു- കുട്ടികളോടൊപ്പം ഷിജുമോനും കുറച്ചു ദൂരം നടക്കുന്നു 
- മറ്റു കുട്ടികള്‍ അകന്നു - തെയ്യവും കണ്ണില്‍ നിന്നു മറയുന്നതു വരെ 
ഷിജുമോന്‍ നോക്കി നില്‍ക്കുന്നു -// 
വരാന്തമധ്യത്തിലെ വിളക്കുംതളികയുമെടുത്ത്‌ ഭാരതിയമ്മ അകത്തേക്കു 
പോകുന്നു - ഉടനെ തിരിച്ചു വന്ന്‌ സ്റ്റൂളിന്‍മേലുള്ള തുണിയെടുത്ത്‌ 
തോളത്തിട്ട സ്റ്റൂള്‍ അകത്തേക്കുള്ള വാതിലിന്റെ ഇടതു (പ്രേക്ഷകന്റെ 
വലതു) വശം ചുവരോടു ചേര്‍ത്തു വെക്കുന്നതിനിടയില്‍ സംഭാഷണം/ 


കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 100 





ഭാരതിയമ്മ : സരസ്വതീ, എനി എലവെക്കാന്‍ നോക്ക്‌ . 
നിന്റെ അച്ഛന്‌ ഈണിന്റെ കാലായി. രാവിലെ 
ഗുളിക കഴിച്ചതല്ലെ ? രാധാകൃഷ്ണനും 
കുട്ടികളും നീയും ഒന്നിച്ചു തന്നെ ഇരുന്നോ 
(കുമാരനെ ശ്രദ്ധിച്ച്‌) 
നീയും അവരൊന്നിച്ചു തന്നെ ഇരിക്ക്‌ 


കുമാരന്‍ : ഞാന്‍ പിന്നെ കഴിച്ചോളാം ... 


ശങ്കരന്‍ നായര്‍ : കുമാരാ, കൈ കഴുകി അടുക്കളയിലേക്ക്‌ വാ 
ഇന്ന്‌ നമുക്ക്‌ ഒന്നിച്ചു തന്നെ ഈണു കഴിക്കാം 
(ശങ്കരന്‍ നായര്‍ അകത്തേക്കു പോകുന്നു) 
ചി 

ദൃശ്യം-അടുക്കള-വിഭവങ്ങള്‍ പല പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്‌- പ 
൭൦ ഉള്‍പ്പെടെ. സരസ്വതി ഇല തുടയ്ക്കുന്നു. കല്യാണി പപ്പടം കാച്ചി 
മറ്റൊരു പാത്രത്തിലിടുന്നു. ഭാരതിയമ്മ ചോറു കോരി പാത്രത്തിലാക്കി 
വിളമ്പാനുള്ള ഉപകരണവും അതില്‍ കൂത്തിവെക്കുന്നു - 
ഭാരതിയമ്മ : രാധാകൃഷ്ണാ, (സരസ്വതിയോട്‌) 

രാധാകൃഷ്ണനെ വിളിക്ക്‌ // 
ചി 

ഈണു കഴിക്കുന്ന മുറി (തറയില്‍ പലക വെച്ച്‌ ഇരുന്നോ ഈണുമേശ ഉപ 
യോഗിച്ചോ ഉചിതംപോലെ ഈണു കഴിക്കാം)-രാധാകൃഷ്ണന്‍ പാന്റ്‌ സ്‌ 
മാറ്റിയിട്ടുണ്ട്‌. തവിട്ടുനിറത്തിലുള്ള പ്രിന്റഡ്‌ ലുങ്കിയും ഒരു ടീ ഷര്‍ട്ടുമാണ്‌ 
വേഷം - ശങ്കരന്‍ നായര്‍, കുമാരന്‍, ഷിജു, രേവതിമോള്‍ എല്ലാവരും- 
രേവതിമോളുടെ അടുത്ത്‌ ഒരു സ്റ്റൂള്‍ ഒഴിച്ചു വച്ചിരിക്കുന്നു -സരസ്വതി 
ഒഴികെ (ദൃശ്യം തുടങ്ങുമ്പോള്‍) ഈണുകഴിക്കുന്നു. സരസ്വതി കഴു 
കിയ കൈ സാരിയില്‍ തുടച്ചുകൊണ്ടുവന്ന്‌ രേവതിയുടെ അടുത്ത്‌ 
ഒഴിച്ചു വെച്ച സ്റ്റൂളില്‍ ഇരിക്കുന്നു. സരസ്വതിക്ക്‌ വെച്ച ഇലയിലും 
വിഭവങ്ങളെല്ലാം വിളമ്പിയിട്ടുണ്ട്‌ - 

(ഈണു കഴിക്കാന്‍ ആരംഭിക്കുന്നു ) (മേശമേല്‍ നിരത്തിയ ഇലകളില്‍ 
ഭാരതിയമ്മയെക്കൊണ്ടും കല്യാണിയെക്കൊണ്ടും സരസ്വതിയുടെ ചെറി 
യ പങ്കാളിത്തം കൊണ്ടും വിഭവങ്ങള്‍ വിളമ്പിക്കാം) // 

കൈ കഴുകുന്ന ദൃശ്യം - അകത്തെ ബെയ്സിനില്‍ നിന്ന്‌ ശങ്കരന്‍ 
നായര്‍ -- കുമാരന്‍ പുറത്തേക്കു നീങ്ങുന്നു - 
ചി 

ശങ്കരന്‍ നായരും രാധാകൃഷ്ണനും കുമാരനും വരാന്തയില്‍- കുമാരന്‍ 
അര ഭിത്തിയുടെ ഒരു വശത്ത്‌ ചെന്നിരുന്നു (ഈ സ്ഥാനത്ത്‌ ചുമരില്‍ 
തലയും പുറം ഭാഗവും കൊള്ളുന്ന ഭാഗം കുറച്ച്‌ അഴുക്കും മെഴുക്കും 
തോന്നിക്കണം) നിമിഷങ്ങള്‍ക്കു ശേഷം ശങ്കരന്‍ നായര്‍ അകത്തേക്കു 
പോയി ഒരു പുല്‍പായയും തലയണയുമായി കോലായിലേക്കു വരുന്നു. 





104 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


കോലായില്‍ ഇടുന്നു. തല ചായ്ക്കാനുള്ള ഒരുക്കം ) 

ശങ്കരന്‍ നായര്‍ : സദ്യ എത്ര കഴിച്ചാലും ഓണസ്സദ്യയ്ക്കൊരു 
വിശേഷം തന്ന്യാ. പൂരം എത്രീണ്ടെങ്കിലും 
തൃശൂര്‍ പൂരാവില്ലല്ലോ 

(രാധാകൃഷ്ണന്‍ കോലായില്‍ മറ്റൊരു ഭാഗത്ത്‌ കസേര മാറ്റിയിട്ടു 

(അരഭിത്തിയുമായി ബന്ധപ്പെട്ട) അവിടെ കണ്ട പ്രതമൊ മാസികയൊ 

മറിച്ചു നോക്കുന്നു-നിമിഷങ്ങള്‍ക്കു ശേഷം അലക്ഷ്യമായി മാസിക 

അവിടെയിട്ടു അകത്തേക്കു പോകുന്നു -// 


കുമാരന്‍ : ഞാനിങ്ങോട്ടെറങ്ങട്ടെ . കൂട്ട്യളെ വേഗം 
ഇങ്ങോട്ടയക്കാം 
(കുമാരന്‍ പോകുന്നു ) // 
പി 


ശങ്കരന്‍ നായര്‍ പുല്‍പായില്‍ ചെരിഞ്ഞു കിടക്കുന്നു-ഷിജുമോനും 
രേവതിമോളും മുറ്റത്തേക്കുവന്ന്‌ മുറ്റത്തെ ചിതറിയ പൂക്കളില്‍ നിന്നും 
അവര്‍ക്കിഷ്ടപ്പെട്ട പുക്കള്‍ തെരഞ്ഞെടുത്ത്‌ സന്തോഷിക്കുന്നു 
ശങ്കരന്‍ നായര്‍ : മക്കളെന്താ ചെയ്യുന്നെ? രണ്ടാളും ഇങ്ങോട്ടു വാ 
അച്ചാച്ചന്‍ മക്കളെ കണ്ണു നെറച്ചും 
ഒന്നു കാണട്ടെ. // 
(കൂട്ടികള്‍ വരാന്തയിലേക്കു വരുന്നു-രേവതിമോള്‍ ശങ്കരന്‍ നായരുടെ 
അടുത്തിരുന്നു. സ്നേഹപൂര്‍വ്വം നായരുടെ ദേഹത്തിലേക്കു ചായുന്നു. 
ഷിജു മുറ്റത്തു നിന്നുമെടുത്ത പൂക്കള്‍ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കയാണ്‌ - 


ശങ്കരന്‍ നായര്‍ :; (രേവതിയോട്‌) 
മോള്‍ക്ക്‌ കുഞ്ഞിത്തെയ്യത്തെ ഇഷ്ടപ്പെട്ടോ ? 
രേവതി : (സന്തോഷം കലര്‍ന്ന അനുഭൂതി) 


നല്ല തെയ്യം അല്ലെ അച്ചാച്ചാ ! 
(രാധാകൃഷ്ണന്‍ പുറത്തേക്കു വരുന്നു) 


ഷ്വിജൂ : ആ തെയ്യം മുറ്റത്തെ പൂക്കളുമെല്ലാം 
ചവുട്ടിക്കളഞ്ഞു. എത്ര നല്ല പുക്കളമായിരുന്നു 
ശങ്കരന്‍ നായര്‍ : മോനെ, പൂക്കളം മാവേലി 


ത്തമ്പുരാനെ വരവേല്‍ക്കാന്‍ വേണ്ടി 
ഉണ്ടാക്കി വെക്കുന്നതല്ലെ. തമ്പുരാന്റെ 
സങ്കല്പമാണ്‌ ഈ തെയ്യം. കഥ 
ഞാന്‍ മുമ്പ്‌ കുട്ടന്‌ വിസ്തരിച്ച്‌ പറഞ്ഞു 
തന്നതല്ലെ ഇത്തരം പുരാവൃത്തങ്ങളുടേയും 
പുരാണങ്ങളുടേയും ഉള്ളില്‍ ഒട്ടേറെ അറിവു 
കളും ഗുണപാഠങ്ങളും നിറച്ചു വെച്ചിട്ടുണ്ട്‌ 
(രാധാകൃഷ്ണന്‍ ഇതു ശ്രദ്ധിച്ചു) 
രാധാകൃഷ്ണന്‍ : ഇളം തലമുറകള്‍ക്ക്‌ ഇതെല്ലാം ഇന്ന്‌ സ്കൂള്‍ 
മുറിക്കകത്ത്‌ അന്യമായിക്കഴിഞ്ഞില്ലെ 
ശങ്കരന്‍ നായര്‍ : അത്‌ പഠിപ്പിക്കുന്നവരുടെ കുറ്റമല്ലെ? 


കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 101 





ഈസോപ്പു കഥകളും പഞ്ചത്ര്ത്ര കഥകളും 
കുട്ടികളെ വളരെ സ്വാധീനം ചെലുത്തുന്ന 
കഥകളല്ലെ? ഇളം മനസ്സുകളില്‍ നന്മയ്ക്കു 
മാത്രമെ ഇടം കൊടുക്കാവൂ 

(സരസ്വതി ഒരു കുട്ടിക്കുപ്പായത്തില്‍ ഒരു കുടുക്ക്‌ തുന്നിക്കൊണ്ട്‌ 

വരാന്തയിലേക്കു വരുന്നു) 

രാധാകൃഷ്ണന്‍ : അച്ഛന്‍ പറഞ്ഞത്‌ ശരി തന്നെ . പക്ഷെ നഴ്‌സറി 
സ്‌കൂളില്‍ പോലും കാണാപ്പാഠം പഠിപ്പിക്കുക 
യും ചോദ്യോത്തരങ്ങളുടെ കസര്‍ത്തു 
കളിയുമല്ലെ ? വീട്ടിലെത്തിയാലെങ്കിലും 
കുട്ടികള്‍ക്ക്‌ ഒന്ന്‌ റിലാക്സ്‌ ചെയ്യാന്‍ പറ്റുമോ ? 
അവിടെയും ഹോം വര്‍ക്കു ചെയ്യാനുള്ള 
നിര്‍ബന്ധമല്ല ? 

(അവസാനം പറഞ്ഞ ഈ വാചകം സരസ്വതിയെ ചൊടിപ്പിച്ചു) 


സരസ്വതി : ഇത്‌ എന്നെക്കൊള്ളിച്ച്‌ പറഞ്ഞതല്ലെ . 
(ഭാരതിയമ്മ രണ്ടു ഗ്ലാസ്സില്‍ പായസവുമായി കടന്നു വരുന്നു) 
ഭാരതിയമ്മ : മക്കള്‍ പായസം കുടിച്ചില്ലല്ലെൊ 


(രണ്ടു കുട്ടികള്‍ക്കും പായസം കൊടുക്കുന്നു) ചെറിയ കൂട്ടി ഒന്നു 
രണ്ടിറക്ക്‌ കഴിച്ചു-പാര്തം ഭാരതിയമ്മയ്ക്കു കൊടുക്കുന്നു. ഷിജു മോന്‍ 
പായസം വ കുടിക്കുന്നു 
സരസ്വതി : കുട്ടികളുടെ പഠനത്തില്‍ ഞാന്‍ 
ശ്രദ്ധിക്കുന്നതാണോ കുറ്റം ? 
(ഭാരതിയമ്മ ശ്രദ്ധിക്കുന്നു ) 
ഭാരതിയമ്മ : എനി ഇതിന്റെ പേരില്‍ നിങ്ങള്‍ തര്‍ക്കിക്കെണ്ട 
ശങ്കരന്‍ നായര്‍ : രാധാകൃഷ്ണന്‍ പറയുന്നത്‌ അപ്പടി 
തള്ളിക്കളയാന്‍ പവ്വോ ? കുരുന്നു 
പ്രായത്തില്‍ തുമ്പികളെക്കൊണ്ട്‌ 
കല്ലെടുപ്പിക്കുന്നതും കടന്ന്‌ പാറക്കല്ല്‌ 
എടുപ്പിക്കുന്നിടം വരെ എത്തിയല്ലെ . 
മാതൃഭാഷയ്ക്ക്‌ ഒരു രണ്ടാനമ്മയുടെ സ്ഥാനം 
പോലും കല്‍പിക്കാത്തതല്ലെ ഇവിടത്തെ 
പുത്തന്‍ വിദ്യാഭ്യാസം. 


സരസ്വതി : കാലത്തിനൊത്ത്‌ നമുക്ക്‌ മാറാതിരിക്കാന്‍ പറ്റു 
മൊ. അച്ഛനും അമ്മയും പഠിച്ച കാലത്തെ 
വിദ്യാഭ്യാസമാണോ അച്ഛാ ഇപ്പോള്‍ ? 
ഇത്‌ കമ്പ്യൂട്ടര്‍യുഗമല്ലെ ഐ ടി കാലഘട്ടമല്ലെ? 
ഭാരതിയമ്മ : (സംഭാഷണം നീണ്ടു പോകുമെന്ന്‌ ഉദ്ദേശിച്ച്‌ 
ഇടയില്‍ കയറി പറയുന്നു ) 
ങാ, എനി അച്ഛനും മോളും വാഗ്വാദം തുടങ്ങണ്ട 


1968 


കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 





രാധാകൃഷ്ണന്‍ : 


ശങ്കരന്‍ നായര്‍ 


(ശങ്കരന്‍ നായരെ ഇടയ്ക്ക്‌ കടാക്ഷിച്ച്‌ 
സരമ്യമായും സരസമായും) 

അച്ഛന്‍ വക്കീലായില്ലെങ്കിലും പത്തു നാല്‍പ്പതു 
കൊല്ലം വക്കീല്‍ ഗുമസ്തനായതല്ലെ ? 
അപ്പോള്‍ ആ അച്ഛന്റെ മോള്‍ക്കും // 


(വാക്കുകള്‍ക്ക്‌ തടയിടാന്‍ ശ്രമിച്ച്‌) 

സരസ്വതീ, നീ വാദം തുടങ്ങിയാല്‍ 

കേസ്‌ നീണ്ട്‌ നീണ്ടു പോവ്വേയുള്ളു 

(ശങ്കരന്‍ നായരുടെ നേരെ തിരിഞ്ഞ്‌) 

അച്ഛാ, നമുക്കു മുമ്പെ പറഞ്ഞ കാര്യ 
ത്തിലേക്ക്‌ കടക്കാം. ഞാന്‍ ഒന്നു രണ്ടു തവണ 
പറഞ്ഞു വെച്ചതല്ലെ ? വീടിന്റെ കാര്യം തന്നെ . 
അച്ഛന്റെ അഭിപ്രായമെന്താണ്‌ ? 

(ഭാരതിയമ്മ ശ്രദ്ധിക്കുന്നു ) 

നിങ്ങളെയൊക്കെ ഇടയ്ക്കിടെ കാണുന്നതു 
തന്ന്യാ ഞങ്ങളുടെയൊക്കെ സന്തോഷം . 

ആ നിലയില്‍ ഒരിക്കലെങ്കിലും കാണാന്‍ 
കഴിയാത്ത അവസ്ഥ വന്നാല്‍ ? 


(ഷിജുമോനും വാം 4 മുറ്റത്ത്‌ എന്തോ കളിയില്‍ വ്യാപൃതര്‍) 


സരസ്വതി 


രാധാകൃഷ്ണന്‍ 


ശങ്കരന്‍ നായര്‍ 


രാധാകൃഷ്ണന്‍ 


ഞാന്‍ കാര്യങ്ങളൊക്കെ അമ്മയോടും 
വിശദമായി പറഞ്ഞതല്ലെ? ഓരോ വര്‍ഷവും 
വരുന്നതിലല്ല, മുമ്പത്തെപ്പോലെയല്ലല്ലൊ, 
രാധേട്ടനാണെങ്കില്‍ കമ്പനിയില്‍ 
ഉത്തരവാദിത്തംകൂടിക്കൂടി വരുന്നു. 


അച്ഛനുമമ്മയോടൊപ്പം രണ്ടു 
ദിവസമെങ്കിലും ഒന്നിച്ചു കഴിയാനുള്ള 
ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. മാനേജ്മെന്റ്‌ 
മുമ്പത്തെപ്പോലെ ലീവും അനുവദിക്കുന്നില്ല. 
ഞാന്‍ കമ്പനിയുടെ ലൊക്കേഷനില്‍ത്തന്നെ 
ഉണ്ടാകണമെന്നാണ്‌ നിര്‍ബ്ബന്ധം. പിന്നെ 
ഷിജുവിന്റെ പഠിപ്പും ഒരു പ്രശ്നമല്ല ? 
പോരെങ്കില്‍ രേവതിമോളെ ഈ വര്‍ഷം 
നഴ്‌സറിയില്‍ ചേര്‍ത്തതുമല്ലെ? 
രാധാകൃഷ്ണന്‍ പറഞ്ഞത്‌ മുഴുവന്‍ 

ഞാന്‍ തള്ളിക്കളയുന്നില്ല. എന്നാലും // 
അച്ഛന്‍ പറഞ്ഞു നിര്‍ത്തിയത്‌ ഞാന്‍ 
മനസ്സിലാക്കുന്നു . അമ്മയോടും അച്ഛനോടും 
കുഴിഞ്ഞ തവണ ഞങ്ങള്‍ വന്നപ്പോള്‍ 


കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 107 





പറഞ്ഞതല്ലെ ഞങ്ങളോടൊപ്പം വന്നു 
താമസിക്കാന്‍. അച്ഛനും അമ്മയ്ക്കും പ്രായം 
കൂടി വരുന്നതുമമല്ലെ ? 
(ശങ്കരന്‍ നായര്‍ക്കും ഭാരതിയമ്മയ്ക്കും മന:പ്രയാസം ) 
സരസ്വതി : കൂടുതലൊന്നും ആലോചിക്കേണ്ട. ബോംബെ 
യില്‍ കമ്പനി ഹെഡ്കാപ്പീസിനടുത്തു 
തന്നെ ഒരു ഫ്ളാറ്റ്‌ രാധേട്ടന്‍ കണ്ടു 
വെച്ചിട്ടുണ്ട്‌. പതിനെട്ടു ലക്ഷമെങ്കിലും 
കൊടുക്കേണ്ടി വരും. ഒരു പത്തു ലക്ഷം 
കമ്പനിയില്‍ നിന്ന്‌ കുറഞ്ഞ പലിശയ്ക്ക്‌ 
ലോണ്‍ ആയി കിട്ടും. 
ബാക്കിയുള്ളതിന്‌ ഒരു വഴി കാണേണ്ടി വരും . 
(ശങ്കരന്‍ നായര്‍ -- നിസ്സംഗത) ഭാരതിയമ്മ ശങ്കരന്‍ നായരെ നോക്കുന്നു 
സരസ്വതിയേയും) 
രാധാകൃഷ്ണന്‍ : പറയാന്‍ വിഷമമുണ്ടെങ്കിലും ഈ ഘട്ടത്തില്‍ 
പറയാതിരിക്കാനും വയ്യ. ഈ വീടും 
പുരയിടവും വിറ്റ്‌ ആ കാശു കൊണ്ട്‌ 
മക്കളോടൊപ്പം കഴിയുന്നതല്ലെ ഇതിലും 


സൌകര്യം ? 
(ശങ്കരന്‍ നായര്‍ പഴയ അവസ്ഥ) 
ശങ്കരന്‍ നായര്‍ : രാധാകൃഷ്ണാ, മധുരിച്ചു തുപ്പാനും വയു, 


കയ്ച്ചിട്ട ഇറക്കാനും വയ്യ എന്നു പറഞ്ഞതു 
പോലെയാ എന്റെ അവസ്ഥ- 
ഞാന്‍ എന്തു പറയാനാ . 
സരസ്വതി : അച്ഛന്‍ അധികമൊന്നും ആലോചിച്ചു 
വിഷമിക്കേണ്ട. ഇനി വന്നാല്‍ അച്ഛനേയും 
അമ്മയേയും കൊണ്ടേ ഞങ്ങള്‍ പോകൂ. 
(ഷിജുമോന്‍ കളികള്‍ക്കിടയില്‍ മണ്ണുപുരണ്ട കൈ (്രൌസറില്‍ തട്ടി 
ക്കുടഞ്ഞ്‌ കോലായില്‍ വന്നു അച്ഛാച്ഛനെ ചേര്‍ത്തു പിടിച്ച) 
ഷ്വിജൂ : ഈ അമ്മയോടും അച്ഛനോടും വര്‍ത്തമാനം 
പറഞ്ഞാല്‍ തീരൂല്ല അച്ചാച്ചാ. 
(പിടിച്ചു കുലുക്കി?) 
കുട്ടനും രേവതിമോള്‍ക്കും പട്ടം 
ഉണ്ടാക്കിത്തരാമെന്ന്‌ പറഞ്ഞത്‌ 
അച്ചാച്ചന്‍ മറന്നോ ? 
(പട്ടം എന്നു കേട്ടപ്പോള്‍ രേവതിമോളും ചാടി കോലായിലെത്തി - രണ്ടു 
പേരും പട്ടമുണ്ടാക്കിക്കൊടുക്കാന്‍ നിര്‍ബ്ബന്ധിക്കുന്നു ) 
സരസ്വതി : ങാ, ഇനി ഇവിടെ നിന്നിട്ട ഒരു രക്ഷയുമില്ല 
(രാധാകൃഷ്ണനും സരസ്വതിയും അകത്തേക്കു പോകുന്നു ) 
ശങ്കരന്‍ നായര്‍ : അ്ഛാച്ഛന്‍ മറന്നതല്ല മക്കളെ. അച്ഛനും 


100 ജ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 





അമ്മയുമായും വര്‍ത്താനം പറയുകയായിരുന്നു. 
കുറെ നാളായി കാണാത്തതല്ലെ ? അച്ഛാച്ഛന്‍ 
പട്ടത്തിന്റെ പണി മുക്കാലും തീര്‍ത്തുവെച്ചതാ. 
കുട്ടന്‍ പോയി അച്ചാച്ചന്റെ കട്ടിലിന്മേലുള്ള 
ഒട്ടിച്ചു വെച്ച പട്ടവും മുറിച്ചു വെച്ച കടലാസ്സും 
ഇങ്ങടുത്തു വാ . ഇപ്പൊ തീര്‍ത്തു തരാം. 

(കൂട്ടൻ അകത്തേക്ക്‌ ഓടുന്നു. അകത്തു നിന്നും ഭാരതിയമ്മ പുറത്തേക്കു 

വരുന്നു - രണ്ടുപേരും ഒരു കൂട്ടി മുട്ടലില്‍ കലാശിച്ച പോലെ ) കുട്ടന്‍ 

അകത്തെത്തി // 

ഭാരതിയമ്മ : ഓ ഇനി കണ്ണു കാണില്ല. 

(കുട്ടന്‍ സാധനവുമായി പുറത്ത്‌ ) 


ശങ്കരന്‍ നായര്‍ ; എനി വാലു കൂടി ഒട്ടിച്ചാല്‍ കുട്ടന്റേയും 
മോളുടേയും പട്ടം റെഡി ! 
(പട്ടത്തിന്റെ വാലും പാര്‍ശ്വ ചിറകുകളും ശങ്കരന്‍ നായര്‍ ഒട്ടിക്കുന്നു - 
കുട്ടികള്‍ നോക്കി രസിക്കുന്നു. രേവതിമോള്‍ കമിഴ്ന്നു കിടന്ന്‌ കൈമുട്ട്‌ 
തറയില്‍ ഈന്നി ഇരു കൈ വെള്ള കൊണ്ടും മുഖം താങ്ങിപ്പിടിച്ച 
രൂപത്തില്‍ - 
ശ്രുതമായ താള വാദ്യം--രാഗം ഹിന്ദോളം അനുയോജ്യം-(സിത്താര്‍ 
തബല) -- കുട്ടികള്‍ പട്ടമെടുത്ത്‌ തിരിച്ചും മറിച്ചും നോക്കുന്നു- 
സന്തോഷം ഇരച്ചു കയറുന്നു - ഉപകരണ വാദ്യം 
ശങ്കരന്‍ നായര്‍ : പട്ടം റെഡിയായില്ലെ . എനി പറപ്പിച്ചൊ 
ഷ്വിജൂ : പട്ടത്തിന്റെ നൂലോ ?ഃ 
(ഉപകരണ സംഗീതം മങ്ങിമങ്ങിപ്പോകുന്നു) 
ശങ്കരന്‍ നായര്‍ : (ചിരിക്കുന്നു) അതു ശരി. അപ്പോള്‍ കുട്ടന്‌ 
വിവരോണ്ട്‌. ങാ, നീ അകത്തു ചെന്ന്‌ 
അമ്മാമ്മയോട്‌ ആ റീല്‍ നൂല വാങ്ങി കൊണ്ടു വാ. 
(കുട്ടന്‍ ധൃതിയില്‍ അകത്തേക്ക്‌ - ഉടനെ റീലു നൂലുമായി പുറത്തേക്കും 
- നൂല്‍ ശങ്കരന്‍ നായര്‍ക്ക്‌ കൊടുത്തു) 
ശങ്കരന്‍ നായര്‍ : (പട്ടത്തിന്റെ അടിഭാഗം ബാലന്‍സ്‌ ചെയ്തു 
നോക്കി നൂല്‍ സ്ഥാനത്തു കെട്ടുന്നു. - 
കുട്ടികള്‍ കഈതുകത്തോടെ നോക്കുന്നു - 
ഒന്നെടുത്ത്‌ ...) 
ഇതാ, ഇതെന്റെ മോള്‍ക്ക്‌, ഇത്‌ കുട്ടന്‍. 
ആരുടെ പട്ടമാണ്‌ കൂടുതല്‍ ഉയരത്തില്‍ 
പറക്കുമെന്നു നോക്കാലൊ. ദാ, (മുറ്റത്തേക്കിറങ്ങി, 
ഒപ്പം കുട്ടികളും) ഇങ്ങനെ (പട്ടം പറപ്പിക്കുന്ന 
മാതിരി കാണിച്ചു കൊടുക്കുന്നു)?-ഓടിയോടി 
കാറ്റു നന്നായി വീശുമ്പൊ 
നൂല്‍ ഇളക്കിക്കൊടുക്കണം 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ | 100 


കുട്ടനും രേവതിമോളും പട്ടം പറപ്പിക്കുന്നു.-ശങ്കരന്‍ നായര്‍ അതു കണ്ടു 
രസിക്കുന്നു- ശങ്കരന്‍ നായരുടെ മുഖത്ത്‌ ഭാവ മാറ്റം-പട്ടം പൊ 
ങ്ങിപ്പൊങ്ങി, അതു കുട്ടികളേയും കൊണ്ടു്‌ ഉയരങ്ങളും ദൂര 
ങ്ങളും പിന്നിടുകയാണ്‌ - ശങ്കരന്‍ നായറില്‍ ഭീതിയും വിഭ്രാന്തിയും - 
ഭാവത്തിന്‌ കൂടുതല്‍ പ്രസക്തി - 

അയ്യോ ! എന്റെ കുഞ്ഞുങ്ങള്‍ , അയ്യോ ! 

കുട്ടന്‍ മോനേ.... രേവതി മോളേ.... പട്ടത്തിന്റെ 

ചരടു വിട്ടേക്കൂ... പട്ടം പോയ്ക്കോട്ടെ... 

മോളേ.... ചരടില്‍ നിന്ന്‌ പിടി വിട്ടേക്കൂ... 

പട്ടം പോയ്ക്കോട്ടെ.... അയ്യോ ! 

എന്റെ കുഞ്ഞുങ്ങള്‍ ! മോ.. ളേ..... // 


പട്ടം കുഞ്ഞുങ്ങളേയും കൊണ്ട്‌ പൊങ്ങിപ്പൊങ്ങി മറയുന്ന പ്ര 
തീതി-കുഞ്ഞുങ്ങള്‍ക്ക്‌ ചിറകുമുളച്ച പോലെ ശരീരത്തില്‍ നിന്ന്‌ 
വളരെ ലോലമായ വസ്ര്രം എതിര്‍ ദിശയിലേക്കു പാറുന്നതു പോലെ 
സംരഭാന്തി കലര്‍ന്ന ഉള്‍ക്കൊണ്ട അലാകികമായ സംഗീതം... 
ഭാരതിയമ്മ അകത്തു നിന്നും ചാടി വരുന്നു - ശങ്കരന്‍ നായര്‍ ചാരു 
കസേരയില്‍ -- 
(ഭാരതിയമ്മയുടെ പ്രായം മേക്കപ്പില്‍ ശ്രദ്ധിക്കണം- ശങ്കരന്‍ നായരുടെ 
യും - തുടക്കത്തില്‍ കണ്ട രൂപവും ഭാവവും വേഷവും തന്നെ 
ശങ്കരന്‍ നായര്‍ - കസേരയില്‍ - എന്തൊ സ്വപ്നം കണ്ടു ഒച്ചവെച്ചുവെന്നോ 
അതു മറ്റുള്ളവര്‍ കണ്ടുവോ എന്ന തോന്നലാല്‍ ഉണ്ടാകുന്ന വികാരവും 
ഭാവവും - മന:പ്രയാസം... 
ഭാരതിയമ്മ : (ശങ്കരന്‍ നായരെ ശ്രദ്ധിച്ച്‌) 
ഞാന്‍ പേടിച്ചു പോയല്ലോ. നിങ്ങളെന്താ ഈ 
പച്ചപ്പകലില്‍ സ്വപ്നം കാണുകയാണോ ? 
ശങ്കരന്‍ നായര്‍ : (അപ്പോഴുള്ള മ്രകൃതം പെട്ടെന്നു മാറ്റി) 
ഞാന്‍ എന്തൊക്കെയോ ഓര്‍ത്തു പോയതാ. 
ങാ- നീ കൊറച്ച്‌ വെള്ളമിമ്ങെടുക്ക്‌ - 
നന്നായൊന്നു മുഖം കഴുകട്ടെ. 
ഭാരതിയമ്മ അകത്തേക്കു പോകുന്നു - നിമിഷങ്ങള്‍ക്കകം വെള്ളവുമായി 
പുറത്തേക്കും - കൈയില്‍ ഒരു പ്ലാസ്റ്റിക്ക്‌ സഞ്ചിയുമുണ്ട്‌ - വെള്ളം 
ശങ്കരന്‍ നായര്‍ക്ക്‌ കൊടുക്കുന്നു - വെള്ളം വാങ്ങുന്നതോടെ ശങ്കരന്‍ 
നായര്‍ ഭാരതിയമ്മയെ ശ്രദ്ധിച്ച്‌ - 
ശങ്കരന്‍ നായര്‍ : നീ എങ്ങോട്ടാ സഞ്ചിയുമായി ? 
ഭാരതിയമ്മ : എവിടുന്നെങ്കിലും കൊറച്ച്‌ പൂ കിട്ടോന്ന്‌ 
നോക്കട്ടെ. ഒരു ചെറിയ 
പുക്കളമെങ്കിലുമുണ്ടാക്കണ്ടെ ? 


ശങ്കരന്‍ നായര്‍ : നീ എന്തിനാ ഭാരതീ പുക്കളോണ്ടാക്കാന്‍ 


രി ജഃ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 





ഇത്ര ത്രതപ്പാട്‌ കാണിക്കുന്നത്‌ ? 

രാമന്‍ പണിക്കരുടെ ഒരു കുടുംബക്കാരന്‍ 
മരിച്ചതിനാല്‍ ഇക്കൊല്ലം ഓണത്തെയ്യം 
ഇല്ലെന്നാ പറേന്നത്‌. പകരക്കാരനും വാലായ്മ 
യാണു പോലും. 


ഭാരതിയമ്മ : (നായരെ സാകൂതം നോക്കി) 
ഓണത്തെയ്യത്തിന്‌ ചവിട്ടിയാടാനല്ലുല്ലോ 
ഞാനിത്രയും പാടു പെടുന്നത്‌. നമ്മുടെ 
കുഞ്ഞുങ്ങള്‍ മുത്തശ്ശനും മുത്തശ്ലിയുമൊത്ത്‌ 
ഓണമുണ്ണാന്‍ വരുന്നതല്ല ? 
വന്നാല്‍ നമുക്ക്‌ അവര്‍ക്കു വേണ്ടി ഒരു 
പൂക്കളമുണ്ടാക്കണ്ടേ? (ഓര്‍മ്മ) രേവതി മോളെ 
നാലു വയസ്സുള്ളപ്പൊ കണ്ടതല്ലെ ? 
എന്റെ മക്കളെ കാണാന്‍ കൊതിയാവുന്നു 

അകത്തു നിന്ന്‌ ക്ലോക്ക്‌ രണ്ടടിക്കുന്ന ശബ്ദം-ക്ലോക്കിന്റെ അടി ശബ്ദത്തിന്‌ 

മുമ്പത്തെ ഒച്ച ഇവിടെ പ്രസക്തമാണ്‌ 

ശങ്കരന്‍ നായര്‍ : (ഭാരതിയമ്മയെ കളിയാക്കുന്നതു പോലെ ) 
ഓ...! നീ ആദ്യമൊക്കെ എന്നെ കളിയാക്കി . 
ഇപ്പോള്‍ കൂടുതല്‍ തിടുക്കം (ബദ്ധപ്പാട-) 
നിനക്കാണല്ലോ 


ഭാരതിയമ്മ : ധൃതി ഉണ്ടാവില്ലെ ? 
ഉത്രാടത്തിന്ന്‌ തീര്‍ച്ചയായും എത്തുമെന്ന്‌ 
പറഞ്ഞവര്‍ -- ഇന്നലെ ഉത്രാടവും കഴിഞ്ഞു, 
ഇന്ന്‌ തിരുവോണം നാള്‍ ഇത്രയുമായില്ലെ ? 
അടുക്കളയില്‍ എല്ലാം മണിക്കൂറുകള്‍ മുമ്പെ 
ഒരുങ്ങിയതല്ലെ ? രാധാകൃഷ്ണന്‍ ഇഷ്ടപ്പെട്ട 
അട്രപ്രഥമന്‍ പ്രത്യേകം ഉണ്ടാക്കീട്ടുണ്ടെ . 
കുറുക്കു പുളിശ്ശേരി എന്റെ കുട്ടന്‍ മോന ജീവനാ 
ശങ്കരന്‍ നായര്‍ : (മനോവിഷമം ഇരട്ടിക്കുന്നു?) 
മണി രണ്ടു കഴിഞ്ഞില്ലെ // 
ഈ സംഭാഷണം പറയുമ്പോള്‍ത്തന്നെ കുറച്ചു ദൂരക്കാഴ്ചയില്‍ ഒരു 
കാര്‍ വരുന്നു. വീടിന്റെ പരിസരത്ത്‌ നിര്‍ത്തുന്നു. ശങ്കരന്‍ നായര്‍ 
ആര്‍ത്തിയോടെ ആ രംഗം കാണുന്നു - ഒരു ഹോണ്‍ ശബ്ദം . ശങ്കരന്‍ 
നായര്‍ ഒന്നു കൂടി ശ്രദ്ധിച്ചു - ഭാരതിയെ വിളിക്കുന്നു - മുന്‍ വാതി 
ലില്‍ കൂടി ഒരാള്‍ (രാധാകൃഷ്ണന്‍) ഇറങ്ങുന്നു. ഒരു സ്യൂട്ടകെയ്സ്‌ 
കാറില്‍ നിന്നും എത്തിയെടുക്കുന്നു. ഡോര്‍ അടക്കുന്നു -ഭാരതിയെ 
വീണ്ടും വിളിക്കുമ്പോള്‍ത്തന്നെ ഭാരതിയും ശങ്കരന്‍ നായരുടെ 
അടുത്തെത്തിക്കഴിഞ്ഞു അവര്‍ വന്നു ! 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ |] 


ഇതിനിടയില്‍ പിന്‍വാതിലില്‍ കൂടി സരസ്വതിയും ഇറങ്ങി ക്കഴിഞ്ഞു 
കൈയില്‍ രണ്ടു സഞ്ചികളും (തുണിക്കടയുടെ പരസ്യ മുള്ള സഞ്ചി -രണ്ടു 
സഞ്ചിയും വെള്ളയാണ്‌- ഭാരതിയമ്മ കോലായിയുടെ അറ്റത്തു നിന്നും 
ഉത്സാഹത്തോടെമുറ്റത്തിറങ്ങുമ്പോള്‍ എവിടെയോ മുട്ടി വീഴാന്‍ തുന 
ഞ്ഞ പോലെ രാധാകൃഷ്ണന്‍ ഡ്രൈവര്‍ക്ക്‌ കാശു കൊടുത്തു-ശങ്കരന്‍ 
നായരുടേയും ഭാരതിയമ്മയുടെയും നാലു കണ്ണുകള്‍ ആര്‍ത്തിയോടെ 
ആരെയോ തിരക്കുകയാണ്‌--രണ്ടു പേര്‍ക്കും നഷ്ടബോധവും മന: 
പ്രയാസവും -രാധാകൃഷ്ണനും സരസ്വതിയും വീട്ടിലേക്കു ന 
ടന്നടുക്കുകയാണ്‌-ഇതിനിടയില്‍ കാര്‍ സ്റ്റാര്‍ട്ടു ചെയ്ത്‌ നീങ്ങി- സരസ 
വതിയുടെയും രാധാകൃഷ്ണന്റേയും വേഷം മു.ഷിഞ്ഞതാണ്‌. യാത്ര 
കഴിഞ്ഞു വരുന്ന പരുവം തന്നെ - ഷര്‍ട്ടിന്റെ പിന്‍ ഭാഗം ചുളിവുകള്‍ - 
മുടിയുടെ ഘടന സരസ്വതിയുടെ മുടി പാറിപ്പറന്നു കിടക്കുന്നു -- 
ശങ്കരന്‍ നായര്‍ 
ഭാരതിയമ്മ : (രണ്ടു പേരേയും ചോദ്യ രൂപേണ നോക്കുന്നു 
ആ മുഖങ്ങളില്‍ ദൈനൃത മുറ്റിനില്‍ക്കുന്നു ) 
അപ്പോള്‍ കൂട്ടികള്‍ ? ഉ്രടം 7 


സരസ്വതി : അവരെ കൂട്ടിയില്ല അച്ഛാ. നാളെത്തന്നെ 

പോകേണ്ടതല്ലെ . 

(ഇതു പറഞ്ഞും കൊണ്ട്‌ കോലായിലേക്കു 

കയറി - രാധാകൃഷ്ണന്‍ ഇരുത്തിയുടെ 

ഇടതു ഭാഗം ചേര്‍ന്ന്‌ ഇരുന്ന്‌ ഷൂസിന്റെ 

ചരട്‌ അഴിച്ചു മാറ്റുന്നു - 

പോരെങ്കില്‍ ഓണ സമയമായതു കൊണ്ട്‌ 

വാഹനങ്ങളിലൊക്കെ നല്ല 

തിരക്കും .അവരെ രണ്ടാളേയും രാധേട്ടന്റെ 

അടുത്ത ഒരു സുഹൃത്തിന്റെ വീട്ടിലാക്കി 
രാധാകൃഷ്ണന്‍ ഷൂസ്‌ തട്ടിക്കുടഞ്ഞു തറയില്‍ ഇടുന്നു. ഇതിനിടയില്‍ 
ഭാരതിയമ്മ അകത്തു ചെന്ന്‌ ഇവര്‍ക്ക്‌ കുടിക്കാന്‍ വെള്ളം (സര്‍ബ്ബത്ത്‌) 
കൊണ്ടുക്കൊടുക്കുന്നു - കൂടെ കല്യാണിയും. രാധാകൃഷ്ണനും 
സരസ്വ തിയും വെള്ളം കുടിക്കുന്നു. രണ്ടു ഗ്ലാസ്സും ഭാരതിയമ്മ വാങ്ങി 
ഒരിടത്ത്‌ വെക്കുന്നു - ഈ സമയം ശങ്കരന്‍ നായര്‍ വളരെ പരവശനാ 
യപോലെതന്റെ ചാരു കസേരയില്‍ ആശ്വാസം കൊള്ളുന്നു.. 
(വിഷമത്തില്‍ കല്യാണിയും പങ്കാളി) 


ഭാരതിയമ്മ : ഏതായാലും വളരെ കടന്ന കൈയായിപ്പോയി , 
സരസ്വതീ. (തൊണ്ടയിടറുന്നു) 
രാധാകൃഷ്ണന്‍ : ഞങ്ങള്‍ ഇപ്പോള്‍ത്തന്നെ ഇവിടെയെത്താന്‍ 


അനുഭവിച്ച വിഷമം അറിഞ്ഞാല്‍ 
അച്ഛന്‍ ഞങ്ങളെ കുറ്റപ്പെടുത്തില്ല. 
ഇന്നലെത്തന്നെ എത്താന്‍ എന്തു 





ഗജ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


മാത്രം ബദ്ധിമുട്ടിയെന്നോ -- 
സരസ്വതി തുണികള്‍ ഉള്‍ക്കൊണ്ട സഞ്ചി അച്ഛനു കൊടുക്കുന്നു - ശങ്കരന്‍ 
നായര്‍ വളരെ ദൈന്യതയോടെ സരസ്വതിയേയും സരസ്വതിയുടെ 
കൈയിലെ സഞ്ചിയും നോക്കി - പൊതി വാങ്ങി യാന്ത്രികമായി ഇരു 
ത്തിയില്‍ വെക്കുന്നു - മറ്റെ പൊതി ഭാരതിയമ്മയ്ക്കും കൊടുക്കുന്നു - 
ഭാരതിയമ്മ : (വളരെ തകര്‍ന്ന്‌) 

ഇതല്ലല്ലെൊ മക്കളെ ഞങ്ങളാശിച്ചത്‌. 
(വളരെ പ്രയാസപ്പെട്ടും പൊതി വാങ്ങുന്നു - തുറന്നു നോക്കുന്നില്ല കല്യാ 
ണി അകത്തേക്കേു പോകുന്നു - അപ്പോഴത്തെ അവസ്ഥ കൃത്രിമമാക്കി 
മാറ്റി ) 

രാധാകൃഷ്ണാ, ഇനി താമസിക്കേണ്ട, 

വേഗം കുളിക്കാന്‍ നോക്ക്‌ (അടുക്കളയിലെ 

കല്യാണിയെ ഉദ്ദേശിച്ച്‌) 

പപ്പടം കാച്ചിക്കോളൂ കല്യാണീ ... 

എല്ലാവര്‍ക്കും ഒന്നിച്ചു തന്നെ ആയ്ക്കോട്ടെ. 


സരസ്വതി : ചേട്ടന്‌ ഒരു മണിക്കു മുമ്പെ ആഹാരെ കഴിച്ച 
ശീലമല്ലെ. ഇവിടെ എത്താന്‍ വൈകുമെന്ന്‌ 
മനസ്സിലാക്കിയപ്പൊ ഞങ്ങള്‍ ഹോട്ടലില്‍ നിന്ന്‌ 
ആഹാരം കഴിച്ചു. 

ശങ്കരന്‍ നായര്‍ : (ഇത്‌ കേള്‍ക്കാന്‍ പോലും ശക്തിയില്ലാത്ത 
വണ്ണം തളര്‍ന്നു) 
അപ്പോള്‍ ഇന്നത്തെ ഓണം ?! 


രാധാകൃഷ്ണന്‍ : ഓണം ഇനിയും വരുമല്ലോ അച്ഛാ 
(അനായാസം) അല്ലൈങ്കില്‍ത്തന്നെ 
ഈ ഓണത്തിലും ഓണസ്സദ്യയിലും 
എന്തിരിക്കുന്നു ! (രാധാകൃഷ്ണന്‍ 
അലക്ഷ്യമായി ടവല്‍ കൊണ്ടു വീശുന്നു - 
സരസ്വതി വരാന്തയില്‍ - തറയിലെ- ഷൂസെടുത്ത്‌ 
ചുമരോരം ഒരു മൂലയില്‍ വെക്കുന്നു. 

ഭാരതിയമ്മ : രണ്ടു മൂന്നു ദെവസായി എത്ര 
മന:പ്രയാസത്തോടെയാണ്‌ ഞങ്ങള്‍ കഴിച്ചു 
കൂട്ടിയതെന്ന്‌ നിങ്ങള്‍ക്കറിയില്ലല്ലെൊ 


സരസ്വതി : ഞങ്ങള്‍ക്കറിയാത്തതു കൊണ്ടല്ലമ്മെ. 
രാധാകൃഷ്ണന്‍ : അതുമിതും പറഞ്ഞ്‌ നീ സമയം കളയാതെ. 


എനിക്ക്‌ അത്യാവശ്യമായി ഒന്നു രണ്ടാളെ 
കാണാനുണ്ട്‌. ഇത്ര തിടുക്കത്തില്‍ വന്നതിന്റെ 
ഉദ്ദേശവും നിനക്കറിയില്ല ? 


കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ |?) 


സരസ്വതി 





അമ്മെ, പ്രമാണമൊക്കെ ഞങ്ങള്‍ 
തയ്യാറാക്കീട്ടുണ്ട്‌. മാത്രമല്ല, ഇനി 

എന്തായാലും ഇതിന്റെ അവകാശി 
ഞാനും മക്കളും തന്നെയല്ലെ . 


(ശങ്കരന്‍ നായര്‍ കണ്ണടയെടുത്ത്‌ ഒരു കൈകൊണ്ട്‌ നെറ്റി താങ്ങി കുനി 


ഞ്ഞിരിക്കുന്നു. 


ശങ്കരന്‍ നായര്‍ 


സരസ്വതി 


രാധാകൃഷ്ണന്‍ 


വിജയേട്ടന്‍ ഒന്നും വേണ്ടെന്നു പറഞ്ഞതുമല്ലെ . 
ഏടത്തിയമ്മയ്ക്കും ഇതൊരു 
പ്രശനമേയല്ല.അവരുടെസ്വത്തിന്റെ ഒരു 
ചില്ലിയുണ്ടോ ഈ വീടും പറമ്പും ? 
വിജയേട്ടന്റെ സമ്മത പ്രതവും ചേട്ടത്തിയുടെ 
പൂര്‍ണ്ണ സമ്മതത്തോടെ ഞങ്ങള്‍ 


ഡോക്യുമെന്റാക്കീട്ടുമുണ്ട്‌ .... 
(ഒരു പുതിയ അറിവു കിട്ടിയ പോലെ?) 
അപ്പോള്‍ അത്രടെ വരെ എത്തിയൊ ? 


ഈ കാര്യത്തെക്കുറിച്ച്‌ മുമ്പെ നമ്മള്‍ 
സംസാരരിച്ചു വെച്ചതല്ലെ അച്ഛാ.. 


അച്ഛന്റെയും അമ്മയുടെയും കാര്യത്തില്‍ 
സരസ്വതി പ്രത്യേകം താല്പര്യമെടുത്തിട്ടുണ്ട്‌ . 
നിങ്ങള്‍ക്ക്‌ അവിടെ ഒന്നിനും ഒരു കുറവും 
ഉണ്ടാവില്ല. കൂടക്കൂടെ കാണാനും 
സാകര്യമുണ്ടാവും. അച്ഛനേയും അമ്മയേയും 
പോലുള്ള പത്തിരുപതാളുകള്‍ സന്തോഷിച്ചു 
കഴിയുന്ന സ്ഥലമാ. നല്ല ആഹാരം, രോഗം 
വന്നാല്‍ ശുശ്രൂഷിക്കാന്‍ നഴ്‌സുമാര്‍, 
ഉടുതുണികള്‍ അതാതു സമയം 
കഴുകിത്തരാന്‍ ജോലിക്കാര്‍... 

ഒരു പ്രയാസവും തോന്നാതെ സന്തോഷിച്ചു 
കഴിയാനുള്ള സൌകര്യം. 


(ശങ്കരന്‍ നായരു ഭവാനിയമ്മയും മുഖാമുഖം നോക്കുന്നു. രാധാ കൃ 
ഷ്ണന്റെ വിശദീകരണത്തില്‍ നിന്നും ശങ്കരന്‍ നായര്‍ ഏതാണ്ടൊ 
ക്കെ വായിച്ചെടുത്തു -- (മൌനം) 


സരസ്വതി 


ഈ വീടും പറമ്പും വാങ്ങുവാന്‍ ആളെയും 
മാസങ്ങള്‍ക്കു മുമ്പെ കണ്ടു വെച്ചിട്ടുണ്ടെ. 
അഡ്വാന്‍സും വാങ്ങി... അച്ഛനും അമ്മയും 
ഒരിക്കലും എതിരു പറയില്ല 

എന്ന പൂര്‍ണ്ണ വിശ്വാസത്തോടെയാണ്‌ 
ഇതൊക്കെ ചെയ്തതും വീടും പ്രമാണങ്ങളും 
കൈമാറി നാളെ രാ്രിത്തന്നെ നമുക്ക്‌ 
ബോംബെക്ക്‌ മടങ്ങണം 





014 ജ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


(ശങ്കരന്‍ നായരു ഭാരതിയമ്മയും മാനസിക സംഘര്‍ഷത്തില്‍... 
രണ്ടു പേരുടേയും നോട്ടം നിസ്സഹായാവസ്ഥയില്‍...) 
സരസ്വതി : അമ്മയ്ക്കും അച്ഛനും ഒരു വിഷമവും 
ഉണ്ടാവില്ലെന്ന്‌ ഞങ്ങള്‍ പറഞ്ഞില്ലെ? 
അമ്മയുടെ മകളെ അമ്മയ്ക്ക്‌ വിശ്വാസമില്ലേ 
(അമ്മയുടെ കൈ ചേര്‍ത്തു പിടിച്ചു) 
ഭാരതിയമ്മ സരസ്വതിയെ നിര്‍നിമേഷയായി നോക്കുന്നു - 
എന്നാലും എന്റെ മോളെ - 
ഈ രംഗം ശങ്കരന്‍നായരെ കൂടുതല്‍ അസ്വസ്ഥനാക്കി. കസേരയില്‍ നി 
ന്നും എഴുന്നേല്‍ക്കാന്‍ കുറച്ചു പാടുപെടുന്നു (ദര്‍ബാര്‍ രാഗത്തിലുള്ള 
ചം 1ദധനന്നു വിളംബ കാലം - അല്ലെങ്കില്‍ വീണയിലെ മന്ദ്രസ്ഥായിയിലെ 
സംഗീതം ഉചിതമായ രീതിയില്‍ ) മെല്ലെ രാധാകൃഷ്ണന്റെ അടുത്തേക്കു 
നീങ്ങി-അരഭിത്തിയില്‍ മുമ്പെ വെച്ച രണ്ടു ഒഴിഞ്ഞ ഗ്ലാസ്സില്‍ ശ്രദ്ധ 
(സര്‍ബ്ബത്ത്‌ കഴിച്ചുവെച്ച ഒഴിഞ്ഞ രണ്ടു ഗ്ലാസ്‌ ടംബ്ലര്‍ -ദനല്ട ലഠടദ- 
ധരാ കൊണ്ടുശ്രദ്ധേയമാക്കണം) ക്യാമറയും അവിടെത്തന്നെ ക്രേനദ്രീ 
കരിക്കുന്നു // തിരിഞ്ഞു നിന്ന്‌ സരസ്വതിയെ നോക്കി... ഒന്നും പ 
റയാന്‍ പെട്ടെന്നു കഴിയാത്ത പോലെ... എന്തോ പറയാന്‍ പാടുപെ 
ടുന്നു. ശങ്കരന്‍ അനന്തതയിലേക്ക്‌ നോക്കുന്നു - സംഗീതത്തിന്റെ ശബ്ദ 
തീര്വത കൂടുന്നു - പൊടുന്നനെ നിലയ്ക്കുന്നു - 
ശങ്കരന്‍ നായര്‍ : മാവേലിത്തമ്പുരാന്‍ വര്‍ഷത്തില്‍ ഒരിക്കലെങ്കിലും 
തന്റെ നാട്ടില്‌ വന്നു പ്രജകളെ കണ്ണു നിറച്ചും 
കണ്ട്‌ മടങ്ങാനുള്ള അവസരമുണ്ട്‌... 
ഞങ്ങള്‍ക്ക്‌ -- 
(വാക്കു പറയാന്‍ വളരെ വിഷമിക്കുന്നു ) 
എനിക്ക്‌ -- ജനിച്ച മണ്ണും ഈ ആകാശവും എനിക്ക്‌ 
അന്യമാകുന്നു -- എന്റെ തോടും പുഴയും 
പൂത്തുമ്പികളും എനിക്ക്‌ നഷ്ടപ്പെടുന്നു... 
എന്റെ മണ്ണും എന്റെ നീലാകാശവും എനിക്ക്‌ 
അന്യമാകുന്നു.... ഈ ഓര്‍മ്മകള്‍ പോലും 
എനിക്ക്‌ അന്യമാകുന്നോ? // 6-൦ // 
ക്യാമറ നീലാകാശപ്പരപ്പിനെ വിസ്തൃതമാക്കുന്നു-ചരടില്ലാത്ത രണ്ടു 
പട്ടം ലക്ഷ്യമില്ലാതെ പറക്കുന്നു-പട്ടത്തിന്റെ വാല്‍ ഭാഗം കീറിയതും 
ചിതറിയതുമാണ്‌ -- രണ്ടു പട്ടവും ഠധ0/1ഠടല്‍ പെട്ട പോലെ- ക്രമേണ 
രണ്ടും ക്രേന്രീകരിച്ച്‌ ഒരു ബിന്ദുവാകുന്നു - (ആകാശപ്പരപ്പില്‍ ഉണക്കം 
ബാധിച്ച മരങ്ങള്‍ സമീപ ദൃശ്യത്തില്‍ ആകാം) 
(സംഗീതം ഒഴുകി--നിലച്ചു) 






റി 


് 


രു 


കെ കെ മാസ്റ്റര്‌ ഏതാനും ചെറുകഥകളും 

'ഒറ്റയാനീ” എന്ന നോവലും എഴുതിയതായി 

അറിവുണ്ട്‌. ലഭ്യമായത്‌ മഴനനൊസമ്പരങ്ങശ്‌ 
എന്ന കഥ മഠ്ര്രം. 


7001 ജഃ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 





മൌനനനൊമ്പരങ്ങള്‍ 


ഉണര്‍വിന്റെ ഈത്തു കുഴലുമായി തേന്‍മാവിന്നുച്ചിയില്‍ നിന്ന്‌ 
അന്നും പൂങ്കുയില്‍ ഗാനാലാപം തുടര്‍ന്നു. അങ്ങകലെയുള്ള കയ്യാല 
ക്കൈതക്കാട്ടിന്നോരം ചേര്‍ന്നായിരിക്കണം ചോരക്കണ്ണന്‍ ചകോര 
പക്ഷിയുടെ മൃദംഗവായനയുമായപ്പോള്‍ ഒരു സംഗീത സദിരില്‍ ഇഴുകി 
ച്ചേര്‍ന്ന പോലെ തോന്നി. 

വീട്ടുവഴിയില്‍ നിന്നും താഴോട്ടിറങ്ങുന്ന തട്ടിന്നരികെ ആ വഴി 
യോരം ചേര്‍ന്നുപോകുന്നവരുടെയൊക്കെ സ്ഥിര പരിചയക്കാരനായ 
ചക്കരക്കാഞ്ഞിരമരത്തെ ഒരു താങ്ങായ്‌ തലോടിയപ്പോള്‍ അരവിന്ദന്റെ 
മനസ്സ്‌ ലക്ഷ്യമില്ലാതെ ചിറകുവിരിച്ചു സഞ്ചരിക്കാന്‍ തുടങ്ങി. ചെമ്മണ്‍ 
നിരത്ത്‌ വിളറി വെളുത്ത താറിട്ട റോഡുമായി സന്ധിക്കുന്നേടം സര്‍ക്കാര്‍ 
ആശുപ്രതിയില്‍ നിന്നും ഒളിച്ചോടി വരുന്ന ഓഷധഗന്ധവും പിറകെ 
കൂട്ടുകാരനായി വന്ന ഫിനോയിലിന്റെ നേരിയ മണവുമായി എന്തോ 
രഹസ്യം പറയാനെന്നോണം തന്റെ കാതോടടുത്തപ്പോള്‍ പള്ള നിറ 
യെ കരിങ്കല്‍ചില്ലികള്‍ വാരിവിഴുങ്ങിയ, ആരോടോ എന്നറിയില്ല പ്ര 
തികാരത്തിന്നിറങ്ങിപ്പുറപ്പെട്ടപോലെ ഒരു ലോറി കാറ്റിനേയും ഒപ്പം തന്റെ 
മനസ്സിനേയും ഞെട്ടിപ്പിച്ചു കൊണ്ടു കുതിച്ചുപാഞ്ഞതിന്റെ പ്രത്യാഘാത 
മെന്ന നിലയില്‍ മനസ്സിന്റെ തടങ്കല്‍ പാളയത്തില്‍ മയങ്ങിയുറങ്ങിയ 
ഒരുപിടി ഓര്‍മ്മകള്‍ തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ്‌ കണ്ണുതിരുമ്മാന്‍ തുടങ്ങവെ 
ഒരു കൂട്ടുകാരനെ കിട്ടിയ സന്തോഷത്തോടെ അരവിന്ദന്‍ മറ്റേതോ മേഖല 
യിലേക്കുള്ള ഒരു തീര്‍ത്ഥയാര്ത പോലെ തന്റെ പ്രയാണം തുടര്‍ന്നു. 

പണ്ടെങ്ങോ പഴങ്കഥയില്‍ മാര്രം പറഞ്ഞു കേട്ടിട്ടുള്ള 
ഗജ്രേന്ദമോക്ഷം” നടന്ന താമരക്കുളത്തിന്നരികില്‍ കൊച്ചു കരുമാടി 
ക്കുട്ടന്‍മാര്‍ മുതല്‍ അടുത്ത പ്രദേശത്തില്‍ നിന്നുംവന്ന രാമന്‍ പണിക്കര്‍ 
വരെയുള്ളവര്‍, നഷ്ടപ്പെട്ടു പോയതെന്തോ തിരിച്ചെടുക്കാനെന്നോണം 
ചൂണ്ടക്കയര്‍ വെള്ളത്തിലാഴ്ത്തി തപസ്സു ചെയ്യുമ്പോള്‍ രണ്ടു മൂന്നു 
ദിവസമായി സ്കൂളിന്റെ മുഖം കാണാന്‍ പോലും മടി കാണിച്ച വിജ 
യന്‍ ഒട്ടകപ്പക്ഷിയെപ്പോലെ മുഖം രാമന്‍ പണിക്കറുടെ മറവില്‍ 
പിടിച്ച്‌ തുള്ളല്‍പനി പിടിച്ച രോഗിയെപ്പോലെ കൂനിപ്പിടിച്ചിരിക്കുന്നതു 
കണ്ടപ്പോള്‍ ഉറന്നുവന്ന ചിരി ഉള്ളിലൊതുക്കാന്‍ അരവിന്ദന്‍ ഏറെ പ 
ണിപ്പെട്ടു. 

വിജയന്റെ ക്ലാസധ്യാപകനായ അരവിന്ദനെ പലവട്ടം കള്ളും പ 
റഞ്ഞു പറ്റിച്ച സമര്‍ഥനായ മടിയനായിരുന്നു വയസ്സിനൊത്ത പ്രായം 
കാണിക്കാത്ത കൊച്ചു വിജയന്‍. കുളക്കോഴിക്കുഞ്ഞിനെപ്പോലെ 
തല വെട്ടിച്ചു കൊണ്ടുള്ള വിജയന്റെ നടത്തം ഒരു പ്രത്യേകതയാ 
ണ്‌. “മാഷ്‌” എന്ന രണ്ടക്ഷരം വ്യക്തമായി പറയിക്കാന്‍ അരവിന്ദനും 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ |? [7 


വിജയനും തമ്മില്‍ നടന്ന ഒരു യുദ്ധം, അതും കുളിര്‍മയുള്ള ഒരു മത്സ 
രം അരവിന്ദന്‍ അറിയാതെ ഓര്‍ത്തുപോയി. വിജയന്റെ ഒളിഞ്ഞും പ 
തുങ്ങിയുമുള്ള നോട്ടം നടന്നു നടന്നകലുന്ന അരവിന്ദനിലാണെങ്കിലും 
പെട്ടെന്ന്‌ അരവിന്ദന്‍ തിരിഞ്ഞു നോക്കിയതും വിജയന്റെ നോട്ടവുമായി 
കൂട്ടിയടിച്ചതും വിജയന്‍ തീരെ പ്രതീക്ഷിക്കാത്തതായിരുന്നു. 

അരക്കെട്ടുമായുള്ള ആത്മബന്ധം ഉപേക്ഷിക്കാന്‍ വ്ൃഗ്രത 
കാട്ടുന്ന പിന്നിയ നിക്കറും പോര്‍ട്ടബിള്‍ ട്രാന്‍സിസ്റ്റര്‍ റേഡിയോ 
തൂക്കിപ്പിടിച്ച പോലെ പകുതി പൊട്ടിയ സ്േറ്റിന്റെ ചട്ടയില്‍ തൂക്കിപ്പിടിച്ച്‌ 
വിജയന്‍ സ്കൂളിലേക്കു വരുന്ന ആ ചിര്രം അരവിന്ദന്റെ മനോ 
മുകുരത്തില്‍ അര നിമിഷം തെളിഞ്ഞുനിന്നു. ച്ര്രനും രാജനും അശോ 
കനും അഷ്‌റഫും ബിജുവും റസാക്കുമൊക്കെ തീവണ്ടി കളിച്ച ആ രംഗം 
ഓര്‍ക്കുന്തോറും അരവിന്ദന്റെ മനസ്സില്‍ കൊഴിഞ്ഞു പോയ കാലത്തിന്റെ 
മറശ്ലീലകള്‍ മാറി മാറി മറയുകയായിരുന്നു. വലത്തെകാലിന്ന്‌ സ്വാധീന 
മില്ലാത്ത ച്ര്രനാണ്‌ എഞ്ചിന്‍. “കിശി-കിശി-, കിശി കിശി- കിശി കിശി, 
കിശി-കിശി'” എന്ന്‌ എഞ്ചിന്‍ സ്റ്റാര്‍ട്ടു കൊടുക്കുന്ന ചന്ദ്രന്റെ ചിത്രം! 
ഇടതു കൈ കുടുക്കില്ലാത്ത നിക്കറിലാണ്‌. മുന്നിലുള്ള കുട്ടിയുടെ 
അരക്കെട്ടില്‍ പിടിച്ച്‌ ഒന്നിന്നു പിറകെ ഒന്നായി “കൂകൂ” വിളിയോടെ 
വണ്ടി നീങ്ങുന്നതിന്നിടയില്‍ കുടുക്കില്ലാത്ത വിജയന്റെ നിക്കര്‍ സ്ഥിരം 
നിയമനം കിട്ടാതായ ഉദ്യോഗാര്‍ത്ഥിയെപ്പോലെ ഈര്‍ന്നു വീണതും മറ്റു 
കുട്ടികളുടെ കൂട്ടച്ചിരിയും അതു കണ്ടപ്പോഴുള്ള വിജയന്റെ നിസ്സംഗമായ 
ജാള്യത നിറഞ്ഞ മുഖവും ഓരോരോ രംഗങ്ങളായി ഓര്‍മകളുടെ 
അഭ്രപാളിയില്‍ തിരനോട്ടം നടത്തുന്നതായി അരവിന്ദനു തോന്നി. 
വിജയനും ച്ര്രനും റസാക്കും മറ്റും ഒരുക്കിയ വണ്ടിയില്‍ അരവിന്ദനും 
ഒരു യാത്രക്കാരനായി സഞ്ചരിക്കവേ, ആരോ വിളിച്ചു പറയുന്നു “മാഷേ 
ദാ വണ്ടി വരുന്നുണ്ട്‌.” 

അരവിന്ദന്‌ പരിസരബോധം തിരിച്ചു കിട്ടിയ പോലെ തോന്നി. 
ഒരു കമ്പി ശിപായിയുടെ ഭാവത്തോടെ പാഞ്ഞുവന്ന എക്സ്പ്രസ്‌ വണ്ടി 
യുടെ കനത്ത ഉരുക്കു ച്രകങ്ങള്‍ റെയില്‍ പാളത്തെ ഞെരിച്ചു പാകുന്നതും 
നോക്കി നിമിഷനേരം നിന്ന അരവിന്ദന്‍ റെയില്‍ കടന്നപ്പോള്‍ ഒരു പ്ര 
തേൃേക ചിരിയുമായി ഇറുകിയ രണ്ടു കണ്ണുകള്‍ ഒരു നോക്കുകുത്തിയെ 
എന്ന പോലെ അരവിന്ദനെത്തന്നെ തുറിച്ചു നോക്കുകയാണ്‌. 

ഇനി അരവിന്ദന്റെ ഭാഷയില്‍ അങ്ങോട്ടുള്ള കഥ തുടങ്ങട്ടെ : 

ആ നോട്ടത്തിന്‌ എന്തോ അസാധാരണത്ചമുണ്ടെങ്കിലും ഒരു പ്ര 
ത്യേക ചിരി ആ നോട്ടത്തിന്ന്‌ നിറപ്പകിട്ടേകി. എന്നിലേക്ക്‌ തറച്ചിറങ്ങിയ 
ആ നോട്ടം ചില പുതുമയാര്‍ന്ന ചോദ്യങ്ങളിലേക്ക്‌ എടുത്തുചാടി. 

“മാശ്‌ ഇ...ഈ ഇശ്കോളിലാ, മറ്റേ ഇശ്കോളിലാ?” 

കണ്ഠനാളത്തിന്റെ ചുമരുകളില്‍ അങ്ങിങ്ങായി മുട്ടിയുരസി 
വരുന്ന പ്രത്യേക സ്വഭാവമുള്ള ശബ്ദം. 

എനിക്ക്‌ ആദ്യമൊന്നും മനസ്സിലായില്ല. ചോദ്യ കര്‍ത്താവ്‌ 
എനിക്ക്‌ തികച്ചും പരിചിതനുമാണ്‌ -റഫീക്ക്‌ എന്റെ മനസ്സിനെ 





7191 ജ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


പലപ്പോഴും കുടുകുടാ ചിരിപ്പിച്ച റഫീക്ക്‌! എട്ടൊമ്പതു വയസ്സു മാത്രം 
പ്രായമായ എന്റെ റഫീക്ക്‌! 

കുറ്റി മുടിയുള്ള റഫീക്ക്‌. ചിരിക്കുമ്പോള്‍ രണ്ടു കവിളിലേക്കും 
ചുണ്ടുകള്‍ പൂര്‍വാധികം വലിഞ്ഞ്‌, ഇറുകിയ കണ്ണുകളോടെ തല തെല്ല്‌ 
ഇടത്തോട്ടു ചെരിച്ച്‌ പലപ്പോഴും ചട്ടിപ്പൊരി പോലെയുള്ള കുശലങ്ങള്‍ 
ചോദിക്കാറും പറയാറുമുള്ള റഫീക്ക്‌ . 

റഫീക്കിന്റെ സംഭാഷണത്തിന്റെ സ്വാദ്‌ ഒന്നു വേറെത്തന്നെയാണ്‌. 
വാക്കു പറയുമ്പോള്‍ കുറേശ്ലെ വിക്കുള്ള എന്റെ റഫീക്കിന്റെ ഓരോ 
അക്ഷരവും വല്ലപ്പോഴുമൊക്കെ എരിഞ്ഞു പുകയാറുള്ള എന്റെ മന 
സ്സിനു ആശ്വാസം പകരാറുണ്ട്‌. 
റഫീക്ക്‌ ഒരു പാവപ്പെട്ട കുട്ടിയാണ്‌.ഇടയ്ക്ക്‌ കണ്ടില്ലെങ്കില്‍ 
കണ്ടുമുട്ടുന്ന നിമിഷം : “റഫീക്ക്‌ ഇന്നലെ എവിടെയായിരുന്നു?” എന്ന 
ചോദ്യത്തിന്ന്‌ ഉടനെ ഉത്തരം കിട്ടും : “കവ്വായീല്‍ നേര്‍ച്ചക്കു പോയി. 
ഉമ്മാ പറഞ്ഞീ ഇന്ന്‌ ഇശ്കോളില്‍ പോണ്ടാന്ന്‌. മാശെ, നാളീം ഞമ്മള്‍ 
ഇശ്കോളില്‍ ബരുൂല്ല. പിന്നെ.....പിന്നെ... നാളെ സെയ്നിത്താന്റാടെ 
മങ്ങലത്തിന്‌ പോണം.” 

ഞാന്‍ മറുത്തൊന്നും പറഞ്ഞില്ല. 

“പിന്നെ റഫീക്കെ - നേര്‍ച്ചക്കും മംഗലത്തിനുമൊക്കെ പോയ്ക്കൊ. 
സ്‌കൂളിനേം മാഷേം ഇടയ്ക്കൊക്കെ ഓര്‍മ്മിക്കണേ, കേട്ടോ”. 

ഇതു കേട്ടപാതി കേള്‍ക്കാത്ത പാതി തട്ടിത്തെറിപ്പിച്ച ഒരു റബ്ബര്‍ 
പന്തുപോലെ എന്റെ റഫീക്ക്‌ തത്തിത്തത്തി പാഞ്ഞു പോകും. 

ജീവിതം വഴിമുട്ടി നില്‍ക്കെ, അക്ഷരം പഠിക്കാന്‍ അവസരം 
നഷ്ടപ്പെട്ടു കഴിയുന്ന എത്രയ്യരത റഫീക്കുമാര്‍ ! 

റഫീക്കിനെ എനിക്കും ഒരു കോമാളിയെപ്പോലെ പെരുമാറുന്ന 
എന്നെ റഫിക്കിനും വളരെ ഇഷ്ടമായിരുന്നു. അക്ഷരങ്ങളുടെ കാര്യത്തില്‍ 
വളരെ പിന്നോക്കമാണെങ്കിലും അക്കങ്ങളുടെ കാര്യത്തില്‍ റഫീക്ക്‌ 
എന്നെക്കാള്‍ മുമ്പനും മിടുക്കനുമായിരുന്നു. 

റഫീക്ക്‌ എന്നെ വിടുന്ന മട്ടില്ല. അവന്‍ ആദ്യം ചോദിച്ച ചോദ്യം 
ആവര്‍ത്തിച്ചു: 

"“മാശ്‌ ഇ.. ഈ ഇശ്കോളിലാ, ആ ഇ.. ഇശ്ക്കോളിലാ.....?” 

ചോദ്യം ആദ്യം മനസ്സിലായില്ലെങ്കിലും പിന്നിടു മനസ്സിലായി. 
എല്‍.പി. സെക്ഷനിലൊ അതല്ല യു.പി. സെക്ഷനിലൊ-അതാണ്‌ 
ഇഷ്ടന്റെ ഉദ്ദേശ്യം. 

“ഏതു സ്‌കൂളിലായാലും ഇടയ്ക്കിടെ ഞാന്‍ റഫീക്കിന്റെ 
ഷ്ലാസിലും വരും, പോരെ?” 

ആ മുഖത്ത്‌ ഒരു പ്രത്യേക ചിരി വിളഞ്ഞുനിന്നു. റഫീക്ക്‌ 
നടന്നു നീങ്ങുന്നതു കണ്ടപ്പോള്‍ എന്റെ കണ്ണും മനസ്സും അവനെ പിന്‍ 
തുടര്‍ന്നു. 

എട്ടും പൊട്ടുമറിയാത്ത എട്ടൊമ്പതു വയസ്സു മാത്രം പ്രായമുള്ള 
പാവം കുട്ടി. കുറ്റിത്തലമുടി, കണങ്കാലിന്റെ പാതിയില്‍ വിശ്രമം തേടുന്ന 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ |? (9 


സാമാന്യം പഴയ കാലുറയും (പാന്റ്‌ സ്‌) നാക്ക്‌ വെളിയിലേക്കിട്ടു ഉറ്റു 
നോക്കുന്ന അല്‍സേഷന്‍ പട്ടിയുടെ മുഖമുള്ള ചിധ്രം പതിഞ്ഞ ദുബ 
യി ടീ ഷര്‍ട്ടും കൈയില്‍ പഴകിയ രണ്ടു മുന്നു പുസ്തക പ്രേതങ്ങള്‍ 
(മിക്കതും അല്‍പായുസ്സുക്കളാണ്‌) കഴുത്തില്‍ കുരുമുളകുമണികള്‍ 
ഒന്നിച്ചു കോര്‍ത്തുചേര്‍ത്ത പോലെയുള്ള ഒരു ചരട്‌, വിട്ടുമാറാത്ത 
ജലദോഷക്കാരന്നു ചേര്‍ന്ന മൂക്ക്‌, സന്ധ്യയ്ക്ക്‌ കോഴിയെ കൂട്ടിലാക്കാന്‍ 
പാടു നോക്കി ഈര്‍ക്കിലിച്ച കൈവിരലുകള്‍ വിടര്‍ത്തി “ബബ....ബ്ബ ബ്ബ 
ബ....ബ...ബബ ബ്ബ ബു...” വിളിച്ച്‌ വട്ടക്കാലുവെച്ച്‌ രണ്ടു കൈവെള്ളയും 
വികസിപ്പിച്ച്‌ തടുത്തുതടുത്തു നടക്കുന്ന ഏതാനും ഫ്രെയിമുകള്‍ 
എന്റെ മനസ്സിന്റെ നീല ജലാശയത്തില്‍ നിഴലിക്കുകയും മായുകയും 
ചെയ്തു. 

എന്റെ മനസ്സ്‌ നിറയെ റഫീക്കും രാജനും വിജയനും ശാരദയും 
ച്രദ്രനും ബിജുവുമൊക്കെയായിരുന്നു. മാനസിക പ്രായമെത്താത്ത 
എന്റെ ശാരദയുടേയും റഫീക്കിന്റേയും മറ്റു കുഞ്ഞുങ്ങളുടേയുമിടയില്‍ 
ഒരു വലിയ കുഞ്ഞായി കഴിയുന്ന എന്റെ മുമ്പില്‍ ഒരു മൂടല്‍മഞ്ഞു 
പാലം തടസ്സുംനിന്നപോലെ തോന്നി. 

അല്‍പദൂരം തെക്കോട്ടുനീങ്ങിയാല്‍ നിരത്തിന്റെ ഇടതു 
വശത്തു റെയില്‍പാതയുടെ അരികുചേര്‍ന്ന്‌ ഇതിനകം പലരേയും നക്കി 
ത്തുടച്ചിട്ടും ആര്‍ത്തിമാറാത്ത ശ്മശാനത്തില്‍ നിന്നും ഉയരുന്ന തീ നാ 
മ്പുകളും അവയ്ക്കു മുമ്പും പിമ്പുമായി അകമ്പടി സേവിക്കുന്ന പുക 
ച്ചുരുളുകളും.. 

അടുത്തു കണ്ട ചില പരിചയക്കാരോടു സംഭവത്തെക്കുറിച്ചു 
തിരക്കി. 

“മാഷറിയില്ലെ, നാരായണന്‍.... ങാ.. ഇന്നലെ രാത്രി...... 

അങ്ങോട്ടു ചോദിച്ച ഏതാനും ചോദ്യങ്ങളില്‍ നിന്നും എല്ലാം 
എനിക്കു മനസ്സിലായി 

“അതെ , നാരായണന്‍” കറുത്തു മെല്ലിച്ച്‌, കൈത്തണ്ടയില്‍ 
കാവടി മുര്രയുള്ള നാരായണന്‍ കടക്കണ്ണുകളില്‍ കദനത്തിന്റെ 
ആയിരം കഥകള്‍ ഉറങ്ങിക്കിടക്കുന്ന നാരായണന്‍. അയാള്‍ ഒരു ക്ഷയ 
രോഗിയായിരുന്നു. രോഗം ഏതാണ്ടു മൂര്‍ധനൃത്തിലെത്തിയപ്പോഴാണ്‌ 
ചികിത്സ ആരംഭിച്ചത്‌. 

ഞാന്‍ എരിയുന്ന ചിതയിലേക്ക്‌ വീണ്ടും വീണ്ടും നോക്കി. 
മുക്കാലും കത്തിക്കരിഞ്ഞ ഓലച്ചൂട്ടിന്റെ മിച്ചം വന്ന ഓലക്കീറുകള്‍ 
എന്റെ ചിന്തപോലെ അങ്ങിങ്ങു ചിതറിക്കിടക്കുന്നു. കരിഞ്ഞ്‌ വിളര്‍ത്ത്‌ 
മരച്ചില്ലകള്‍ നഷ്ടപ്പെട്ട കെഴവന്‍മരത്തിന്റെ അരികുപറ്റിക്കിടന്നിരുന്ന 
ഉടഞ്ഞ മണ്‍കുടുക്കയും. എന്തോ പറയാനെന്നോണം പരുക്കുപറ്റിയ 
കഴുത്ത്‌ ഇളക്കുമ്പോലെ തോന്നി. 

തെക്കുനിന്ന്‌ കിതച്ചുകൊണ്ടോടിവന്ന കറുത്ത്‌ എലുമ്പിച്ച ഒരു 
പട്ടി ആ ചുടലക്കളത്തിന്റെ അരികിലും മൂലയിലും മണം പിടിച്ച്‌ ഒര 
രുകില്‍ കുത്തിയിരുന്ന്‌ മേല്‍പോട്ടു നോക്കി കോട്ടുവായിടുന്നു. 





710 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


നിമിഷങ്ങള്‍ക്കു ശേഷം നട്ടെല്ലു പിന്നോട്ടു വളച്ച്‌ ചാരി നിന്ന പട്ടി മുന്‍ 
കാലു കൊണ്ട്‌ രണ്ടു മൂന്നു വട്ടം മണ്ണിളക്കി ആ ചിതയിലേക്ക്‌ തെറിപ്പിച്ച്‌ 
വടക്കോട്ടേക്ക്‌ നടന്നു പോയി. 

എന്റെ ചിന്തകള്‍ക്കു തീ പിടിച്ച പോലെ എനിക്കു തോന്നി. 
എന്റെ മനസ്സ്‌ ഭൂതകാലത്തിലേക്ക്‌ പറന്നകന്നു. ചിറകടിച്ച്‌ ചിറകടിച്ച്‌ 
എനിക്കു പരിചയമുള്ള സര്‍ക്കാരാശുപ്രതിയിലെ പുരുഷന്‍മാരുടെ 
വാര്‍ഡില്‍ ചുവരോരം ചേര്‍ന്നുള്ള ഒരു തുരുമ്പു കട്ടിലിന്റെ തുമ്പില്‍ 
ഓര്‍മകള്‍ ചിറകു താഴ്ത്തി തളര്‍ന്നിരുന്നു. 

ചുവരിനോട്‌ മുഖം തിരിച്ച്‌ കൂനിക്കിടന്നിരുന്ന നാരായണനെ 
ഞാന്‍ കണ്ടത്‌ എന്റെ അടുത്ത ബന്ധുവിനെ കാണാന്‍ ആശുപ്രതിയില്‍ 
ചെന്നപ്പോഴാണ്‌. നാരായണന്‍ എനിക്കു നല്ല പരിചയക്കാരനല്ലെങ്കിലും 
അപരിചിതനല്ല. 

“എന്താ ഇപ്പോഴെങ്ങനെയുണ്ട്‌?” നാരായണന്‍ ശ്രദ്ധിച്ചില്ല. 
ഞാന്‍ ചോദ്യം ആവര്‍ത്തിച്ചു. നാരായണന്‍ തിരിഞ്ഞു കിടന്ന്‌ കഴുത്തു 
യര്‍ത്തി ഒന്നു നോക്കുക മാത്രം ചെയ്തു. 

“ ആഹാരമൊക്കെ കഴിക്കുന്നില്ലേ?” 
കുറച്ചു ഭവ്യതയേഠൊടെ നാരായണന്റെ കണ്ഠനാളത്തില്‍ നിന്നും അരിക്‌ 
ചിതറിപ്പോയ ഏതാനും അക്ഷരങ്ങള്‍ പുറത്തേക്കു വന്നു. 

“എന്തെങ്കിലും കയിക്കണംന്ന്‌ തോന്ന്ന്ണ്ട്‌. എന്നാ ഒന്നിനും 
ഒരു രുചീല്ല.” 

മരുന്നു കഴിച്ച്‌ സുഖക്കേട്‌ കുറെയൊക്കെ ഭേദമാകുമ്പോള്‍ രു 
ചിയൊക്കെ വരും.... കൂടെ ആരാ ഉള്ളത്‌ ? മക്കളൊന്നും വരാറില്ലേ?” 

“മക്കളൊ, ഞാനിവിടെ ഇപ്പൊ പത്തു ദെവസായി. സ്വന്ത 
ക്കാരെന്നു പറയുന്ന ഒരാളും തിരിഞ്ഞു നോക്കീട്ടില്ല. 

“വീട്ടില്‍ നിന്നൊഴിഞ്ഞു കിട്ടാന്‍ ചിലര്‍ ഇവിടെ കൊണ്ടാക്കി. 
ഞങ്ങളെപ്പോലുള്ളവരാ എന്തെങ്കിലും സഹായിക്കുന്നത്‌. പണോം പ്ര 
താപോം ഇല്ലെങ്കില്‌ ആരും തിരിഞ്ഞു നോക്കൂലാ മാഷേ.....” 

തൊട്ടടുത്ത കട്ടിലിന്റെ അടിയില്‍ പഴംപായയില്‍ കുത്തിയിരുന്ന്‌ 
ഗുളികയുടെ പൊതിയഴിക്കുന്ന ഗോവിന്ദന്‍ നമ്പ്യാരാണ്‌ ഇത്രയും പറ 
ഞ്ഞത്‌. 

“നിങ്ങക്ക്‌ കേക്കണോ. ഇയാള്‍ ഇന്നലെ ചൊമച്ച്‌ ചൊമച്ച്‌ ചോര 
തുപ്പി. എഴുന്നേല്‍ക്കാന്‍ കഴിയാത്ത അതാ ആ അന്ത്രുമാനും അയാളുടെ 
കട്ടിലിലിരിക്കുന്ന ചെറുപ്പക്കാരനും കൂട്യാ അയാളെ സഹായിച്ചത്‌.” 

“ദാ, ഇവര്‍ ചെന്ന്‌ വിവരം പറഞ്ഞപ്പൊ ഒരു നെര്‍സു വന്ന്‌ 
എന്തോ മരുന്നു കുത്തിവെച്ച്‌ രണ്ടു ഗുളികേം കൊടുത്തു. ഇവുടെയുള്ളോ 
രൊക്കെ മനുഷ്യഗൊണോള്ളോരാ മാഷേ” 

ഒരു ദീര്‍ഘ നിശ്വാസത്തോടെ ഞാന്‍ നാരായണനെ നോക്കി. 
വലം കൈത്തണ്ടയിലെ കാവടിമുദ്ര തടവിക്കൊണ്ട്‌ എന്നെ ഇടയ്ക്കിടെ 
നോക്കുന്ന നാരായണന്‍ എന്നോട്‌ എന്തോ പറയാനുണ്ടായിരുന്നു എന്ന്‌ 
ദുഃഖം ഘനീഭവിച്ച ആ മുഖം കണ്ടപ്പോള്‍ എനിക്കു തോന്നി. 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജ |? 


മുഷിഞ്ഞ്‌ അങ്ങിങ്ങ്‌ പിന്നിപ്പോയ ഉടുമുണ്ട്‌ കിടപ്പിന്നടിയിലേക്ക്‌ 
മാടി വെക്കുന്ന നാരായണന്റെ ശരീരത്തെപ്പോലെ പഴകിയ കൈയുള്ള 
ബനിയനെയും രോഗാണുക്കള്‍ കാര്‍ന്നു തിന്ന പോലെ തോന്നി. 

“സന്ധ്യായാല്‍ തൊടങ്ങും കൊതുൂന്റെ കടി. ഒറക്കാണെങ്കില്‍ 
തീരെ ഇല്ല. എല്ലു കുത്തിക്കേറുന്ന ശീതും. ഒരു പഴെ തുണി പോലും 
പകരത്തിനില്ല. 

നാരായണന്റെ ശബ്ദം കൂടുതല്‍ ഇടറി. “എനക്കൂണ്ട്‌ മക്കള്‍. 
നാലു മക്കളില്‍ മൂത്തോന്‍ ഒരു പ്രാവശ്യം വന്നു. അച്ചനെ കണ്ടു. ഓന്റെ 
കടമ തീര്‍ത്തു പോയി. മറ്റാരും.....” 

നാരായണന്റെ കണ്‍തടത്തില്‍ ഈറി നിറഞ്ഞ കണ്ണീര്‍ കുഴിഞ്ഞ 
കവിള്‍ത്തടത്തില്‍ക്കൂടി താഴോട്ടിറങ്ങി. 

“പെരിയാരത്ത്‌ ഒരു കൊല്ലത്തോളം കെടന്നു. എനക്കു മതിയ 
യി മാഷെ. എല്ലാര്‍ക്കും ഞാനൊരു ബാരായി തോന്നിത്തുടങ്ങി. ഒരു 
ദെവസം നല്ലോണം ചൊമച്ചു. ചത്ചേട്ടനും കുഞ്ഞമ്പു നമ്പ്യാരും മറ്റും 
കൂടി ഈ ആശുപ്രതീലെത്തിച്ചു. 

നാരായണന്‍ കിതച്ചും കൊണ്ടാണ്‌ ഇത്രയും പറഞ്ഞവസാനി 
പ്പിച്ചത്‌. 

ഇതൊന്നും ഈ ലോകത്ത്‌ പുത്തനല്ല നാരായണാ. ഫലം 
കായ്ക്കാത്ത മരത്തെ കടയോടെ പറിച്ചു കളയാന്‍ മടി കാണിക്കാത്ത 
മരവിച്ച മനുഷ്യത്വത്തിന്റെ അഴുകി നാറിയ മനഃസാക്ഷിയുള്ളവരാണ്‌ 
പല രും. തുച്ഛമായ സര്‍ക്കാര്‍ പെന്‍ഷനെങ്കിലും ഉണ്ടെങ്കില്‍ ക്യ്രതിമ 
സ്നേഹം കാണിക്കാനെങ്കിലും ആരെങ്കിലും ഉണ്ടാകുമായിരുന്നു. 

“മാഷെ, ഒന്നും തോന്നരുത്‌. ഞാനൊന്നു പറഞ്ഞോട്ടെ.” 

പറഞ്ഞോളൂ നാരായണാ - നമ്മളാരും അന്യരല്ലല്ലോ.” 

നാരായണന്‍ അക്ഷരങ്ങള്‍ കോര്‍ത്തു മാല കെട്ടാന്‍ ശ്രമിക്കു 
ന്തോറും പരാജയപ്പെടുന്നതായെനിക്കു തോന്നി. 

“മടിക്കാതെ പറഞ്ഞോളൂ നാരായണാ” 

“ഒരു പഴേ മുണ്ടും കുപ്പായൂം തന്നാല്‍ വലിയ ഉപകാരാരുന്നു. 
കൊതുന്റെ കടീം ഈ തണുപ്പും..... ഈ മുണ്ട്‌ മാഷ്‌ കണ്ടില്ലെ ഇതു 
വരെ മാറ്റി ഉടുത്തിട്ടില്ല' 

അടുത്ത ദിവസം നാരായണന്റെ ആഗ്രഹം-അത്‌ എന്റെയും 
ആഗ്രഹമായിരുന്നു-ഞാനതു സാധിപ്പിച്ചു കൊടുത്തു. 

നിറപ്പകിട്ടുള്ള കളിപ്പാട്ടം കിട്ടിയ കുട്ടിയുടെ സന്തോഷത്തോടെ 
ഷര്‍ട്ടും മുണ്ടും തിരിച്ചും മറിച്ചും നോക്കി. ആ ഷര്‍ട്ടിലും എന്റെ മുഖത്തും 
നന്ദിയുള്ള രണ്ടു കണ്ണുകള്‍ മേഞ്ഞു നടന്നു. 

വാക്കുകള്‍ പറയുന്തോറും കൂടുതല്‍ വിഷമിക്കുന്ന നാര 
യണ നോടു ഞാന്‍ യാത്ര പറഞ്ഞു. മൂന്നു നാലു ദിവസം ഒന്നിനെ 
ന്നായി കൊഴിഞ്ഞു വീണപ്പോഴൊക്കെ ഞാന്‍ ആശുപ്രതീല്‍ ചെന്ന്‌ 
നാരായണനെ കണ്ടിരുന്നു. മരിച്ചു വീണ പകലിന്റെ ശവദാഹം ന 
ടന്നു കൊണ്ടേയിരുന്നു. പിന്നെ ഞാനറിഞ്ഞത്‌ നാരായണന്‍ എല്ലാ 





010 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ദുഃഖങ്ങളോടും വിടപറഞ്ഞു എന്നാണ്‌. എന്റെ മനസ്സ്‌ ആശുപ്ത്രി 
യുടെ അകത്തളത്തില്‍ നിന്ന്‌ റെയില്‍പാളത്തോടു ചേര്‍ന്നു കിട 
ക്കുന്ന ശവപ്പറമ്പില്‍ നാരായണന്റെ ഞരമ്പുകളും അസ്ഥികളും 
വാരിവിഴുങ്ങിയ തീനാളങ്ങള്‍ ഇപ്പോഴും നാക്കുനീട്ടി തിമിര്‍ക്കുന്ന കന 
ലമര്‍ന്ന ചിതയിലേക്കു തിരിച്ചുപോയി. ഓര്‍മകളുടെ താളുകള്‍ ഓരോ 
ന്നു മാറിമാറി മറിച്ചു നോക്കവെ തെക്കുനിന്നും കിതച്ചോടി വന്ന 
കറുത്ത്‌ എലുമ്പിച്ച ഒരു പട്ടി എന്നെ ചിന്തയില്‍ നിന്നും തട്ടിയുണര്‍ത്തി 
മറ്റൊരോര്‍മ്മയുടെ വഴിയാരത്തേക്കു മാടി വിളിച്ചു. 

വളര്‍ത്തുപട്ടിക്കു കിട്ടാവുന്ന സ്നേഹം പോലും കിട്ടാതെ 
സ്വന്തക്കാരുടേയും മക്കളുടേയും നിന്ദയും പുലഭ്യങ്ങളും സഹിച്ചു മനം 
നൊന്ത്‌ നാലുമുഴം കയറില്‍ ജീവിതം അവസാനിപ്പിച്ച നിര്‍ഭാഗ്യവാനാ 
യ ഗുരുതുല്യനും പരിചയക്കാരനുമായ ഒരു പിതാവിന്റെ ദുരന്തകഥയും 
സൌന്ദര്യവും ആരോഗ്യവും പോരാ എന്ന തോന്നലാല്‍ പെറ്റമ്മയെ 
മറ്റുള്ളവരുടെ മുമ്പില്‍ കാണിക്കുവാന്‍ മടി തോന്നുന്ന, മാന്യതയുടെ 
മുഖം മൂടിയണിഞ്ഞ്‌ നാട്ടുമാന്യന്മാര്‍ എന്നു സ്വയം വിശേഷിപ്പിച്ചും 
മറ്റുള്ളവരെ പറ്റിക്കുവാന്‍ വേലയിറക്കിയും എതു വേഷവും കെട്ടി ന 
ടത്തുന്ന വിരലിലെണ്ണാവുന്നവരുടെ നിത്യജീവിതത്തിലേക്ക്‌ എന്റെ 
ചിന്തയെ വഴിതിരിക്കവെ സ്‌കൂളില്‍ നിന്നും മുഴങ്ങിയ മണിയൊച്ച 
എന്നെ മറ്റൊരു ജീവിതത്തിലേക്കു ക്ഷണിക്കുകയായിരുന്നു. അപ്പോഴും 
എന്റെ മനസ്സ്‌ ആശുപ്രതിയിലെ കട്ടിലിലും കലപില കൂട്ടുന്ന നത്തുകളി 
ലും ചിതയില്‍ എരിഞ്ഞടങ്ങിയ ഒരു ജീവിതത്തിനു മീതെ മുന്‍കാലു 
കൊണ്ടു രണ്ടുനുള്ള്‍്‌ മണ്ണുവാരിയിട്ട നന്ദി കാണിച്ച്‌ വാലാട്ടി നടന്നു 
പോകുന്ന എലുമ്പിച്ച കറുത്ത പട്ടിയിലും ആയിരുന്നു. 








2005 കാലത്താവണം, 


മാസ്റ്റര്‍ ഒരു ഡയറിയില്‍ 
സ്വന്തം കലാപ്രവര്‍ത്തനങ്ങളെപ്പറ്റിയുള്ള 
എഴുതിവെച്ചിരുന്നു. 
അവയില്‍ നിന്ന്‌ ചിലത്‌ ഇവിടെ ചേര്‍ക്കുന്നു. 
മാസ്റ്റര്‍ സ്വയം വിലയിരുത്തിപ്പോന്നതെങ്ങനെ 
എന്നതിന്റെ തെളിവുകള്‍ കൂടിയാണ്‌ 
ഈ കുറിപ്പുകള്‍ 





7014 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ം കുഞ്ഞികൃഷ്ണന്‍ മാസ്റ്റര്‍ കെ കെ മാസ്റ്റര്‍ ആയത്‌ 1965ല്‍. 
തൃക്കരിപ്പൂര്‍ ഹൈസ്‌കൂളിലെ പൂര്‍വ്ൃവവിദ്യാര്‍ത്ഥികള്‍ സ്‌കൂളിനു ചുറ്റും 
വേലി കെട്ടുവാന്‍ ഫണ്ടു സ്വരൂപിക്കാന്‍ ടിക്കറ്റു വെച്ച്‌ ഒരു നാടകം 
നടത്താന്‍ തീരുമാനിച്ചു. ഞാന്‍ തൃക്കരിപ്പൂര്‍ ഹൈസ്ക്കൂളിലെ 
പൂര്‍വ്വ വിദ്യാര്‍ത്ഥിയല്ലെങ്കിലും നാടകം സംവിധാനം ചെയ്യാന്‍ എന്നെ 
കണ്ടെത്തി. അന്ന്‌ നാടകത്തിന്റെ നോട്ടീസില്‍ “നാടക സംവിധാനം 
കെ കെ മാസ്റ്റര്‍" എന്നാണ്‌ അച്ചടിച്ചത്‌. അങ്ങനെ ആ പേര്‍ ഒരു 
സ്ഥിരം പേരായി മാറിയ പോലെ ആയിത്തീര്‍ന്നു. 

ഇനി കെ കെ മാസ്റ്റര്‍ “അനിലന്‍,ചിര്രശാല'ആയതും 
“അനിലന്‍,തൃക്കരിപ്പൂര്‍'ആയതും മറ്റൊരു ഉപകഥ. തൃക്കരിപ്പൂരില്‍ 
“ചിത്രശാല” എന്ന കമേഴ്‌സ്യല്‍ ആര്‍ട്ടു സ്ഥാപനം തുടങ്ങി. വരയും 
നാടക പ്രവര്‍ത്തനവും സമമ്പയിപ്പിച്ചുള്ള ഒരു സ്ഥലം. 1973ല്‍ 
കന്നുവീട്‌ കടപ്പുറം കലാസമിതി പ്രവര്‍ത്തകരുടെ ആഗ്രഹപ്രകാരവും 
നിര്‍ബന്ധവും കാരണം കേരള സംഗീത നാടക അക്കാദമിയുടെ ജില്ലാ 
നാടക മത്സരത്തിന്‌ അപേക്ഷിക്കാന്‍ “ധര്‍മ്മയുദ്ധം” എന്ന നാടക 
മെഴുതി. ആ കാലത്തു തന്നെയായിരുന്നു കോഴിക്കോട ആകാശവാണി 
യില്‍ നാടകവിഭാഗത്തില്‍ ശബ്ദപരിശോധനയ്ക്ക്‌ പോകേണ്ടി വന്നത്‌. 
അന്ന്‌ സര്‍ക്കാര്‍ ജീവനക്കാരന്‌ മറ്റു സര്‍ക്കാര്‍ മാധ്യമങ്ങളില്‍ നിന്ന്‌ 
പ്രതിഫലം വാങ്ങാന്‍ പാടില്ല എന്ന നിയമം ഉണ്ടായിരുന്നതിനാല്‍ 
ഓഡിയേഷനന്‍ അയക്കുമ്പോള്‍ത്തന്നെ ഒരു പുതിയ പേര്‍ കണ്ടെത്തി. 
എന്റെ മകന അന്ന്‌ ഏതാണ്ട്‌ രണ്ടു വയസ്സ്‌. പേര്‍ അനില്‍ കുമാര്‍. 
ഞാന്‍ മകന്റെ പേരായ അനില്‍ എന്നത്‌ രൂപഭേദം വരുത്തി “അനിലന്‍' 
എന്നാക്കി.അങ്ങ്നെ “അനിലന്‍ തൃക്കരിപ്പൂര്‍” എന്ന്‌ പല പ്രകാരത്തിലും 
ചെറിയ രീതിയില്‍ പ്രചരിച്ചുവെങ്കിലും ഈ പേരുള്ള കക്ഷി ഞാനാ 
ണെന്ന്‌ പലര്‍ക്കും അറിഞ്ഞു കൂടായിരുന്നുഎന്റെ കുടുംബത്തിലെ 
ആള്‍ക്കാര്‍ക്കു പോലും! ഞാന്‍ അങ്ങനെ അറിയിച്ചതുമില്ല.ഓദ്യോ 
ഗികമായുള്ള പ്രവൃത്തിക്കു പുറമെ എന്റെ എല്ലാവിധ കലാ 
പ്രവര്‍ത്തനങ്ങളിലും ഞാന്‍ ഈ പേരു തന്നെ ഉപയോഗിച്ചു. 
ക്രമേണ ക്രമേണ “അതു താനല്ലയോ ഇത്‌” എന്ന്‌ പലരും അറിയാന്‍ 
തുടങ്ങി.അക്കാദമിക്കു അയക്കുന്ന നാടകത്തിനും നാടക രചന 
അനിലന്‍,തൃക്കരിപ്പൂര്‍ (ചിത്രശാല) എന്നു തന്നെ കൊടുത്തു. 
ഒരു സെറ്റില്‍ ഒതുങ്ങുന്ന രണ്ടേകാല്‍ മണിക്കൂര്‍ മണിക്കൂര്‍ 
ദൈര്‍ഘ്യമുള്ളതായിരുന്നു നാടകം. ജില്ലയില്‍ മൊത്തം 24 രചനകളില്‍ 
നിന്ന്‌ ആറെണ്ണം തെരഞ്ഞെടുത്തതില്‍ എന്റെ “ധര്‍മ്മയുദ്ധം” എന്ന 
നാടകവും തെരഞ്ഞെടുക്കപ്പെട്ടു. കന്നുവീട്‌ കടപ്പുറം കലാസമിതി 
യാണ്‌ നാടകം അവതരിപ്പിച്ചത്‌. രംഗപടവും ഞാന്‍ തന്നെ 
രൂപപ്പെടുത്തിയ പ്ലൈവുഡ്‌ കൊണ്ടുള്ള കട്ടൌട്ട വീടിന്റെ ദൃശ്യവും 
പുറമെ സാമാന്യ ദൂരത്തില്‍ കാണുന്ന കുന്നും മലയും എസ്റ്റേറ്റ്‌ 


കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ |?10) 





എടുപ്പുകളും കാണുന്ന ഒരു കര്‍ട്ടനും. കന്നുവീട്‌ കടപ്പുറം കലാ 
സമിതിയിലെ പ്രവര്‍ത്തകരായ പലരേയും മുമ്പെ പരിചയ 
മുണ്ടായിരുന്നു.അതിനാല്‍ അവരുടെ ഇടയില്‍ നിന്ന്‌ ഞാന്‍ തന്നെ 
കാസ്റ്റിംഗ്‌ നടത്തിയാണ്‌ കഥാപാത്രങ്ങളെ സുൃഷ്ടിച്ചെടുത്തത്‌.... 


196566 കാലത്തു തന്നെ അഭിനയരംഗത്തും മറ്റും കഴിവുള്ള 
ചെറുപ്പക്കാരുമായി ചേര്‍ന്ന്‌ (ഞാനടക്കം ചെറുപ്പക്കാര്‍) ബി എസ്‌ 
എസ്‌ (ഭാരത്‌ സേവക്‌ സമാജം) കലാ സമിതിക്ക്‌ രൂപംനല്‍കി. 
തുടര്‍ന്ന്‌ തുടര്‍ച്ചയായ നാടക പ്രവര്‍ത്തനം തന്നെ. ജനങ്ങള്‍ക്കിഷ്ടപ്പെട്ട 
ഒട്ടേറെ നാടകങ്ങള്‍ ബിഎസ്‌്സ്‌ അരങ്ങിലെത്തിച്ചു. തൃക്കരിപ്പൂര്‍ 
ഹൈസ്‌കൂളില്‍ ടിക്കറ്റു വെച്ച്‌ അവതരിപ്പിച്ച നാടകം സി.എല്‍ 
ജോസിന്റെ "കറുത്ത വെളിച്ചം' ആയിരുന്നു.ഈ ദിവസത്തെ 
പരിപാടിയില്‍ മുഖ്യാതിഥി യശഃശരിരനായ മഹാകവി 
പി കുഞ്ഞിരാമന്‍ നായരായിരുന്നു. ആദ്യമായി സ്ര്രീകള്‍ തന്നെ 
സ്ര്രീ കഥാപാര്രമാവുന്ന നാടകം, ആദ്യമായി വൈദ്യുതി 
വെളിച്ചത്തില്‍ കളിക്കുന്ന നാടകം, ആദ്യമായി ടിക്കറ്റു വെച്ച്‌ 
മറക്കുള്ളില്‍ കളിക്കുന്ന നാടകം ഈ നിലകളിലെല്ലാം തൃക്കരിപ്പുരും 
പരിസര വാസികള്‍ക്കും പുത്തന്‍ അനുഭവമായിരുന്നു. പാപ്പിനിശ്ശേരി 
യിലെ മോളി, നാടകത്തില്‍ ശോശാമ്മ ഡോക്ടറായും കണ്ണൂര്‍ സുജാത 
ഡോക്ടറുടെ കോളേജു വിദ്യാര്‍ത്ഥിയായ മകളും.പാപ്പിനിശ്ശേരിയിലെ 
എം.ബിസണ്ട്‌ മ്യൂസിക്‌ ജനറേറ്റര്‍ സഹിതം തൃക്കരിപ്പൂരില്‍ കൊണ്ടു 
വന്നാണ്‌ നാടകം അവതരിപ്പിച്ചത്‌. ഒരു കഥാപാത്രം ഞാനും. 
ഇതിനിടയില്‍ത്തന്നെ തൃക്കരിപ്പുരിലും പരിസരപ്ര 
ദേശങ്ങളിലും അങ്ങിങ്ങായി നാടകം സംവിധാനം ചെയ്യാനും 
ചമയത്തിനും പോകാന്‍ തുടങ്ങി. ഇതിനു പുറമെ നാടകങ്ങള്‍ക്കുള്ള 
ഗാന രചനയും നടതത്തി.1966 ല്‍ തടിയന്‍ കൊവ്വല്‍ സ്‌കൂള്ലിലെ 
അധ്യാപകനായ പി കുമാരന്‍ നായര്‍ രചിച്ച “തീപ്പൊരി” എന്ന നാടകം 
തിരുവനന്തപുരത്ത്‌ വിക്രമന്‍ നായര്‍ ട്രോഫി നാടക മത്സരത്തിന്‌ 
തെരഞ്ഞെടുത്തപ്പോള്‍ അതിലെ രണ്ടു ഗാനങ്ങള്‍ രചിച്ചു; ഒന്ന്‌ സി വി 
കുഞ്ഞിക്കണ്ണന്‍ മാസ്റ്ററും (സിവിക്‌ കൊടക്കാട).അതിന്റെ ചമയവും 
രംഗപടവും ഞാനായിരുന്നു. ഈ നാടകത്തില്‍ ഞാനെഴുതിയ “രാഗ 
പരാഗത്തിന്‍ മാധുരി സ്വര്‍ഗ്ഗീയ സൌന്ദര്യ നര്‍ത്തകി...” എന്ന ഗാനം 
അന്ന്‌, ബിഎസ്‌എസ്‌ കലാസമിതിയുടെ നാടകഗാനങ്ങളില്‍ കൂടുത 
ലും ഈണം പകര്‍ന്ന പാപ്പിനിശ്ശേരി മൊയ്തു ഹിന്ദോള രാഗത്തില്‍ 
സംഗീതം നല്‍കിയത്‌ നാടക മത്സരത്തില്‍ പ്രത]ക പ്രശംസ പിടിച്ചു 
പറ്റി. ബാല നടനുള്ള സമ്മാനം ഈ നാടകത്തിന്‌ ലഭിച്ചിരുന്നു. ഈ 
ഗാനം മൊയ്തു തന്നെ നിരവധി നാടകങ്ങളില്‍ സന്ദര്‍ഭത്തിനൊത്ത്‌ 
ഉപയോഗിച്ചിരുന്നു... 





710 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ലം ചുളുക്ക്‌ വിദ്യകള്‍ കൊണ്ട്‌ ഞാന്‍ ഒരു കഥാപാത്രത്തേയും 
സൃഷ്ടിക്കാറില്ല. നാടകം വിഭാവനം ചെയ്യുന്ന കഥാപാത്രങ്ങളെ 
രൂപത്തിലും ഭാവത്തിലും ആയി തീര്‍ക്കണമെന്ന നിര്‍ബന്ധമാണ്‌ 
ശ്രീ. ടി പി ബാലകൃഷ്ണനെ (സറാപ്പ്‌) ഒരു “ശപ്പന്‍” കഥാ 

പാത്രം മത്തായി ബുദ്ധി വികസിക്കാത്ത വയസ്സിനേക്കാള്‍ 

പ്രായം കടന്നു നില്‍ക്കുന്ന ഒരു കഥാപാത്രമാക്കി മാറ്റാന്‍ ശ്രമിച്ചത്‌ 
(നടുവേ പകുത്ത ചുരുള മുടിയുള്ള ബാലകൃഷ്ണന്‍ ഒരു കൃത്രിമ 
വിഗ്ഗ്‌ ഉണ്ടാക്കിയേ തീരു) അന്ന്‌ അത്തരം വിഗ്ഗുകള്‍ കിട്ടാന്‍ 
പ്രയാസം വിഗ്ഗ്‌ വാങ്ങണമെങ്കില്‍ത്തന്നെ തീര്‍ത്തും സാമ്പത്തിക 
ദാരിദ്ര്യം അനുഭവിക്കുന്ന ഞങ്ങളുടെ ക്ലബ്ബിനു അത്‌ സാധ്യമല്ല താന 
൦. മത്തായിയെ സൃഷ്ടിക്കാന്‍ ഒരു ക്ൃ്രതിമ വിഗ്ഗ്‌ ഉണ്ടാക്കണം. 
ടൈലര്‍ നാരായണനോട്‌ തുണികൊണ്ടു (നേരിയ മല്‍മല്‍ തുണി) ഒരു 
ക്യാപ്പ്‌ തയ്യാറാക്കാന്‍ പറഞ്ഞു. അന്ന്‌ സന്തോഷ്‌ ബില്‍ഡിങ്ങിന്റെ 
മുകളിലെ മുറിയിലാണ്‌ കലാസമിതി ഓഫീസ്‌. (ഇന്നത്തെ വില്ലേജ്‌ 
ഓഫീസിന്റെ കിഴക്കുഭാഗത്ത്‌ തെക്കുവടക്കായി നീണ്ടുകിടക്കുന്ന 
എടുപ്പ്‌). താഴെയുള്ള മുറികളില്‍ ഒന്ന്‌ കുമാരന്റെ (അന്തരിച്ചു) 
ബാര്‍ബര്‍ ഷോപ്പാണ്‌. തൃക്കരിപ്പൂരില്‍ അന്ന്‌ വൈദ്യുതിയില്ലാത്ത 
കാലം. തെരുവുവിളക്കുകള്‍ വളരെ ദൂരെദുരെയായി 
പെട്രോമാക്സ്‌ വിളക്കും ചിലയിടങ്ങളില്‍ തൂണിന്മേല്‍ ചില്ലു 
പേടകത്തില്‍ വെച്ച ചിമ്മിണി വിളക്കും. പെട്രോമാക്സ്‌ 
വെളിച്ചത്തില്‍ കുമാരന്‍ ആരുടെയോ താടി വടിക്കുന്നു. ആ 

ജോലി തീര്‍ന്നു കുമാരന്‍ സ്വത്ര്രനാകുന്നതുവരെ ഞാനും 
നാരായണനും ക്ഷമിച്ചിരുന്നു. ആള്‍ പോയി. ഞങ്ങള്‍ സാധാരണ 
നാട്ടുവിശേഷങ്ങളും നാടക വിശേഷങ്ങളും പറഞ്ഞു പുതിയ 
കാര്യത്തിലേക്ക്‌ കടക്കാനുള്ള തയ്യാറെടുപ്പാണ്‌. ഞാന്‍ കുമാരന്റെ 
മുമ്പില്‍ വിഷയമവതരിപ്പിച്ചു. “മുറിച്ചിട്ട മുടി കുറച്ചു വേണം ഒരു 
അത്യാവശ്യത്തിനാണ്‌.” കുമാരന്‍ അതിശയത്തോടെ നോക്കി. 
അക്കാലത്ത്‌ ബാര്‍ബര്‍ കുമാരന്‍ ബസാറിലെയും പരിസര 
പ്രദേശങ്ങളിലെയും പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിയാണ്‌. 
സ്റ്റാലിന്‍ മീശയും രണ്ടു വശത്തെ ചെന്നി രോമങ്ങള്‍ താഴ്ത്തി 
ചെരിച്ചു വെട്ടി വെച്ച പ്രകൃതം. ചുരുക്കി പറഞ്ഞാല്‍ അക്കാലത്തെ 
കമ്മ്യൂണിസ്റ്റ്‌കാരന്‍. കുറച്ചു വിവരണങ്ങളും ഞങ്ങളുടെ അന്നത്തെ 
നിലയും പറഞ്ഞു.വിഷയത്തിന്റെ ഗൌരവം കുമാരന്‍ വളരെ 
സരസമായി ഉള്‍ക്കൊണ്ടു. കുമാരന്‍ തന്ന പഴയ പ്രതത്താളില്‍ മുറി 
യുടെ മൂലയില്‍ ഉള്ള കുറച്ചു മുടി വാരിക്കെട്ടി. മുറിയിലേക്ക്‌ പോയി. 
അവിടെവെച്ച്‌ ഒരു വര്‍ഗീകരണം നടത്തി. കറുപ്പ്‌, വെളുപ്പ്‌, ചാരനിറം, 
നീളം കൂടിയത്‌, ഇടത്തരം..... എന്നിങ്ങനെ. മെഴുകുതിരി വെളിച്ചത്തില്‍ 


കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ |] 





ഇവയെ ഓരോ കെട്ടുകളാക്കി. പിറ്റേന്ന്‌ രാത്രിയാണ്‌ നാടകം 
കളിക്കേണ്ടത്‌. രാവിലെ മുതല്‍ കുറച്ചുസമയം ഉപയോഗിച്ചു 
തലയുടെ വലിപ്പത്തില്‍ കെട്ടിയുണ്ടാക്കി പ്രത്യേക കുറ്റിയില്‍ 
പിടിപ്പിച്ച കടലാസ്‌ പൊതിയുടെ മീതെ തുണി ക്യാപ്പ്‌ ചേര്‍ത്ത്‌ 
എന്റെ മനസ്സിലുള്ള കഷണ്ടി കയറിയ ഒരു ക്യരതിമ വിഗ്ഗിന്റെ 

ഒന്നാം ഘട്ടം തീര്‍ത്തു. സ്പിരിറ്റ്‌ ഗം ഇല്ല. മൈദപ്പൊടി പശയില്‍ 
പാം ക്രൊമാറ്റിക്ക്‌ പൌഡര്‍ ചേര്‍ത്ത്‌ ഏതാണ്ട്‌ നമ്മുടെ ശരീരനിറം 
കിട്ടാവുന്ന തരത്തിലുള്ള പേസ്റ്റ്‌ ഉപയോഗിച്ചാണ്‌ മുടി ഒട്ടിച്ചത്‌. 
പിറ്റേദിവസം നാടക സ്റ്റേജില്‍ വച്ച്‌ ബാലകൃഷ്ണന്റെ തലയ്ക്കു 
കൃത്യമായി ചേരുന്ന കൃത്രിമ വിഗ്ഗിന്റെ അവസാന പണിയും കഴിച്ചു. 
മറ്റു മേക്കപ്പും തീര്‍ത്തു. ബാലകൃഷ്ണന്‍ എന്ന സാമാന്യ സുന്ദര 
ചെറുപ്പക്കാരന്‍ “വിലകുറഞ്ഞ മനുഷ്യനി” ലെ മത്തായി എന്ന 
കഥാപാത്രമായി. തുടര്‍ന്നും ആടട കലാ സമിതിയില്‍ ഇങ്ങനെ 

പല സാഹസിക, കൌതുക പ്രവര്‍ത്തനങ്ങളും ചെയ്തു. ഫോര്‍ഷീറ്റ്‌ 
പരസ്യ ചിധ്രങ്ങള്‍ വരെ അന്ന്‌ പ്രചാരണത്തിനായി വരച്ചു 
പ്രദര്‍ശിപ്പിച്ചു. ഇതില്‍ “അഗ്നിപര്‍വ്വതം” എന്ന നാടകത്തില്‍ 

രണ്ടു കൊമേഡിയന്‍ കഥാപാത്രങ്ങള്‍ നാരായണനും ബാലകൃഷ്ണ 
നും ഒരാള്‍ ഒരു ലൊടുക്ക്‌ സൈക്കിളില്‍ കാറ്റടിക്കുന്നതും മറ്റേയാള്‍ 
സരസമായി കാറ്റടിക്കുന്ന കൌതുകം ആസ്വദിച്ചുകൊണ്ട്‌ മറുഭാഗം 
പാതി കുനിഞ്ഞു നില്‍ക്കുന്നതും പോസ്റ്ററിലെ കഥാപാത്രങ്ങള്‍ക്കു 
നടന്മാരുടെ രൂപതാദാത്മ്യം ഉണ്ടായിരുന്നു ഉണ്ടാക്കാന്‍ ശ്രദ്ധിച്ചിരുന്നു. 
അക്കാലത്തെ തൃക്കരിപ്പുരിലെയും ഒരു കൌതുകമായിരുന്നു ഈ 
പോസ്റ്റര്‍....... 


പയ്യന്നൂര്‍ ഫൈന്‍ ആര്‍ട്സ്‌ സൊസൈറ്റി നടത്തുന്ന നാടക 
മത്സരത്തിന്‌ തൃക്കരിപ്പൂര്‍ ബി എസ്‌ എസ്‌ കലാസമിതി അപേക്ഷിച്ചു. 
സെലക്ഷന്‍ കിട്ടി. അന്നത്തെ അറിയപ്പെടുന്ന കലാസമിതികളായ 
ചെറുകുന്ന്‌ പ്രസന്ന കലാസമിതി, നരിക്കാമ്പള്ളി ഭാവന 
തീയേറ്റേഴ്‌സ്‌ ഇവരോടൊക്കെയാണ്‌ മത്സരിക്കേണ്ടത്‌ എന്നറിയാം. 
എന്നാലും മത്സരത്തില്‍ പങ്കെടുക്കണമെന്ന കലാസമിതി 
പ്രവര്‍ത്തകരുടെ അമിതമായ ആഗ്രഹമാണ്‌ ഇതിന്‌ പ്രേരിപ്പിച്ചത്‌. 
നാടകം അതിന്റെ ഗൌരവത്തോടെ തന്നെ കൈകാര്യം ചെയ്യണമെന്ന 
ധാരണയോടെത്തന്നെ മത്സരത്തിന്‌ അവതരണ യോഗ്യമായ 
നാടകം തന്നെ തെരഞ്ഞെടുത്തു. മലയാള നാടക രംഗത്തെ 
“ഡൈനാമിറ്റ്‌'ആയ ശ്രീ. എന്‍ എന്‍ പിള്ളയുടെ “മരീചിക 

(പിന്നീട്‌ ഈ നാടകം പിള്ള “ചെമ്പകരാമന്‍” എന്ന പേരില്‍ 
കേരളത്തില്‍ അങ്ങോളമിങ്ങോളം സ്റ്റെയ്ജു ചെയ്തു) എന്ന 
നാടകമാണ്‌ തിരഞ്ഞെടുത്തത്‌. നാടകത്തില്‍ യാഥാര്‍ഥ്യവും 
മിഥ്യയും ക്രമാത്മകവുമായ രംഗങ്ങള്‍ ഇഴ കോര്‍ത്താണ്‌ 





010 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


അവതതരിപ്പിക്കേണ്ടതും. ഈ നാടകത്തില്‍ ഒരു ഫാന്‍റസി രംഗം 
(ഒരു സ്വപ്ന രംഗം എന്നുകൂടി പറയാം) അവതരിപ്പിക്കണം. രംഗം 
നടക്കുന്നത്‌ തിരുവനന്തപുരം സ്രെകട്ടേറിയറ്റിന്‌ മുമ്പിലുള്ള 
വേലുത്തമ്പിദളവയുടെ പ്രതിമയ്ക്ക്‌ ചുവടെ വെച്ച്‌. 

സ്വകരട്ടറിയേറ്റ്‌ ദൃശ്യം ഉള്ളു ഒരു കര്‍ട്ടന്‍ ഉണ്ടാക്കണം. 
ദളവയുടെ ഒരു പൂര്‍ണ്ണകായ പ്രതിമ (പീഠത്തോടെവേണം! 
ബി എസ്‌ എസ്സിന്റെ നാടക പ്രവര്‍ത്തകര്‍ക്ക്‌ കയ്യില്‍ കാശില്ല. 
അന്ന്‌ നാടകസംഘത്തില്‍ വരുമാനമുള്ളവര്‍ ആരും തന്നെ ഇല്ല എന്നു 
പറയാം. ബി എസ്‌ എസ്‌ കലാസമിതിയുടെ ഒരു അഭ്യുദയകാംക്ഷി 
യായിരുന്നു തൃക്കരിപ്പൂരില്‍ “പത്മിനി ആയുര്‍വേദ ഫാര്‍മസി 
“നടത്തിയ ശ്രീ. ഒ എം ബാലകൃഷ്ണന്‍ വൈദ്യര്‍ (അന്തരിച്ചു). 
ഞങ്ങള്‍ ഞങ്ങളുടെ പ്രാരാബ്ദം വൈദ്യരോടു പറഞ്ഞു. കഴിവുള്ള 
ഒരുപറ്റം ചെറുപ്പക്കാര്‍ തന്റെ മുമ്പില്‍ കൈ നീട്ടുന്നത്‌ കണ്ടപ്പോള്‍ 
ഒരിക്കലും കാഠിന്യം തോന്നിക്കാത്ത ആ ഹൃദയം കൂടുതല്‍ 
ആര്‍ദ്രമായി. “കര്‍ട്ടന്‍ വരയ്ക്കാന്‍ ആവശ്യമായ തുണി ഞാന്‍ 
വാങ്ങി തരാം. കര്‍ട്ടന്‍ വരയ്ക്കാന്‍ കെ കെ മാഷുണ്ടല്ലോ.” 
വെദ്യരുടെ ഈ വാഗ്ദാനം ഞങ്ങളെ സന്തോഷിപ്പിച്ചു. 
(30 ക. കൊണ്ട്‌ കര്‍ട്ടന്‍ വാങ്ങാനുള്ള കോറത്തുണി വാങ്ങാം) 
പക്ഷേ ഇനിയും കടമ്പകള്‍ ധാരാളം. പെയിന്‍റ്‌ വേണം, ദളവയുടെ 
ചിത്രം വേണം, വരയ്ക്കാന്‍ കാര്‍ഡ്‌ ബോര്‍ഡ്‌ വേണം 
(അന്ന്‌ ഹാര്‍ഡ്‌ ബോര്‍ഡ്‌ പ്രചാരത്തിലില്ല പ്ലൈവുഡ്‌ ഉണ്ട്‌) 
പ്ലൈവുഡിനാണെങ്കില്‍ കൂടുതല്‍ തുക വേണം. മാത്രമല്ല 
മുറിക്കാനും മറ്റും ഒരു മരപ്പണിക്കാരന്റെ സഹായവും വേണം. 
വാരി വേണം, മറ്റു ചില്ലറ സാധനങ്ങള്‍ വേണം. ആ കാലത്ത്‌ 
തൃക്കരിപ്പൂര്‍ പയ്യന്നൂര്‍ യാത്ര കാലിക്കടവു വഴിയാണ്‌. പയ്യന്നൂര്‍ 
പാലം(ഒളവറ) ഇല്ല. ഒളുവറ പാലം വരെ റോഡ്‌ പോലുമില്ല. അന്ന്‌ 
തൃക്കരിപ്പൂര്‍ പെട്ടിക്കുണ്ട്‌ റൂട്ടിലോടുന്ന പഴയ ഒരു എന്‍കെബിടി 
ബസ്സുണ്ട്‌. "നമ്പ്യാര്‍ ഡ്രൈവര്‍” അതിനെ ശുശ്രൂഷിച്ചു കൊണ്ടു 
അങ്ങോട്ടുമിങ്ങോട്ടും ഉരുട്ടിയെത്തിക്കും. റോഡ്‌ പലയിടത്തും 
നിരപ്പ്‌ കുറഞ്ഞതും ചരല്‍ നിറഞ്ഞതുമാണ്‌. 

കര്‍ട്ടന്‍ വരയ്ക്കാനുള്ള തുണി വാങ്ങാന്‍ വൈദ്യര്‍ കാശു 
തന്നു. ഞങ്ങള്‍ പിന്നീട നേരെ പോയത്‌ തൃക്കരിപ്പൂരിലെ ആദ്യകാല 
ഹാര്‍ഡ്‌ വെയര്‍ ഷോപ്പ്‌ (അന്ന്‌ അങ്ങനെ പറഞ്ഞുകൂടാ എങ്കിലും), 
മരുന്നു ഷോപ്പ്‌ ഇവ ഒന്നിച്ചു നടത്തുന്ന “മുഹമ്മദലി സ്റ്റോഴ്‌സ്‌' 
ഉടമ ഹാജിക്കയെ (ഇപ്പോഴത്തെ കുഞ്ഞമ്മദ്‌ ഹാജി അല്ലു) 
കാണാനാണ്‌. “ഞങ്ങള്‍ക്ക്‌ കുറച്ചു പെയിന്‍റ്‌ തന്നു സഹായി 
ക്കണം” എന്നു പറഞ്ഞു. ( അന്നു ഞാന്‍ കൈക്കോട്ടുകടവ്‌ ഏഎല്‍പ 
ി സ്‌കൂളില്‍ ആയിരുന്നു ജോലി ചെയ്തു വന്നത്‌). ഞങ്ങള്‍ ഞങ്ങളുടെ 
ആവശ്യകതയെക്കുറിച്ചും ബാലകൃഷ്ണന്‍ വൈദ്യര്‍ തുണി 
വാങ്ങിത്തന്ന കാര്യവും പറഞ്ഞു. അന്ന്‌ ഇനാമല്‍ 


കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ |?10 





പെയിന്‍റ്‌ നിലവില്‍ സാര്‍വ്ര്രികമല്ല. പയ്യന്നൂരില്‍ തന്നെ ഒന്നോ 
രണ്ടോ ഷോപ്പില്‍ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാര്‍ണിഷ്‌ പെയിന്‍റ്‌ 
ആണ്‌ എങ്ങും. തുണിയില്‍ വരയ്ക്കാനുള്ള കളര്‍ പൌഡര്‍ ആണ്‌ 
ഞങ്ങള്‍ ആവശ്യപ്പെട്ടത്‌. അന്ന്‌ ടെമ്പറ പൌഡര്‍ പലനിറത്തിലും 
വില്‍പ്പന ഉണ്ടായിരുന്നു. വെളുപ്പിന്‌ സിജം വൈറ്റും. പക്ഷേ, ടെമ്പറ 
പൌഡര്‍ അവിടെ ഇല്ലായിരുന്നു. ഡിസ്റ്റംബറോ സ്റ്റെയ്നറോ ഒന്നും 
മാര്‍ക്കറ്റില്‍ എത്താത്ത കാലം. ടെമ്പറപൌഡര്‍ ഗുന്ത്പശ(പന്തം) 
യില്‍ ചാലിച്ചു നിറക്കൂട്ട ഉണ്ടാക്കുന്ന പ്രകിയയാണ്‌ ആ കാലത്ത്‌ 
സാധാരണ പതിവ്‌. ഹാജിക്ക സിമന്റില്‍ ചേര്‍ക്കുന്ന കാവി പൊടി 
(൫൧ ഠ00൭) തന്നു. കുറച്ചു കറുത്ത പൊടിയും. 
ഇതുകൊണ്ട്‌ എന്തു ചെയ്യും.....? 

കാലഘട്ടം ഒരു ജൂലൈ മാസം അവസാനം ആണെന്നു 
തോന്നുന്നു.അന്നു തൃക്കരിപ്പൂരിലെ ചരല്‍ റോഡില്‍ മുമ്പത്തെ 
രാജീവ്‌ ഗാന്ധി ആശുപ്രതിക്ക്‌ സമീപമുള്ള ഓവുപാലം ഉള്ള സ്ഥലം 
(അന്ന്‌ വളരെ വീതി കൂടിയ മൂന്നു പൈപ്പാണ്‌ ഓവ്‌) അതിന്റെ 
പടിഞ്ഞാറുഭാഗത്ത്‌ ടയര്‍ ഇറങ്ങിയുരുണ്ട നീണ്ട കുഴികളില്‍ അരച്ചു 
പാകമാക്കി വെച്ചതു പോലുള്ള ചുവന്ന ചെളിയുണ്ട്‌. ഞങ്ങള്‍ രണ്ടു 
മൂന്നു പേര്‍ തകരപ്പാട്ടകളില്‍ ആ ചെളിയും കോരി കൊണ്ടുവന്നു. 
പിന്നീട്‌, അനുഭവത്തിന്റെയല്ലാ, ഇല്ലായ്മയുടെ ദുരിതം കനിഞ്ഞ 
അറിവോടെ പ്രകൃതി ചായങ്ങളെ കണ്ടെത്താനുള്ള അവസരങ്ങളായി 
പലനിറത്തിലുള്ള കല്ലുകള്‍, ചേടിക്കല്ലുകള്‍ മറ്റു നിറങ്ങള്‍ ഉണ്ടാക്കാ 
നുള്ള വിദ്യ ഈ യാത്ര ചീമേനി വരെ നീണ്ടു. ചീമേനി വരെയുള്ള 
യാര്രയില്‍ ച്ചെമ്പകാനം എന്ന സ്ഥലത്ത്‌ റോഡിന്‌ അടുത്തുതന്നെ 
ഒരു കിണര്‍ കുഴിക്കുന്നത്‌ കാണാനിടയായി. അവിടെ കൂട്ടിയിട്ട മണ്ണില്‍ 
മഞ്ഞയും വെള്ളയും നിറമുള്ള “ചേടി” കാണാനിടയായി. അതു 
ശേഖരിച്ചു. അതിനടുത്ത കൊടക്കാടിന്റെ ്രാന്ത പ്രദേശത്തെ ഒരു 
വീട്ടില്‍ ചായില്യക്കായ ഉണ്ടെന്ന്‌ കിണര്‍ കുഴിക്കുന്ന ജോലിക്കാര്‍ 
പറഞ്ഞുതന്നതു പ്രകാരം ഞങ്ങള്‍ അങ്ങോട്ടു പോയി. പുറമെ മുള്ളു 
പോലുള്ള ഭാഗമുള്ള പുറന്തോട്‌ കട്ടിയുള്ള കായ. അകത്ത്‌ നല്ല 
ചുവപ്പ്‌, കായ പിളര്‍ന്ന്‌ ഉല്‍ഭാഗം കൈ കൊണ്ടു തൊട്ടപ്പോള്‍ത്തന്നെ 
എന്തെന്നില്ലാത്ത സന്തോഷം. “ഇത്‌ സൂക്ഷിച്ച്‌ കൈകാര്യം ചെയ്യണം, 
വിഷച്ചേരുവ ഉള്ളതാണ്‌ ആ നാട്ടുകാരില്‍ ഒരാള്‍ പറഞ്ഞു. ഇതാണ്‌ 
തെയ്യം കെട്ടുകാര്‍ “മണേല്യായി ഉപയോഗിക്കുന്നതെന്നും അവര്‍ 
പറഞ്ഞു. (മുഖത്തെഴുത്തിന്‌ മണേല” ഉപയോഗിക്കുന്നു) 

നാട്ടില്‍ തിരിച്ചെത്തി. ചെടികളുടെ ഇലകള്‍ അരച്ചെടുത്ത്‌ 
അരിച്ച്‌, നീലം, കരിപ്പൊടി, കണ്മഷി ആക്കുന്നതുപോലെയുള്ള 
മഷി ഉണ്ടാക്കിയെടുത്തും ചുവന്ന ചീര, അന്നു തൃക്കരിപ്പൂരിലും 
പരിസരങ്ങളിലും കിട്ടാത്ത ബീറ്റ്റൂട്ട (ചുവപ്പു) ഇവയൊക്കെ 
ചാറെടുത്ത്‌, നൂറും പച്ചമഞ്ഞളും ഇതൊക്കെ നിറങ്ങള്‍ക്ക്‌ 
ഉപയോഗിച്ചു. പിന്നീട പ്രെസ്‌ കോ ആര്‍ട്ടിനെ കുറിച്ചും മ്യൂറല്‍ 





ഗരി ജഃ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ചിത്രകലയെക്കുറിച്ചും അറിയാന്‍ അവസരം കിട്ടുമ്പോഴാണ്‌ ഇത്തരം 
പ്രകൃതി വര്‍ണ്ണങ്ങള്‍ ഞാന്‍ പണ്ടേ (അറിയാതെ) ഉപയോഗിച്ചതായി 
തെളിഞ്ഞത്‌. 

വളരെ വിഷമം സഹിച്ചും നാലഞ്ചു ദിവസം കൊണ്ട്‌ ഉദ്ദേശിച്ച 
കര്‍ട്ടന്‍ പൂര്‍ത്തിയാക്കി. ആരുടെയോ ഭാഗ്യം കൊണ്ടോ എന്തോ കര്‍ട്ടന്‍ 
ഉദ്ദേശിച്ചതിലും നന്നായി. സ്രെകട്ടേറിയറ്റിന്റെ ദൃശ്യം ആയതുകൊണ്ട്‌ 
വരയില്‍ ജ്യാമിതീയ തിയറിയും വീക്ഷണകോണും ഒക്കെ നോക്കണം. 
കര്‍ട്ടന്‍ വരയ്ക്കുമ്പോഴും അകന്നുനിന്ന്‌ നോക്കി തെറ്റു 
തിരുത്തുവാന്‍ സൌഈകര്യമുണ്ടായിരുന്നു. ഞങ്ങള്‍ എല്ലാവരുടെയും 
മനസ്സ്‌ കുളിര്‍ത്തുവെങ്കിലും അടുത്ത ഘട്ടത്തെ കുറിച്ച്‌ ഓര്‍ത്തപ്പോള്‍ 
നിശ്വാസങ്ങള്‍ക്ക്‌ ചൂടേറി. വേലുത്തമ്പി ദളവയുടെ പ്രതിമ കട്ടട്ടും 
ഉണ്ടാക്കണം. ദളവയുടെ വേഷത്തിന്‌ ഡ്രസ്സ്‌, മറ്റു കോസ്റ്റ്യൂംസ്‌ ഇവ 
ഉണ്ടാക്കണം. അതിന്‌ നിര്‍ബന്ധമായും വേലുത്തമ്പി ദളവയുടെ ചിത്രം 
വേണം. എല്ലാറ്റിലും ഉപരിയായി ഇതിനൊക്കെ സാമാന്യം പൈസ 
വേണം. എന്ത്‌ ചെയ്യാന്‍......? 


തുടര്‍ന്ന്‌ ആ കാഘഘട്ടത്തില്‍ത്തന്നെ തൃക്കരിപ്പൂരില്‍ സജീവമായി 
പ്രവര്‍ത്തിച്ചുകൊണ്ടിരിക്കുന്ന കെ എം കെ സ്മാരക കലാസമിതി 
യുമായും ബന്ധപ്പെടാറുണ്ട്‌. ഏതു കലാ സംഘടന നാടകം 
അവതരിപ്പിച്ചാലും ബി എസ്‌ എസ്‌ നാടകങ്ങളെയാണ്‌ ജനങ്ങള്‍ 
ആവേശത്തോടെ ഉള്‍ക്കൊണ്ടിരുന്നത്‌. അലവില്‍ ദേശീയ കലാ 
സമിതിയുടെ രാഷ്ഷ്്രീയ നാടകവും തൃക്കരിപ്പൂര്‍ ബി എസ്‌ എസ്‌ 
കലാസമിതിയുടെ സാമൂഹ്യ നാടകവും അന്നത്തെ സംസാരവിഷയം 
തന്നെയായിരുന്നു. 

ബി എസ്‌ എസ്‌ കലാസമിതിയുടെ നാടകങ്ങളുടെ 
പ്രത്യേക പ്രസക്തി അതിലെ രംഗത്തിനും നാടക തന്തുവിനും 
അനുയോജ്യമായ ഗാനങ്ങളിലായിരുന്നു. നാടകത്തിനുള്ള 
ഗാനങ്ങള്‍ ഞാന്‍ തന്നെ എഴുതുന്നു എന്നതും ഒരു അനുകൂല 
ഘടകമാണെങ്കിലും അന്നത്തെ ഞങ്ങളുടെ നാടക ഗാനങ്ങള്‍ക്ക്‌ 
രൂപവും ഭാവവും ജീവല്‍ തുടിപ്പും നല്‍കുന്നത്‌ പാപ്പിനിശ്ശേരി മൊയ്തു 
എന്ന സംഗീതകാരന്റെ സംഗീതമായിരുന്നു. ഹിന്ദുസ്ഥാനി രാഗമായും 
സംഗീതമായും കൂടുതല്‍ ബന്ധവും വിവരവുമുള്ള മൊയ്തുവിന്റെ 
സംഗീത സംവിധാനം ശ്രദ്ധേയമായിരുന്നു. ഹിന്ദി ഗാനങ്ങള്‍ നന്നായി 
പാടും. അനുയോജ്യമായ കണ്ഠവും. 

ഈ കാലത്താണ്‌ 1966ല്‍ മംഗലാപുരം കേരള സമാജത്തിനു 
വേണ്ടി “വിഷക്കാറ്റ്‌ എന്ന സി എല്‍ ജോസിന്റെ നാടകവുമായി 
ബന്ധപ്പെടുന്നത്‌. ഒരു പ്രാവശ്യം റിഹേഴ്‌സലിന്‌ പോയപ്പോള്‍ ഒരു 
സംഗീത സംവിധായകനെ മുന്‍കൂട്ടി ഏല്‍പ്പിച്ച കാര്യവും ചില 
കാരണങ്ങളാല്‍ ആ ടീമിനെ ഒഴിവാക്കിയ കാര്യവും( ഒന്ന്‌ കൂടുതല്‍ 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ |? 


ചാര്‍ജ്‌, പിന്നെ 'വെള്ളത്തിന്റെ' ആവശ്യം) പറഞ്ഞത്‌. അതിനാല്‍ 
മാഷ്‌ തന്നെ ഒരു സംഗീതസംവിധായകനേയും സംഘടിപ്പിക്കണമെന്ന്‌ 
പറഞ്ഞു. (അന്ന്‌ 1966 ല്‍ കേരള സമാജം പ്രസിഡണ്ട്‌ കണ്ണൂരിലുള്ള 
ഒരു പണിക്കര്‍( ആയുര്‍വേദ ഫാര്‍മസി) ആയിരുന്നു പേര്‍ 

ഓര്‍മ്മയില്ല. കൂടുതല്‍ നടന്മാരും സെന്ര്രല്‍ ടെലിഫോണ്‍സിലെ 
ജീവനക്കാരായിരുന്നു. മംഗലാപുരം സ്റ്റേഷനില്‍നിന്നും അധികം 
ദൂരമല്ലാത്ത ഹോട്ടല്‍ എവര്‍ഗ്രീന്‍ ആയിരുന്നു താമസസ്ഥലം. 
റിഹേഴ്‌സല്‍ ഇവിടെയുള്ള ഒരു ഹാളിലായിരുന്നു. അന്ന്‌ ആ 
ഹോട്ടലില്‍ തൃക്കരിപ്പൂരിലെ മുറക്കാട്ടെ കൃഷ്ണന്‍ (തങ്കയം) 
ജോലിക്കാരനായുണ്ടായിരുന്നു. ഞങ്ങള്‍ അനമ്യാന്യം കണ്ടതും 
ആകസ്മികമായിരുന്നു. അങ്ങനെ എനിക്കവിടെ ഒരു നാട്ടുകാരനേയും 
കിട്ടി. (കൃഷ്ണന്‍ പില്‍ക്കാലത്ത്‌ ദുബായിയില്‍ പോയി കുറേക്കാലം)... 


കേരള സമാജത്തിന്‌ ഒരു സംഗീത സംവിധായകനെ കണ്ടെത്താന്‍ 
എനിക്ക്‌ അധികം പ്രയാസപ്പെടേണ്ടി വന്നില്ല. ബി എസ്‌ എസ്സിന്റെ 
കുടുംബത്തിലെ കാരണവരായ അന്ന്‌ ഞങ്ങളേക്കാള്‍ പ്രായമുള്ള 
മൊയ്തുവിനെ തന്നെ ആ കാര്യം ഏല്‍പ്പിച്ചു. നാടകത്തിലെ 
“ലീലാമ്മ നഴ്‌സ്‌” എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്‌ 
തളിപ്പറമ്പിലെ (കുളപ്പുറം) ജെസ്സി ആയിരുന്നു. നന്നായി പാടും. 
ആ കാലത്ത്‌ “ചെമ്മീന്‍” സിനിമയുടെ പരസ്യം മംഗലാപുരത്തെ 
പല മതിലിലും ചുമരിലും കാണാം. ഫ്ലൂറസെന്‍റ്‌ കളറില്‍ 
പ്രശസ്തനായ, പരസ്യ കലയുടെ കുലപതിയായ, എസ്‌ എ 
നായരുടെ ശ്രദ്ധേയവും വളരെ പുതുമയുള്ളതുമായ വളരെ വലിയ 
പോസ്റ്ററും അതില്‍ കറുത്തമ്മയുടെയും പരീക്കുട്ടിയുടെയും സ്റ്റില്‍ 
ഫോട്ടോഗ്രാഫുകള്‍ കൂറ്റന്‍ ര്സാവുമായി കടലില്‍ ജീവന്മരണ സമരം 
ചെയ്യുന്ന പളനിയുടെ ചിത്രം...... മാനസ മൈനേ വരൂ.....” എന്ന 
വിഷാദ ഗാനത്തിന്റെ അലയൊലികള്‍ അങ്ങിങ്ങായി കേള്‍ക്കുന്ന 
കാലം. മലയാള സിനിമയില്‍ പുതിയ ചാകരക്കൊയ്ത്തിന്‌ പ 
മത്തന്‍ വലക്കാര്‍ മരയ്ക്കാരും ആവേശം പൂണ്ട കാലം. മൊയ്തു 
ഒരു ദിവസം റിഹേഴ്‌സല്‍ കഴിഞ്ഞു വിശ്രമിക്കുമ്പോള്‍ മൊയ്തുവി 
ന്റെ ഹിന്ദുസ്ഥാനി ചേരുവയുള്ള ഡബിള്‍ ഹാര്‍മോണ്ിയത്തിന്റെ 
ആരോഹണാവരോഹണങ്ങളില്‍ വിരല്‍ പായിച്ച്‌ റീഡ്സിന്‌ 
വിരാമമിട്ടു. “മധുബന്‍ മെ രാധികല തേരെ...” എന്ന സെമി 
ക്ലാസിക്കല്‍ ഹിന്ദി ചലചിര്ര ഗാനം ആലപിക്കാന്‍ തുടങ്ങി. 

എല്ലാ കാതുകളും മനസ്സുകളും ആ ശബ്ബത്തിന്റെ ഭാവത്തിലും 
ലയത്തിലും മുങ്ങിക്കുളിച്ചു. കേരള സമാജത്തിന്റെ ര്രവര്‍ത്തകര്‍ 
ക്കു പുറമെ ഹോട്ടലിലെ ഒന്നു രണ്ടു ജീവനക്കാരും അവിടെ 
ഉണ്ടായിരുന്നു. തുടര്‍ന്ന്‌ ദര്‍ബാരി കാനഡയില്‍ റാഫി പാടി അന 
ശ്വരമാക്കിത്തീര്‍ത്ത “ബൈജു ബാവിര' യിലെ “ഭഗ്‌!വാന്‍..... 





ഗഗഗ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ദുനിയാ കെ രഖ്‌ വാലെ.....” എന്ന ഗാനവും. ആ സംഗീതകാരനെ, 
ഗായകനെ എല്ലാവര്‍ക്കും ഇഷ്ടപ്പെട്ടു ആരാധിക്കപ്പെട്ടു എന്നു 
പറയുന്നതാവും ശരി. അപ്പോള്‍ അവിടെ കൂടിയിരുന്നവര്‍ 
“ചെമ്മീനിലെ പാട്ട പാടുമോ ?” എന്നായി ചോദ്യം. ഞാന്‍ 
മൊയ്തുവിന്റെ മുമ്പില്‍ മാനസ മൈനയെ കൂടു തുറന്നു വിട്ടു. 
മൊയ്തുവിന്റെ ഹമ്മിംഗിന്റെ വിഷാദാത്മകതയില്‍ തന്നെ ആ 
പാട്ടു മുഴുവന്‍ ആസ്വദിച്ച പ്രതീതി ശ്രോതാക്കള്‍ക്കുണ്ടായി...... 
തുടര്‍ന്ന്‌ ജെസ്സിയോടൊപ്പം “പുത്തന്‍ വലക്കാരേ.....” പാടി..... 
ചുരുക്കിപറഞ്ഞാല്‍ മൊയ്തു എന്ന ഗായകന്‍ അവരുടെ സ്വന്തമായി 
മാറി. ജെസ്സിക്ക്‌ പുറമെ ഒരു സ്ര്രീ കഥാപാത്രം മംഗലാപുരത്തു 
തന്നെയുള്ള ഒരു യുവതി ആയിരുന്നു. റിഹേഴ്സലില്‍ കൂടി 
അവരും മെച്ചപ്പെട്ടു. മംഗലാപുരം ടനണ്‍ഹാളില്‍ വെച്ചായിരുന്നു 
നാടകാവതരണം. ഞങ്ങള്‍ തൃക്കരിപ്പൂര്‍ ബി എസ്‌ എസില്‍ 
നിന്നും കൊടുക്കുന്നതിന്റെ അഞ്ചിരട്ടി ചാര്‍ജ്ജും നല്ല അഭിപ്രായ 
വും മംഗലാപുരത്തുനിന്നും കിട്ടി. മൊയ്തുവിനു പുറമെ തബലിസ്റ്റ്‌ 
ഉസ്മാന്‍, ഷായി ബാബു പ്രേോംച്ന്്രന്‍, കണ്ണൂര്‍ രാഗത്തിലെ ഒരു 
വയലിനിസ്റ്റും ഉണ്ടായിരുന്നു...... 


ഈ കാലഘട്ടങ്ങളില്‍ ഒക്കെ തൃക്കരിപ്പുരിലും പരിസര പ്രദേശങ്ങളായ 
കന്നുവീട്‌ കടപ്പുറം, വലിയപറമ്പ്‌, ഇടയിലെക്കാട്‌ തുടങ്ങിയ വിവിധ 
സ്ഥലങ്ങളില്‍ നാടക സംവിധാനവും ചമയവുമായി ബന്ധപ്പെട്ട്‌ ബി 
എസ്‌ എസ്‌ കലാസമിതിക്കു ശേഷം കെ എം കെ യുമായി കൂടുതല്‍ 
അടുത്തു ബന്ധപ്പെടാന്‍ അവസരം കിട്ടി. കൂടാതെ തൃക്കരിപ്പൂര്‍ ദേശ 
യ കലാവേദി, ജനശക്തി നടക്കാവ്‌, ദേശാഭിമാനി തീയേറ്റേഴ്‌സ്‌, 
ഉദയ ചൊവ്വേരി, എം എ എം ആര്‍ട്സ്‌ ക്ലബ്‌ തങ്കയം, നവജീവന്‍ 
തങ്കയം, അനീബസെന്‍റ്‌ മെമ്മോറിയല്‍ ആര്‍ട്സ്‌ ക്ലബ്‌, 

ഒളവറ £1൩ട, വിജ്ഞാനദായിനി വായനശാല, മാണിയാട്ട തുടങ്ങിയ 
കലാസമിതികളുമായി ബന്ധപ്പെട്ട പ്രവര്‍ത്തിച്ചു പല കാലങ്ങളിലായി. 
1957ല്‍ ആണെന്നുതോന്നുന്നു അന്തരിച്ചു നാടകനടനും ഗായകനും 
ആയിരുന്ന ശ്രീ എന്‍ അബ്ദുല്‍ ഖാദര്‍ മാസ്റ്റര്‍ (ആയിറ്റി സ്കൂള്‍) 
ആദ്യകാല കഥാപ്രസംഗികനായിരുന്ന ശ്രീ കെ കെ ഈയ്യക്കാട്‌ 
എന്നിവരുമായി ബന്ധപ്പെട്ട്‌ ഈയ്യക്കാട്‌ അവതരിപ്പിച്ച ശ്രീ മന്ദിരം 
കെ പി യുടെ “ഓണമുണ്ടും ഓടക്കുഴലും” എന്ന നാടകത്തില്‍ 
പ്രവര്‍ത്തിച്ചു. അന്ന്‌ 18 വയസ്സ്‌ പ്രായം. . മെയ്ക്കപ്പ്‌ സ്വത്രന്രമായി 
ചെയ്തത്‌ ഇതിനാണെന്നു തോന്നുന്നു. ഖാദര്‍ മാഷും സഹായിച്ചു. 
സെന്‍റ്‌ പോള്‍സ്‌ യു പി സ്‌കൂളില്‍ അധ്യാപകനായി വിരമിച്ച 
ദിവാകരന്‍ മാസ്റ്ററുടെ അനുജന്‍ കരുണാകരനായിരുന്നു ബാലനടന്‍. 
കെ കെ ഇയ്യക്കാട്‌ സ്രതീകഥാപാര്തം ആണെന്നു തോന്നുന്നു....... 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ |? 


വര്‍ഷം ഓര്‍മ്മയില്ല 1975 ലോ 76 ലോ ദേശീയ കലാവേദിക്കു 
വേണ്ടി ഡോക്ടര്‍ ഇന്ദുകുമാറിന്റെ “തൃഷ്ണ്‌ എന്ന നാടകം (അന്നുവരെ 
കണ്ട സാമാന്യമായ നാടക ഫോര്‍മുലയില്‍ നിന്നും വ്യത്യസ്തം) 
സംവിധാനം ചെയ്തു രംഗപടവും ചമയവും....... ഒരു ഓണാഘോഷ 
പരിപാടിക്ക്‌ വേണ്ടിയായിരുന്നു. നാടകത്തിലെ സംഗീത നിര്‍വഹണം 
കണ്ണൂരിലെ ജോസും ഫിലിപ്പും (വയലിന്‍ ഗിത്താര്‍) മാര്രമായിരുന്നു. 
കുറച്ചു റിക്കോര്‍ഡ്‌ ചെയ്ത സംഗീതവും. ഒരു മനശാസ്ത്ര നാടക 
ത്തോടൊപ്പം നല്ലയൊരു ര്രമകാത്മകവും ആയിരുന്നു. ഒന്നര മണിക്കൂര്‍ 
ദൈര്‍ഘ്യം ഒരു രംഗം ദീപവിതാനത്തിന്‌ വളരെയേറെ സാധ്യതയുള്ള 
നാടകം. (കണ്ടമാനം ദീപം വെച്ചു കെട്ടുക എന്നല്ല ഉദ്ദേശ്യം) മാര്രമല്ല, 
ക്രിയാംശങ്ങള്‍ക്ക്‌ ഒട്ടുവളരെ അവസരമുണ്ടാക്കുന്ന രചന... 

ചെയ്യാന്‍ പോകുന്ന നാടകത്തെക്കുറിച്ചും നാടകം സംവിധാനം 
ചെയ്യുന്ന രീതിയെക്കുറിച്ചും ഒരു പായ കടലാസില്‍ രംഗപടം മുതല്‍ 
വരച്ച്‌ ,ദീപ വിതാനവും മറ്റുപലതും മാര്‍ക്കു ചെയ്തു വിശദമായ 
കത്ത്‌ നാടകകൃത്തിന്‌ എഴുതി. അവസരം ഉണ്ടെങ്കില്‍ ഫൈനല്‍ 
റിഹേഴ്‌സലിന്‌ തൃക്കരിപ്പൂരില്‍ എത്തുവാനും കത്തില്‍ സൂചിപ്പിച്ചു. 
ഇന്ദു കുമാര്‍ കത്തിന്‌ മറുപടി അയച്ചു. “നാടകം ഒരു സംവിധായകന്റെ 
കല എന്ന്‌ തികച്ചും അര്‍ത്ഥമാക്കുന്ന ക്രിയയാണ്‌ സാറില്‍ കൂടി 
ഞാന്‍ കാണുന്നത്‌. നാടകം അവതരണത്തില്‍ ഉന്നതനിലവാരം 
പുലര്‍ത്തും എന്നതില്‍ ഞാന്‍ ഉറച്ചു വിശ്വസിക്കുന്നു. നാടകം 
കാണാന്‍ തൃക്കരിപ്പൂരില്‍ വരണമെന്ന്‌ അതിയായ ആഗ്രഹമുണ്ട്‌. 
ഫൈനല്‍ ഇയര്‍ പരീക്ഷ ആയതുകൊണ്ട്‌ വളരെ തയ്യാറെടുപ്പ്‌ 
വേണ്ടതിനാല്‍ വരാന്‍ വിഷമമാണ്‌....“(ഈ സമയം ശ്രീ സുധാകരന്‍ 
ഡോക്ടറും ഇന്ദു കുമാറിന്റെ കൂടെ പഠിക്കുന്ന അവസരം) 

“തൃഷ്ണ” തികച്ചും കലാ മേന്മ അര്‍ഹിക്കുന്ന നല്ല നിലവാ 
രമുള്ള അവതരണം ആണെന്ന്‌ നാടകപ്രേമികള്‍ വിലയിരുത്തി. ഈ 
നാടകത്തില്‍ തോമസ്‌ എന്ന മാനസിക രോഗിയായി ഇളമ്പച്ചിയിലെ 
പി സി രാധാകൃഷ്ണന്‍( (ഇപ്പോള്‍ റിട്ടയേഡ്‌ ആയി; നല്ല മിതാഭിനയം 
കാഴ്ചവെച്ചു. രാധാകൃഷ്ണന്റെ ഭാര്യയായ കഥാപാത്രത്തിനു വേണ്ടി 
ഒരു പശ്ചാത്തല ഗാനത്തിന്‌ അന്ന്‌ നന്നേ ബുദ്ധിമൂട്ടേണ്ടിവന്നു. സ്വന്തം 
ഭാര്യയെ ഒരു യക്ഷിയെപ്പോലെ ഭയക്കുന്ന തോമസിന്റെ മാനസി 
കാവസ്ഥ തിരിച്ചെടുക്കാനുള്ള ഹൃദയ വ്യധ നിറഞ്ഞ കഥാപാഠര്തമാണ്‌ 
ഈ സ്ര്രീകഥാപഠ്രതം. ഇവരുടെ മാനസികാവസ്ഥ വരച്ചുകാട്ടാ 
നുള്ള ഗാനത്തിന്റെ അന്വേഷണം കൊറ്റി പീപ്പിള്‍സ്‌ സാണ്ട്സിലെ 
ഗോവിന്ദന്‍ മുഖാന്തരം തലശ്ശേരി 'സൈബൂുസ്‌' ലൈറ്റിലേക്കും 
നീണ്ടു. നീലേശ്വരത്തെ കുഞ്ഞമ്പു എന്ന ഓപ്പറേറ്ററെയും ഗോവിന്ദന്‍ 
(പീപ്പിള്‍സ്‌) ഏല്‍പ്പിച്ചു. അന്വേഷണങ്ങള്‍ക്കു ശേഷം അന്നത്തെ രണ്ടു 
ധ്രാമഫോണ്‍ വലിയ റെക്കോര്‍ഡ്‌ കുഞ്ഞമ്പു എത്തിച്ചു. അതില്‍ 
നിന്നും ഞാന്‍ മനസ്സില്‍ ആഗ്രഹിച്ച പ്രമേയ പ്രസക്തിയുള്ള ഒരു 
ഗാനം എനിക്കു കിട്ടി. ” അഭിനവ ജീവിത നാടകവേദിയില്‍ അഭിന 





0041 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


യിക്കറിയാത്ത വളേ.....” എന്ന ഗാനം. ഈ ഗാനം പശ്ചാത്തലമാക്കി 
വളരെയേറെ വൃത്യസ്തമായ ചലനങ്ങളും പോസുകളും ഭാവങ്ങളും 
കൊണ്ടു്‌ ഒരു രംഗം സജീവമാക്കിയെടുത്തു. ഈ കാലത്ത്‌ ദേശീയ 
കലാവേദിയുടെ ഒരു സജീവ പ്രവര്‍ത്തകനായ ശ്രീ സി അബ്ദുല്‍ 
ഖാദര്‍, തൃക്കരിപ്പൂരിലെ കെ സുധാകരന്‍ (ഡോക്ചര്‍) ഖാദര്‍ 
എല്‍എല്‍ബി ക്കും സുധാകരന്‍ എബിബിഎസ്നും പഠിക്കുന്നു 
എന്നിവര്‍ ഇന്ദു കുമാറിനോട നാടകത്തെക്കുറിച്ചും ജനത്തിന്റെ 
അഭിപ്രായവും അവരുടെ അഭിപ്രായവും പറഞ്ഞു. പിന്നീടു വന്ന ഇന്ദു 
കുമാറിന്റെ കത്തില്‍ കൂടിയാണ്‌ ഈ വിവരം ഞാന്‍ അറിയുന്നത്‌....... 


നാടകാഭിനയം, സംവിധാനം ഈ പ്രവൃത്തികള്‍ തുടരുമ്പോഴും കര്‍ണാ 
ടക സംഗീതത്തെക്കുറിച്ച്‌ കുറച്ച്‌ അറിയാനും രാഗ ഭാഗങ്ങളെക്കുറിച്ച്‌ 
മനസ്സിലാക്കാനും ശ്രമം തുടര്‍ന്നു. സംഗീതത്തോടുള്ള താല്‍പര്യ 
ത്തെക്കാളുപരി നാടക സംവിധായകന്‍ സംഗീതത്തില്‍ സാമാന്യ 
ബോധമുണ്ടെങ്കില്‍ നാടകാവതരണത്തില്‍ ഒരു വലിയ സഹായ 
മാവും എന്നതുകൊണ്ടുമാണ്‌ . കച്ചേരി നടത്താനോ സംഗീതം 
പഠിച്ചു എന്ന്‌ പറഞ്ഞു ഈറ്റം കൊള്ളാനുമല്ല, സംഗീതത്തിന്റെ 
ശാസ്ര്രീയ സ്വഭാവവും കുറെ സ്വരസ്ഥാനങ്ങളും ഉള്‍ക്കൊള്ളുക 
എന്നതുകൊണ്ടുതന്നെ. കര്‍ണാടക സംഗീതം എന്റെ കാഴ്ചപ്പാടില്‍ 
മതാധിഷ്ഠിതവും വരേണ്യ സ്വഭാവമുള്ള സങ്കല്പ ദേവിദേവന്മാരുടെ 
സ്തുതിഗീതങ്ങളുമാണ്‌. ഇത്തരം കാര്യങ്ങളോട്‌ അശേഷം താല്പ 
ര്യം എനിക്കില്ലാത്തതുകൊണ്ട്‌ കീര്‍ത്തനങ്ങളും മറ്റും ഒഴിവാക്കാന്‍ 
താല്പര്യം കാണിച്ചു. (ആദ്യകാലങ്ങളില്‍ ഈ കാര്യത്തില്‍ ഇത്ര 
കടുത്ത നിര്‍ബന്ധം ഇല്ലായിരുന്നു) എന്നാല്‍ ഹിന്ദുസ്ഥാനി സംഗീത 
ത്തില്‍ ഇത്തരം “ഇടപാട്‌” ഇല്ല. ഇപ്പോഴും ചില ഭക്തി ഗാനങ്ങള്‍ 
എന്നു പറയുന്ന ഉല്‍പ്പന്നം കേള്‍ക്കാറുണ്ടെങ്കിലും അതിലെ സ്തുതി 
ഗീതങ്ങളായ സാഹിത്യ ശബ്ദങ്ങളെയല്ല ഇഷ്ടപ്പെടുന്നത്‌; അതിലെ 
സംഗീതത്തെയാണ്‌ പ്രത്യേകിച്ചും ശുദ്ധ സംഗീതത്തെത്തന്നെ. എന്റെ 
ഭാഷയില്‍ പറഞ്ഞാല്‍, മത്സ്യക്കറിയിലെ ചാറ്‌ ഞാന്‍ ഇഷ്ടപ്പെടുന്നു. 
കഷണങ്ങള്‍ അതിലെ സതുതിഗീത വാക്കുകള്‍ അത്‌ ഇഷ്ടമല്ല. 
അതിലെ സ്വാദിഷ്ടമായ ചാറ്‌ രുചിക്കുന്നതു പോലെ അതിലെ 
സംഗീതം മാത്രം ഇഷ്ടപ്പെടുന്നു.” 

ഹിന്ദുമതത്തിലെ സങ്കല്‍പ ദൈവങ്ങളെ ശിവകാശി 
കലണ്ടര്‍ രൂപത്തിലായാലും കരിങ്കല്‍ രൂപത്തിലായാലും കളിമണ്‍ 
രൂപത്തിലായാലും അത്‌ ഒരിക്കലും ഉള്‍ക്കൊള്ളുവാന്‍ ഞാന്‍ തയ്യാറല്ല. 
അതിനാല്‍ കര്‍ണാടക സംഗീതത്തിലെ കൃതികളോട താല്പര്യ 
മില്ല. അതേസമയം അതില്‍ അലിഞ്ഞുചേര്‍ന്ന സംഗീതത്തേയും 
രാഗ ഭാവത്തെയും വളരെയധികം ഇഷ്ടപ്പെടുന്നു. രാഗങ്ങളില്‍ 
ഹിന്ദോളവും സിന്ധു ഭൈരവിയും അഭേരിയും ഏറ്റവും ഇഷ്ടപ്പെട്ട 


കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ |? 





രാഗങ്ങളാണ്‌. ശിവരഞ്ജിനി, ദര്‍ബാരി , കാനഡ, രേവതി ഇവയും 
തുടര്‍ന്നുള്ള ഇഷ്ട രാഗങ്ങളാണ്‌. സംഗീത സംബന്ധിയായ വായന 
ശീലവും ഒട്ടുവളരെ ഇല്ലെങ്കിലും എളിയ രീതിയിലുള്ള കേള്‍വി 
ജ്ഞാനവും, പിന്നെ, ഇത്തരം ആളുകള്‍ ചേര്‍ന്നിരിക്കുമ്പോള്‍ 
ചര്‍ച്ചകളില്‍ കൂടി ഉരുത്തിരിയുന്ന അനുഭവങ്ങളുമെല്ലാം ചേരുമ്പോള്‍ 
കുറച്ചെന്തൊക്കെയോ രാഗങ്ങളെ പെട്ടെന്ന്‌ മനസ്സിലാക്കാനും 
പറയുവാനും കഴിയും. 

അതുപോലെ ചിത്രകലയില്‍ താല്‍പര്യമുള്ളതിനാല്‍ 
അതുമായി ബന്ധപ്പെട്ട വായനാശീലവും നിരീക്ഷണവും ഉണ്ട്‌. 
അതിനാല്‍ ഒരു ചിര്രകലാസ്വാദകന്റെ ഉള്‍ക്കാഴ്ചയോടും 
സൌന്ദര്യാത്മക സമീപനത്തോടെയും പലതും “നോക്കിക്കാണു 
വാനും” അതിന്റെ നല്ല സാധ്യതകള്‍ നാടകത്തില്‍ ചാലിച്ചു 
ചേര്‍ക്കുവാനും സാധിക്കുന്നുണ്ട്‌. ചെറിയ രീതിയിലുള്ള കാവ്യഭാവന 
യ്ക്കും എന്റെ മനസ്സിന്റെ അകത്തളത്തിന്റെ ഏതോ ഒരു മൂലയില്‍ 
ഇടം ഉള്ളതുകൊണ്ടും ഒരു സാഹിത്യ വിദ്യാര്‍ത്ഥിയുടെ സമീപനം 
ഉള്ളതുകൊണ്ടും ഞാന്‍ ചെയ്യുന്ന ഏതു കലാപരമായ പ്രവൃത്തിയിലും 
ഇതിന്റെയൊക്കെ സ്വാധീനം കാണും എന്നതു തീര്‍ച്ചയാണ്‌. 

അന്ധമായ ആരാധനയോട്‌ സമരസപ്പെട്ടു പോകാന്‍ 
ഒരിക്കലും സാധ്യമല്ലെങ്കിലും ഞാന്‍ നൂറു ശതമാനവും ഈശ്വര 
വിശ്വാസിയാണ്‌. പ്രകൃതിയാണ്‌, പ്രപഞ്ചമാണ്‌ എന്റെ ഈശ്വരന്‍. 
മനുഷ്യന്‍ മണ്ണില്‍ തീര്‍ത്ത ദൈവങ്ങളെ മാത്രമേ ഞാന്‍ 
വെറുക്കുന്നുള്ളൂ മനുഷ്യ ദൈവങ്ങളേയും. ഈ അനിര്‍വചനീയമായ 


1964 മുതല്‍ പ്രൊഫഷണലായിത്തന്നെ ചമയക്കാരനായി (മെയ്ക്കപ്പ്‌) 
പ്രവര്‍ത്തിച്ചു വരുന്നു. 40 വര്‍ഷത്തിനിടയില്‍ അയ്യായിരത്തില്‍പരം 
മുഖങ്ങള്‍ക്ക്‌ ചായം തേച്ചു കാണും. സാമൂഹൃ നാടകത്തില്‍ 
നാലപതിനും അമ്പതിനുമിടയില്‍ ക്യാരക്ടര്‍ മെയ്ക്കപ്പ്‌ ചെയ്തിട്ടു 
ണ്ടാകും. മെയ്ക്കപ്പ്‌ ജോലിയില്‍ മൂന്നു നാല്‍ നല്ല അനുഭവങ്ങള്‍ 
ഉണ്ടായി... 

ഇളമ്പച്ചി സ്കൂള്‍ ഹൈസ്കൂളായി ഉയര്‍ത്തിയ കാലം 1980. 
എട്ടാം തരത്തിലെ നാലു കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട്‌ ശ്രീ ജി. 
ശങ്കരപ്പിള്ളയുടെ “മോചനം” എന്ന നാടകം യൂത്ത്‌ ഫെസ്റ്റിവലില്‍ 
അവതതരിപ്പിക്കുന്നു. ഒരു ജയില്‍ മുറിക്കകത്തെ സംഭവം. പിന്‍ 
കര്‍ട്ടന്‍ വെള്ള മാത്രം. അതില്‍ കുറച്ചു വലിപ്പത്തില്‍ പറക്കുവാന്‍ 
ചിറകടിച്ച്‌ വൃശ്രത കാണിക്കുന്ന പക്ഷി. പക്ഷേ, രണ്ടു കാലുകളും 
ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. സജസ്റ്റീവായ രംഗപടം. നാടകത്തില്‍ ജയില്‍ 
പുള്ളികളുടെ കൂട്ടത്തില്‍ ഒരു വയസ്സനും ഉണ്ട്‌. ശാരീരികമായി 
ശേഷി കുറഞ്ഞ ഒരു വയസ്സന്‍. അന്ന്‌ എട്ടാം ക്ലാസിലെ കുട്ടിയുടെ 





0201 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


പ്രായം 13 വയസ്സും ഈ 13 വയസ്സുകാരനെ കൃത്രിമ വിഗ്ഗുണ്ടാക്കി 
മുക്കാലും കഷണ്ടിയുള്ള മറ്റു ഭാഗങ്ങളില്‍ നരച്ച മുടി പറ്റെ വളര്‍ന്നും 
താടിരോമങ്ങളും വളര്‍ന്ന വിവശനായ 270 75 വയസ്സു തോന്നിപ്പിക്കുന്ന 
ഒരു വയസ്സനാക്കി മാറ്റി. ഈ ജോലി കണ്ടവര്‍ കണ്ടവര്‍ അഭിനന്ദിച്ചു. 
കാസര്‍ഗോട്‌ ഗവണ്‍മെന്‍റ്‌ ഹൈസ്‌കൂളിലെ ഞങ്ങളുടെ ഗ്രീന്‍ റൂമിന്റെ 
അടുത്തു ആളുകള്‍ നിറയുന്നു. ഒരു വയസ്സനെ കണ്ടു രസിക്കുന്നു. 
തൊട്ടടുത്ത മുറിയില്‍ തൃക്കരിപ്പൂര്‍ ഹൈസ്കൂളിലെ കുട്ടികള്‍ 
അവിടെ ഡ്രോയിങ്‌ മാസ്റ്റര്‍ ശ്രീ വി പി ബാലകൃഷ്ണന്‍ മാസ്റ്ററാണ്‌ 
മെയ്ക്കപ്പ്‌ ചെയ്യുന്നത്‌. തൊട്ടടുത്ത മുറിയിലെ വയസ്സനെ കാണാന്‍ 
ബാലകൃഷ്ണന്‍ മാസ്റ്ററുമെത്തി. എന്നെ വളരെയധികം അഭിനന്ദിച്ചു. 
(ബാലകൃഷ്ണന്‍ മാസ്റ്റര്‍ ഡ്രോയിങ്‌ ലോവര്‍ പരീക്ഷയ്ക്കു എനിക്ക്‌ 
പരിശീലനം നല്‍കിയിരുന്നു) അടുത്തു നിന്നു നോക്കിയാല്‍ 

പോലും കൃത്രിമത്വം തോന്നിക്കാത്ത വിധത്തിലായിരുന്നു വേഷം. 
പലരും കണ്ടു. പല ഡ്രോയിങ്‌ അധ്യാപകരും ചമയക്കാരും ഈ 
വേഷം കാണാന്‍ വന്നിരുന്നു. എല്ലാവരുടെയും സന്മനസ്സു നിറഞ്ഞ 
അഭിനന്ദനങ്ങള്‍ കിട്ടി. 

1974 മുതല്‍ കോഴിക്കോട്‌ ആകാശവാണിയില്‍ കൂടി 
നാടകത്തിന്‌ ശബ്ദം കൊടുത്തു തുടങ്ങി. ആദ്യമൊക്കെ വര്‍ഷത്തില്‍ 
രണ്ടു നാടകങ്ങള്‍ കിട്ടുമായിരുന്നു. പിന്നെ ഒന്നാവാന്‍ തുടങ്ങി. 
(ഓഡിയേഷന്‍ കഴിഞ്ഞ്‌ കൂടുതല്‍ ആള്‍ക്കാര്‍ വരാന്‍ തുടങ്ങി) 
1991ല്‍ കണ്ണൂര്‍ എഫ്‌ എം നിലയം ആരംഭിച്ചതോടെ കണ്ണൂര്‍ 
നിലയത്തിലേക്കു മാറ്റി. 30 വര്‍ഷത്തിനകം ഏതാണ്ട്‌ 40 നാടകങ്ങള്‍ക്ക്‌ 
ശബ്ദം നല്‍കിക്കാണും. നാല്‍ ദേശീയ നാടക പരിപാടിയിലും 


19 68ല്‍ ഉദിനൂര്‍ കടപ്പുറം ജി യു പി (കന്നുവീട്‌ കടപ്പുറം) 
സ്‌കൂളിലേക്ക്‌ സ്ഥലംമാറ്റം കിട്ടുന്നു. “കലാകാരന്‍ മാഷ്‌” നമ്മുടെ 
സ്കൂളിലേക്ക്‌ വരുന്നുണ്ട്‌' ഇത്‌ കടപ്പുറക്കാരുടെ ഭാഷ്യമാണ്‌. 
ഞാനും കന്നുവീടു കടപ്പുറവും ഇതിനു മുമ്പേ ബന്ധപ്പെടാറുണ്ട്‌. 
പ്രൈമറി സ്‌കൂളില്‍ എന്‍റെ ഗുരുനാഥനായ ശ്രീ. കുന്നിയൂര്‍ 
ബാലകൃഷ്ണന്‍ മാസ്റ്ററായിരുന്നു ഹെഡ്മാസ്റ്റര്‍ (അദ്ദേഹം കുറച്ചു 
കൊല്ലം മുമ്പ്‌ മരിച്ചു) കടപ്പുറത്തുള്ള എ കുഞ്ഞികൃഷ്ണന്‍ മാസ്റ്റര്‍, 
കന്നുവീട്‌ കടപ്പുറം ഭാര്യ വീടായ കെ കുഞ്ഞിക്കണ്ണന്‍ മാസ്റ്റര്‍ 
എന്നിവര്‍ ഒഴികെ മറ്റുള്ള അധ്യാപകരൊക്കെ തൃക്കരിപ്പൂരും 
പരിസരത്തുനിന്നും കരിവെള്ളൂര്‍ നിന്നും വരേണ്ടവരായിരുന്നു. 
ഞാന്‍, ഇളമ്പച്ചിയിലെ എന്‍ കണ്ണന്‍ മാസ്റ്റര്‍, കെ സി തങ്കം ടീച്ചര്‍ 
കരിവെള്ളൂരിലെ എം കൃഷ്ണന്‍ നമ്പ്യാര്‍, പി വി കുഞ്ഞിക്കണ്ണന്‍ 
ഇവരൊക്കെ അന്ന്‌ കന്നുവീട കടപ്പുറം യു പി എസിലെ 
അധ്യാപകരാണ്‌. 


കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ |? 





അക്കാലത്ത്‌ പഴയ “സ്വാമിമഠം'കടല്‍ എടുത്തതിനാല്‍ 
പഴയ സ്ഥലത്തിന്റെ കുറച്ചു വടക്കോട്ട മാറി ഓരത്തില്‍ പുതിയ 
സ്വാമി മഠം പണിയുന്ന സമയം. 1969 മാര്‍ച്ച്‌ മാസത്തില്‍ പുതിയ 
മഠത്തിന്‍റെ ഉദ്ഘാടനവും തീര്‍ച്ചപ്പെടുത്തിയിരുന്നു. അതിന്‍റെ 
മുന്നോടിയായിട്ടാണ്‌ ഒക്ള്‍ടോബര്‍ രണ്ടിന്‌ ഗാന്ധിജിയുടെ 
ജന്മവാര്‍ഷികം ആഘോഷിക്കാന്‍ സ്‌കൂള്‍ പിടി എയും കലാ 
സമിതിയും സംയുക്തമായി തീരുമാനിച്ചത്‌. ഹെഡ്മാസ്റ്റര്‍ 
ബാലകൃഷ്ണന്‍ മാസ്റ്ററും മറ്റും ഞങ്ങള്‍ ചില അധ്യാപകരോട്‌ ഈ 
കാര്യം പറഞ്ഞു. വിശദമായി ഒരു യോഗം ചേര്‍ന്നു. സ്കൂള്‍ഹാളില്‍ 
ഗാന്ധിജിയുടെ പൂര്‍ണ്ണകായ ചിത്രം വരയ്ക്കണമെന്ന്‌ കമ്മിറ്റി 
അഭിപ്രായപ്പെട്ടു. എന്നെ ചുമതല ഏല്‍പ്പിക്കുകയും ചെയ്തു. 
പിന്നീട്‌ എന്റെ അഭിപ്രായത്തില്‍ ചിലതു കൂടി വേണമെന്നും എത്ര 
ബുദ്ധിമുട്ടിയാലും അത്‌ ചെയ്യാമെന്നും ഞാന്‍ ഉറപ്പുകൊടുത്തു. 
അങ്ങനെ ഗാന്ധിജിയുടെ ചിത്രം, ഗാന്ധിജിയുടെ കുറേ മഹല്‍ 
വാക്യങ്ങള്‍, കേരളം, ഇന്ത്യ, ഭൂലോകം തുടങ്ങിയ മാപ്പുകള്‍, സയന്‍സ്‌ 
പഠനവുമായി ബന്ധപ്പെട്ട ഏതാനും ചിത്രങ്ങള്‍, ഗുണന പട്ടികകള്‍, 
അക്ഷരങ്ങളും വാക്കുകളും ഇവയെല്ലാം സ്‌കൂള്‍ ചുമരുകളില്‍ 
നിറഞ്ഞു. രാത്രിയൊക്കെ താമസം അവിടെത്തന്നെയായിരുന്നു. എന്നെ 
സംബന്ധിച്ച്‌ സ്വന്തം വീടും പരിസരവും പോലെത്തന്നെ. അന്ന്‌ ഉപ 
ജില്ലാ വിദ്യാഭ്യാസ ഓഫീസര്‍ കണ്ണുരിനടുത്തുള്ള ശ്രീ. പി പി 
ബാലകൃഷ്ണന്‍ നായരായിരുന്നു. അദ്ദേഹം ഇതൊക്കെ വന്നു കണ്ടു. 
സ്‌കൂളിനെയും കമ്മിറ്റിയെയും എന്നെയും വളരെയേറെ അഭിനന്ദിച്ചു. 
ഇത്തരം പ്രവര്‍ത്തനം സംസ്ഥാനത്തുതന്നെ ആദ്യമാണെന്നും 
താനിതു സഞണ്‍്ജില്ല മുഴുവന്‍ വ്യാപിപ്പിക്കാന്‍ ശ്രമിക്കുമെന്നും അദ്ദേഹം 
പറഞ്ഞു. (ശരിയാണ്‌, സ്‌കൂള്‍ ചുമരുകളെക്കൊണ്ടു സംസാരരിപ്പിക്കുന്ന 
ഈ പ്രവൃത്തി സംസ്ഥാനത്ത്‌ ആദ്യത്തേതു തന്നെയായിരുന്നു) ഗാന്ധി 
ജന്മശതാബ്ദി ഒരു ചെറിയ വിദ്യാഭ്യാസ പ്രവേശനത്തോടെ വളരെ 
ഭംഗിയായി നടന്നു. ഉപജില്ലയിലെ പല സ്ഥലങ്ങളില്‍ നിന്നും 
അധ്യാപകരും വിദ്യാര്‍ഥികളും വന്നു. അവര്‍ക്ക്‌ പലര്‍ക്കും കടല്‍ 
കാണുക എന്ന പ്രധാന ഉദ്ദേശ്യവും ഉണ്ടായിരുന്നു. 

ആഘോഷത്തില്‍ ചില ശബ്ദ ലേഖനങ്ങള്‍ പ്രകൃതിയിലെ 
ചില ജന്തുക്കളുടെ, പക്ഷികളുടെ, തീവണ്ടിയുടെ, വാഹനങ്ങളുടെ 
ശബ്ദങ്ങള്‍, ഗാന്ധിജി, ജവഹര്‍ലാല്‍ നെഹ്റു എന്നിവരുടെ ശബ്ദങ്ങള്‍, 
ഗാനശകലം തുടങ്ങിയവ അത്യാവശ്യമായി വന്നു. ഇതൊക്കെ 
റെക്കോര്‍ഡ്‌ ചെയ്തു കിട്ടണം. എന്താണ്‌ വഴി? അക്കാലത്ത്‌ 
(1869) ടേപ്പ്‌ റിക്കോര്‍ഡര്‍ സര്‍വ്രതികമല്ലായിരുന്നു. തൃക്കരിപ്പൂരില്‍ 
അങ്ങിങ്ങായി ചിലരുടെ അടുത്ത്‌ ( അന്ന്‌ ദുബായ്‌ അല്ല മലേഷ്യ, 
സിങ്കപ്പൂര്‍ ആണ്‌ കൂടുതല്‍ പേര്‍) ടേപ്പ്‌ റിക്കാര്‍ഡര്‍ ഉണ്ടായിരുന്നു. 
പരിചയമുള്ളവരോട്‌ ഇത്തരം സാധനങ്ങള്‍ എങ്ങനെ ചോദിക്കും? 
ഒരു പക്ഷേ തന്നില്ലെങ്കിലോ ? ഇനി തന്നാല്‍ത്തന്നെ എന്തെങ്കിലും 








0701 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


തകരാര്‍ സംഭവിച്ചാലോ.....? ഇതുതന്നെ മനസ്സില്‍ കുറച്ചു ദിവസം 
കൊണ്ടു നടന്നു. എന്റെ ഈ വിഷമം മനസ്സിലാക്കിയ എന്റെ 
ഗുരുനാഥന്‍ ഒരു ദിവസം തോണി കടക്കുമ്പോള്‍, കുഞ്ഞികൃഷ്ണാ, 
ഞാന്‍ കുറച്ചു ദിവസമായി ശ്രദ്ധിക്കുന്നു. നിനക്കെന്താ ഒരു 
ഉന്മേഷക്കുറവു പോലെ? കൂടുതല്‍ വര്‍ത്താനും ഇല്ല... എന്താ 
പ്രശ്നം?” ഞാന്‍ “ഒന്നും കാര്യമായിട്ടില്ല' എന്നു പറഞ്ഞെങ്കിലും 
ഒടുവില്‍ എന്റെ മനോവിഷമം സ്‌കൂളില്‍ എത്തിയ ശേഷം 
പറയുകയും ചെയ്തു. മറ്റു ചില അധ്യാപകരും കേള്‍ക്കുന്നുണ്ട്‌. 
“ഓ, ഇതാണോ ഇത്ര വലിയ കാര്യം? നിനക്ക്‌ ടേപ്പ്‌ റിക്കാര്‍ഡറല്ലേ 
വേണ്ടത്‌. നമുക്ക്‌ വഴിയുണ്ടാക്കാം'..... ഞാന്‍, ഞാനടക്കമുള്ള ടീമിന്റെ 
ഉദ്ദേശ്യമൊക്കെ മുമ്പേ പറഞ്ഞിരുന്നു. 

സ്‌കൂള്‍ വിട്ടു. ഞങ്ങള്‍ കടവ്‌ കടന്നു നടക്കാന്‍ തുടങ്ങി. 
ഞാന്‍ കാരോളത്തുകൂടി അന്നത്തെ പൊന്നാണിയുടെ പീടികയ്ക്ക്‌ 
അടുത്തുകൂടെ റെയില്‍ കടന്നു ച്രകപാണി അമ്പലത്തിന്റെ 
പരിസരത്തു കൂടിയാണ്‌ വൈകുന്നേരം വീട്ടിലേക്ക്‌ വരുന്നത്‌. 
റെയില്‍ കടന്ന ഉടനെത്തന്നെയാണ്‌ ബാലകൃഷ്ണന്‍ മാസ്റ്ററുടെ 
വീടും. ഞാന്‍ റെയില്‍ മുറിച്ചു കടക്കവേ ബാലകൃഷ്ണന്‍ മാസ്റ്റര്‍, 
“വാ, നിനക്ക്‌ ടേപ്പ്‌ റിക്കാര്‍ഡര്‍ ഞാന്‍ തരപ്പെടുത്തിത്തരാം' എന്നു 
പറഞ്ഞ്‌ വീട്ടിലേക്ക്‌ ക്ഷണിച്ചു. എന്നെ കോലായില്‍ ഇരുത്തി മാസ്റ്റര്‍ 
പെങ്ങളെ വിളിച്ചു: ”...... നീ മേലെ മുറീന്ന്‌ ആ ടേപ്പ്‌ റിക്കാര്‍ഡറിന്റെ 
പെട്ടി ഇമ്ങെടുക്ക്‌. ഇവന്‍ കുറച്ച്‌ ആവശ്യുണ്ട്‌'..... എനിക്ക്‌ അതിശയം 
അവര്‍ മേലേക്ക്‌ പോയി പൂട്ടി വെച്ച ഒരു റൈറ്റര്‍ പോലുള്ള പെട്ടിയും 
കൊണ്ടു താഴേക്കു വന്നു. അതു മേശമേല്‍ വെച്ചു. ബാലകൃഷ്ണന്‍ 
മാസ്റ്റര്‍ പഴയ തുണി കൊണ്ട്‌ പെട്ടിയുടെ മേലാകെയുള്ള പൊടി തുടച്ചു 
വൃത്തിയാക്കി, അതു തുറന്നു. അതു പെട്ടിയല്ല, ഒരു ടേപ്പ്‌ റിക്കോര്‍ഡര്‍! 
സ്പൂള്‍ ടൈപ്പ്‌ ശബ്ദം കൊടുക്കാന്‍ പ്രത്യേകം മൈക്രോഫോണ്‍. 
പഴയ ജെ വി സി സ്പൂള്‍ ടൈപ്പ്‌ ടേപ്പ്‌ റെക്കോര്‍ഡര്‍...... എനിക്ക്‌ ഇതു 
കണ്ടപ്പോള്‍ എന്‍റെ കണ്ണുകളെപ്പോലും വിശ്വസിക്കാനായില്ല. ഞാന്‍ 
ഒരു സ്പൂള്‍ ടൈപ്പ്‌ ടേപ്പ്‌ റെക്കോര്‍ഡര്‍ ആദ്യമായി കാണുന്നു. 
(പിന്നീട കണ്ടത്‌ കോഴിക്കോട്‌ ആകാശവാണിയിലെ 
സ്റ്റുഡിയോ റൂമിലാണ്‌) അന്ന്‌ അപൂര്‍വമായി നാട്ടില്‍ കണ്ടുവരാറു ള്ള 
ടേപ്പ്‌ റിക്കോര്‍ഡര്‍ കേസറ്റ്‌ ടൈപ്പായിരുന്നു. ബാലകൃഷ്ണന്‍ മാസ്റ്റര്‍ 
അതിന്റെ പ്രവര്‍ത്തനത്തെക്കുറിച്ച്‌ പറഞ്ഞു തന്നു. ബേറ്ററിയില്‍ത്തന്നെ 
പ്രവര്‍ത്തിക്കണം. ഡയറക്റ്റ്‌ കരണ്ട്‌ ഉപയോഗിക്കാന്‍ സാധ്യമല്ല. 
എന്നാല്‍ എലിമിനേറ്റര്‍ ഉപയോഗിച്ച്‌ കരണ്ടില്‍ ഉപയോഗിക്കാന്‍ 
സൌകര്യമുണ്ട്‌. 

“നീ ഇത്‌ കൊണ്ടു പോയ്ക്കോളൂ. ഇത്‌ അമ്മാമന്‍ മലേഷ്യ 
യില്‍ നിന്നും കൊണ്ടുവന്നതാണ്‌. ഇതിവിടെ വെറുതെ വെക്കുന്നതാ. 
നിന്റെ ആവശ്യവും നമ്മുടെ സ്‌കൂളിന്റെ ആവശ്യവും തീരട്ടെ. നീ 
സൌകര്യം പോലെ കൊണ്ടുവന്നാല്‍ മതി...” എനിക്ക്‌ ഒരു രാജ്യം 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ |?) 


പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു. എന്‍റെ മനസ്സിലെ മത്താപ്പുകള്‍ 
(്പകാശിച്ചു, എന്റെ നീലാകാശം നിറയെ നക്ഷത്രപ്പൂക്കള്‍.....!! 
അപ്പോള്‍ അതില്‍ ബാറ്ററി ഉണ്ടായിരുന്നു. കുറച്ചു വോള്യം കിട്ടുന്നുണ്ട്‌. 
ലഭ്യ, മദാ, ദധി ഇവയെല്ലാം കാണിച്ചു തന്നു. വലിയ രണ്ടു ര്രനണ്‍ 
പേപ്പറില്‍ അത്‌ പൊതിഞ്ഞു കെട്ടിത്തന്നു. ഞാന്‍ അതും കൊണ്ട്‌ 
സന്തോഷംകൊണ്ട്‌ മതിമറന്നവനെ പോലെ വീട്ടിലെത്തി...... 

പിന്നീട്‌ ആദ്യം റിക്കോര്‍ഡ്‌ ചെയ്തത്‌ ഒളവറ മുണ്ട്യ 
ക്കാവിലെ പക്ഷികളുടേയും മറ്റും ശബ്ദങ്ങളും തീവണ്ടി പോകുന്ന 
ശബ്ദവും ആയിരുന്നു. ഒളുവറയില്‍ താമസിക്കുന്ന കുഞ്ഞിക്കണ്ണന്‍ 
മാസ്റ്ററോട്‌ ഞാന്‍ ടേപ്പ്‌ റെക്കോര്‍ഡറും കൊണ്ട്‌ കാവിലേക്കു 
രാവിലെ അഞ്ചരയോടെ എത്തും എന്നു പറഞ്ഞു. 

രണ്ടു ദിവസം കഴിഞ്ഞു. രാവിലെയും നിലാവ്‌ അണയാത്ത 
സമയം. ഞാന്‍ ഒളവറയിലേക്ക്‌ പോകേണ്ട കാര്യവും ആവശ്യവും 
വീട്ടില്‍ പറഞ്ഞിരുന്നു. ഇത്രയും രാവിലെ പോകുന്നതില്‍ വീട്ടില്‍ 
ഏതാണ്ട്‌ എതിര്‍പ്പുണ്ടായെങ്കിലും എനിക്ക്‌ റിക്കാര്‍ഡ്‌ ചെയ്യേണ്ടത്‌ 
ഇന്ന ഇന്ന കാര്യമാണെന്നും പറഞ്ഞപ്പോള്‍ അവര്‍ക്ക്‌ കാര്യത്തിന്റെ 
ഗൌരവം മനസ്സിലായി. വീട്ടില്‍ നിന്ന്‌ രാവിലെ നാലരമണിക്ക്‌ 
(ടൈംപീസ്‌ മറ്റൊരിടത്തുനിന്നും തലേദിവസം വാങ്ങി നാലുമണിക്ക്‌ 
അലാറം വെച്ചിരുന്നു) ടേപ്പ്‌ റിക്കോര്‍ഡറുമായി ഒളവറയിലേക്ക്‌ 
പുറപ്പെട്ടു. പയ്യന്നൂര്‍ തൃക്കരിപ്പൂര്‍ റോഡ്‌ ടാര്‍ ചെയ്യാത്ത കാലം ചരല്‍ 
റോഡു തന്നെ. അന്ന്‌ ബസ്‌ റൂട്ട്‌ ഒന്നുമില്ല. അഞ്ചരയ്ക്ക്‌ മുമ്പായി 
തന്നെ മുണ്ട്യക്കാവിലെത്തി. അവിടെ കുഞ്ഞിക്കണ്ണന്‍ മാസ്റ്ററും മറ്റു 
മൂന്നുനാലു പേരും ഉണ്ടായിരുന്നു. ശബ്ദങ്ങള്‍ വ്യക്തമായി കൂട്ടമായും 
ഒറ്റയായും കിട്ടാവുന്ന സ്ഥലങ്ങളിലൊക്കെ അടുത്തും അകലത്തുമായി 
റിക്കോര്‍ഡര്‍ ഓണ്‍ ചെയ്തു വെച്ച്‌ ഞങ്ങള്‍ മാറിയിരിക്കും. അതിനി 
ടയില്‍ പയ്യന്നൂരില്‍ നിന്നും തീവണ്ടിയുടെ വിസില്‍ കേള്‍ക്കുമ്പോള്‍ 
റിക്കോര്‍ഡര്‍ ഓഫ്‌ ചെയ്യും. പാലം കടന്ന്‌ വണ്ടി കുറേ അകലത്തെ 
ത്തിയാല്‍ വീണ്ടും ഓണ്‍ ചെയ്യും. അങ്ങനെ കാവില്‍ നിന്ന്‌ ആവശ്യ 
ത്തിലും അധികം ശബ്ദം റിക്കോര്‍ഡ്‌ ചെയ്തു. പിന്നീട്‌ നേരെ പോയത്‌ 
ഒളവറ റെയില്‍ പാലത്തിന്‌ അടുത്തേക്കാണ്‌. പയുന്നൂരില്‍ നിന്നും 
വിസിലൂതി വടക്കോട്ട്‌ വന്നുകൊണ്ടിരിക്കുന്നതും പാലം കടന്നു 
നീങ്ങുന്നതുമായ ശബ്ദം ഭംഗിയായി റിക്കോര്‍ഡ്‌ ചെയ്തു. അത്‌ 
എല്ലാവരും റീവൈൻഡ്‌ ചെയ്തു കേട്ടു. എല്ലാവര്‍ക്കും നിറഞ്ഞ 
സന്തോഷം...... അവിടെനിന്ന്‌ വീട്ടിലേക്കു മടങ്ങി. പിന്നെ സമയവും 
സന്ദര്‍ഭവും അനുസരിച്ച്‌ അണ്ണാന്റെ ശബ്ദം, കാക്കകളുടെ ശബ്ദം, 
കുയില്‍, ചെമ്പോത്ത്‌, കുളക്കോഴി, കാലന്‍ കോഴി, തവളകള്‍, ആട്‌, 
പശു, എരുമ, കുട്ടി കരയുന്നത്‌... ...അങ്ങനെ. പലതും റെക്കോര്‍ഡ്‌ 
ചെയ്തു. ഒരു മണിക്കൂറിന്റെ സ്പൂള്‍ ആണ്‌. ഗാന്ധിജി ശതാബ്ദി ഭംഗി 
യായി നടന്നു. എക്സിബിഷന്‍ ചെറുതാണെങ്കിലും ശ്രദ്ധേയമായി....... 





റ്റി ജഃ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


കുറേ ദിവസങ്ങള്‍ കഴിഞ്ഞ്‌ ഒരു ശനിയാഴ്ചയോ ഞായറാ 
ഴ്ചയോ ഞാന്‍ ടേപ്പ്‌ റിക്കാര്‍ഡറുമായി ബാലകൃഷ്ണന്‍ മാസ്റ്ററുടെ 
വീട്ടിലെത്തി. ടേപ്പ്‌ റിക്കോര്‍ഡര്‍ കണ്ടപ്പോള്‍ ബാലകൃഷ്ണന്‍ മാസ്റ്റര്‍. 
“നീയെന്തിനാ ഇത്‌ ഇത്ര പെട്ടെന്ന്‌ ഇങ്ങോട്ട കൊണ്ടുവന്നത്‌? ഇവിടെ 
ഇതിന്റെ ആവശ്യം ആര്‍ക്കൂല്ല. നിന്റെ അത്യാവശ്യങ്ങള്‍ കഴിഞ്ഞ്‌ 
കൊണ്ടു വച്ചാല്‍ പോരെ... ഇനി കൊണ്ടു വെച്ചില്ലെങ്കിലും ഒന്നുല്ല... 
നിനക്കിത്‌ ആവശ്യമായതിനാല്‍ അങ്ങോട്ട്‌ തന്നെ എടുത്തോ... 
“ഞാന്‍ പറഞ്ഞു: “ഇപ്പോ ഇത്‌ ഇവിടെത്തന്നെ നില്‍ക്കട്ടെ. ഞാന്‍ 
ആവശ്യമുള്ളപ്പോള്‍ വന്നു കൊണ്ടുപോയ്ക്കൊള്ളാം. മനസ്സില്ലാ 
മനസ്സോടെ എന്റെ ഗുരുനാഥന്‍ അത്‌ വാങ്ങി വെച്ചു. ഒരു ചായയും 
തന്നു. കുറച്ചു വര്‍ത്തമാനങ്ങളൊക്കെ പറഞ്ഞശേഷം ഞാന്‍ യാത്ര 
പറഞ്ഞു. 

തുടര്‍ന്ന്‌ സ്വാമിമഠത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട്‌ 
കുറേ കാഴ്ച സാധനങ്ങളും മറ്റു കടലാസു പണിത്തരങ്ങളും 
ഉണ്ടാക്കാനും മഠത്തിന്റെ മുന്നില്‍ ഹാര്‍ഡ്‌ ബോര്‍ഡ്‌ കൊണ്ട്‌ 
ഒരു മണ്ഡപം ഉണ്ടാക്കാനും എന്നെ കമ്മിറ്റിക്കാര്‍ ഏല്‍പ്പിച്ചു. 
അന്നാട്ടുകാരുടെ “കലാകാരന്‍ മാഷ്‌ ' രണ്ടാഴ്ചക്കാലം അവിടെ 
ത്തന്നെ താമസമായി. രാവിലെ മുതല്‍ വൈകുന്നേരം വരെ സ്‌കൂളില്‍ 
അധ്യാപനം, നാലു മണി കഴിഞ്ഞാല്‍ വര്‍ണ്ണക്കടലാസും കമ്പിയും 
ക്രതികയും കൊണ്ടുള്ള കസര്‍ത്ത്‌. ആഹാരമൊക്കെ അവിടുന്നു 
ഭംഗിയായും ചിട്ടയായും നല്‍കുന്നു. രാത്രി 12 മണി വരെ ചെറുപ്പക്കാര്‍ 
ആരെങ്കിലും ചില സഹാധ്യാപകരും (ആ നാട്ടിലെ) സഹായിക്കാനു 
ണ്ടാകും. രാത്രി ഒരു അവില്‍ കൊഴയും കട്ടന്‍ കാപ്പിയും ഒക്കെയുണ്ട്‌. 
അതും കഴിഞ്ഞ്‌ ചിലര്‍ പോകും, ചിലര്‍ സ്‌കൂള്‍ ഹാളിനകത്ത്‌ 
അങ്ങുമിങ്ങും ഉറക്കവും. പിന്നീട ഒരു പെട്രോമാക്സിന്റെ വെളിച്ചവും 
നിശബ്ദമായ നിശീഥിനിയെ പാടിയുറക്കാൻ കടലിലെ ഓളങ്ങളുടെ 
താരാട്ടു പാട്ടും. താളാത്മകമായ അലയാഴിയിലെ തിരമാലകള്‍ക്ക്‌ 
നിരന്തരമായ ജോലി..... ഇതെന്നു തുടങ്ങി ? എന്ന്‌ അവസാനിക്കും....!! 


നല്ല വെയില്‍. നടക്കുമ്പോള്‍ ആകെ വിഷമം... അങ്ങിങ്ങ്‌ തെങ്ങു 
കളുള്ള നിറഞ്ഞ വയലുകളില്‍ നിന്ന്‌ തണലിന്റെ ആശ്ലേഷം 
ഇടക്കിടക്ക്‌ കിട്ടുന്നുണ്ട്‌. പയ്യന്നൂര്‍ തീവണ്ടിയാപ്പീസിനടുത്ത്‌ കാത്തു 
നില്‍ക്കുന്ന ആളെയും കൂട്ടി കണ്ടങ്കാളിയിലെ ഉദ്ദേശിച്ച വീട്ടില്‍ എത്തി. 
അവിടെ ഞാന്‍ കാണുന്നതോ 1954 ല്‍ ഞാന്‍ ഫോര്‍ത്ത്‌ ഫോമില്‍ 
കാഞ്ഞങ്ങാട്‌ ദുര്‍ഗ്ഗ ഹൈസ്കൂളില്‍ പഠിച്ചിരുന്നപ്പോള്‍ ഞങ്ങള്‍ക്ക്‌ 
പാഠമൊന്നും എടുക്കുന്നില്ലെങ്കിലും ലദ്യേമ പിരീഡുകളില്‍ ഞങ്ങളുടെ 
ക്ലാസിലെത്തി ഇംഗ്ലീഷും കണക്കും എടുക്കാറുള്ള കുഞ്ഞിക്കണ്ണന്‍ 
നമ്പ്യാര്‍ മാഷെ അദ്ദേഹം അന്ന്‌ കാഞ്ഞങ്ങാട്‌ താമസമാണെന്നും 
തോന്നുന്നു. സദാ മന്ദസ്മിതമുള്ള മുഖവുമായി, കഷണ്ടി കയറാന്‍ 


കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ |? 





തുടങ്ങുന്ന തലയുമായി, ഒത്ത ഉയരത്തില്‍ ഇളം നീലനിറത്തിലുള്ള 
ഫുള്‍ കയ്യന്‍ ഷര്‍ട്ടിട്ട്‌, വളഞ്ഞ കാലുള്ള ശീലക്കുട ഉയര്‍ത്തിപ്പിടിച്ച, 
കുട ഇടയ്ക്കിടെ തുള്ളിച്ചു നടന്നുവരുന്ന ആ രൂപം..... ഞങ്ങള്‍ 
സംസാരിക്കവെ എന്‍റെ കൂടെ കണ്ണൂര്‍ ട്രെയിനിങ്‌ സ്‌കൂളില്‍ 
പഠിച്ച പി എം ദാമോദരന്‍ അടിയോടിയും വരാന്തയിലേക്ക്‌ വന്നു. 
അപ്പോഴാണറിയുന്നത്‌ ദാമോദരന്‍ റെ വീടാണിതെന്ന്‌. 

അല്പ സമയത്തിന്റെ സംസാരത്തിനിടയില്‍ ചില കുടുംബ 
ക്കാരെ മനസ്സിലാക്കി. (ഈയടുത്തകാലത്ത്‌ പയ്യന്നൂര്‍ മുന്‍സിപ്പല്‍ ൭ 
ഹസ്കൂളില്‍ നിന്നും റിട്ടയര്‍ ചെയ്ത) പി എം ഉണ്ണികൃഷ്ണന്‍ അടി 
യാടി എന്നയാളുടെ സഹോദരിയെയായിരുന്നു പെണ്ണുകാണാന്‍ പേ 
യതെന്ന്‌ മനസ്സിലായി. എന്റെ ആ സമയത്തെ പ്രകൃതം കണ്ട്‌ അവര്‍ 
സംശയിച്ചിരിക്കാം ഇത്‌ ഏതോ കുടിയനാണെന്ന്‌. പക്ഷേ, ഞാന്‍ ഇന്ന 
സ്ഥലത്തു നിന്നാണു ഇപ്പോള്‍ വരുന്നതെന്നും ഇത്രയും ദിവസങ്ങളില്‍ 
ഉറക്കമൊഴിഞ്ഞ പ്രവൃത്തിയിലായിരുന്നെന്നും നിര്‍ബന്ധിച്ചാണ്‌ 
ഇപ്പോള്‍ ഇവിടേക്കു എത്തിച്ചതെന്നും എന്നോടൊന്നിച്ചുള്ള 
ആള്‍ വിശദമാക്കി പറഞ്ഞു. (ചിരം വരയിലും നാടകത്തിലും 
തലപരനാണെന്ന്‌ ദാമോദരന്‍ മാസ്റ്റര്‍ക്ക്‌ അറിയാമായിരുന്നു 
ട്രെയിനിങ്‌ സ്‌കൂളില്‍ വെച്ച്‌) 

അങ്ങനെ പെണ്ണുകാണല്‍ കഴിഞ്ഞു മടങ്ങി. അടുത്തദിവസം 
കടപ്പുറത്തേക്ക്‌ പോയി. കാഴ്ച വസ്തുക്കളുടെ ചില മിനുക്കു 
പണികള്‍ ബാക്കിയുണ്ടായിരുന്നു അടുത്ത ദിവസമാണ്‌ ഉത്സവം... 

അങ്ങനെ ഉത്സവം കഴിഞ്ഞു. ഞാന്‍ സാധാരണ ആഹാരം 
കഴിക്കാറുള്ള വീട്ടിലേക്കു പോയി. എ.കുഞ്ഞികൃഷ്ണന്‍ മാസ്റ്ററുടെ 
വീടായിരുന്നു അത്‌. മാസ്റ്ററുടെ ഇളയമ്മ കുഞ്ഞികൃഷ്ണന്‍ എന്നു 
പറഞ്ഞാല്‍ ജീവനാണ്‌ പെറ്റമ്മയെക്കാളും സ്നേഹം ആ ഇളയമ്മയ്ക്ക്‌ 
കുഞ്ഞികൃഷ്ണന്‍ മാസ്റ്ററോട്‌ ഉണ്ടായിരുന്നു. അവര്‍ എന്റെയും 
ഇളയമ്മയായിട്ടേ എനിക്കും തോന്നിയുള്ളു. കടപ്പുറം സ്‌കൂളില്‍ നാലു 
കൊല്ലത്തെ ജോലിക്കിടയില്‍ ഉച്ചയൂണ്‌ സ്നേഹത്തോടെ വിളമ്പിത്തന്ന 
ആ ഉഇളയമ്മയെ ഞാനെന്നും ഓര്‍ക്കുന്നു. (കല്യാണി എന്നോ മറ്റോ 
ആയിരുന്നു പേര) കുഞ്ഞികൃഷ്ണന്‍ മാസ്റ്റര്‍ ഇപ്പോള്‍ തൃക്കരിപ്പൂരില്‍ 
ഡോക്ടര്‍ ആനന്ദകൃഷ്ണന്‍റെ വീടിന്‍റെ തെക്കുഭാഗത്തുള്ള പുതിയ 
വീട്ടിലാണ്‌ താമസം...... 
ഉത്സവം കഴിഞ്ഞ്‌ കാഴ്ച വസ്തുക്കളുടെ ലേലവും കഴിഞ്ഞു. 
കെ വി കുഞ്ഞമ്പുവിനു വേണ്ടി അവിടെ ഒരു ലാന്‍ഡ്‌സ്‌കേപ്പ്‌ 
സീനറി വരച്ചിരുന്നു. അതിന്‌ തികച്ചും യോജിച്ച പ്രതിഫലം 
അയാള്‍ തന്നു. പെണ്ണുകാണാന്‍ പോകുമ്പോള്‍ ധരിച്ച ഷര്‍ട്ടും 
മുണ്ടും അലക്കിത്തേച്ച്‌ അയാള്‍ക്ക്‌ തിരിച്ചേല്‍പ്പിക്കാന്‍ പോയ 
അവസരമായിരുന്നു അത്‌..... 





030 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


1970 ന്‌ ശേഷമാണെന്നു തോന്നുന്നു. കിനാത്തില്‍ കലാ 
സമിതിക്കുവേണ്ടി മെഫിസ്റ്റോഫിലിസ്സും റിസറക്ഷനും 
(രണ്ടും വാസു ചോറോട്‌ എഴുതിയത്‌) സംവിധാനം ചെയ്യുന്നത്‌ 
വില്യാപ്പള്ളി രാജന്‍ മാസ്റ്റര്‍ . ഞാനും നാടകാവതരണവുമായി 
ബന്ധപ്പെട്ടു പ്രവര്‍ത്തിച്ചു. ഇക്കാലത്തെ അറ്യപ്പെട്ട നാടക 
സംവിധായകന്‍ ശശി നീലേശ്വരം ആ കാലത്ത്‌ കിനാത്തില്‍ 
ആയിരുന്നു താമസം. ശശിയും നാടകത്തില്‍ അഭിനയിക്കുന്നുണ്ട്‌. 
അന്നൊന്നും ശശിയില്‍ നല്ലയൊരു നാടക സംവിധാന പ്രതിഭയെ 
കണ്ടെത്താന്‍ ഞങ്ങള്‍ക്കൊന്നും സാധിച്ചില്ല. മെഫിസ്റ്റോഫിലിസ്‌ 
സംസ്ഥാന നാടക മത്സരത്തിന്‌ കളിച്ചു. ജില്ലാ മത്സരം തളിപ്പറമ്പിലും 
സംസ്ഥാന മത്സരം പാലക്കാട്ടുമായിരുന്നു. 

വില്യാപ്പള്ളി രാജന്‍ മാസ്റ്റര്‍ നല്ല നടനും സാമാന്യം 
മോശമല്ലാത്ത സംവിധായകനും ആയിരുന്നു. ഇളമ്പച്ചി കണ്ണമംഗലം 
കളിയാട്ടം പ്രമാണിച്ചുള്ള നാടകമത്സരത്തിലാണ്‌ ഞാന്‍ ഏഴു 
കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട്‌ അരങ്ങേറിയ “ഏകലവ്യന്‍ എന്ന 
നാടകം കാണുന്നത്‌. പുഴക്കരയും പര്‍ണ്ണശാലകളും എല്ലാം തന്നെ 
കുട്ടികളെക്കൊണ്ട്‌ രംഗവല്‍ക്കരിച്ച കുട്ടികളുടെ ശരീര ഭാഷ 
ഉപയോഗിച്ച്‌ മെനഞ്ഞെടുത്ത നാടകം എന്നെ വല്ലാതെ ആകര്‍ഷിച്ചു 
ഇത്‌ ഒരുക്കിയ ശശിയേയും . നീലേശ്വരം രാജാസ്‌ ഹൈസ്കൂളിലെ 
ഏതാണ്ട്‌ 20 കൂട്ടികളെ ജിംനേഷ്യത്തില്‍ അയച്ചു. മെയ്‌ വഴക്കങ്ങള്‍ 
പഠിപ്പിച്ചെടുത്ത്‌ അതില്‍നിന്നും തികച്ചും അനുയോജ്യരായ 
കുട്ടികളെയാണ്‌ നാടകാവതരണത്തിന്‌ ശശി ഉപയോഗിച്ചതെന്നു 
പിന്നീട്‌ മനസ്സിലായി. ശശിയുടെ ഒരിക്കലും മറക്കാനാവാത്ത മറ്റൊരു 
നാടകം ഞാന്‍ കാണുന്നത്‌ അല്ല, അനുഭവിക്കുന്നത്‌ “മാറ്റിവെച്ച 
തലകള്‍” എന്ന നാടകം പയ്യന്നൂരില്‍ വെച്ച്‌ അവതരിപ്പിച്ചപ്പോഴാണ്‌. 
ആധുനിക നാടക സങ്കേതങ്ങളും ഉപയോഗിച്ച്‌ വളരെ ലളിതമായും 
ഗൌരവമായും നടന്മാരെ തന്നെ രംഗോപകരണ വസ്തുക്കളാക്കി 
ക്കൊണ്ടു എങ്ങനെ ഉന്നത നിലവാരമുള്ള നാടകം അവതരിപ്പിക്കാ 
മെന്നും ശശി കാണിച്ചു തന്നു. അതിലെ ഒരു പ്രസവ രംഗം, ഒരു 
ക്ഷ്രേതാങ്കണം, അവിടുത്തെ രംഗചര്യ ഇതൊന്നും മറക്കാന്‍ സാധ്യമല്ല. 
നടന്മാരെ ഉപയോഗിച്ചു തന്നെയാണ്‌ സ്ര്രീ അനുഭവിക്കുന്നു പ്രസവ 
വേദന മുതല്‍ കുഞ്ഞു പിറന്നുവീഴുന്നതുവരെയുള്ള ക്രിയാംശങ്ങള്‍ 
കാണിച്ചിരുന്നത്‌. ്രൂണം, മറുപിള്ള, ഉദയം, വിത്തുമുളയ്ക്കല്‍ 
ഇവയൊക്കെ കാണിക്കുമ്പോള്‍ ചുവപ്പാണ്‌ ആവശ്യം ഒരു വിത്ത്‌ 
മുളക്കുമ്പോള്‍ ചുവന്ന തളിരാണ്‌ സൂരദ്യാദയം ചുവപ്പാണ്‌ ഗര്‍ഭ 
പാത്രം, (ഭൂണം എന്നൊക്കെ പറയുമ്പോള്‍ത്തന്നെ നീല നിറത്തിന്റെ 
വികാരം പര്യാപ്തമല്ല. അതുപോലെ 'ദാമന്‍' എന്ന കഥാപാത്രത്തെ 
സംഹരിക്കുന്ന ക്ഷ്രേതാങ്കണവും ബലിത്തറയും ക്ഷ്രേതാങ്കണം 
മഞ്ഞയും ചുവപ്പും റിബണുകള്‍ ഉപയോഗിച്ച്‌ കോറസ്സിനെ 
ക്കൊണ്ടൊരു നല്ല കലാപരമായ കൊറിയോഗ്രാഫി ഉപയോഗിച്ച്‌ 
രംഗവല്‍ക്കരിച്ചു. അവിടെ ബലിക്കല്ലില്‍ കറുത്ത തുണി മൂടിയത്‌ 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ |?) 


ചുവപ്പാണ്‌ വേണ്ടത്‌ എന്ന അഭിപ്രായവും എനിക്കുണ്ടായി. മരിച്ചു 
കഴിഞ്ഞാല്‍ മാത്രമേ കറുപ്പിന്‌ പ്രസക്തിയുള്ളൂ. ഇവിടെ സംഹാരമാണ്‌ 
നടക്കാന്‍ പോകുന്നത്‌. അപ്പോള്‍ ബലിത്തറമേല്‍ ചുവന്ന തുണിയാണ്‌ 
ഉചിതം. പിന്നീട എന്റെ അഭിപ്രായം ഞാന്‍ പറയുകയുമുണ്ടായി. ആ 
നാടകം മാറ്റിവെച്ച തലകള്‍' കേരള സംഗീതനാടക അക്കാദമിയുടെ 
ദേശീയതല നാടക മത്സരത്തില്‍ അവതരിപ്പിച്ചതും ശ്രദ്ധേയമായിയെന്ന്‌ 
മാധ്യമത്തില്‍ കൂടി അറിയാന്‍ കഴിഞ്ഞു. അവിടെവെച്ച്‌ ദേശീയ 
തലത്തില്‍ പോലും പ്രശസ്തരായ നാടക സംവിധായകര്‍ ശശിയുടെ 
ഈ വര്‍ക്ക്‌ വളരെ നിലവാരമുള്ളതും വളരെയേറെ ക്രിയാംശ 
പ്രകടന സാധ്യത നിറഞ്ഞതും അതേസമയം വളരെ ലളിതമായി 
അനുവാചകനിലേക്ക്‌ ഒട്ടും ദുരൂഹതയില്ലാതെ സം്രമിക്കുന്നതുമായ 
ഒരു നാടകമായിരുന്നുവെന്ന്‌ അവരൊക്കെ പറഞ്ഞു. 
“ചരണ്‍ദാസ്‌ ചോര്‍” സംവിധാനം ചെയ്ത ഹബീബ്‌ തന്‍ബീറും 
“ഹയവദന”' അവതരിപ്പിച്ച ഗിരീഷ്‌ കര്‍ണാടുമടക്കം ശശിയെ 
അംഗീകരിച്ചുവെങ്കിലും നമ്മുടെ 'ദൈവത്തിന്‍റെ സ്വന്തം നാട്ടിലെ 
നാടകാചാര്യന്‍മാര്‍” അംഗീകരിക്കാന്‍ തയ്യാറായില്ല. ഇവിടെ 
ഐ എസ്‌ ഐ മുദ്ര ചാര്‍ത്തി നടക്കുന്ന പല നാടകാചാര്യന്‍മാരെയും 
മൊത്തമായി വില്‍ക്കേണ്ടി വരുന്നേത്ത്‌ ശശിയെ പണയം 
വെക്കുകയും വേണ്ട; ചുണ്ടിക്കാണിച്ചാല്‍ മതി. ഇവിടെ അക്കാദമിക്‌ 
ഉല്‍പ്പന്നങ്ങള്‍ എന്തു കാണിച്ചാലും അംഗീകരിക്കലാണല്ലോ ഈ 
“വര്‍ഗ്ഗം. ബി ടി എ കോഴ്‌സും (8ദഠിലഠ ൨ നട്ട ഥന്ഭ) അതിന്റെ 
പി ജി കോഴ്‌സും കഴിച്ചവര്‍ക്കല്ലേ ഇവിടെ വലിയ അംഗീകാരം. 
ഇവരില്‍ പലരും ദുരൂഹത നിറഞ്ഞ മാജിക്കല്‍ തിയേറ്ററിന്റെ ആളായി 
മാറുന്നു. ഇവരില്‍ പലരും നടന്മാരെക്കൊണ്ട്‌ അരങ്ങത്ത്‌ കാണിക്കുന്ന 
വിക്രിയകളും മറ്റും ഇത്തരക്കാര്‍ കണ്ണടച്ചു കൊട്ടിഘോഷിച്ചു 
അതി മഹത്തരമെന്ന്‌ ഉദ്ഘോഷിക്കുകയല്ലേ ? ഇവരുടെ രാഷ്രീയ 
മേലങ്കിയുടെ നിറത്തിന്റെ പാരമൃവും ഇത്തരക്കാരുടെ മൂല്യ(മൂല) 
നിര്‍ണയത്തിന്റെ മുഖ്യ ഉപാധികളാവുന്നു. ഇവരില്‍ ചിലര്‍ 
ശ്രദ്ധേയമായ നാടകാവതരണവും നിര്‍വഹിക്കുന്നുണ്ട്‌. അമ്പതി 
നായിരവും അറുപതിനായിരവും സംഘാടകരെക്കൊണ്ടു 
ചെലവഴിപ്പിക്കുന്നതാണ്‌ ഇവരുടെ നാടക കൌതുകം. പല 
അവതരണത്തിലും നാടകം മരിക്കുന്നു. ഇത്തരക്കാരെക്കൊണ്ട്‌ 
അറുപതിനായിരം ചെലവഴിപ്പിക്കുന്നതിലും ചില കലാ സംഘടനകള്‍ 
സായൂജ്യം കാണുന്നു... 

ഇത്തരം അക്കാദമിക്ക്‌ നാടക പണ്ഡിതന്മാരുടെ കാര്യം 
പറയുമ്പോള്‍ തലശ്ശേരിയിലെ അറിയപ്പെടുന്ന നാടകകൃത്തും നാടക 
സംവിധായകനുമായ ശ്രീ. എം രവീന്ദ്രനാഥിനെ കുറിച്ച്‌ ഓര്‍ത്തു 
പോകുന്നു. ആദ്യകാലത്ത്‌ തൃക്കരിപ്പൂരിലെ ചില നാടക മത്സരങ്ങളില്‍ 
രവീന്ദ്രനാഥിന്റെ സ്റ്റേജ്‌ വര്‍ക്ക്‌ കാണാന്‍ ഇടയായപ്പോള്‍ ഞാന്‍ ആ 
നാടകക്കാനോട മനസാ ആകൃഷ്ടനായിപ്പോയിരുന്നു. ഇത്തരം കലാ 
കാരനോട്‌ അടുത്തു പെരുമാറാനെങ്കിലും അവസരം ഉണ്ടായെങ്കില്‍ 
എന്ന്‌ ഞാനോര്‍ത്തു പോയിരുന്നു. 








0041 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


എന്നാല്‍ ആ മഹാ ഭാഗ്യം രണ്ടുമുന്നു കൊല്ലം കഴിഞ്ഞപ്പോള്‍ 
കൈവന്നു. രവീന്ദ്രനാഥ്‌ തൃക്കരിപ്പൂര്‍ ദേശീയ കലാവേദിക്കു 
വേണ്ടി നാലോ അഞ്ചോ നാടകം ചെയ്യുകയുണ്ടായി. മറ്റു 
പല സംവിധായകരില്‍ നിന്നും വ്ൃതിരിക്തമായ ഒരു സംവിധാന 
പാറ്റേണ്‍ ആയിരുന്നു രവീന്ദ്രനാഥിന്റേത്‌. രംഗത്തെക്കുറിച്ചും 
രംഗചര്യകളെക്കുറിച്ചും നാടകത്തില്‍ താന്‍ കാണിക്കുന്ന 
ലളിതമായ സങ്കേതത്തെക്കുറിച്ചും പൂര്‍ണ ബോധ്യമുള്ള ഒരു 
നാടകകൃത്തുമായിരുന്നു ഈ മനുഷ്യന്‍. എന്‍ജിനീയറിങ്‌ പഠന 
ശേഷം ഉദ്യോഗത്തിനു ശ്രമിക്കാതെ “നാടക പിരാന്തും” കൊണ്ടു 
നടന്നു ഈ മനുഷ്യന്‍. തലശ്ശേരി ബാറിലെ അറിയപ്പെടുന്ന 
ജനാര്‍ദ്ദനന്‍ വക്കീലിന്റെ അനുജന്‍. രവിയുടെ നാടകം കാണുക 
എന്നത്‌ പുതിയ അനുഭവമാണ്‌. കുന്ദംകുളത്ത്‌ ഒരു നല്ല ടീം 
നടത്തിവരാറുള്ള നാടകമത്സരത്തില്‍ തുടര്‍ച്ചയായി അഞ്ചുവര്‍ഷം 
രവീര്ദ്രനാഥിന്റെ നാടകത്തിനായിരുന്നു ഒന്നാം സ്ഥാനം. നടനുള്ള 
ഒന്നാം സ്ഥാനവും രവീന്ദ്രനാഥ്‌ നേടിയിട്ടുണ്ട്‌. രചനയും ഒരു 
പ്രത്യേക രീതിയിലാണ്‌. 

തൃക്കരിപ്പൂരില്‍ വെച്ച്‌ രവീന്ദ്രനാഥുമായി കൂടുതല്‍ 
ബന്ധപ്പെടുവാനും അടുത്തറിയുവാനും കഴിഞ്ഞു. ആ ഘട്ടത്തിലാണ്‌ 
തൃക്കരിപ്പൂര്‍ ഒരു പ്രൊഫഷണല്‍ നാടകസംഘമുണ്ടാക്കാന്‍ 
ഉചിതമായ സ്ഥലമെന്നും ഇവിടെ ക്രേന്ദ്രമാക്കി മറ്റു സ്ഥലങ്ങളില്‍ 
നിന്നും പറ്റാവുന്ന അഭിനേതാക്കളെ ഉള്‍പ്പെടുത്തി സംഘമുണ്ടാക്കാന്‍ 
ദേശീയ കലാസമിതി പ്രവര്‍ത്തകരായ കെ കെ രാമകൃഷ്ണനും 
ഗോവിന്ദനും( എന്‍റെ അനുജന്‍ പിന്നത്തെ ദീപ്തി) വത്സരാജ 
നും ഞാനുമൊളഒക്കെ മുന്‍കൈയെടുത്ത്‌ രവിയുടെ ഈ ആഗ്രഹം 
സാധിപ്പിക്കാമെന്ന്‌ വിചാരിച്ചത്‌. അങ്ങനെ ഞങ്ങള്‍ 'ദീപ്തി 
ആര്‍ട്സ്‌ (ചിര്രശാല്‌) ക്രേന്ദ്രീകരിച്ച്‌ നാടക സംഘത്തിന്‌ നാന്ദി 
കുറിച്ചു. തലശ്ശേരിയില്‍ നിന്ന്‌ രണ്ടുമൂന്നു നടന്മാരുമുണ്ടായി. 
“ഘനശ്യാമ തീയേറ്റേഴ്‌സ്‌* എന്ന്‌ പേരിട്ടു പ്രവര്‍ത്തനം തുടങ്ങി. 
കൂടുതല്‍ സൌനകര്യമുള്ള ഒരു സ്ഥലം കിട്ടാന്‍ ഞങ്ങള്‍ പരിശ്രമിച്ചു. 
അങ്ങനെ മുമ്പത്തെ കൃഷി ആപ്പീസിന്‍റെ അടുത്തുള്ള കോട്ടേഴ്‌സ്‌ 
ഞങ്ങള്‍ വാടകയ്ക്കെടുത്തു. അന്നു വാടക 150 രൂപ ആയിരുന്നു 
(1928 ല്‍ ആണെന്നു തോന്നുന്നു). തുടര്‍ന്ന്‌ സ്ഥിരം റിഹേഴ്‌സല്‍ 
നടത്തുവാനുള്ള സൌകര്യം പിന്‍ഭാഗത്ത്‌ കെട്ടിയുണ്ടാക്കി. ആയിടെയ 
ണ്‌ പി എ ബക്കറിന്റെ “സംഘഗാനം” റിലീസായത്‌. ഇതില്‍ “അനേ 
ഷകന്‍' എന്ന മുഖ്യ കഥാപാത്രമായി അഭിനയിച്ച 
ശ്രീനിവാസനെക്കുറിച്ചൊക്കെ രവി പലപ്പോഴും പറയുമായിരുന്നു. 
രവിയും ശ്രീനിയും “രാമലക്ഷ്മണന്മാരെ പോലെയായിരുന്നു. 
ശ്രീനിയാകട്ടെ മദിരാശി അടയാര്‍ ഫിലിം ഇന്‍സ്റ്റിറ്റ്യൂട്ടിലെ 
വിദ്യാഭ്യാസവും “അജയന്‍ ' എന്ന പേരില്‍ സിനിമയിലെ പല 
ജോലികളും അന്നു ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീടുള്ള ശ്രീനിയുടെ 
ഭാഷയില്‍ പറഞ്ഞാല്‍, “വേഷം കെട്ടാന്‍ തീരുമാനിച്ചാല്‍ വേഷം 
കെട്ടുക തന്നെ ജീവിക്കണ്ടേ..?” 


കുറിപ്പ്‌ 


തൃക്കരിപ്പൂര്‍ 
എന്ന നാടകവേദി 


സംയോജനം: വി വി രവീന്ദ്രന്‍ 


നാടകം തൃക്കരിപ്പൂരിന്റെ സാമൂഹ്യാസ്തിത്വത്തിന്റെ ഭാഗമാണ്‌. 
ചെക്കിയാര്‍ കാവില്‍ നിന്നും തെക്കോട്ടൊഴുകി, കുണിയനില്‍ വെച്ച്‌ 
പുത്തിലോട്ടു നിന്നും ഒഴുകിയെത്തുന്ന കുഞ്ഞരുവിയുമായി സസന്ധിച്ച്‌, 
വളഞ്ഞും പുളഞ്ഞും കവ്വായി കായലിലേക്കു പതിക്കുന്ന കൂണിയന്‍ 
പുഴയ്ക്കും കവ്വായിക്കായലിനും ഇടയിലെ കുഞ്ഞുകുതിര്‍ - അതാണല്ലോ 
തൃക്കരിപ്പൂര്‍ ദേശം. ഒരു നാടകത്തട്ടു പോലെ അല്പം ഉയര്‍ന്നുനില്‍ക്കുന്ന 
ഈ കരയില്‍ പിറന്ന നാടകങ്ങള്‍ നിരവധിയാണ്‌. നാടകമെഴുത്തുകാര്‍, 
നടന്‍മാര്‍, സംവിധായകര്‍, വെളിച്ചവും സംഗീതവും ഒരുക്കുന്നവര്‍, 
രംഗപടമൊരുക്കി നാടകത്തിന്റെ മാറ്റുകൂട്ടുന്നവര്‍... അവരോടൊപ്പം 
എല്ലാംമറന്ന്‌ കാലവും ദേശവും നോക്കാതെ നാടകമാസ്വദിക്കുവാന്‍ 
എത്തുന്ന ജനതതി. അതായിരുന്നു പോയകാലത്തെ തൃക്കരിപ്പൂര്‍. നെല്‍ 
വയലുകള്‍ നിറഞ്ഞ ഒരു പ്രദേശം. ജനങ്ങളിലേറെയും കര്‍ഷകരും 
കര്‍ഷകത്തൊഴിലാളികളും. പാരമ്പര്യമായി സ്വായത്തമാക്കിയ കഴിവു 
കളെ ജീവിതോപാധിയായി ഉള്‍ക്കൊണ്ട്‌ തിരുനടയില്‍ തെയ്യവും തിറയു 
മായി ഉറഞ്ഞാടുന്ന തെയ്ുക്കാരും കൂടി ചേരുമ്പോള്‍ ഇവിടെയും നാടക 
കലയുടെ വിത്ത്‌ മുളയ്ക്കുവാന്‍ തുടങ്ങി. പയുയന്നുരിലുള്ള പ്രത്യേകിച്ചും 
അന്നുരിലുള്ള രാഷ്ട്രീയ നേതാക്കളുടെയും കലാകാരന്മാരുടെയും ഇട 
പെടലുകള്‍ തൃക്കരിപ്പൂരിന്റെ നാടകകൂട്ടായ്മകള്‍ക്കും കരുത്തു പകര്‍ 
ന്നിട്ടുണ്ട്‌. 

തൃക്കരിപ്പൂര്‍ ഗവണ്‍മെന്‍റ്‌ ഹൈസ്‌കൂളിന്റെ ആവിര്‍ഭാവത്തോടെ 
ടൌണില്‍ നല്ലൊരു അവതരണ സ്ഥലം ഉണ്ടായി. തൊട്ടടുത്ത പഞ്ചായത്ത്‌ 
മൈതാനിയിലും (ഇപ്പോഴത്തെ ബസ്റ്റാന്‍ഡ്‌) ഒരു സ്റ്റേജ്‌ ഉണ്ടായിരുന്നു. 
ഹൈസ്‌കൂളില്‍ രണ്ടു നല്ല സ്റ്റേജുകള്‍ ഉണ്ട്‌. ഇതൊക്കെ നാടക്രപ്ര 
വര്‍ത്തകരെ പ്രചോദിപ്പിക്കുന്ന സൌകര്യങ്ങളാണ്‌. മൈതാനികളിലും മറ്റു 
സ്‌കൂള്‍ തുറസ്സുകളിലും തൃക്കരിപ്പൂര്‍ നാടകങ്ങള്‍ അവതതരിപ്പിക്കപ്പെട്ടു. 
മറ്റ്‌ സ്ഥലങ്ങളില്‍ നിന്നുള്ള പ്രൊഫഷണല്‍, അമേച്ചര്‍ നാടക 





0901 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


സംഘങ്ങള്‍ക്ക്‌ അവതരണാവസരം നല്‍കാനും തൃക്കരിപ്പൂര്‍ ജനത 
സന്നദ്ധമായിത്തുടരുന്നു. 
സ്വാതന്ത്ര്യലബ്ലിക്കു മുമ്പുതന്നെ തൃക്കരിപ്പൂരിന്റെ മണ്ണില്‍ നാടകങ്ങള്‍ 

പിറന്നു. ആദ്യകാല നാടകങ്ങളില്‍ മിക്കതും ഒളവറ യിലും പരിസരപ്ര 
ദേശങ്ങളിലുമായിരുന്നു അരങ്ങേറിയത്‌. സാധാരണക്കാരായിരുന്നു 
നാടക്രപവര്‍ത്തനങ്ങള്‍ക്കു പിന്നില്‍. അക്ഷരാഭ്യാസമില്ലാത്തവര്‍ 
പോലും ആ കാലഘട്ടത്തില്‍ അഭിനയിച്ച്‌ ജനഹൃദയങ്ങളില്‍ സ്ഥാനം 
പിടിച്ചു. നാടകാഭിനയത്തിനുവേണ്ടി വൈകുന്നേരങ്ങളില്‍ സമിതി 
യില്‍ കൂടിച്ചേര്‍ന്നു എഴുതുവാനും വായിക്കുവാനും പഠിച്ചവരും ആ 
കാലഘട്ടത്തില്‍ നാടകത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്‌. സമൂഹത്തെ 
കാര്‍ന്നുതിന്നുന്ന സാമൂഹൃതിന്മകളും അന്ധവിശ്വാസങ്ങളും ജന്മി- 
കുടിയാന്‍ ബന്ധത്തിലെ ഉച്ചനീചത്വങ്ങളുമായിരുന്നു ആദ്യകാല നാ 
ടകങ്ങളുടെ പ്രമേയങ്ങളിലേറെയും. കുടുംബബന്ധങ്ങളുടെ മഹത്വം 
വിളിച്ചോതുന്ന നാടകങ്ങളും അവയില്‍ ഉണ്ടായിരുന്നു. 

1940കളുടെ തുടക്കത്തില്‍ തന്നെ ഒളവറയില്‍ നാടക 
കൂട്ടായ്മകള്‍ പിറന്നു. 1945 മുതല്‍ ഒളവറ യുവജന കലാസമിതി 
യുടെ നേതൃത്വത്തില്‍ നാടകങ്ങള്‍ അവതരിപ്പിക്കുവാന്‍ തുടങ്ങി. പ 
കലന്തിയോളം പാടങ്ങളിലും മറ്റും പണി ചെയ്യുന്നവരാണ്‌ ഓരോ 
നാടകസംഘത്തിന്റേയും പിന്നില്‍. അതുകൊണ്ടുതന്നെ “സാമ്പത്തികം' 
നന്നേ കുറവ്‌. നാട്ടില്‍ കശുമാവ്‌ പൂക്കുന്ന കാലമാണ്‌ നാടകക്കാലം. 
നാട്ടുകാര്‍ തന്നെ എഴുതി ചിട്ടപ്പെടുത്തുന്ന നാടകങ്ങളില്‍ നിന്നും എസ്‌ 
എല്‍ പുരം, കടവൂര്‍ പി ചന്ദ്രന്‍പിള്ള തുടങ്ങിയവരുടെ നാടകങ്ങളിലേക്ക്‌ 
നടന്നടുത്തു. ശിഥിലമാകുന്ന കുടുംബബന്ധങ്ങളെക്കുറിച്ചുള്ള നാടക 
ങ്ങളായിരുന്നു കൂടുതലും. 1960ഓടുകൂടി മണ്ണെണ്ണവിളക്കില്‍ നിന്നും 
മാറി ജനറേറ്ററിന്റെ വെളിച്ചത്തില്‍ നാടകാവതരണം തുടങ്ങി. 

സംവിധായകന്‍ അറിയാതെ ഓരോ നാടക റിഹേഴ്‌സലും 
തുടങ്ങുമ്പോള്‍ നായകവേഷത്തിനു വേണ്ടി മത്സരമാണ്‌. നായകവേഷം 
ലഭിക്കാത്തതിനാല്‍ പുതിയ നാടകസമിതികള്‍ രൂപീകരിച്ചു! നാടകം 
അവതരിപ്പിച്ച സംഭവങ്ങളും ഉണ്ടത്രേ. നാടകാവതരണത്തിന്റെ 
തൊട്ടു തലേദിവസം നായകനടന്‍ നാടുവിട്ടുപോയ രസകരമായ 
ചരിത്രവുമുണ്ട്‌. സംവിധായകനറിയാതെ.... ആരോടും പറയാതെ ഒരു 
യാത്ര ബോംബെയിലേക്ക്‌. നടന്‍ നാടുവിട്ടാലും നാടകം അവതരിപ്പിച്ച 
പറ്റു. നാടുവിട്ട നടന്റെ ഭാഗം സംവിധായകന്‍ നിറവേറ്റി. ഒളവറ 
യുവജന കലാസമിതിയുടെ ആദ്യകാല സംവിധായകനായിരുന്ന കെ 
കുഞ്ഞിക്കണ്ണന്‍ മാസ്റ്റര്‍ക്ക്‌ ഇങ്ങനെ അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട്‌. 

കഥാപാത്രങ്ങള്‍ക്കു വേണ്ട വേഷം സംഘടിപ്പിക്കുന്നതില്‍ 
ഏറെ പ്രയാസപ്പെടേണ്ടി വന്നു. പാന്റ്‌ സ്‌ ധരിക്കുന്നവര്‍ നാട്ടിലില്ല എന്നു 
തന്നെ പറയാം. ഒന്നോ രണ്ടോ ഷര്‍ട്ട മാത്രമുള്ളവരാണ്‌ ഏറെയും. 
ഓണത്തിനോ മറ്റോ ഒന്നു വാങ്ങിയാലായി. റിഹേഴ്‌സല്‍ തുടങ്ങിയാല്‍ 
അന്വേഷണമായി, അവരവര്‍ക്ക്‌ വേണ്ട വസ്ത്രങ്ങള്‍ നാട്ടില്‍ ആര്‍ 
ക്കാണുള്ളതെന്ന്‌. അവരെ ചെന്നുകണ്ടു മുന്‍കൂട്ടി ഉറപ്പിക്കും. പോ 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ |? 


ലീസിന്റേയും ഡോക്ടറുടെയും മറ്റും വേഷം വരുമ്പോഴാണ്‌ ഏറെ 
ബുദ്ധിമുട്ട്‌. വാടകയ്ക്കെടുക്കാന്‍ പണമില്ല. ഇനി പണമുണ്ടായാല്‍ തന്നെ 
വാടകസാധനങ്ങള്‍ നല്‍കുന്ന ഇടം അടുത്തെങ്ങുമില്ല. ഏക ആശ്രയം 
നാട്ടിലെ അലക്കുകാരാണ്‌. അലക്കുവാന്‍ കൊണ്ടുവരുന്ന വസ്ത്രങ്ങള്‍ 
നാടകാവതരണം കഴിയുന്നതുവരെ ഉടമസ്ഥര്‍ക്ക്‌ അലക്കുകാര്‍ നല്‍ 
കില്ലത്രേ. യാതൊരു പ്രതിഫലവുമില്ലാതെ വസ്ത്രങ്ങള്‍ നാടക 
സംഘങ്ങള്‍ക്ക്‌ നല്‍കും. നാടകം കഴിഞ്ഞാല്‍ തൊട്ടടുത്ത ദിവസം പു 
ലര്‍ച്ചയ്ക്കു തന്നെ തിരികെ ഏല്‍പ്പിക്കും-ചായക്കൂട്ടുകള്‍ പതിയാതെ.... 
പോറലൊന്നും ഏല്‍ക്കാതെ... 

ആദ്യകാലത്ത്‌ സ്ര്രീകഥാപാരതങ്ങളെ അവതരിപ്പിച്ചത്‌ പുരു 
ഷന്മാര്‍ ആയിരുന്നുവല്ലോ സ്തീകളുടെ വേഷങ്ങള്‍ക്കായി പൂര്‍ണ്ണമായും 
ആശ്രയിച്ചത്‌ അലക്കുകാരെയായിരുന്നു. നടന്മാരുടെ ശരീരത്തിനൊത്ത 
സ്ര്രീ വേഷം ലഭിക്കുവാന്‍ ഏറെ ബുദ്ധിമുട്ടിയതും എടുത്തുപറയേ 
ണ്ടതാണ്‌. 

ആദ്യകാല നാടകങ്ങളുടെ സംഗീതസംവിധാനം നിര്‍വൃഹി 
ച്ചത്‌ കണ്ണപുരത്തുള്ള സിആര്‍ ഭാഗവതരും മൊയ്തു പാപ്പിനിശ്ശേരി 
യും മറ്റുമായിരുന്നു. നാടകാവതരണത്തിനു മുമ്പേ ഹിന്ദി പാട്ടു 
കള്‍ മൊയ്തു പാപ്പിനിശ്ശേരി പാടുന്നത്‌ പതിവായിരുന്നു. നാടകം 
കഴിഞ്ഞാല്‍ തുടര്‍ന്നുള്ള ദിവസങ്ങളില്‍ കടകളിലും മറ്റും നാടക 
ചര്‍ച്ചുകളായിരിക്കും. നാടകത്തെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചും ഒക്കെ 
യുള്ള നാട്ടുവര്‍ത്തമാനമാണ്‌ അന്നത്തെ അംഗീകാരം. 

ഏഴിമലയില്‍ നടരാജഗുരു സംഘടിപ്പിച്ച ലോക സമാധാന 
സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സംസ്ഥാനതല നാടകമത്സരത്തില്‍ 
ഒന്നാംസ്ഥാനം നേടിയത്‌ ഒളവറ യുവജന കലാസമിതി അവതരിപ്പിച്ച 
നാടകമായിരുന്നു. ഇതേ നാടകം പയ്യന്നൂര്‍ ഗാന്ധി മൈതാനിയിലും 
അവതതരിപ്പിച്ചിരുന്നു. 
കെ എം കെ കലാസമിതി, തൃക്കരിപ്പൂര്‍ 

നാടകം ജീവിതമാണ്‌. ചിലപ്പോള്‍ അത്‌ സാമൂഹ്യ തിന്മ 
കള്‍ക്കെതിരെയുള്ള ആയുധവുമാകാം. അഗതികള്‍ക്ക്‌ ആശ്രയവും അശര 
ണര്‍ക്ക്‌ താങ്ങുമായി മാറും. അങ്ങനെ തൃക്കരിപ്പൂരിന്റെ മണ്ണില്‍ നാടക 
കലയെ വളര്‍ത്തുന്നതിലും അതിനുമപ്പുറം നാട്ടിന്‌ താങ്ങും തണലുമായി, 
ജന്മിത്വത്തിന്‌ എതിരെയുള്ള പടവാളായി, അക്ഷരാഭ്യാസത്തിലേക്കുള്ള 
വഴികാട്ടിയായി, സംഘാടനത്തിനു കരുത്തായി നാടകത്തെ ആയുധ 
മാക്കിയ പ്രസ്ഥാനങ്ങളില്‍ ഏറെ മുന്നിലാണ്‌ തൃക്കരിപ്പൂര്‍ കെ എം കെ 
കലാസമിതി. കുതിരപ്പന്തിമഠത്തില്‍ കുഞ്ഞമ്പു എന്ന ഒരു മനുഷ്യന്റെ 
ജീവിതം ആവേശമായിക്കണ്ട തൃക്കരിപ്പൂരിലെ ഒരു കൂട്ടം ചെറുപ്പക്കാര്‍ 
പടുത്തുയര്‍ത്തിയ പ്രസ്ഥാനമാണിത്‌. മൂന്നു പതിറ്റാണ്ടുകള്‍ മാത്രം 
ജീവിച്ച മനുഷ്യസ്നേഹിയും സ്വത്ന്ത്രസമരസേനാനിയും സോഷ്യ 
ലിസ്റ്റും ഗായകനും നടനും ജീവകാരുണ്യ പ്രവര്‍ത്തകനുമായ അന്നൂര്‍ സ്വ 
ദേശി കുഞ്ഞമ്പുവില്‍ നിന്നാണ്‌ തൃക്കരിപ്പൂരിലെ നാടക ചരിത്രത്തിന്റെ 
സുവര്‍ണ്ണ കാലഘട്ടത്തിന്‌ അടിത്തറ പാകിയത്‌. 





0001 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ഇവിടത്തെ ആദ്യകാല നാടകപ്രവര്‍ത്തകരെ പ്രത്യേകിച്ചും 
ആ കാലത്തെ സോഷ്യലിസ്ററ്‌ പ്രവര്‍ത്തകരെ കലാപ്രവര്‍ത്തനവു 
മായി അടുപ്പിച്ചത്‌ കുഞ്ഞമ്പുവായിരുന്നു. ജീവകാരുണ്യ പ്രവര്‍ത്തന 
വും രാഷ്ഷ്്രീയ കലാ-സാംസ്കാരിക പ്രവര്‍ത്തനങ്ങളും ജീവിതത്തോടു 
ചേര്‍ത്തു വെച്ച കെ എം കെ എന്ന മനുഷ്യ സ്നേഹിയാണ്‌ തൃക്കരിപ്പൂരിലെ 
ആധുനിക നാടക പ്രസ്ഥാനത്തിന്‌ തുടക്കം കുറിച്ചത്‌. എം എ എം വായന 
ശാലയ്ക്കു വേണ്ടി നാടകം സംവിധാനം ചെയ്തു കൊണ്ടിരിക്കുന്ന 
കാലത്താണ്‌ പയ്യന്നൂരിലേയും പരിസര പ്രദേശങ്ങളിലേയും ജനങ്ങളെ 
വസൂരി എന്ന മഹാമാരി കാര്‍ന്നു തിന്നത്‌. കലാപ്രവര്‍ത്തനം മാറ്റി 
വെച്ച്‌ കുഞ്ഞമ്പു രോഗികള്‍ക്കിടയിലേക്ക്‌ ഇറങ്ങിച്ചെന്നു.അവരെ 
ശുധ്രൂഷിക്കാന്‍...അവര്‍ക്ക്‌ ആഹാരം നല്‍കുവാന്‍..... കിടക്കാന്‍ ഇടം 
നല്‍ കുവാന്‍..... പക്ഷേ ഏറെ വൈകാതെ വസൂരി എന്ന മഹാമാരി ആ 
മനുഷ്യസ്നേഹിയേയും കവര്‍ന്നെടുത്തു. 1951 മാര്‍ച്ച്‌ 20നു ചേര്‍ന്ന അനു 
ശോചന യോഗത്തില്‍ തൃക്കരിപ്പൂരിലെ സോഷ്യലിസ്റ്റുകളായ നാ ടക 
പ്രവര്‍ത്തകര്‍ ഒരു തീരുമാനമെടുത്തു. ഇ എം കെ എന്ന കലാസമിതി 
യുടെ പേരുമാറ്റി കെ എം കെ കലാസമിതി എന്നാക്കുക.തീരുമാനം 
ഏകകണ്ഠമായിരുന്നു. ആ കൂട്ടായ തീരുമാനം തൃക്കരിപ്പുരിന്റെ നാ 
ടക വളര്‍ച്ചയുടെ വഴിത്തിരിവായി മാറി. 1951 ല്‍ “സഹോദരി' എന്ന 
നാടകത്തില്‍ തുടങ്ങി രംഗവേദിയെ വിവിധ പരീക്ഷണങ്ങളിലൂടെ 
പാകപ്പെടുത്തി ഏറ്റവും ഒടുവില്‍ “ഖസാക്കിന്റെ ഇതിഹാസം ' എന്ന 
നാടകത്തിലൂടെ ഇന്ത്യയിലുടനീളം മലയാളനാടകത്തിന്റെ നവ്യാനു 
ഭവം പകരുവാന്‍ കെ എം കെ കലാസമിതിക്കു സാധിച്ചു. 

സമിതിയുടെ ആദ്യകാല നാടകങ്ങളൊക്കെ സംവിധാനം ചെ 
യ്തത്‌ സമിതിയുടെ പ്രവര്‍ത്തകര്‍ തന്നെയായിരുന്നു. ആദ്യകാല 
നാടകങ്ങളില്‍ പലതും രചിച്ചതും സമിതി അംഗങ്ങള്‍ തന്നെ. നാടകം 
അവതരിപ്പിക്കുക എന്നതിനപ്പറംനാടക കലയെ ജനകീയവല്‍ക്കരിക്കുക 
എന്ന ലക്ഷ്യത്തോടെ നാട്ടിലെ മറ്റു നാടക സമിതികള്‍ക്ക്‌ നാടകം 
ഒരുക്കുന്നതിനും സ്റ്റേജ്‌ ഒരുക്കുന്നതിനും കെ എം കെ കലാസമിതി 
യുടെ പ്രവര്‍ത്തകര്‍ സന്നദ്ധരായിരുന്നു. വലിയപറമ്പ കടപ്പുറത്തും 
ഇടയിലെക്കാടും നാടകം അവതരിപ്പിക്കുന്നതിനും രണ്ടുമൂന്നു ദിവസം 
മുന്‍പേ അവിടെചെന്നു താമസിച്ച്‌ വേദിയൊരുക്കി നല്‍കുന്നതിലും 
സമിതിയുടെ പ്രവര്‍ത്തകര്‍ക്ക്‌ സാധിച്ചിട്ടുണ്ട്‌. ഒരേ സമയത്ത്‌ 
മൂന്നോളം നാടകങ്ങള്‍ പരിശീലനം ആരംഭിച്ച വര്‍ഷങ്ങള്‍ സമിതിക്ക്‌ 
ഉണ്ടായിട്ടുണ്ട്‌. മൂന്നും നാലും നാടകങ്ങള്‍ അവതരിപ്പിച്ച വര്‍ഷങ്ങള്‍ 
ഏറെ. എ വി ശ്രീകണ്ഠപ്പൊതുവാള്‍, കെ ചന്തു, സി കുഞ്ഞിക്കണ്ണന്‍ 
തുടങ്ങുകയായിരുന്നു ആദ്യകാല നാടക പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ നേതൃത്വം ന 
ല്‍കിയത്‌. സ്ര്രീകള്‍ നാടകാവതരണ രംഗത്തേക്ക്‌ വരാന്‍ മടിച്ച 
കാലഘട്ടത്തില്‍ സമിതി അംഗങ്ങളായ സ്തീകളെ നാട 
കാവതരണത്തില്‍ എത്തിച്ച്‌ തൃക്കരിപ്പൂരിന്റെ നാടക ചരിര്രത്തില്‍ 
വിപ്ലവാത്മകമായ മാറ്റത്തിന്‌ തുടക്കം കുറിച്ചത്‌ കെ എം കെ കലാ 
സമിതിയാണ്‌. കെ ലക്ഷ്മി ടീച്ചര്‍, സി തമ്പായി, എം വി തമ്പായി, ടി 
വി യശോദ, കെ ദേവകി തുടങ്ങിയവരാണ്‌ ഈ ദേശത്തെ ആദ്യ വനി 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ |?00) 


താ നാടക പ്രവര്‍ത്തകര്‍. തൃക്കരിപ്പൂരില്‍ ആദ്യമായി ടിക്കറ്റ്‌ വെച്ചു നാ 
ടകം അവതരിപ്പിച്ചതും സമിതിയായിരുന്നു. സംഘടനയ്ക്ക്‌ സ്വന്തമായി 
കെട്ടിടം പണിയുന്നതിനുള്ള ധനശേഖരണാര്‍ത്ഥം ആയിരുന്നു ആദ്യം 
ടിക്കറ്റ്‌ വെച്ച്‌ നാടകം അവതരിപ്പിച്ചത്‌. ഇന്നത്തെ ജനാവലി കലാസമിതി 
യുടെ നാടകാവതരണത്തിന്റെ കരുത്ത്‌ വിളിച്ചോതുന്നതായിരുന്നു. 

കൂടുതല്‍ നാടകങ്ങള്‍ അവതരിപ്പിച്ചതിലും നാട്ടില്‍ നാടകം 
ജനകീയമാക്കുന്നതിലും കെ എം കെ ഏറെ മുന്നിലാണ്‌. 1952 ലാണ്‌ 
സമിതി ആദ്യനാടകം അവതരിപ്പിക്കുന്നത്‌. ഡിസംബറില്‍ റിഹേഴ്‌ 
സല്‍ ആരംഭിച്ച നാടകം 1953 ജനുവരി 23ന്‌ കൊയോങ്കരയില്‍ വെച്ച്‌ 
അവതരിപ്പിച്ചു. പെട്രോമാക്സിന്റെ വെളിച്ചത്തില്‍ നാടുനീളെ പദയാത്ര 
നടത്തിയായിരുന്നു പ്രചരണം. നാടകാവതരണവും പെട്രോമാക്സിന്റെ 
വെളിച്ചത്തിലായിരുന്നു. യാചകസ്ത്രീയുടെ വേഷത്തില്‍ ജനങ്ങളുടെ 
(്പശംസ പിടിച്ചുപറ്റിയ കെ ചന്തുവിനായിരുന്നു അന്നത്തെ നാടകം 
അവതതരിപ്പിക്കുന്നതിന്റെ ചുമതല. അന്ന്‌ നാടകം അവതരിപ്പിക്കുന്നതിന്‌ 
സമിതിക്കു ചെലവായത്‌ 274 ക 4 അണ ആയിരുന്നു. 7ട ക 4 അണ 
വരവും. 

“സഹോദരിയുടെ അവതരണത്തിന്‌ ശേഷം തൊട്ടടുത്ത 
ആഴ്ച തന്നെ രണ്ടാമത്തെ നാടകക്യാമ്പ്‌ ആരംഭിച്ചു.1953 ഫെഡ്രുവരി 
ഒന്നിന്‌ “ആദര്‍ശവാദി” എന്ന നാടകം പരിശീലനം തുടങ്ങി. എന്നാല്‍ 
സമിതി പൊതുവേദിയില്‍ അവതരിപ്പിച്ച രണ്ടാമത്തെ നാടകം പ്രമുഖ 
സോഷ്യലിസ്റ്റ്‌ നേതാക്കളായ സി എം പി നായരും പി സി പൊതുവാളും 
ചേര്‍ന്നെഴുതിയ “കാലത്തിന്റെ മാറ്റം” ആയിരുന്നു. 

ജന്മിമാരുടെ ക്രൂരതയ്ക്കെതിരെയുള്ള ശക്തമായ പോരാട്ട 
മായിരുന്നു ഈ നാടകം ഉടുമ്പന്തല, ഒളവറ , ഇടയിലേക്കാട്‌ തുടങ്ങിയ പ്ര 
ദേശങ്ങളിലെ ജന്മിമാര്‍ക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുന്നതില്‍ ഈ 
നാടകത്തിന്‌ നിര്‍ണ്ണായകസ്ഥാനം ഉണ്ടായിരുന്നു. മാര്രമല്ല അവിഭക്ത 
കണ്ണൂര്‍ ജില്ലയിലെ സോഷ്യലിസ്റ്റ്‌ സമ്മേളനങ്ങളിലൊക്കെ പരിപാടിയുടെ 
അവസാന ഇനം കാലത്തിന്റെ മാറ്റം എന്ന നാടകമായിരുന്നു. പരേത 
രായ ടി.വി. മാധവന്‍, പി.സി. പൊതുവാള്‍, പി. കോരന്‍ മാസ്റ്റര്‍, ടി.വി. 
കോരന്‍, എം.വി.കുഞ്ഞപ്പന്‍, പി.പി.കുഞ്ഞപ്പന്‍, എം.കെ. അമ്പുക്കുഞ്ഞി, 
കെചചന്തു, സി.കുഞ്ഞിക്കണ്ണന്‍ എന്നിവരായിരുന്നു ഒരു കാലത്തിന്റെ 
ജീര്‍ണ്ണതയ്ക്കതിരെ വിരല്‍ ചൂണ്ടിയ നാടകത്തില്‍ അഭിനയിച്ചവര്‍. 
പി.കോരന്‍, എം.വി.കുഞ്ഞപ്പന്‍, പി.പി.കുഞ്ഞപ്പന്‍ എന്നിവരായിരുന്നു 
സ്ര്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്‌. 

എ.വി.ശ്രീകണ്ഠപൊതുവാള്‍ രചിച്ച “ശവകുടീരം” എന്ന നാടകം 
എം.എ.എം. കലാസമിതി തങ്കയത്തിനു വേണ്ടി സംവിധാനം ചെയ്യുന്ന 
വേളയിലാണ്‌ കെ.എം.കെ.ക്ക്‌ വസൂരി പിടിപെടുന്നത്‌. അന്ന്‌ നില 
ച്ചുപോയ ആ നാടകം 1956 ല്‍ സമിതി അവതരിപ്പിച്ചു. പി.സി. പൊതു 
വാളായിരുന്നു സംവിധായകന്‍. ഒരു സന്യാസിയും വളര്‍ത്തുമകളും 
തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥ പറയുന്ന നാടകത്തില്‍ മാലിനി 
എന്ന പെണ്‍കുട്ടിയെ അവതരിപ്പിച്ചത്‌ പി. കോരന്‍ മാസ്റ്ററായിരുന്നു. 





040 ജ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


1957-58 വര്‍ഷത്തില്‍ നാല്‍ നാടകങ്ങള്‍ സമിതി അവതരിപ്പിച്ചു. 
അകവും പുറവും, ഗ്രാമങ്ങള്‍ ഉയരുന്നു, ശവകുടീരം, എന്നീ നാടകങ്ങളും 
കന്യക എന്ന ഏകാങ്കനാടകവും. ഇതേകാലത്തുതന്നെ “സമാഗമം” എന്ന 
നാടകത്തിന്റെ റിഹേഴ്‌സലും ആരംഭിച്ചു. 

1958-59 കാലത്ത്‌ സമാഗമം, കുലദ്രോഹി, ആദര്‍ശവാദി എന്നീ 
സാമുഹ്യനാടകങ്ങളും ഘടികാരം നീങ്ങുന്നു, പ്രതിജ്ഞ എന്നീ ഏകാങ്ക 
നാടകങ്ങളും പതിനാറോളം വേദികളിലായി അവതരിപ്പിച്ചു. ഈ ദാഹം 
രക്തത്തിനായി, ഒരാള്‍ കൂടി കള്ളനായി, രണ്ടില്‍ ഒന്ന്‌, എന്നീ നാടക 
ങ്ങള്‍ 1959-60 വര്‍ഷം അവതരിപ്പിച്ചു. 

1960-61 കാലത്ത്‌ അഞ്ച്‌ നാടകങ്ങളായിരുന്നു സമിതി അവ 
തരിപ്പിച്ചത്‌. മുഹമ്മദ്‌ അബ്ദുള്‍ റഹ്മാന്‍ വായനശാലയുടെ വാര്‍ഷികത്തി 
നവതരിപ്പിച്ച ്രാതാക്കള്‍ കൂടാതെ ഞാന്‍ വിശ്വാസിയാണ്‌ രണ്ടു നിഴ 
ലുകള്‍, കതിരുകാണാക്കിളി, പ്രതികാരം എന്നിവയും നിറഞ്ഞ സദസ്സില്‍ 
കെ.എം.കെ. അവതരിപ്പിച്ചു. 

1961-62 വര്‍ഷം സമിതിയുടെ നാടകപ്രവര്‍ത്തനം കൂടുതല്‍ ജന 
കീയമായി. സമിതിയുടെ ആദ്യനാടകമായ സഹോദരി 1961 മെയ്‌ 25ന്‌ 
എടാട്ടുമ്മലില്‍ വീണ്ടും അവതരിപ്പിച്ചു. അതേ വര്‍ഷം സപ്തംബര്‍ 15ന്‌ 
കൊയോങ്കരയില്‍ ഗ്രാമങ്ങള്‍ ഉണരുന്നു എന്ന നാടകവും അവതരിപ്പിച്ചു. 
ഇതേ വര്‍ഷം നവംബര്‍ 23 ന്‌ ഈ ചിലമ്പൊലി അവസാനിക്കാതിരിക്കട്ടെ 
തങ്കയത്തു വെച്ചും ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച്‌ കൂലേരിയില്‍ വെച്ച്‌ 
വിടരാത്ത മലര്‍ എന്ന നാടകവും അവതരിപ്പിച്ചു. 

“പദ്ധതികള്‍ വിജയിക്കുന്നു” എന്ന ഏകാങ്ക നാടകം പഞ്ച 
വത്സര പദ്ധതിയുടെ പ്രചരണാര്‍ത്ഥം നീലേശ്വരം ബ്ലോക്കിന്റെ നേ 
തൃത്വത്തില്‍ നിരവധി വേദികളില്‍ അവതരിപ്പിച്ചു. അന്നത്തെ ബി.ഡി.ഒ. 
മുഹമ്മദ്‌ കുഞ്ഞിയുടെ കൈയ്യില്‍ നിന്നും സര്‍ട്ടിഫിക്കറ്റ്‌ ലഭ്യമാക്കിയ 
നാടകമായിരുന്നു ഇത്‌. 1962 ല്‍ സംസ്ഥാന സഹകരണ വാരാ 
ഘോഷത്തിന്റെ ഭാഗമായി “പ്രതികാരം” എന്ന നാടകവും റിപ്പബ്ലിക്ക്‌ 
ദിനാഘോഷത്തിന്റെ ഭാഗമായി “ഘടികാരം നീങ്ങുന്നു” എന്ന നാടകവും 
ബീരിച്ചേരിയില്‍ വെച്ച്‌ സമിതി അവതരിപ്പിച്ചു. 

1964 നവംബര്‍ 3 ന്‌ നടന്ന സംസ്ഥാന സഹകരണ വാരാ 
ഘോഷത്തിന്റെ ഭാഗമായി വെളിച്ചം വീശുന്നു എന്ന നാടകവും 1965 
ജനുവരി 6ന്‌ കുണിയന്‍ വായനശാലയുടെ വാര്‍ഷികത്തിന്റെ ഭാഗമായി 
മതിലുകള്‍ ഇടിയുന്നു എന്ന നാടകവും സമിതി അവതരിപ്പിച്ചു. 

1965 ഫെബ്രുവരി 15ന്‌ തങ്കയം ബാലസമാജം വാര്‍ഷികത്തിന്‌ 
തകര്‍ന്ന തംബുരു എന്ന നാടകവും ഫെഡ്രുവരി 25ന്‌ മീലിയാട്ട സുധ്ര 
ഹ്മണ്യന്‍ കോവിലിലെ ആണ്ടിയൂട്ടിനോടനുബന്ധിച്ച്‌ നീറുന്ന ഹൃദയം 
എന്ന നാടകവും അവതരിപ്പിച്ചു. 

1965 മാര്‍ച്ച്‌ 1ന്‌ ഇടയിലേക്കാട വായനശാലയുടെ വാര്‍ഷികത്തിന്‌ 
തകര്‍ന്ന തംബുരുവും തൃക്കരിപ്പൂര്‍ കടപ്പുറം യൂത്ത്‌ ലീഗ്‌ സമ്മേളന 
ത്തോടനുബന്ധിച്ച്‌ നീറുന്ന ഹൃദയം എന്ന നാടകവും അവതരിപ്പിച്ചു. 
ഈ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചത്‌ ഒരേ വ്യക്തികളായിരുന്നു 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ |?4] 


എന്നത്‌ പ്രത്യേകം സൂചിപ്പിക്കട്ടെ. 

1965-66 വര്‍ഷം സമിതി ആറ്‌ നാടകങ്ങള്‍ അവതരിപ്പിച്ചു. 
ജൂണ്‍ 15ന്‌ കൊയോങ്കരയില്‍ “തകര്‍ന്ന തരിവള ' അവതരിപ്പിച്ചു. 
20.7.6ടനന്‍ മധുരങ്കൈ ഗാന്ധി സ്മാരക വായനശാല വാര്‍ഷികത്തിന്‌ “നീ 
റുന്ന ഹൃദയ'വും ഓണാഘോഷത്തിന്റെ ഭാഗമായി സപ്തംബര്‍ 8 ന്‌ 
തൃക്കരിപ്പൂരില്‍ വെച്ച്‌ “തകര്‍ന്ന ഹൃദയവും" അവതരിപ്പിച്ചു. ഒക്ടോബര്‍ 
17 ന്‌ എടാട്ടുമ്മല്‍ അണ്ടിയൂട്ടിനോടനുബന്നിച്ച്‌ ചിതറിയ ബന്ധങ്ങള്‍” 
എന്ന നാടകം അവതരിപ്പിച്ചു. ചെറു കാനം ബാലസമാജത്തിന്റെ 
വാര്‍ഷികത്തോടനുബന്ധിച്ച്‌ ഡിസംബര്‍ 45 ന്‌ “പൊള്ളുന്ന സത്യം” 
അരങ്ങേറി. നീലേശ്വരം ബ്ലോക്ക്‌ ഡവലപ്പ്‌മെന്റ്‌ ഓഫീസിന്റെ നേതൃ 
ത്വത്തില്‍ തങ്കയത്തുനടന്ന സെമിനാറിന്റെ ഭാഗമായി 1966 മാര്‍ച്ച്‌ 13 ന്‌ 
“ജീവിതം ഒരു കൊടുങ്കാറ്റാണ്‌' എന്ന നാടകം അവതരിപ്പിച്ചു. 

കെ. എം. കെ.യുടെ നാടകചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒര 
ധ്യായമാണ്‌ 1968ല്‍ അവതരിപ്പിച്ച “ക്രോസ്ബെല്‍ട്ട്‌'. കെട്ടിട നിര്‍ 
മ്മാണത്തിന്റെ ധനശേഖരണാര്‍ത്ഥം സെന്റ്‌ പോള്‍സ്‌ എ.യു.പി.സ്കൂളി 
ല്‍ വെച്ച്‌ നാടകം അവതരിപ്പിച്ചപ്പോള്‍ 4006 രൂപ ലഭിച്ചു. അന്നത്തെ 
നാടക ചെലവ്‌ 1489 രൂപയായിരുന്നു. 

1968ല്‍ നാഷണല്‍ സേവിംഗ്സിന്റെ ര്രചരണാര്‍ത്ഥം നെയ്‌വിളക്ക്‌” 
എന്ന കേരളത്തിലുടനീളം അവതരിപ്പിച്ചു. 1968ല്‍ തന്നെ കടവൂര്‍ ച്രന്രന്‍ 
പിള്ളയുടെ പുരതകാമേഷ്ടി എന്ന നാടകം അവതരിപ്പിച്ചു. സോഷ്യ 
ലിസ്റ്റു പാര്‍ട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘടനയായതിനാ ല്‍ ആ 
കാലത്തു നടന്ന പാര്‍ട്ടി സമ്മേളനങ്ങളിലൊക്കെ കെ എം.കെ നാടകങ്ങള്‍ 
അവതതരിപ്പിച്ചിട്ടുണ്ട്‌. ടട൦ സംസ്ഥാന സമ്മേളനത്തില്‍ അ വതരിപ്പിച്ച 
ദിവ്യബലി, ഇരിട്ടിക്കടുത്ത മുന്നാട്‌ വെച്ചു നടന്ന (൭5൦ സമ്മേളനത്തിലും 
ഇതേ നാടകം അവതരിപ്പിച്ചു. 

1960 കളില്‍ തന്നെ സമിതിക്ക്‌ സ്വന്തമായി മരം കൊണ്ടുള്ള സ്റ്റേജ്‌ 
ഉണ്ടായിരുന്നു. മുന്‍കൂട്ടി ഓര്‍ഡര്‍ നല്‍കുന്നവര്‍ക്ക്‌ 10 രൂപ വാടകയ്ക്ക്‌ 
സ്റ്റേജ്‌ നല്‍കാറുണ്ട്‌. കര്‍ട്ടനും നാടകത്തിനായുള്ള കട്ടിംഗ്സും സമി 
തിക്ക്‌ സ്വന്തമായി ഉണ്ടായിരുന്നു. ആ കാലത്ത്‌ തയ്യാറാക്കിയ വീടി 
ന്റെ കര്‍ട്ടന്‍ മിക്ക സമിതികളുടേയും നാടകങ്ങള്‍ക്കു വേണ്ടി ഉപയോ 
ഗിച്ചിരുന്നുവത്രെ. 

1966-67 കാലഘട്ടത്തില്‍ 12 വേദികളില്‍ സമിതി നാടകം അവതരിപ്പിച്ചു. 
1966 ജൂണ്‍ 12ന്‌ ഇടയിലേക്കാട്‌ വായനശാലയുടെ വാര്‍ഷികത്തിന്‌ 
കലാകാരന്റെ അന്ത്യം ആഗസ്റ്റ്‌ 28, 29 ദിവസങ്ങളില്‍ തൃക്കരിപ്പൂരില്‍ 
വെച്ച്‌ ആകാശഗംഗ, ദിവ്യബലി എന്നീ നാടകങ്ങളും അവതരിപ്പിച്ചു. 
മൂന്നു ദിനങ്ങളിലായി നടന്ന സമിതിയുടെ വാര്‍ഷികാഘോഷത്തില്‍ 
രണ്ടു ദിവസങ്ങളിലും നാടകങ്ങള്‍ ഉണ്ടായിരുന്നു. ദിവ്യബലി എന്ന 
നാടകം നിരവധി വേദികളില്‍ അവതരിപ്പിച്ചു. 

ഒക്ടോബര്‍ 25ന്‌ കൊയോങ്കര ബാലസമാജത്തിന്റെ വാര്‍ഷിക 
ത്തിന്‌ നീലസാരി എന്ന നാടകം അവതരിപ്പിച്ചു. 1967 ഫെബ്രുവരി 10 
ന്‌ എടാട്ടുമ്മല്‍ സാംസ്ക്കാരിക വേദിയുടെ വാര്‍ഷികത്തിന്‌ “കരി'യും 





040 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ഏപ്രില്‍ 24 ന്‌ ആചാര്യ നര്രേന്രദേവ്‌ വായനശാലയുടെ വാര്‍ഷികത്തിന്‌ 
മണല്‍ക്കാട്‌ എന്ന നാടകവും അവതരിപ്പിച്ചു. ജൂണ്‍ 18ന്‌ തയ്യില്‍ കടപ്പുറം 
വായനശാലയുടെ വാര്‍ഷികത്തിന്‌ കരിഞ്ഞ മണ്ണ്‌ അവതരിപ്പിച്ചു. 1967 
ല്‍ തൃക്കരിപ്പൂരില്‍ വെച്ച്‌ കുട്ടികളുടെ നാടകം അവതരിപ്പിച്ചു. നാടകാ 
സ്വാദകരുടെ പ്രശംസ നേടിയ നാടകമായിരുന്നു കൊഴിഞ്ഞ മൊട്ടുകള്‍ 
എന്ന കുട്ടികളുടെ നാടകം. 

ആഗസ്റ്റ 20 ന്‌ മധുരങ്കൈ ശ്രീനാരായണ വായനശാല 
യുടെ വാര്‍ഷികത്തിന്‌ മണല്‍ക്കാടും സപ്തംബര്‍ 45ന്‌ കൈരളി 
വായനശാലയുടെ വാര്‍ഷികത്തിന്‌ ഉടുംമ്പന്തലയില്‍ ജീവിതം ഒരു 
കൊടുങ്കാറ്റായിരുന്നു എന്ന നാടകവും അവതരിപ്പിച്ചു. 1967 ലെ ഗാന്ധി 
ജയന്തിയുടെ ഭാഗമായി തൃക്കരിപ്പൂരില്‍ വെച്ച്‌ ആകാശഗംഗ എന്ന 
നാടകവും അവതരിപ്പിച്ചു. 

പി.എം.ശങ്കരവര്‍മ്മയുടെ നേതൃത്വത്തില്‍ തയ്യാറാക്കിയ കേരള 
ത്തിലെ നാടക സമിതികളുടെ ഡയരക്ടറിയില്‍ 5 രൂപ നല്‍കി 1969 ല്‍ 
സമിതി പേര്‍ രജിസ്റ്റര്‍ ചെയ്തു. ദൈവം മരിച്ചു എന്ന നാടകത്തോടൊപ്പം 
ചെകുത്താന്‍ കയറിയ വീട, നീര്‍ച്ചുഴി, ആകാശഗംഗ എന്നീ നാടകങ്ങളും 
1969 ല്‍ വിവിധ സ്ഥലങ്ങളില്‍ അവതരിപ്പിച്ചു. 

1970 മാര്‍ച്ച്‌ 23ന്‌ “അഗ്നിപരീക്ഷ്‌ എന്ന നാടകത്തിന്റെ റിഹേ 
ഴ്‌സല്‍ ആരംഭിച്ചു. എഴുപതുകളിലെ ഇന്ത്യന്‍ രാഷ്ഷ്്രീയത്തിലുണ്ടായ പ്ര 
തിസന്ധി സമിതിയുടെ നാടക പ്രവര്‍ത്തനങ്ങളേയും സാരമായി ബാധിച്ചു. 
വയലോടി സുബ്രഹ്മണ്യന്‍ കോവിലിലെ ആണ്ടിയൂട്ടിനോടനുബന്ധിച്ച്‌ 
1970 ല്‍ “ദൈവം മരിച്ചു' എന്ന നാടകം അവതരിപ്പിച്ചു. 1977 ഫെബ്രുവരി 
14 ന്‌ തൃക്കരിപ്പൂര്‍ കടപ്പുറത്ത്‌ ആരംഭിച്ച വീക്കിലി ഡിസ്പെന്‍സറിയുടെ 
ഉദ്ഘാടനത്തിനും ഈ നാടകം അവതരിപ്പിക്കപ്പെട്ടു. 

1973 ല്‍ സി.എല്‍. ജോസിന്റെ അഗ്നി വലയം, ടി.എല്‍. ജോസി 
ന്റെ സമുദായം എന്നീ നാടകങ്ങളും സമിതി അവതരിപ്പിച്ചു. സമിതിയുടെ 
ജൂനിയര്‍ ടീം അവതരിപ്പിച്ച നാടകമായിരുന്നു നക്ഷത്രവിളക്ക്‌. എടാട്ടുമ്മല്‍ 
ആണ്ടിയൂട്ടിനോടനുബന്ധിച്ചും ഈ നാടകം അവതരിപ്പിച്ചു. 

1974 ല്‍ നടന്ന രാമവില്യം കഴകം പെരും കളിയാട്ടത്തിനോ 
നുബന്ധിച്ച്‌ നടന്ന നാടക മത്സരത്തില്‍ സമിതി അവതരിപ്പിച്ച ഡബിള്‍ 
ക്രോസ്‌ എന്ന നാടകം ജന്രശദ്ധ നേടി. 

1974 ല്‍ തളിപ്പറമ്പില്‍ നടന്ന ജില്ലാതല മത്സരത്തില്‍ “ഉഷ്ണമേ 
ഖല' അവതരിപ്പിച്ചു. ഇതേവര്‍ഷം മോഡേണ്‍ ഡ്രമാറ്റിക്ക തൃക്കരിപ്പൂരില്‍ 
സംഘടിപ്പിച്ച മത്സരത്തിലും ഇതേ നാടകം കളിച്ചു.1975 ല്‍ കൊടക്കത്തറ 
പാട്ടുത്സവത്തിനും ഈ നാടകം അവതതരിപ്പിക്കപ്പെട്ടു. സമിതിക്കു മുമ്പില്‍ 
പ്രവര്‍ത്തിച്ച ചാരായ ഷോപ്പ്‌ നിര്‍ത്തലാക്കുന്നതിനായി പ്രമേയം പ 
സാ ക്കുകയും പോരാടുകയും ചെയ്തുതും ശ്രദ്ധേയമാണ്‌.1975ട ല്‍ കെ 
എസ്‌ നമ്പൂതിരിയുടെ നാടക്രതയം “സമസ്യ”, “പതനം”, “സമാവര്‍ത്തനം” 
എന്നിവയ്ക്കൊപ്പം പത്മവ്യൂഹവും അവതരിപ്പിച്ചു. “പത്മവ്യൂഹം”, 
“പ്രേത മന്ദിരം” എന്നീ നാടകങ്ങളും സമിതി അവതരിപ്പിച്ചു. 1977 ല്‍ 
സില്‍വര്‍ ജൂബിലി നാടകമത്സരത്തോടൊപ്പം നാടകസംവാദങ്ങളും ന 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ |?4) 


ടത്തി.1978ല്‍ “സമാവര്‍ത്തനം, 1979 ല്‍ “പ്രതിമാസംഘം', അവനവന്‍ 
കടമ്പ” എന്നിവ അവതരിപ്പിച്ചു. “ക്രോസ്‌ ബെല്‍റ്റി'നു വിശേഷം 1980 
ലാണ്‌ ടിക്കറ്റ്‌ വെച്ച്‌ സമിതി നാടകം അവതരിപ്പിച്ചത്‌. പി എ എം 
ഹനീഫ്‌ രചനയും സംവിധാനവും നിര്‍വഹിച്ച “ബ്രെയിൻവാഷ്‌. 1980 
നു ശേഷം സമിതി അവതരിപ്പിച്ച നാടകങ്ങളുടെ എണ്ണം ഗണ്യമായി 
കുറഞ്ഞു. 1987 ല്‍ 'ഉത്തരായനപ്പക്ഷി”, കണി” എന്നിവ അവതരിപ്പിച്ചു. 
1982ല്‍ നടത്തിയ നാടകമത്സരത്തില്‍ നാടകങ്ങള്‍ അവതരിപ്പിച്ചു. 
ദേശാഭിമാനി തീയേറ്റേഴ്‌സിന്റെ “ദി സ്പൈഡര്‍", ജനശക്തി നടക്കാവ്‌ 
“നീലരക്ത ജീവികളുടെ ദുരന്തം", കേസരി ക്ലബ്‌ “ലൂയി പതിന 
ഠലാമന്‍ മരോട്ടിക്ക കൃഷി ചെയ്യുന്നു” തൃക്കരിപ്പൂര്‍ സിറ്റിസണ്‍ ക്ലബ്ബ്‌ 
"ഇതിവൃത്തം" എന്നീ നാടകങ്ങള്‍ അവതരിപ്പിച്ചു. അവതരണം കൊണ്ടും 
കലാമൂല്യവും ജനപങ്കാളിത്തവും കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ട നാ 
ടക മത്സരമായിരുന്നു ഇത്‌. ഓരോ കാലത്തിനും അനുയോജ്യമായ നാ 
ടകങ്ങള്‍ അവതരിപ്പിക്കുന്നതില്‍ സമിതി ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട്‌. ര്രബലന്‍ 
വേലൂര്‍ സംവിധാനം നിര്‍വഹിച്ച “പൂവമ്പഴം” പ്രിയനന്ദന്‍ സംവിധാനം 
നിര്‍വഹിച്ച “കുതിരപ്പന്തി മഠത്തില്‍ കുഞ്ഞമ്പു”, ദീപന്‍ ശിവരാമന്‍ 
സംവിധാനം ചെയ്ത “ഖസാക്കിന്റെ ഇതിഹാസം' എന്നീ നാടകങ്ങള്‍ 
സമീപകാലത്ത്‌ സമിതി അവതരിപ്പിച്ച ശ്രദ്ധേയങ്ങളായ നാടകങ്ങളാണ്‌. 
ഒരേ സ്ഥലത്ത്‌ തുടര്‍ച്ചയായ ദിവസങ്ങളില്‍ നാടകം അവതരിപ്പിച്ച്‌ 
നാടകത്തെ ജനകീയവല്‍ക്കരിക്കുന്നതില്‍ സമിതി പ്രവര്‍ത്തകര്‍ക്കു 
സാധിച്ചു. 

നാടകാവതരണത്തിനായി ആരംഭിച്ച സമിതി നാടകങ്ങളിലൂടെ 
കേരളത്തിനകത്തും പുറത്തും ശ്രദ്ധിക്കപ്പെട്ടു. ഏറ്റവുമൊടുവില്‍ തൃക്കരി 
പ്പൂരിന്റെ നാടകപ്പെരുമ വിളിച്ചോതിയതായിരുന്നു “ഖസാക്കിന്റെ ഇതി 
ഹാസം. 2015 സ്വപ്തംബര്‍ 7,8,9 തീയതികളില്‍ എടാട്ടുമ്മലില്‍ വെച്ച്‌ 
ആദ്യ അവതരണം നടത്തി. സമിതിയുടെ ആദ്യ നാടകം അവതരിപ്പിച്ച 
സ്ഥലത്ത്‌, ആദ്യകാല നാടകപ്രവര്‍ത്തകരുടെ നാട്ടില്‍ വെച്ചുതന്നെ 
കരുത്തുള്ള മറ്റൊരു നാടകത്തിന്റെ ആദ്യാവതരണം. 2016 ജനുവരിയില്‍ 
കൊടുങ്ങല്ലൂരില്‍ വീണ്ടും അരങ്ങേറി. തുടര്‍ന്നു ബാംഗ്ലൂര്‍, കോഴിക്കോട, 
കൊച്ചി, പാലക്കാട്‌, കരിവെള്ളൂര്‍, കോതമംഗലം, വടകര, ബോംബെ 
തിരുവനന്തപുരം തുടങ്ങി നിരവധി സ്ഥലങ്ങളില്‍ ഈ നാടകം 
വാ ലി: 
കന്നുവിട്‌ കടപ്പുറം കലാസമിതി 

പതിറ്റാണ്ടുകള്‍ക്കു മുമ്പ്‌ തൃക്കരിപ്പൂരിലെ കലാസമിതികളാ 
യിരുന്നു അന്നത്തെ വലിയപറമ്പ പഞ്ചായത്തിലെ പല ദേശങ്ങളിലും 
നാടകങ്ങള്‍ അവതരിപ്പിച്ചത്‌. ഗതാഗതസൌഈകര്യം നന്നേ കുറഞ്ഞ ആ 
കാലഘട്ടത്തില്‍ നാടകത്തിനു വേണ്ടുന്ന രംഗസാമ്രഗ്രികളും മറ്റും 
കടപ്പുറത്തെത്തിക്കുന്നത്‌ ഏറെ ബുദ്ധിമുട്ടായിരുന്നു. തൃക്കരിപ്പൂരിലെ 
നാടകരപ്രവര്‍ത്തകരുടെ നാടകങ്ങള്‍ കാണുമ്പോള്‍ കവ്വായി കായലിന്‌ 
അപ്പുറമുള്ളവര്‍ക്കും അഭിനയിക്കണമെന്നായി. ജോലി ആവശ്യാര്‍ത്ഥം 
കടപ്പുറത്തെത്തിയ അധ്യാപകരുടെ സാമീപ്യവും നാട്ടുകാരുടെ 





044 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ആഗ്രഹത്തിന്‌ കരുത്തായി. നാടകം കളിക്കണം എന്ന ചിന്തയില്‍ നി 
ന്നും 1955 ല്‍ പിറന്നതാണ്‌ “കന്നുവീട്‌ കടപ്പുറം കലാസമിതി”. ഗതാഗത 
സൌകര്യം ഇല്ലാത്ത കാലത്ത്‌ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന്‌ 
സമിതി അവതരിപ്പിച്ച നാടകങ്ങളേറെയാണ്‌. പെട്രോമാക്സും ജന 
റേറ്ററും മൈക്കും കര്‍ട്ടനും സ്റ്റേജും തുടങ്ങി നാടകത്തിനു വേണ്ട എല്ലാ 
സാധനങ്ങളും കടത്തു തോണിയിലൂടെ എത്തിച്ചിട്ടായിരുന്നു നാടകാവത 
രണം. സ്റ്റേജ്‌ ഒരുക്കുവാന്‍ രണ്ടോ മൂന്നോ ദിവസം മുമ്പേ കടപ്പുറത്തേക്കു 
പോകുന്ന നാടക പ്രവര്‍ത്തകരുണ്ടായിരുന്നു അന്ന്‌ തൃക്കരിപ്പൂരില്‍. 
“ചിതല്‍പ്പുറ്റുകള്‍', “തീജ്വാല”, “അഗ്നിപ്രളയം', “ശാന്തമാകാത്ത കടല്‍', 
“ധര്‍മ്മയുദ്ധം, “ചാഞ്ഞ മരം വീണില്ല", “വിശ്വദര്‍ശനം', “വിശ്വരൂപം' 
തുടങ്ങിയ നാടകങ്ങള്‍ കടപ്പുറത്തെ വേദിയില്‍ അവതരിപ്പിച്ചു. ആദ്യ 
കാല നാടകങ്ങളൊക്കെ സംവിധാനം ചെയ്തത്‌ കുഞ്ഞിക്കണ്ണന്‍ 
മാസ്റ്ററായിരുന്നു. തുടര്‍ന്ന്‌ ചില നാടകങ്ങള്‍ കെ കെ മാസ്റ്റര്‍ സംവിധാനം 
ചെയ്തു. കെ കെ മാസ്റ്ററുടെ വരവോടുകൂടി നാടക സെറ്റ്‌ കടപ്പുറത്തുനി 
ന്നു തന്നെ ഒരുക്കുന്ന തലത്തിലേക്ക്‌ സമിതി എത്തിച്ചേര്‍ന്നു. ഏഴിമലയി 
ല്‍ വെച്ചു നടന്ന നടരാജ ഗുരുവിന്റെ ലോകസമാധാന സമ്മേളനത്തിന്റെ 
ഭാഗമായി നടന്ന നാടകമത്സരത്തില്‍ “ചിതല്‍പുറ്റ്‌” എന്ന നാടകം 
സമിതി അവതരിപ്പിച്ചു. നീലേശ്വരം ബ്ലോക്കിന്റെ നേതൃത്വത്തില്‍ ന 
ടന്ന കര്‍ഷക സെമിനാറില്‍ 'ശാന്തമാകാത്ത കടല്‍” എന്ന നാടകം 
അവതതരിപ്പിക്കുകയുണ്ടായി. 

കെ കെ ഈയ്യക്കാട്‌ പ്രസിഡണ്ടും വി നാരായണന്‍ മാസ്റ്റര്‍ 
സ്രെകട്ടറിയുമായി ഈയ്യക്കാട്‌ ക്രേന്രമാക്കി രൂപീകരിച്ചതാണ്‌ പ്രഭാത്‌ 
ആര്‍ട്സ്‌ ക്ലബ്‌. നാടകരചന, സംവിധാനം, കഥാപ്രസംഗം, കവിതാ 
രചന തുടങ്ങി നിരവധി മേഖലകളില്‍ പ്രാഗല്ഭ്യം തെളിയിച്ച കെകെ 
ഇയ്യക്കാടാണ്‌ ക്ലബ്ബിന്റെ എല്ലാ നാടകങ്ങളും സംവിധാനം ചെയ്‌ തത്‌. 
“പൌരധര്‍മ്മം' എന്ന നാടകം കയ്യൂര്‍, ചീമേനി, കൊടക്കാട്‌, വെള്ളച്ചാല്‍ 
തുടങ്ങി നിരവധി വേദികളില്‍ അവതരിപ്പിച്ചു. കെ കെ ഇയ്യക്കാടിന്റെ 
“കര്‍മ്മഭൂവിലെ പുണ്യാളന്‍” എന്ന നാടകം ചിന്താ വാരി കയില്‍ പ്ര 
സിദ്ധീകരിച്ചിട്ടുണ്ട്‌. പ്രഭാത ക്ലബ്ബിനു ശേഷം ഈയ്യക്കാട പീപ്പിള്‍സ്‌ 
ക്ലബ്ബ്‌, ഉദയ ആര്‍ടസ്‌ ക്ലബ്ബ്‌ എന്നിവയും 1980 മുതല്‍ എ കെ ജി 
സ്മാരക വായനശാലയും പ്രവര്‍ത്തനമാരംഭിച്ചു. ഈ കാലയളവില്‍ 
അരങ്ങേറിയ നാടകങ്ങള്‍ നിരവധിയാണ്‌. “പ്രേതക്കാറ്റ്‌”, “കറുത്ത 
നക്ഷത്രം”, “പൌരധര്‍മ്മം', “സാക്ഷി”, “ഒഴുക്കിനെതിരെ”, “നാലും നാല്‌', 
“ഭീഷ്മര്‍”, “രാജസൂയം”, “സംഹാരം”, “തേരോട്ടം” തുടങ്ങിയ നാടകങ്ങള്‍ 
സംവിധാനത്തിലും പ്രമേയത്തിലും ഏറെ ശ്രദ്ധേയമായി. സുരഭി 
ആക്ടേഴ്‌സ്‌ നാടകസംവിധായകനും നടനും ചിത്ര-ചമയ കലാകാരനും 
ശിലപിയുമായ സുരഭി ഇയ്യക്കാടിന്റെ (കെ രവീന്ദ്രനാഥ്‌) ചുമതലയി 
ലുള്ള സമിതിയാണ്‌. “ആശാരി', “കുടുക്ക അഥവാ വിശക്കുന്നവന്റെ 
വേദാന്തം”, അകത്തോ പുറത്തോ”, “പകര്‍ന്നാട്ടം” എന്നീ നാടകങ്ങള്‍ 
സുരഭി ആക്ടേഴസ്‌ അവതരിപ്പിച്ചവയാണ്‌. 

കലാസമിതികളും ക്ലബ്ബുകളും രൂപീകരിച്ച്‌ ഏതാനും വര്‍ഷ 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജു |?40 


ങ്ങളില്‍ ശക്തമായ നാടകങ്ങള്‍ അവതരിപ്പിക്കുകയും പിന്നീട വിസ്‌ 
മൃതിയിലാണ്ടുപോവുകയും ചെയ്ത നിരവധി സംഘടനകളുണ്ട്‌ തൃക്ക 
രിപ്പൂരില്‍. ഒപ്പം നല്ല നാടകങ്ങളിലൂടെ ജന്രശദ്ധ നേടി പിന്നീട നാടക 
പ്രവര്‍ത്തനങ്ങളില്‍ നിന്നും മാറിനില്‍ക്കുന്ന സംഘടനകളുമുണ്ട്‌. നാടക 
ചര്‍ച്ചകളില്‍ ഏര്‍പ്പെടുന്ന ചെറുപ്പക്കാരുടെ കൂട്ടായ്മകളില്‍ നിന്നാണ്‌ 
പല നാടക സംഘങ്ങളും പിറന്നത്‌. ഏതാനും വ്യക്തികളെ ക്രേന്രീകരിച്ചും 
നാട്ടില്‍ നാടകസംഘങ്ങള്‍ ഉണ്ടായിട്ടുണ്ട്‌. 1980 നു ശേഷം കെ കെ 
മാഷ്‌ തുടക്കം കുറിച്ച കൂട്ടായ്മയാണ്‌ “തപസ്യ” തൃക്കരിപ്പൂര്‍. സംഗീതം, 
ചിധ്രകല, നാടകം എന്നീ കലാരൂപങ്ങളുടെ സംഗമമായാണ്‌ മാഷ്‌ ഈ 
സമിതി രൂപീകരിച്ചത്‌. “തപസ്യ' അവതരിപ്പിച്ചതൊക്കെ ശക്തമായ നാ 
ടകങ്ങളായിരുന്നു, അവതരണം കൊണ്ടും പ്രമേയം കൊണ്ടും എ കെ 
കുഞ്ഞിരാമന്‍ പണിക്കര്‍ രചനയും സംവിധാനവും നിര്‍വഹിച്ച “ബാ 
ലി'യിലൂടെയായിരുന്നു തുടക്കം. “പാവം ഉസ്മാന്‍”, “കളിയരങ്ങ്‌”, “നെ 
ടിയിരുപ്പിന്റെ നെടുവീര്‍പ്പുകള്‍” തുടങ്ങിയ നാടകങ്ങളോടെ സംഘടന 
നാടകാവതരണത്തില്‍ നിന്നും മെല്ലെ പിന്‍മാറി. 

ഒരു കാലഘട്ടത്തില്‍ തൃക്കരിപ്പൂര്‍ സോഷ്യലിസ്റ്റ്‌ പ്രസ്ഥാന 
ത്തിന്റെ ക്രേന്മായിരുന്നു. സോഷ്യലിസ്റ്റ്‌ ആശയമുള്ള ഏതാനും 
ചെറുപ്പക്കാര്‍ തൃക്കരിപ്പൂര്‍ ക്രേന്രീകരിച്ചു തുടങ്ങിയ പ്രസ്ഥാനമാണ്‌ 
“സോഷ്യലിസ്റ്റ്‌ കലാവേദി”. കലാവേദി അവതരിപ്പിച്ച നാടകങ്ങളുടെ 
പിന്നില്‍ പ്രവര്‍ത്തിച്ചവരൊക്കെ തൃക്കരിപ്പൂര്‍ സ്വദേശികള്‍ ആയിരുന്നു. 
“വെളിച്ചം പിണങ്ങുന്നു', “ജ്വലനം”, “അഗ്രയാനം” എന്നീ മുന്നു നാടക 
ങ്ങള്‍ അവതരിപ്പിച്ച കലാവേദി യും നാടക പ്രവര്‍ത്തനങ്ങളില്‍ 
നിന്നും പിന്മാറി. വിജയരാഘവന്‍ ഈയ്യക്കാട്‌, കെ വി നാരായണന്‍ 
(മോഡേണ്‍ ടൈലേഴ്‌സ്‌), സുരഭി ഈയ്യുക്കാട എന്നിവരായിരുന്നു സോ 
ഷ്യലിസ്റ്റ്‌ കലാവേദിയുടെ നാടകങ്ങള്‍ സംവിധാനം ചെയ്തത്‌. എല്ലാ 
നാടകങ്ങളുടെയും രംഗപടം ഒരുക്കിയതും ചമയസംവിധാനം നി 
ര്‍വഹിച്ചതും അപ്സര തമ്പാന്‍ ആയിരുന്നു. 1978 കാലത്ത്‌ അപ്സര 
ആര്‍ട്‌സ്‌ വി.കെ.ജനാര്‍ദദുനന്‍ എഴുതി, കുഞ്ഞിക്കണ്ണന്‍ ചെറുവത്തൂര്‍ 
സംവിധാനം ചെയ്ത “ശ്രാന്ത്‌” എന്ന നാടകം നിരവധി മത്സരങ്ങളില്‍ 
പങ്കെടുത്ത്‌ സമ്മാനിതമായി. 
നവോദയ വായനശാല ആന്‍ഡ്‌ ഗ്രന്ഥാലയം, ഇളമ്പച്ചി 

ഇതിന്റെ കലാവിഭാഗമായ നവോദയ കലാവേദി രണ്ടു നാടകം 
അവതരിപ്പിച്ചു. ശിഹാബുദ്ദീന്‍ പൊയ്ത്തുംകടവ്‌ എഴുതിയ കഥയെ 
ആസ്പദമാക്കി അനില്‍ നടക്കാവ്‌ നാടക രചനയും സംവിധാനവും നി 
ര്‍വഹിച്ച ഛായാഗ്രഹണം” ഇളമ്പച്ചിയിലും കാഞ്ഞങ്ങാടും പയുന്നുരും 
അവതരിപ്പിക്കുകയുണ്ടായി. അജിത്ത്‌ ബാലന്‍, രാജേഷ്‌, രാജീവന്‍ 
മണക്കാട്ട്‌, അനില്‍കുമാര്‍, രാജീവന്‍ കുറ്റിച്ചി, ഷിജു, ലജിന തുടങ്ങിയവര്‍ 
അഭിനയിച്ചു. രംഗകല ശങ്കരന്‍കുട്ടി മാസ്റ്റര്‍. ചമയം ഭാസി പിലിക്കോട. 
സുരഭി ഈയ്യുക്കാട സംവിധാനം ചെയ്ത “ജലഗോപുരം' എന്ന നാടകം 
നവോദയ കലാവേദിയുടെ വാര്‍ഷികത്തോടനുബന്ധിച്ച്‌ ഇളമ്പച്ചി 
ഹൈസ്‌കൂളില്‍ അരങ്ങേറി. ഒ വി സുരേഷ്‌ കുമാര്‍, അര്‍ജുന്‍ 





040 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ദാസ്‌, ബിജു മനിയേരി, പ്രജിന്‍, സനല്‍, ഷിജു, അമല്‍ മോഹന്‍, 
ഹരിഗോവിന്ദ്‌, കാര്‍ത്തിക്‌, ജയകൃഷ്ണന്‍, വൈഷ്ണവ്‌, ശ്രീനന്ദ, നിര 
ഞ്ജന തുടങ്ങിയവരാണ്‌ വേഷമിട്ടത്‌. 

നവോദയ വായനശാല വനിതാവേദി അരങ്ങിലെത്തിച്ച “ഭൂമി 
മലയാളം” എന്ന സംഗീതശിലല്‍പത്തിന്റെ രചനയും സംവിധാനവും നിര്‍ 
വൃഹിച്ചത്‌ എ കെ കുഞ്ഞിരാമന്‍ പണിക്കരാണ്‌. ശില്‍പ, ജിഷ, ശ്രീജ, 
പ്രീതി ,ചിത്ര, ലിനിഷ, രജനി, ആശ, ലിനി എന്നിവരോടൊപ്പം നിരഞ്ജന, 
ശ്രീനന്ദ, അഞ്ജിത, അപര്‍ണ, ലക്ഷ്മി എന്നീ കുട്ടികളും അഭിനയിച്ച 
“ഭൂമിമലയാളം” ഏഴോളം വേദികളില്‍ അവതരിപ്പിക്കുകയുണ്ടായി. ദീപ 
നിയ്രന്രണം മനു നടക്കാവ്‌. 
ആഗ്‌ തിയേറ്റര്‍ ഫോറം 

എഴുപതുകളുടെ തുടക്കത്തില്‍ കുറച്ച്‌ ചെറുപ്പക്കാര്‍ ചേര്‍ന്നു 
രൂപംകൊടുത്ത ആഗ്‌ തിയേറ്റര്‍ ഫോറം എന്ന സംഘടന ഒരു നാടകം 
മാത്രമാണ്‌ അവതരിപ്പിച്ചത്‌. അതും ഒരു മത്സരവേദിയില്‍. ഇന്ത്യന്‍ 
ഓവര്‍സീസ്‌ ബാങ്ക: തൃക്കരിപ്പൂര്‍ ശാഖയിലെ ജീവനക്കാരായിരുന്ന 
അശോക്‌ കുമാര്‍, പി ജനാര്‍ദ്ദനന്‍ (രണ്ടുപേരും ഇളമ്പച്ചിയില്‍ താമസി 
ക്കുന്നവര്‍), ജൂലിയസ്‌ മാസ്റ്റര്‍ എന്നിവരായിരുന്നു അഭിനേതാക്കള്‍. നടി 
യായി വനജയും. 
രംഗവിചാര്‍, തൃക്കരിപ്പൂര്‍ 

നാടകാവതരണത്തില്‍ മാത്രം ക്രേന്രീകരിച്ച്‌ തൃക്കരിപ്പൂരില്‍ പ്ര 
വര്‍ത്തിച്ച ഒരു നാടക കൂട്ടായ്മയാണ്‌ “രംഗവിചാര്‍'. പി വി കെ പന 
യാലിന്റെ “പാതയിലെ സന്ധ്യ”, സുരാസുവിന്റെ വിശ്വരൂപം, ” ഇന്ത്യന്‍ 
സമസ്യകള്‍ എന്നീ നാടകങ്ങള്‍ രംഗവിചാര്‍ അവതരിപ്പിച്ചു. ഇതില്‍ 
“ഇന്ത്യന്‍ സമസ്യകള്‍” എന്ന്‌ നാടകം തൃക്കരിപ്പൂര്‍ ഫൈന്‍ ആര്‍ട്സ്‌ 
സൊസൈറ്റി നടത്തിയ നാടകമത്സരത്തില്‍ അവതരണത്തില്‍ സമ്മാനി 
തമായി. മികച്ച നടനായി തെരഞ്ഞെടുത്തത്‌ അതേ നാടകത്തില്‍ അഭിന 
യിച്ചു രമേശ്‌ ബാബുവിനെയായിരുന്നു. രവീന്ദ്രനാഥും ചെറുവത്തൂര്‍ 
കുഞ്ഞിക്കണ്ണനുമായിരുന്നു രംഗവിചാറിന്റെ നാടകങ്ങള്‍ സംവിധാനം 
ചെയ്തത്‌. 

വടക്കെ തൃക്കരിപ്പൂര്‍ ദേശത്തെ സംസ്‌കാരിക പ്രവര്‍ത്തന 
ങ്ങളില്‍ സജീവമായിരുന്നു ആചാര്യ നര്രേന്രദേവ്‌ വായനശാല. കൊയോ 
കരയില്‍ സ്വന്തമായി സ്ഥലവും കെട്ടിടവുമുണ്ടായിരുന്ന പ്രസ്ഥാനത്തിന്‌ 
സംസ്‌കാരിക പ്രവര്‍ത്തനം നടത്തുന്ന നല്ലൊരു കൂട്ടായ്മ തന്നെ 
ഉണ്ടായിരുന്നു. ആഴ്ചകള്‍ തോറും സാഹിത്യ സമാജം വിളിച്ചുചേര്‍ത്ത്‌ 
വിവിധ കലാപരിപാടികള്‍ സംഘടിപ്പിച്ചു. ഈ കൂട്ടായ്മയില്‍ നിന്നും 
നാടകാവതരണത്തിലേക്ക്‌ വായനശാലയുടെ പ്രവര്‍ത്തകര്‍ എത്തി 
ച്ചേര്‍ന്നു. നിരവധി നാടകങ്ങള്‍ അവതരിപ്പിച്ച ഈ വായനശാലയുടെ 
പ്രവര്‍ത്തനം ഇപ്പോള്‍ പൂര്‍ണ്ണമായും നിലച്ചിരിക്കുന്നു. “നൊമ്പരങ്ങള്‍' 
എന്ന നാടകമായിരുന്നു വായനശാല അവസാനമായി അവതരിപ്പിച്ചത്‌. 
എടാട്ടുമ്മലിലെ സംഗീത അധ്യാപകനായ പി ഭാസ്‌കരന്‍ മാസ്റ്റര്‍ 
ആയിരുന്നു സംവിധായകന്‍. 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ |?47 


എടാട്ടുമ്മല്‍ ക്രേനദ്രീകരിച്ചു യുവജനം കലാസമിതിയും നാടകാ 
വതരണത്തിനായിരുന്നു ഈന്നല്‍ നല്‍കിയത്‌. എം ടി കുമാരന്‍, ഇ നാരാ 
യണന്‍, സി കുഞ്ഞിരാമന്‍ മാസ്റ്റര്‍, ടീ കണ്ണന്‍, എം വി ഗംഗാധരന്‍, എം വി 
ഭാസ്കരന്‍ തുടങ്ങിയവരായിരുന്നു സമിതിയുടെ അമരത്ത്‌. കലാസമിതി 
യിലെ നടനായിരുന്ന എം കെ നാരായണന്റെ അകാല വിയോഗത്തെ 
തുടര്‍ന്ന്‌ യുവജന കലാസമിതിയുടെ പേര്‍ എം കെ എന്‍ കലാസമിതി 
എന്നു മാറ്റി. ഇ നാരായണന്‍, കെ ചന്തു എന്നിവരുടെ സംവിധാനത്തില്‍ 
നിരവധി നാടകങ്ങള്‍ അവതരിപ്പിച്ചു. “മാനം തെളിഞ്ഞു”, “ചിതല്‍ 
പുറ്റ്‌”, “നക്ഷ്ത്രവിളക്ക്‌' എന്നീ നാടകങ്ങള്‍ അവയില്‍ ചിലതാണ്‌. 
തന്റെ കുട്ടിക്കാലത്ത്‌ കൊയോങ്കര പൂമാലക്കാവിനു താഴെ കൊയ്ത്തു 
കഴിഞ്ഞ പാടത്തില്‍ മൈക്ക്‌ തലച്ചുമടായി കൊണ്ടുവന്നു നാടകം 
അവതരിപ്പിച്ച കാര്യം നാടക പ്രവര്‍ത്തകനായ കെ വി കൃഷ്ണന്‍ മാസ്റ്റര്‍ 
ഓര്‍ത്തെടുത്തു, എടാട്ടുമ്മല്‍ സുധ്രഹ്മണ്യന്‍ കോവിലിലെ ആണ്ടിയൂട്ട 
നാളുകള്‍ നാട്ടിലെ നാടക പ്രവര്‍ത്തകര്‍ക്കും ഉത്സവമാണ്‌. ഓരോ 
വര്‍ഷവും ഉത്സവത്തോടനുബന്ധിച്ച്‌ നാടകം അവതരിപ്പിക്കുന്നത്‌ പ 
തിവായിരുന്നു. എടാട്ടുമ്മല്‍ സുഭാഷ്‌ സ്പോര്‍ട്സ്‌ ക്ലബ്‌, വികെ സി 
ധ്രന്ഥാലയം എന്നീ സമിതികളും വാര്‍ഷികാഘോഷത്തിന്റെ ഭാഗമായി 
നാടകങ്ങള്‍ അവതരിപ്പിച്ചിട്ടുണ്ട്‌. 
ബി.എസ്‌.എസ്‌. അഥവാ ഭാരത്‌ സേവക്‌ സമാജ്‌ : 

1960 ല്‍ തുടങ്ങി ഒരു ദശാബ്ദത്തിലേറെ നാടക പ്രവര്‍ത്തനം നട 
ത്തിയ സമിതിയാണ്‌ ബി.എസ്‌.എസ്‌. ടി.പി. ഭാസ്കരന്‍ എന്ന അതുല്യ 
നടന്‍ ആയിരുന്നു സമിതിയെ നയിച്ചത്‌. ഇദ്ദേഹത്തിന്റെ രചനയിലും 
സംവിധാനത്തിലും പിറന്ന നാടകങ്ങളേറെയുണ്ട്‌. എസ്‌.എല്‍. പുരം, 
സി.എല്‍. ജോസ്‌ എന്നിവരുടെ നാടകങ്ങളും സമിതി രംഗവല്‍ക്കരിച്ചു. 
വില കുറഞ്ഞ മനുഷ്യന്‍, നക്ഷ്ത്രവിളക്ക്‌, മണല്‍ക്കാട്‌, ഭൂമിയിലെ 
മാലാഖ, കറുത്ത വെളിച്ചം, എന്‍.എന്‍ പിള്ളയുടെ മരീചിക... പുരുഷന്മാര്‍ 
തന്നെ സ്രതീവേഷം അവതരിപ്പിക്കുന്ന കാലത്ത്‌ ദേവകീ മീലിയാടട, 
ചന്ദ്രമതി ചെറുവത്തൂര്‍, ജോയ്സി, തങ്കം, വല്ലി, സാവിത്രി, വനജ, ജാന 
കി നീലേശ്വരം, ലക്ഷ്മി, ഭാനുമതി, അമ്മിണി തുടങ്ങി നിരവധി നടികള്‍ 
തൃക്കരിപ്പൂരിലെത്തിയത്‌ സമിതിയുടെ നാടകങ്ങളിലൂടെയായിരുന്നു. 
മണല്‍ക്കാട്‌ എന്ന നാടകത്തിലൂടെ ബാലനടനായി വന്ന കെ.രമേശ്‌ 
ബാബു പിന്നീട ബി.എസ്‌.എസിന്റെ ഭാഗമായി മാറി. സമിതിയുടെ 
നാടകങ്ങള്‍ക്ക്‌ രംഗപടവും ചമയവുമൊരുക്കിയത്‌ കെ.കെ. മാസ്റ്റര്‍ 
ആയിരുന്നു. ഒപ്പം അദ്ദേഹം സമിതിയുടെ നാടകങ്ങളില്‍ അഭിന 
യിച്ചിട്ടുമുണ്ട്‌. ടി.പി. ഭാസ്കര പൊതുവാള്‍, കെ.വി.ഗോപാലന്‍, പറമ്പത്ത്‌ 
കുഞ്ഞിക്കണ്ണ പൊതുവാള്‍, ടൈലര്‍ നാരായണന്‍, എടാട്ടുമലിലെ 
ഭാസ്ക്കരന്‍ മാസ്റ്റര്‍, കെ.രമേശ്‌ ബാബു, ടി.പി. ബാലകൃഷ്ണന്‍ തുടങ്ങി 
നിരവധി കലാകാരന്മാരാല്‍ സമ്പന്നമായിരുന്നു ബി.എസ്‌.എസ്‌. മുല്ലേരി 
ഗോവിന്ദന്‍ മാസ്റ്റര്‍, ബാലകൃഷ്ണന്‍ വൈദ്യര്‍ ,ജനാര്‍ദനന്‍ മാസ്റ്റര്‍, 
ദാമോദരന്‍ മാസ്റ്റര്‍ തുടങ്ങിയവരായിരുന്നു സമിതിയെ നയിച്ചത്‌. 





046 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ദേശീയ കലാവേദി 

നടുകാവതരണത്തിനും നാടക പരിശീലനങ്ങള്‍ക്കും പ്രാമുഖ്യം 
നല്‍കി 1960ല്‍ പുതിയൊരു കലാവേദി തൃക്കരിപ്പൂരില്‍ രൂപംകൊണ്ടു 
ദേശീയ കലാവേദി. ചെറുതും വലുതുമായ നിരവധി നാടകങ്ങള്‍ അവ 
തരിപ്പിച്ച കലാവേദിയുടെ നാടകാവതരണത്തിന്‌ വഴിത്തിരിവായത്‌ 
ഡോക്ടര്‍ ഇന്ദുകുമാറിന്റെ “തൃഷ്ണ” എന്ന നാടകമാണ്‌. കെ കെ 
മാസ്റ്റര്‍ സംവിധാനം ചെയ്ത ഈ നാടകം തൃക്കരിപ്പൂരിലെ നാടക പ്ര 
വര്‍ത്തകര്‍ക്ക്‌ പുതിയൊരനുഭവമായിരുന്നു. പ്രമേയം കൊണ്ടും അവത 
രണം കൊണ്ടും ശ്രദ്ധേയമായ ഈ നാടകത്തിനു ശേഷം ഡോക്ടര്‍ 
ഇന്ദുകുമാറിന്റെ തന്നെ നാടകങ്ങള്‍ കലാവേദി അവതരിപ്പിച്ചു. “മെഡ്യൂ 
സയെക്കുറിച്ചും ഗാലിബനെക്കുറിച്ചും", “പിഗ്മാലിയന്‍' തുടങ്ങിയ നാട 
കങ്ങളിലൂടെ കലാവേദി നാടകാവതരണത്തില്‍ പുതിയൊരു പരീക്ഷണം 
നടത്തി. ചുരുങ്ങിയ കലത്തിനുള്ളില്‍ത്തന്നെ ദേശീയ കലാവേദി 
നാടകാസ്വാദകര്‍ക്കിടയില്‍ ശ്രദ്ധാക്രേനദ്രമമായി മാറി. അഭിഭക്ത കണ്ണൂര്‍ 
ജില്ലയിലെ വിവിധ സ്ഥലങ്ങളില്‍ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്‌. നാടക 
മത്സരങ്ങള്‍ക്കും നാടക ചര്‍ച്ചകള്‍ക്കും സമിതി നേതൃത്വം നല്‍കി. ദേശീ 
യ കലാവേദി സംഘടിപ്പിച്ച നാടകമത്സരത്തില്‍ പങ്കെടുക്കാനെത്തിയ 
കല്‍പ്പന ആര്‍ട്‌സ്‌ കൊങ്ങാറ്റ എന്ന സമിതിയുടെ പ്രധാന പ്രവര്‍ത്തകനാ 
യ മണിയാഠറത്ത്‌ രവീന്ദ്രനാഥ്‌ ദേശീയ കലാവേദിയുടെ ഭാഗമായി മാറി. 
നാടക രചനയിലും രണ്ടു ഭാഷയിലും അതീവ ഗ്രാഹൃമുണ്ടായിരുന്ന 
രവീന്ദ്രനാഥിന്റെ സാന്നിധ്യം ദൃശ്യകലാവേദിയുടെ പ്രവര്‍ത്തനത്തിന്‌ 
കരുത്തേകി. തുടര്‍ന്ന്‌ രവീന്ദ്രനാഥിന്റെ നാടകങ്ങളായിരുന്നു കലാ 
വേദി അവതരിപ്പിച്ചതില്‍ പലതും. നാടക മത്സരങ്ങളില്‍ നിരവധി 
സമ്മാനങ്ങള്‍ നേടുവാന്‍ കലാവേദിക്കു സാധിച്ചു. “അവസ്ക്കന്ധം”, “പെ 
രുച്ചാഴികള്‍ക്കൊരമ്പലം', “തുഷാഗ്നി', “രക്ഷാഗ്ൃഹം”, ഡോര്‍ ബഡാ 
ഡോര്‍” തുടങ്ങിയ നാടകങ്ങള്‍ രവീന്ദ്രനാഥിന്റെ സംവിധാനത്തിലൂടെ 
അവതരിപ്പിച്ചവയാണ്‌. എം ടി യുടെ “ഗോപുരനടയില്‍ ', അസീസിന്റെ 
“ചാവേര്‍പ്പട' എന്നിവയും കലാവേദി അവതരിപ്പിച്ച നാടകങ്ങളാണ്‌. 
ശ്രീനിവാസന്‍ (സിനിമാ നടന്‍) തൃക്കരിപ്പൂരില്‍ വരുന്നതും നാടകങ്ങളില്‍ 
അഭിനയിക്കുന്നതും ഇക്കാലത്തായിരുന്നു. സിനിമയിലേക്കുള്ള വളര്‍ 
ച്ചയ്ക്കു മുമ്പ്‌ ശ്രീനിവാസന്‍ തൃക്കരിപ്പൂരില്‍ താമസിച്ച്‌ നാടകം 
അവതരിപ്പിച്ചത്‌ പലര്‍ക്കും ഇന്നും മായാത്ത അനുഭവങ്ങളാണ്‌. 
മോഡേണ്‍ ഡ്രമാറ്റിക്ക, തൃക്കരിപ്പൂര്‍ 

ചെറിയ കാലയളവില്‍ മികച്ച നാടകങ്ങളിലൂടെ ജന്രശദ്ധ നേ 
ടിയ കൂട്ടായ്മയാണ്‌ മോഡേണ്‍ ഡ്രമാറ്റിക്ക. സമിതിയുടെ മിക്ക നാടക 
ങ്ങളുടെയും സംവിധാനം നിര്‍വൃഹിച്ചത്‌ തൃക്കരിപ്പൂരിലെ കെ വി നാരാ 
യണനാണ്‌ (ടൈലര്‍). പി പി കെ പൊതുവാള്‍ രചിച്ച “നാന്ദി”, എഞ്ചിനീ 
യര്‍ രമേശന്‍ രചിച്ച “ശില്പി”, എന്‍ എന്‍ പിള്ളയുടെ “മരണ നൃത്തം, 
ജി ശങ്കരപ്പിള്ളയുടെ “ഭരതവാക്യം”, ജി ഗോപാലകൃഷ്ണന്റെ “കിരാതം” 
തുടങ്ങി വ്യത്യസ്തങ്ങളായ നിരവധി നാടകങ്ങള്‍ മോഡേണ്‍ ഥഡ്രമാറ്റിക്ക 
അരങ്ങിലെത്തിച്ചു. ശങ്കരപ്പിള്ളയുടെ ഭരതവാക്യം എന്ന നാടകം എസ്‌ കെ 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ |?40 


പൊറ്റക്കാട രക്ഷാധികാരിയായി തിരൂര്‍ തുഞ്ചന്‍പറമ്പില്‍ സംഘടിപ്പിച്ച 
നാടകമത്സരത്തില്‍ അവതരിപ്പിച്ചു. നായകനായി അഭിനയിച്ച കെ കെ 
മാസ്റ്റര്‍ നാടകാസ്വാദകരുടെ പ്രശംസ നേടി. എല്ലാ നാടകങ്ങള്‍ക്കും 
സംഗീതം നല്‍കിയത്‌ എം പി രാഘവനായിരുന്നു. എടാട്ടുമ്മലിലെ 
പി ചന്തന്‍, എ രാമകൃഷ്ണന്‍ മാസ്റ്റര്‍, എ വി ലക്ഷ്മി തുടങ്ങിയവര്‍ 
മോഡേണ്‍ ഡ്രമാറ്റിക്കയുടെ എല്ലാ നാടകാവവതരണത്തിലും സജീവ 
സാന്നിധ്യമായിരുന്നു. 

1980ല്‍ കൊയോങ്കര ക്രേന്ദ്രമാക്കി (്രവര്‍ത്തിച്ച സന്ധ്യ ആര്‍ 
ട്സ്‌ ഏതാനും നാടകങ്ങളിലൂടെ സാംസ്കാരിക പ്രവര്‍ത്തനത്തില്‍ 
ഏര്‍പ്പെട്ടുവെങ്കിലും ചുരുങ്ങിയ കാലം കൊണ്ടു തന്നെ പ്രവര്‍ത്തനം 
നിലച്ചുപോയി. “ശാന്തമാകാത്ത കടല്‍, “മോക്ഷം' എന്നീ നാടകങ്ങള്‍ 
സന്ധ്യ ആര്‍ടസിന്റെ ജന്രരദ്ധ നേടിയ നാടകങ്ങളാണ്‌. അന്നൂരിലെ 
വേമ്പുവാണ്‌ ഇവ സംവിധാനം ചെയ്തത്‌. സാറാ ജോസഫിന്റെ 
“ഈരുകാവല്‍' എന്ന നോവലിനെ ആധാരമാക്കി ഇ വി ഹരിദാസിന്റെ 
രചനയിലും സംവിധാനത്തിലും റെഡ്‌ ഫോഴ്‌സ്‌ കൊയോങ്കര നാ 
ടകമൊരുക്കി. കേരള സംഗീതനാടക അക്കാദമിയുടെ നാടക യാത്ര 
യുടെ ഭാഗമായി കേരളത്തിലെ നിരവധി വേദികളില്‍ ഈരുകാവല്‍ 
അവതരിപ്പിച്ചു. 

1965 മുതല്‍ 1970വരെ പൂച്ചോല്‍ ക്രേന്ദമാക്കി (വര്‍ത്തിച്ച 
നാടക സംഘമാണ്‌ സുഭാഷ്‌ കലാസമിതി. പില്‍ക്കാലത്ത്‌ എടാട്ടുമ്മല്‍ 
സുഭാഷ്‌ ക്ലബ്ബിന്റെ ര്രവര്‍ത്തകനായിരുന്ന ഐ എസ്‌ ഒ രാഘവനാ 
യിരുന്നു സമിതിയുടെ നേതൃത്വവും സംവിധാനവും നിര്‍വഹിച്ചത്‌. 
സുഭാഷ്‌ കലാവേദിയുടെ പ്രവര്‍ത്തനം നിലച്ചപ്പോള്‍ മറ്റൊരു കൂട്ടായ്മ 
രൂപംകൊണ്ടു. ഭാവന തീയറ്റേഴ്‌സ്‌ പൂച്ചോല്‍. വത്സരാജ്‌ തൃക്കരിപ്പൂരിന്റെ 
സംവിധാനത്തില്‍ ഒരു നാടകം അവതരിപ്പിച്ചിരുന്നു. മാനസിക സം 
ഘര്‍ഷം നിറഞ്ഞ കഥാപാത്രത്തെ അവതരിപ്പിച്ച വെങ്ങാട്ട്‌ ജയരാജ്‌ ഒറ്റ 
നാടകത്തിലൂടെ തന്റെ നടനവൈഭവം തെളിയിച്ചു. 1960-61 കാലത്ത്‌ (പ 
വര്‍ത്തനം തുടങ്ങിയ സമിതിയും വളരെ വേഗത്തില്‍ നാടക (പ 
വര്‍ത്തനത്തില്‍ നിന്നും പിന്നാക്കം പോയി. 
യവനിക, മീലിയാട 

സുരഭി ഇയ്യക്കാടിന്റെ സംവിധാനത്തില്‍ നാടകം അവത 
രിപ്പിച്ചുകൊണ്ട്‌ മീലിയാട്ട്‌ ക്രേന്രമാക്കി പ്രവര്‍ത്തനം തുടങ്ങിയ “യവനി 
ക", മീലിയാട്ട 1983- 85 കാലഘട്ടത്തില്‍ “ദുഃഖസ്രമാജ്യം", “സമാധി”, 
“വിഷവ്ൃക്ഷം' എന്നീ നാടകങ്ങള്‍ അവതരിപ്പിച്ചു. പത്മന്‍ വെങ്ങര, ജന 
ര്‍ദ്ദനന്‍ മീലിയാട്ട്‌ എന്നിവരും സമിതിയുടെ നാടകങ്ങള്‍ സംവിധാനം 
ചെയ്തിട്ടുണ്ട്‌. 
നെരുദ, നടക്കാവ്‌ 

തൃക്കരിപ്പൂരിന്റെ രാഷ്രീയ ചരിര്രതത്തിലുണ്ടായ മാറ്റ 
ത്തില്‍ നിന്നാണ്‌ നടക്കാവ്‌ ക്രേന്ദീകരിച്ച്‌ നാടക കൂട്ടായ്മകള്‍ 
പിറന്നത്‌. ഇടതുപക്ഷ ആശയം നെഞ്ചേറ്റിയ ഒരു കൂട്ടം ചെറുപ്പക്കാര്‍ 
ഒത്തുചേര്‍ന്നപ്പോള്‍ 1973ല്‍ നെരുദ തീയേറ്റേഴ്‌സ്‌ രൂപീകൃതമായി. 





ഗരി ജഃ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ആദ്യവര്‍ഷങ്ങളില്‍ രാഷ്ഷ്്രീയ ക്ലാസുകള്‍ക്കും സംസ്‌കാരിക പ്രവര്‍ 
ത്തനങ്ങള്‍ക്കും നേതൃത്വം നല്‍കിയ നെരൂദ തീയേറ്റേഴ്‌സ്‌ 1980 ല്‍ ന 
ടകാ വതരണത്തിലെത്തിച്ചേര്‍ന്നു. നാടകത്തിലൂടെ ഇടതുപക്ഷ 
ആശയം പ്രചരിപ്പിക്കുകയും ഒപ്പം സംഘടനാശക്തി വര്‍ദ്ധിപ്പിക്കുകയും 
ആയിരുന്നു അന്നത്തെ ലക്ഷ്യം. വി കെ രവീന്ദ്രന്റെ സംവിധാനത്തില്‍ 
നെരൂദ തീയേ റ്റേഴ്‌സിന്റെ ആദ്യ നാടകം പിറന്നു - ആര്‍ കെ രവിവര്‍മ്മ 
രചിച്ച “നിത്യ ൯ നിരാമയന്‍' എന്ന നാടകം. ഈ നാടകത്തിലൂടെ തുടക്കം 
കുറിച്ച നെരൂദ തീയേറ്റേഴ്‌സിന്റെ നാടകയാ്രത ഇന്നും തുടരുന്നു. "പെ 
ാട്ടനാട്ടം', “മാര്ത്രിക വടിയുടെ മറ്റേ അറ്റം", “ര്രീന്‍ റൂം', കണ്ടാമൃഗം", 
“മായ സാഗര ദ്വീപ്‌, “രാവണന്‍ കോട്ട്‌, “ജൂലിയസ്‌ സീസര്‍", “വേട്ട 
ചിതറിയവര്‍', “ശബ്ദവും വെളിച്ചവും", “പന്തിരുകുലം” എന്നീ അമേച്വര്‍ 
നാടകങ്ങളില്‍ അഭിനയിച്ചവര്‍ ക്ലബ്ബ്‌ കുടുംബാംഗങ്ങള്‍ മാത്രമായിരുന്നു. 
“ഭഗവാന്‍ കാലുമാറുന്നു' എന്ന നാടകവും അവതരിപ്പിച്ചു. “ചുവന്നമണ്ണ്‌”, 
“ഓര്‍മ്മകള്‍ ഉണ്ടായിരിക്കണം”, “കുറത്തി” തുടങ്ങിയ സംഗീത ശില്പ 
ങ്ങളും “ചെറിയ അച്ഛനും വലിയ മകനും", “അന്തപ്പന്‍ രാജാവ്‌” എന്നീ ബാ 
ല നാടകങ്ങളും തീയേറ്റേഴ്‌സിന്റെ നാടകക്കളരിയില്‍ പിറന്നവയാണ്‌. 

നിരവധി തെരുവുനാടക സംഘങ്ങള്‍ ഉണ്ടായിരുന്നുവെങ്കിലും 
തൃക്കരിപ്പൂരില്‍ ഏറെ ശ്രദ്ധേയമായ തെരുവുനാടകങ്ങള്‍ ഒരുക്കിയത്‌ 
നെരൂദ തീയറ്റേഴ്‌സാണ്‌. “ദുരിതപര്‍വ്വം', “ഇതാ നിങ്ങളെ തകരാറ്‌', “പു 
തിയ ബുദ്ധന്‍”, “അച്ഛനെന്തച്ഛന്‍' തുടങ്ങിയ തെരുവ്‌ നാടകങ്ങള്‍ ഏറെ 
പ്രശംസ പിടിച്ചുപറ്റി. നെരൂദ തീയറ്റേഴ്‌സിന്റെ നാടകങ്ങള്‍ സംവിധാനം 
ചെയ്തവര്‍ നിരവധിയാണ്‌-വി കെ രവീന്ദ്രന്‍, വിജയന്‍ ഇയ്ുക്കാട്‌, 
സുരഭി ഇയ്യക്കാട, ഹരിദാസ്‌ ചെറുകുന്ന്‌, മഞ്ജുളന്‍, അനില്‍ നടക്കാവ്‌, 
എ കെ കുഞ്ഞിരാമന്‍ പണിക്കര്‍, പ്രദീപ്‌ മണ്ടൂര്‍, അശോകന്‍ കതി 
രൂര്‍, ഭരതന്‍ പിലിക്കോട്‌, ഇ വി ഹരിദാസ്‌, മനു നടക്കാവ്‌, ഹാരിസ്‌ 
നടക്കാവ്‌ തുടങ്ങിയവര്‍. ആര്‍ കെ രവിവര്‍മ്മ, നേതാജി സതീഷ്‌ കെ 
സതീഷ്‌, ജോയ്‌ മാത്യു, ലക്ഷ്മണന്‍ ചെറുകുന്ന്‌, എന്‍ ശശിധരന്‍, പ്ര 
ദീപ്‌ മണ്ടൂര്‍, അനില്‍ നടക്കാവ്‌, എ കെ കുഞ്ഞിരാമന്‍ പണിക്കര്‍ ഗിരീഷ്‌ 
ഗ്രാമിക, ഈ വി ഹരിദാസ്‌ തുടങ്ങിയവരുടെ രചനകളാണ്‌ രചനകളാണ്‌ 
മുഖ്യമായും അവതരിപ്പിച്ചത്‌. നെരൂദ തീയേറ്റേഴ്‌സ്‌ കേരള സംഗീതനാ 
ടക അക്കാദമിയുടെയും വടക്കന്‍ കേരളത്തിലെ വിവിധ കലാസമിതിക 
ളുടേയും നാടക മത്സരങ്ങളില്‍ പങ്കെടുക്കുകയും പുരസ്കാരങ്ങള്‍ നേ 
ടുകയും ചെയ്തിട്ടുണ്ട്‌. 
നവജീവന്‍, തങ്കയം 

നാടകത്തിന്റെ തട്ടകത്തിലേക്ക്‌ നവജീവന്‍ തങ്കയം എന്ന പ്ര 
സ്ഥാനത്തിന്റെ വരവ്‌ ഉത്സവത്തിമര്‍പ്പോടെയായിരുന്നു. ക്ലബ്ബ്‌ വാര്‍ 
ഷികത്തിന്‌ നാടകമെടുക്കുന്ന തലത്തിലേക്കുയര്‍ന്ന പ്രസ്ഥാനം മത്സര 
വേദികളിലേക്കും നാടകയാത്ര തുടര്‍ന്നു. “പെരുന്തച്ചന്‍” എന്ന നാടകം 
എ കെ കുഞ്ഞിരാമന്‍ പണിക്കരുടെ സംവിധാനത്തില്‍ അരങ്ങിലെത്തി. 
വത്സരാജ്‌ തൃക്കരിപ്പൂരിന്റെയും സര്‍ഗ്ഗാത്മക സഹകരണം ഈ 
നാടകത്തിനുണ്ടായിരുന്നു. ഇത്‌ പാപ്പിനിശ്ശേരി, മാട്ടൂല്‍ തുടങ്ങിയ 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ |?01 


സ്ഥലങ്ങളില്‍ വെച്ചുനടന്ന മത്സരങ്ങളില്‍ മികച്ചു നാടകമായി തെര 
ഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്‌. 

“പെരുന്തച്ചനു” ശേഷം മിത്തും വര്‍ത്തമാനകാല സംഭവ 
ങ്ങളും കോര്‍ത്തിണക്കി “പാലന്തായി കണ്ണനി”"ലൂടെ നാടകം അരങ്ങി 
ലെത്തി. നാടകരചനയും സംവിധാനവും നിര്‍വൃഹിച്ചത്‌ വത്സരാജ്‌ 
തൃക്കരിപ്പൂര്‍. വെളിച്ച നിയ്രന്തണത്തിലൂടെ നാടകവേദിയിലെ പുത്തന്‍ 
പരീക്ഷണത്തിനു പിന്നിലും ഇദ്ദേഹത്തിന്റെ കരസ്പര്‍ശമായിരുന്നു. 
“പാലന്തായി കണ്ണന്‍” എന്ന ധ്രമാറ്റിക്‌ നാടകത്തിനു പിന്നില്‍ പ്രവര്‍ 
ത്തിച്ചുവരെല്ലാം തൃക്കരിപ്പൂര്‍ ദേശക്കാര്‍ മാത്രമാണ്‌. എ കെ കുഞ്ഞിരാമന്‍ 
പണിക്കര്‍ (ഗാനരചന), രാജേഷ്‌ തൃക്കരിപ്പൂര്‍, ദീപ്തി (ഗാനാലാപനം), 
സന്തോഷ്‌ ചെറുകാനം (നൃത്തസംവിധാനം), പി മനോജ്‌ (രംഗപടം), 
പി പി ഗോവിന്ദന്‍ (ദീപ്തി ആര്‍ട്സ്‌), മനോജ്‌ കൊയോങ്കര (ചമയം). 
നിരവധി സ്റ്റേജുകളിലൂടെ അഭിനന്ദനങ്ങള്‍ ഏറ്റുവാങ്ങിയ നാടക 
ങ്ങളിലൊന്നാണ്‌ 'പാലന്തായി കണ്ണന്‍” 

വത്സരാജിന്റെ രചനയിലും സംവിധാനത്തിലും പിറന്ന 
സ്രതീപക്ഷ നാടകമായിരുന്നു “കണ്ണകി”. മുൂലകഥയില്‍ നിന്നും വ്ൃതി 
ചലിക്കാതെ വര്‍ത്തമാനകാല സംഭവങ്ങളും കോര്‍ത്തിണക്കിയാണ്‌ 
“കണ്ണകി” ഒരുക്കിയത്‌. കെ വി കൃഷ്ണന്‍ മാസ്റ്റര്‍ രചനയും വത്സരാ 
ജ്‌ തൃക്കരിപ്പൂര്‍ സംവിധാനവും നിര്‍വഹിച്ച പൊലിക എന്ന ലഘു നാ 
ടകം സംഗീതത്തിന്‌ പ്രാധാന്യം നല്‍കിക്കൊണ്ടായിരുന്നു ക്ലബ്ബ്‌ അവ 
തരിപ്പിച്ചത്‌. കെ വി കൃഷ്ണന്‍ മാസ്റ്റര്‍ രചിച്ച്‌ വത്സരാജ്‌ സംവിധാനം 
ചെയ്ത “ഏവം നളചരിതം” എന്ന സംഗീതശിലപത്തിനു വേണ്ടി 
സംഗീതരത്നം കാഞ്ഞങ്ങാട രാമച്രന്രന്‍ പാടിയത്‌ എടുത്തു പറയേ 
ണ്ടതാണ്‌. അദ്ദേഹത്തോടൊപ്പം മഞ്ജിമ മഹേഷ്‌, ദര്‍ശന മോഹന്‍ 
എന്നിവരും ചേര്‍ന്നു പാടിയ ഗാനങ്ങള്‍ക്ക്‌ സംഗീത സംവിധാനം 
നിര്‍വ്വഹിച്ചത്‌ രാജേഷ്‌ തൃക്കരിപ്പൂരാണ്‌. 
ദേശാഭിമാനി തീയേറ്റേഴ്‌സ്‌ 

1970 കളുടെ അവസാനം തൃക്കരിപ്പൂര്‍ ടൌണ്‍ ക്രേന്ദ്രമാക്കി രൂപീ 
കൃതമായ സമിതി യാണ്‌ ദേശാഭിമാനി തീയേറ്റേഴസ്‌. എം സുകുമാരന്റെ 
“സംഘഗാനം എന്ന ചെറുകഥയുടെ സ്വത്രന്ര നാടകാവിഷ്കാരത്തിലൂടെ 
ദേശാഭിമാനി തിയേറ്റേഴ്‌സ്‌ തങ്ങളുടെ നാടക പ്രവര്‍ത്തനത്തിന്‌ 
തുടക്കം കുറിച്ചു. അഭിഭക്ത കണ്ണൂര്‍ ജില്ലയുടെ വിവിധ ഭാഗങ്ങളില്‍ 
അവതരിപ്പിച്ച “സംഘഗാനം” നാടകത്തിന്റെ രചന കരിവെള്ളൂര്‍ മുരളി 
യും സംവിധാനം ഒ കെ കുറ്റിക്കോലും നിര്‍വഹിച്ചപ്പോള്‍ കുഞ്ഞപ്പ 
പട്ടാനൂരിന്റെ വരികള്‍ക്ക്‌ ധര്‍മ്മന്‍ എഴോം സംഗീതം പകര്‍ന്നു. ഈ നാ 
ടകം തൃക്കരിപ്പൂരിലെ നാടകാസ്വാദകര്‍ക്കു മുമ്പില്‍ പുതിയൊരു അനു 
ഭവമായിരുന്നു. മികച്ചു അവതരണം എന്നതുപോലെ തൃക്കരിപ്പൂരിലെ 
രാഷ്ട്രീയ കലാ രംഗങ്ങളിലെ പ്രഗല്‍ഭരായിരുന്നു അഭിനയിച്ചവരില്‍ പ 
ലരും. കരിവെള്ളൂര്‍ മുരളി രചിച്ച “അപരാജിതരുടെ രാത്രി” കുഞ്ഞപ്പ 
പട്ടാനൂര്‍ രചിച്ച “കണ്ണുകള്‍” എന്നീ നാടകങ്ങളും ദേശാഭിമാനി തീയേ 
റ്റേഴ്‌സ്‌ പിന്നീട്‌ അവതരിപ്പിച്ചു. ഈ സംഘത്തിന്റെ പ്രവര്‍ത്തനത്തിലെ 





ഗ7ഥിജ കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


വഴിത്തിരിവായിരുന്നു “ഗലീലിയോ ' എന്ന നാടകം. ക്ലുബ്ബംഗങ്ങളായ എ 
കെ ശ്രീധരനും വി കെ രാധാകൃഷ്ണനും ചേര്‍ന്നെഴുതിയ നാടകം 
വിവിധ മത്സരവേദികളില്‍ അവതതരിപ്പിക്കുകയും സമ്മാനങ്ങള്‍ നേടു 
കയും ചെയ്തിട്ടുണ്ട. തുടര്‍ന്ന്‌ വി ആര്‍ വി ഏഴോം രചിച്ച “ദി സ്പൈ 
ഡര്‍' എന്ന നാടകം അവതരിപ്പിച്ചു. സംഘാടനം കൊണ്ടും അവതരണം 
കൊണ്ടും തൃക്കരിപ്പൂരിന്റെ നാടകക്കൂട്ടായ്മയ്ക്ക്‌ പുതുജീവന്‍ നല്‍കിയ 
പ്രസ്ഥാനമായിരുന്നു ദേശാഭിമാനി തീയേറ്റേഴ്‌സ്‌. 
ഉദയ, ചൊവ്വേരി 

വിവിധ തൊഴില്‍ തുറകളില്‍ വ്യാപൃതരായ കുറെ ചെറുപ്പ 
ക്കാരുടെ മനസ്സില്‍ ഉദയംകൊണ്ട പ്രസ്ഥാനമാണ്‌ ഉദയ ചൊവ്വരി. 
“കഴിവുള്ളവരെ' മാര്രം തെരഞ്ഞുപിടിച്ച്‌ നാടകം അവതരിപ്പിക്കുന്ന 
ഒരു വ്യവസ്ഥയില്‍ നിന്നുമാറി ക്ലബ്ബിലെ എല്ലാ അംഗങ്ങളെയും 
നാടകത്തിന്റെ അരങ്ങിലെത്തിക്കുക എന്ന ആശയം വിജയകര 
മായി നടപ്പിലാക്കിയ സമിതിയാണിത്‌. 1979 മുതല്‍ 1999 വരെയു 
ള്ള കാലഘട്ടങ്ങളില്‍ ക്ലബ്ബ്‌ അവതരിപ്പിച്ച നാടകങ്ങളില്‍ ക്ലബ്ബിലെ 
മുഴുവന്‍ കുടുംബാംഗങ്ങളും ഏതെങ്കിലും തരത്തില്‍ ഭാഗമായിട്ടുണ്ട 
എന്നുതന്നെ പറയാവുന്നതാണ്‌. അഭിനയിച്ചവര്‍, പാടിയവര്‍, രംഗപടം 
ഒരുക്കിയവര്‍, പശ്ചാത്തലസംഗീതമൊരുക്കിയവര്‍ സ്റ്റേജും നാടകസെറ്റും 
ഒരുക്കുന്നവര്‍.... അങ്ങനെ നാടകത്തിന്റെ എല്ലാ മേഖലകളിലും വ്യാപ്യ 
തരായത്‌ ക്ലബ്ബംഗങ്ങള്‍ മാത്രം. തൃക്കരിപ്പൂരിലെ നിരവധി നാടകക്കാരെ 
വളര്‍ത്തിയെടുക്കുന്നതില്‍ ഉദയ ചൊവ്വേരിയുടെ സേവനവും എടുത്തു 
പറയേണ്ടതാണ്‌. 

തൃക്കരിപ്പൂരിലെ സോഷ്യലിസ്റ്റ്‌ പാര്‍ട്ടി നേതാവായിരുന്ന ഇ നാരാ 
യണനായിരുന്നു ഈ സമിതിയുടെ ആദ്യകാല നാടകങ്ങള്‍ സംവിധാനം 
ചെയ്തത്‌. നിരവധി വേദികളില്‍ അവതരിപ്പിച്ച “ആവരണം” “അഗ്നിപു 
ഷ്പഠ' എന്നിവ അദ്ദേഹത്തിന്റെ സംവിധാനത്തില്‍ അവതരിപ്പിച്ച മികച്ച 
നാടകങ്ങളാണ്‌. 

ക്ലബ്ബിന്റെ നാടകങ്ങള്‍ തൃക്കരിപ്പുരിലും പരിസരപ്രദേശങ്ങളിലും 
അവതരിപ്പിച്ചപ്പോളുണ്ടായ നാടകാസ്വാദകരുടെ അഭിപ്രായം മാനിച്ച്‌ 
പു റത്തുനിന്നുമുള്ള സംവിധായകന്റെ കീഴില്‍ നാടകമെടുക്കുവാന്‍ 
തീരുമാനി ച്ചു. അതേത്തുടര്‍ന്ന്‌ എം ടി അന്നൂരിന്റെ സംവിധാനത്തില്‍ 
സായൂജ്യം", “കാഹളം” തുടങ്ങിയ നാടകങ്ങള്‍ അവതരിപ്പിച്ചു. ഉദയ 
ചൊവ്വേരിയുടെ നാ ടകങ്ങള്‍. മുഹമ്മദ്‌ പുഴക്കരയുടെ “നിറങ്ങള്‍” 
എന്ന നാടകത്തിലൂടെ കെ കെ മാഷ്‌ നാടകാവതരണത്തിന്റെ പുതിഒ 
യാരു തലത്തിലേക്ക്‌ ക്ലബ്ബിനെ കൈപിടിച്ചുയര്‍ത്തി. ആമ്പല്‍പൂവിന്റെ 
ആത്മഗീതം, പി എം താജിന്റെ “കുടുക്ക” തുടങ്ങിയ നാടകങ്ങളിലൂടെ കെ 
കെ മാഷ്‌ എന്ന സംവിധായകന്റെ പ്രതിഭയെ ജനങ്ങളിലെത്തിക്കുവാന്‍ 
ഉദയ ചൊലവ്വേരിയുടെ നാടക പ്രവര്‍ത്തകര്‍ക്കു കഴിഞ്ഞു. രാജ്മോഹന്‍ 
നീലേശ്വരം, വി ശശി (നീലേശ്വരം) തുടങ്ങിയ നാടകരപ്രവര്‍ത്തകരും കെ 
കെ മാഷിനൊപ്പം സഹായത്തിനുണ്ടായിരുന്നു. 

ടി വി നാട്ടില്‍ പ്രചാരത്തില്‍ വരുന്നതിനു മുമ്പ്‌ കോഴിക്കോട 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ 700 


ആകാശവാണിയിലൂടെ ശബ്ദനാടകം അവതരിപ്പിക്കുവാന്‍ ക്ലബ്ബിന്‌ 
അവസരം ലഭിച്ചതും കെ കെ മാഷിന്റെ പ്രയത്നത്തിലൂടെയായിരുന്നു. 
ആകാശവാണിയുടെ അന്നത്തെ പ്രോഗ്രാം ഡയറക്ടര്‍ ഖാന്‍ കാവില്‍ 
നേരിട്ടെത്തി തങ്കയത്തിലുള്ള മാഷിന്റെ വീട്ടില്‍വെച്ചായിരുന്നു നാടക 
റിക്കാര്‍ഡിംഗ്‌. കെ കെ മാഷും ക്ലബ്ബ്‌ കലാകാരന്മാരും ശബ്ദം നല്‍കിയ 
നാടകത്തില്‍ മാണിയാട്ടള്ള പ്രസന്നയായിരുന്നു സ്ര്രീ കഥാപാത്രത്തിന്‌ 
ശബ്ദം നല്‍കിയത്‌. 
വിവിധ മത്സരങ്ങളില്‍ പങ്കെടുത്ത എ കെ കുഞ്ഞിരാമന്‍ പണി ക്കര്‍, 

വത്സരാജ്‌ തൃക്കരിപ്പൂര്‍, കെ തമ്പാന്‍ കൂട്ടുകെട്ടില്‍ നിന്നും പി റന്ന നാ 
ടകങ്ങള്‍ നാടക നാടകാസ്വാദകരുടെ ശ്രദ്ധനേടി. “പുലിജന്മം', “ഒരു പ 
ഴയ പുതിയ കഥ, ഒരു ഇന്ത്യന്‍ കഴുതയുടെ ആത്മകഥ, “അരണി”, ഒരു 
കൂട്ടം ഉറുമ്പുകള്‍ ' എന്നിവയാണ്‌ ആ നാടകങ്ങള്‍. “വല്യമ്മാവന്റെ സ്വപ്ന 
വും പാണന്റെ പാട്ടും", ഇടശ്ശേരിയുടെ “പുതപ്പാട്ട' എന്നീ നൃത്ത-സംഗീത 
പ്രധാനമായ നാടകങ്ങളും അവതരിപ്പിക്കുപ്പെട്ടു. സംഘാഭിനയത്തിലൂടെ 
വലിപ്പച്ചെറുപ്പമില്ലാതെ ഒരു നാടിനെ ഒന്നാകെ നാടകയരങ്ങില്‍ പങ്കു 
ചേര്‍ക്കാന്‍ ഉദയ ചൊവ്വേരിക്ക്‌ സാധിച്ചിട്ടുണ്ട്‌. കേരള സംഗീതനാ ടക 
അക്കാദമിയുടെ നാടകോത്സവത്തില്‍ എ കെ കുഞ്ഞിരാമന്‍ പണിക്കര്‍ 
രചനയും സംവിധാനവും നിര്‍വഹിച്ച “ന ഹന്തവ്യോ ന ഹന്തവ്യഃ' എന്ന 
നാടകം അവതതരിപ്പിക്കുന്നതിനും ക്ലബ്ബിന്‌ അവസരം ലഭിച്ചിട്ടുണ്ട്‌. 

ഷാജഹാന്‍ ആയിറ്റി സംവിധാനം ചെയ്ത “സങ്കടല്‍'”', രാജന്‍ 
പുതിയേടത്ത്‌ സംവിധാനം ചെയ്ത “ഭൂത ഭാവി വര്‍ത്തമാനം, 
” നര്‍ത്തകി”, പ്രബലന്‍ വേലൂര്‍ സംവിധാനം നിര്‍വഹിച്ച “ഉലക്ക്‌ എന്നീ 
നാടകങ്ങളും ഉദയ ചൊവ്വേരിയുടെ നാടക കൂട്ടായ്മയ്ക്ക്‌ കരുത്തേകി. 
പ്രതിഭാ തൃക്കരിപ്പൂരും റെഡ്‌ സ്റ്റാര്‍ ആയിറ്റിയും 

1980 കളില്‍ ആയിറ്റിയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാര്‍ 
ഒത്തുചേര്‍ന്ന്‌ നാടകാവതരണവുമായി മുന്നോട്ടുവന്നു. 2007 വരെ എല്ലാ 
വര്‍ഷവും ഓരോ നാടകം തെരഞ്ഞെടുത്ത അവതരിപ്പിക്കുന്നതില്‍ 
ഈ കൂട്ടായ്മയ്ക്ക്‌ സാധിച്ചു. ആയിറ്റിയിലെ നാടകാവതരണത്തിന്‌ 
വേദിയൊരുക്കുന്നത്‌ റെഡ്‌ സ്റ്റാര്‍ ആയിറ്റിയാണ്‌. ഇവരോടു ചേര്‍ന്നു പ്ര 
വര്‍ത്തിക്കുന്ന സമിതിയാണ്‌ പ്രതിഭ തൃക്കരിപ്പൂര്‍. മത്സര നാടകരംഗത്ത്‌ 
ശ്രദ്ധേയമായ നിരവധി നാടകങ്ങള്‍ അവതരിപ്പിച്ച തൃക്കരിപ്പൂരിലെ 
പ്രസ്ഥാനമാണിത്‌. “ഉണരുന്ന സാരംഗി”, “വെറുമൊരു മോഷ്ടാവായ 
ഒതേനന്‍, മധ്യധരണ്യാഴി” തുടങ്ങിയ നാടകങ്ങളിലൂടെ ജില്ലാതലത്തിലും 
സംസ്ഥാനതലത്തിലും നിരവധി പുരസ്കാരങ്ങള്‍ ഈ സമിതി നേ 
ടിയിട്ടുണ്ട്‌. ഇതേ സമിതിയില്‍ കൂടി വളര്‍ന്നുവന്ന ഗംഗന്‍ ആയിറ്റിയാണ്‌ 
ക്ലബ്ബിന്റെ എല്ലാ നാടകങ്ങളുടേയും സംവിധാനം നിര്‍വൃഹിച്ചത്‌. ആയിറ്റി, 
മീലിയാട്ട്‌, പേക്കടം തുടങ്ങിയ പ്രദേശങ്ങളിലെ ചെറുപ്പക്കാരായിരുന്നു 
എല്ലാ നാടകങ്ങളിലും അഭിനയിച്ചതും. 
ശിവനടനം കലാസമിതി 

മാതൃഭൂമി" ഏജന്റും പ്രതവിതരണക്കാരനുമായ സി വേലാ 
യുധന്റെ ഉടമസ്ഥതയില്‍ ഇളമ്പച്ചി ക്രേനദ്രമാക്കി രൂപീകരിച്ച നാടക 








7041 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ട്രൂപ്പാണ്‌ ശിവനടനം കലാസമിതി. 1965 ല്‍ പ്രവര്‍ത്തനമാരംഭിച്ച സമിതി 
അഞ്ചുവര്‍ഷക്കാലം നാടകാവതരണ രംഗത്ത്‌ സജീവമായിരുന്നു. നിര 
വധി സാമൂഹ്യ നാടകങ്ങള്‍ അവതരിപ്പിച്ച സമിതിയുടെ “മതിലുകള്‍ 
ഇടിയുന്നു” എന്ന നാടകം പല വേദികളിലും അവതരിപ്പിച്ചിട്ടുണ്ട്‌. തരം 
ഗിണി ആര്‍ട്‌സ്‌ എന്ന പേരിലും ഒരു സമിതി ഇക്കാലയളവില്‍ത്തന്നെ 
പ്രവര്‍ത്തിച്ചിട്ടുണ്ട്‌. “സമസ്യ”, “സമാവര്‍ത്തനം, “അക്കല്‍ദാമ്‌, “സഹാറ, 
“അമര്‍ഷം” തുടങ്ങി ഒട്ടേറെ നാടകങ്ങള്‍ സമിതി അവതരിപ്പിച്ചു. 
വാഹിനി കലാസമിതി റെഡ്‌ സ്റ്റാര്‍ ഇളമ്പച്ചി എന്നീ പ്രസ്ഥാനങ്ങളും 
നാടകാവതരണത്തില്‍ സജീവമായിരുന്നു. 
ഗുരുദേവ കലാലയ, തൃക്കരിപ്പൂര്‍ 

തൃക്കരിപ്പൂരിന്റെ പടിഞ്ഞാറന്‍ മേഖല ക്രേന്ദ്രീകരിച്ച്‌ നാടക 
കൂട്ടായ്മകള്‍ നന്നേ കുറവായിരുന്നു. 1986ല്‍ പി വി ശ്രീകണ്ഠന്റെ നേ 
തൃത്വത്തില്‍ രൂപീകരിച്ച ഭജന സമിതി പിന്നീട്‌ ഗുരുദേവ കലാലയ 
തൃക്കരിപ്പൂര്‍ ആയി പരിണമിച്ചു. കുറത്തിയാട്ടം, വില്ലടിച്ചാന്‍ പാട്ട 
തുടങ്ങിയ നാടന്‍ കലാരൂപങ്ങളോടൊപ്പം ഹാസ്യ നാടകങ്ങളും “ശ്രീ 
വയനാട്ടുകുലവന്‍" നൃത്ത-സംഗീത നാടകവും അവതരിപ്പിച്ച സമിതി 
കുറഞ്ഞ കാലയളവിനുള്ളില്‍ത്തന്നെ പ്രവര്‍ത്തനം നിലച്ചു. സ്വീകരിച്ചു 
വയലോടി ക്രേനദ്രീകരിച്ച്‌ യുവജന കലാസമിതിയും സജീവമായിരുന്നു 
പി വി ശ്രീകണ്ഠനെ 2011ല്‍ ഫോക്ലോര്‍ അക്കാദമി അവാര്‍ഡ്‌ നല്‍കി 
ആരരിച്ചിട്ടുണ്ട്‌.ദേശ്ര്പിയ കലാവേദി മെട്ടമ്മല്‍ അവതരിപ്പിച്ച നാടകങ്ങളും 
ഏറെ ശ്രദ്ധേയമാണ്‌. സംവിധായകന്‍ എം ടി അന്നുരായിരുന്നു. 
കേസരി ക്ലബ്ബ്‌ 

1969 ല്‍ രൂപീകൃതമായ കലാ സംഘടനയാണ്‌ കേസരി ക്ലബ്‌. 
“കറുത്ത നക്ഷത്രം” കാനല്‍ ജലം”, “അഗ്നിനക്ഷത്രം” തുടങ്ങി നി 
രവധി നാടകങ്ങള്‍ കേസരി ക്ലബ്‌ അവതരിപ്പിച്ചിട്ടുണ്ട്‌. കെ എം കെ 
തൃക്കരിപ്പൂര്‍ സംഘടിപ്പിച്ച നാടകമത്സരത്തില്‍ ക്ലബ്‌ പങ്കെടുത്തു. ക്ലബ്‌ 
പ്രവര്‍ത്തകരില്‍ എറെയും ബീഡിത്തൊഴിലാളികളായിരുന്നു. ആദ്യ 
കാല നാടകങ്ങള്‍ സംവിധാനം ചെയ്തതും ഗാനങ്ങള്‍ എഴുതിയതും 
തൃക്കരിപ്പൂര്‍ പത്മനാഭന്‍ ആയിരുന്നു. ഡോക്ടര്‍ അനന്ദും ക്ലബ്ബിന്റെ 
നാടകങ്ങള്‍ സംവിധാനം ചെയ്തിട്ടുണ്ട്‌. സ്വന്തമായി സ്റ്റേജും കര്‍ട്ടന്‍ 
ക്ലബ്ബിനുണ്ടായിരുന്നു. 
എം കെ എന്‍ കലാസമിതി, എടാട്ടുമ്മല്‍ 

അകാലത്തില്‍ അപകടമരണമടഞ്ഞ നാടകപ്രവര്‍ത്തകന്‍ കൂടി 
യായ മാരാങ്കാവില്‍ നാരായണന്റെ ഓര്‍മ്മയ്ക്കായി ഒരു നാടകസമിതിക്കു 
രൂപം നല്‍കി - എം കെ എന്‍ കലാസമിതി, എടാട്ടുമ്മല്‍. ഈ സമിതി 
നിരവധി നാടകങ്ങള്‍ അവതരിപ്പിച്ചിരുന്നു. 
കുട്ടികളുടെ നാടകങ്ങള്‍ 

കുട്ടികള്‍ക്കുവേണ്ടിയുള്ള നാടകങ്ങളും തൃക്കരിപ്പൂരിന്റെ മണ്ണില്‍ 
പിറന്നിട്ടുണ്ട്‌. കുട്ടികള്‍ക്കു വേണ്ടി കുട്ടികള്‍ അവതരിപ്പിച്ച നാടക 
ങ്ങള്‍ക്കൊപ്പം മുതിര്‍ന്നവര്‍ അവതരിപ്പിച്ചവയുമുണ്ട്‌. ആദ്യകാലങ്ങളില്‍ 
വലിയ നാടകങ്ങളില്‍ ബാല നടീനടന്മാരായിട്ടു മാത്രമായിരുന്നു 





കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ ജൂ 700 


കുട്ടികള്‍ ഉണ്ടായിരുന്നത്‌. നിരവധി നാടകങ്ങളിലൂടെ നാടകാസ്വാദ 
കരുടെ മനം കവര്‍ന്ന കെ എം കെ കലാസമിതിയാണ്‌ ആദ്യമായി 
കുട്ടികളുടെ നാടകം ഒരുക്കിയത്‌. 1975 ല്‍ അവതരിപ്പിച്ച നാടകത്തില്‍ 
കുട്ടികള്‍ മാത്രമായിരുന്നു അരങ്ങില്‍. 

തുടര്‍ന്ന്‌ ബാലനാടകങ്ങള്‍ക്ക്‌ ഏറെയൊന്നും വളര്‍ച്ചയുണ്ടാ 
യിട്ടില്ല എന്നുതന്നെ പറയാം. ശിവരാതി, അഷ്ടമിരോഹിണി നാളു കളില്‍ 
കുട്ടികള്‍ ചേര്‍ന്നവതരിപ്പിച്ച നാടകങ്ങള്‍ തൃക്കരിപ്പുരിന്റെ പല ഭാഗങ്ങളിലും 
ഉണ്ടായിട്ടുണ്ട്‌ . കെ എം കെ കലാസമിതിയുടെ, പി സുരേഷ്‌ ബാബു 
എഴുതി ചിട്ടപ്പെടുത്തിയ “പനയംപാറ യക്ഷി”, “സ്വപ്നം” തുടങ്ങിയ 
നാടകങ്ങളും എടാട്ടുമ്മലിലെ എ ബാലകൃഷ്ണന്‍, സുകുമാരന്‍ 
തുടങ്ങിയവരുടെ നേതൃത്വത്തില്‍ അവതരിപ്പിച്ച ബാല നാടകങ്ങളും 
ശ്രദ്ധേയമാണ്‌. 

സ്കൂള്‍കലോത്സവ നാടകവേദികളിലൂടെയാണ്‌ കുട്ടികളുടെ 
നാടകങ്ങള്‍ക്ക്‌ വളര്‍ച്ച കൈവന്നത്‌. വിജയന്‍ ഇയ്യക്കാട്‌, രാഘവന്‍ 
നടക്കാവ്‌, മുരളീദാസ്‌ പയ്യന്നൂര്‍, സുരഭി ഇയ്ുയക്കാട്‌, എ കെ കുഞ്ഞിരാമന്‍ 
പണിക്കര്‍, ഗംഗന്‍ ആയിറ്റി, ഷാജഹാന്‍ തൃക്കരിപ്പൂര്‍, പ്രകാശന്‍ ചന്തേര, 
അനില്‍ നടക്കാവ്‌, വി വി രവീന്ദ്രന്‍ തുടങ്ങി നിരവധിപേര്‍ ബാല 
നാടകങ്ങളുടെ മേഖലയില്‍ സജീവമായിരുന്നു. 

ശക്തമായ നാടക പാരമ്പര്യമുള്ള തൃക്കരിപ്പൂര്‍ ദേശത്തു കുട്ടി 
കളുടെ ഒരു രംഗവേദി വളര്‍ന്നുവന്നിട്ടില്ല. 1970കളില്‍ പാഠഭാഗങ്ങള്‍ 
നാടകമാക്കി മാറ്റി കുട്ടികളോടൊപ്പം നാടകം അവതരിപ്പിച്ചു! കെ കെ 
മാഷ്‌ നടത്തിയ പരീക്ഷണം വിജയമായിരുന്നുവെങ്കിലും അതിനും ഒരു 
തുടര്‍ച്ച ഉണ്ടായില്ല. വി വി രവീന്ദ്രന്റെ “ദി ട്രെയിന്‍', “അംബിക എന്നീ 
പുസ്തകങ്ങള്‍ ബാലനാടകങ്ങളുടെ സമാഹാരങ്ങളാണ്‌. 
ഫൈന്‍ ആര്‍ടസ്‌ സൊസൈറ്റികള്‍ 

എണ്‍പതു മുതല്‍ ഒന്നര ദശാബ്ദക്കാലത്തോളം തൃക്കരിപ്പൂരിന്റെ 
സാംസ്‌കാരിക മണ്ഡലത്തില്‍ നിറഞ്ഞുനിന്ന പ്രസ്ഥാനമായിരുന്നു 
ഫൈന്‍ ആര്‍ട്സ്‌ സൊസൈറ്റി. കേരളത്തിലെ അറിയപ്പെടുന്ന കലാ 
സംഘങ്ങളുടെ പ്രശസ്തമായ നാടകങ്ങളില്‍ മിക്കതും ഫാസ്‌ വേദിയി 
ലൂടെ ജനങ്ങള്‍ കണ്ടു. കോളിളക്കം സൃഷ്ടിച്ച “ജ്ജ്‌ നല്ലൊരു മനന്‍സനാ 
കാന്‍ നോക്ക്‌" (ഇ.കെ.അയമു), ഇത്‌ ഭൂമിയാണ്‌ (കെ.ടി.മുഹമ്മദ്‌) എന്നീ 
നാടകങ്ങള്‍ പ്രേക്ഷകര്‍ ആവേശപൂര്‍വ്വം സ്വീകരിച്ചു. കോഴിക്കോട്‌ 
സംഗമം തിയേറ്റേഴ്‌സ്‌ അവതരിപ്പിച്ച കാട്ടുകടന്നല്‍, എം.ടി. രചിച്ച 
ഗോപുരനടയില്‍...കോഴിക്കോട്‌ കലിംഗയുടെ സുൃഷ്ടി(കെ.ടി.മുഹമ്മദ്‌) 
യു.എ.ഖാദര്‍ എഴുതിയ നോവലിന്‌ നരിപ്പറ്റ രാജു രംഗഭാഷ നല്‍കി 
അവതരിപ്പിച്ച വായേപാതാളം.. കണ്ണൂര്‍ സംഘചേതനയുടെ സഖാവ്‌, 
സൂര്യാപേട്ട.. ആലപ്പുഴ സൂര്യകാന്തി തിയറ്റേഴ്‌സിന്റെ ബാനറില്‍ പി.എം. 
ആന്റണി സംവിധാനം ചെയ്ത സ്പാര്‍ട്ടക്കസ്‌, ആന്റിഗണി.. തിരുവനന്ത 
പുരം സംഘചേതനയുടെ ഒഥല്ലോ, സ്വാതിതിരുനാള്‍.... ഇനിയുമ്മെതയോ 
നാടകങ്ങള്‍..കൂടാതെ, ജയപ്രകാശ്‌ കൂളൂര്‍, ജോസ്‌ ചിറമ്മല്‍ എന്നിവരുടെ 
സ്‌കിറ്റുകള്‍...അര്‍ത്ഥവത്തായ ആസ്വാദനത്തിന്റെ നിരവധി നാടകരാവു 
കള്‍.. 





0501 കെ.കെ.മാസ്റ്റര്‍;ഓര്‍മ്മയുടെ അരങ്ങുകള്‍ 


ശില്‍പി കുഞ്ഞിമംഗലം നാരായണന്‍ മാസ്റ്റര്‍ രൂപകല്‍പന ചെയ്ത 
ഫാസ്‌ റോളിംഗ്‌ ട്രോഫിക്കു വേണ്ടി മൂന്നുനാലു വര്‍ഷം തുടര്‍ച്ചയായി 
നടത്തിയ അമേച്ചര്‍ നാടക മത്സരങ്ങള്‍... അരങ്ങിലെ പുതിയ പ 
രീക്ഷണങ്ങള്‍, ഉന്മേഷദായകമായ ഇതിവൃത്തങ്ങള്‍... ഫൈനാര്‍ട്സ്‌ 
സൊസൈറ്റി തൃക്കരിപ്പൂരില്‍ സജീവമായിരുന്ന കാലം സാംസ്കാരിക 
ഉണര്‍വിന്റെ കാലംകൂടിയായിരുന്നു. സൌഹൃദ ആര്‍ട്സ്‌ സൊസൈറ്റി, 
കെ.എം.കെ. ആര്‍ടസ്‌ സൊസൈറ്റി, സര്‍ഗ്ഗസംഘ എന്നിവയും 
ചെറിയൊരു കാലയളവില്‍ പ്രൊഫഷണല്‍ നാടകങ്ങള്‍ക്കും മറ്റും 
അരങ്ങൊരുക്കിയിട്ടുണ്ട. 
പ്രൊഫഷണല്‍ നാടക മത്സരങ്ങള്‍ സംഘടിപ്പിച്ച്‌ ശ്രദ്ധേയ 
മായ കൊയോങ്കര മലയാളം കലാവേദി, നിരവധി നാടകങ്ങള്‍ അവത 
രിപ്പിച്ചിട്ടുണ്ട്‌. തങ്കയം മുഹമ്മദ്‌ അബ്ദുറഹിമാന്‍ സ്മാരക വായനശാ 
ലയും ശ്രദ്ധേയമായ നാടകങ്ങള്‍ അവതരിപ്പിക്കുകയും മററു നാ ടക 
സംഘങ്ങള്‍ക്ക്‌ അവതരിപ്പിക്കാനുള്ള അവസരം നല്‍കുകയും ചെയ്തി 
ട്ടുണ്ട്‌. ഉത്സവവേളകളില്‍ ഉയര്‍ന്നുവരുന്ന കൂട്ടായ്മകളും നാടിന്റെ പല 
ഭാഗങ്ങളിലും നാടകം അവതരിപ്പിച്ച്‌ നാടും നാടകവും തമ്മിലുള്ള ബന്ധം 
ഈട്ടിയുറപ്പിച്ചിട്ടുണ്ട്‌. 1970കളില്‍ തൃക്കരിപ്പൂരില്‍ തെരുവുനാടകങ്ങള്‍ പ്ര 
ത്ൃക്ഷപ്പെട്ടു. വി.കെ.രവീന്ദ്രന്‍ എഴുതി സംവിധാനം ചെയ്തവതരിപ്പിച്ച 
രാഷ്ട്രീയ നാടകങ്ങള്‍ ഏറെയുണ്ട്‌. വിപര്യയം, അവഖാതം, ചരിത്ര ഗാഥ, 
കൊതുകുകള്‍, വിധിക്ക്‌ വിലങ്ങൊരുക്കുന്നവര്‍ തുടങ്ങിയ നാടകങ്ങള്‍ 
അവയില്‍ ചിലതാണ്‌. 
അനില്‍ നടക്കാവിന്റെ വരവോടെ തെരുവു നാടകങ്ങള്‍ക്ക്‌ 
പുതിയ കരുത്തുപകര്‍ന്നു. കേരളത്തിലെ നിരവധി മത്സരങ്ങളില്‍ 
സമ്മാനാര്‍ഹമായ വയടക്കം അമ്പതിലേറെ നാടകങ്ങള്‍ സംവിധാനം 
ചെയ്ത അനില്‍ നടക്കാവ്‌ ഇപ്പോഴും സജീവമായി രംഗത്തുണ്ട്‌. 
തൃക്കരിപ്പൂരിന്റെ നാടക്ചരിര്രം ഏറെ വിപുലവും സമ്പന്ന 
വുമാണ്‌. ചുരുക്കിയെഴുതുക എന്നത്‌ അസാധ്യവും ശ്രമകരവുമാണ്‌. 
വരും തലമുറകള്‍ക്ക്‌ പഠിക്കാനും അനുഭവിക്കാനും സാധ്യമായ രീതി 
യില്‍ ആഴത്തിലും വിശദവുമായ അന്വേഷണത്തിനും ചരിത്ര പുസ്തകം 
തയ്യാറാക്കുന്നതിനും ഈ ലഘുരൂപം സഹായകമാകുമെന്ന്‌ കരുതാം. 
ഇനിയുമേറെ കൂട്ടിച്ചേര്‍ക്കാനുണ്ടാകും. പലതും ഇതില്‍ വിട്ടുപോ 
യിട്ടുണ്ടാകാം. ഒന്നും ബോധപൂര്‍വ്വമല്ല. 


